ജനുവരി 2017 


കൃപ നിറഞ്ഞ മറിയമേ, നീ സ്വീകരിച്ച ദൈവ 
കൃപ ഒരിക്കലും വ്യര്‍ത്ഥമാക്കാതെ, അറിയപ്പെടാത്ത 
വളെങ്കിലും ഏകസത്യദൈവത്തെയും അവന്‍ അയച്ച 
യേശുക്രിസ്തുവിനെയും അറിയുന്നവളായും, മരിക്കു 
ന്നവരെപ്പോലെയായിരുന്നെങ്കിലും ജീവിക്കുന്നവ 
ളായും എല്ലാ സമയത്തും എല്ലാ വിധത്തിലും കര്‍ത്താ 
വിന്റെ ദാസിയും സഹ്രപവര്‍ത്തകയുമാണെന്നു നീ 
കാണിച്ചുകൊണ്ടിരുന്നു. പുനരൈക്യത്തിന്‍ മാതാവേ, 
ഞങ്ങള്‍ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും വ്യര്‍ത്ഥ 
മാക്കാതെ എല്ലാ സമയത്തും എല്ലാ വിധത്തിലും 
കര്‍ത്താവിന്റെ ദാസരും സഹപ്രവര്‍ത്തകരുമായിരി 
ക്കാന്‍ ഞങ്ങള്‍ക്കുവേണ്ടി അപേക്ഷിക്കണമെ. 
ആമ്മേന്‍. 


രക്ഷാധികാരി 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌, 
കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാബാവ 


സഹരക്ഷാധികാരി 
ബിഷപ്പ്‌ സാമുവല്‍ മാര്‍ ഐറേനിയോസ്‌ 


പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 
റൈറ്റ്‌ റവ. ജെയിംസ്‌ പാറവിള 
കോര്‍ എപ്പിസ്കോപ്പാ 


എഡിറ്റര്‍ 
റവ. ഫാ. ഡാനിയേല്‍ പൂവണ്ണത്തില്‍ 


ചീഫ്‌ എഡിറ്റര്‍ 
റവ. ഫാ. ബോവസ്‌ മാത്യു 
ഫോണ്‍; 9447661943 
bovasmathew @ gmail.com 


പ്രതാധിപ സമിതി 
റവ. ഡോ. ജോണ്‍ കൊച്ചുതുണ്ടില്‍ 
റവ. ഡോ. ഗീവര്‍ഗ്ഗീസ്‌ കുറ്റിയില്‍ ഒ.ഐ.സി 
റവ. ഡോ. വര്‍ഗീസ്‌ നടുതല 
റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
റവ, സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 
റവ. സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം. 
ഡോ. ജിബി ഗീവര്‍ഗീസ്‌ 
പ്രൊഫ. ജോജു ജോണ്‍ 
ജോമി തോമസ്‌ 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. ജോബിന്‍ കറുകയില്‍ 
Mob: 8281459112 


കവര്‍ & ലേഓട്ട്‌ 
Fingraph, Trivandrum 5 


പ്രിന്റിംഗ്‌ 
സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം 


വിലാസം 
ക്രൈസ്തവ കാഹളം 
സമന്വയ പാസ്റ്ററല്‍ സെന്റര്‍ 
സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌ 
പട്ടം, തിരുവനന്തപുരം-4 


ജനുവരി 2017 


വാല്യം 78 ലക്കം 1 


പിത്ൃൃതടടക്ടി 


ക്രൈസ്തവരെ മാറ്റിനിര്‍ത്തി രചിക്കാനാവില്ല കേരളചരിത്രം 
ബോബി ഏബ്രഹാം 


വിദ്യാഭ്യാസത്തിലേക്കുള്ള പരിവര്‍ത്തനങ്ങള്‍ 
ഡോ. അശോക്‌ അലക്‌സ്‌ ഫിലിപ്പ്‌ 


വിദ്യാഭ്യാസത്തിലെ ക്രൈസ്തവസ്പര്‍ശം 
ഡോ. സിറിയക്‌ തോമസ്‌ 


സ്വാശ്രയ വിദ്യാഭ്യാസമേഖല 
അഡ്വ. കുര്യന്‍ ജോര്‍ജ്ജ്‌ കണ്ണന്താനം 


അടുക്കളയില്‍ നിന്നും അരങ്ങിലേക്ക്‌ 
റവ. ഫാ. റൊമാന്‍സ്‌ ആന്റണി 


ശാക്തീകരണത്തിന്റെ വഴികളിലൂടെ 
ഡോ. മേരി റെജീന എഫ്‌. 


കുടിയേറ്റ ചരിത്രം: വികസന ചരിത്രത്തിലെ പൊന്‍താളുകള്‍ 
റവ. ഡോ. സെബാസ്റ്റ്യന്‍ പുത്തേന്‍ 


34 


കേരള സാമൂഹ്യ വികസന പ്രകിയയില്‍ സഭയുടെ പങ്ക 
രാജന്‍ എം കാരക്കാട്ടില്‍ 


40 


കേരള വികസനത്തിന്‌ ക്രൈസ്തവ വനിതകളുടെ സംഭാവന: 


നാഴ്ന്ധിംഗ്‌ പ്രൊഫഷനിലുടെ 
റവ. ഫാ. ചെറിയാന്‍ താഴമണ്‍ 


44 


10 


കേരളത്തിലെ സഭാസമൂഹം നേതൃത്വം നല്കുന്ന 


ആരോഗ്യരംഗം 
റവ. ഫാ. പോള്‍ മുഞ്ഞേലി 


48 


11 


കരുണയുടെ ഭവനങ്ങള്‍ എന്ത്‌? എന്തിന്‌ ? 
ഫാ. ജോര്‍ജ്ജ്‌ ജോഷ്വാ കന്നീലേത്ത്‌ 


52 


12 


കേരള നിര്‍മ്മിതിയില്‍ 
ക്രൈസ്തവ കുടുംബങ്ങളുടെ പങ്കു 


റവ. ഡോ. ജോണ്‍ പടിപ്പുരയ്ക്കൽ 


58 


13 


കേരളസമൂഹത്തിന്റെ സമഗ്രവളര്‍ച്ചയ്ക്ക്‌ 
കത്തോലിക്കാസഭയിലെ 

സമര്‍പ്പിതരുടെ സംഭാവനകള്‍ 

റവ. ഡോ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


64 


14 


മാര്‍ത്തോമ്മാ ന്രസാണികളുടെ തനതു പാരമ്പര്യങ്ങള്‍ 
റവ. ഡോ. ജയിംസ്‌ ചവറപ്പുഴ 


68 


15 


അച്ചടിമേഖലയിലെ ക്രൈസ്തവസാന്നിധ്യം 
റവ. ഡോ. ജോളി വടക്കന്‍ 


72 


ഈ വര്‍ഷവും 


FI 
ASAT 


eC 


= 


അങ്ങനെ തന്നെ തുടരാം 


ഥീറിന്യവായനക്കാര്‍ക്ക്‌ പുതുവര്‍ഷത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. പ്രത്യാശയോടെ നമുക്ക്‌ 
പുതിയ വര്‍ഷത്തിലേക്ക്‌ പ്രവേശിക്കാം. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട്‌ 60 വര്‍ഷങ്ങള്‍ പിന്നി 
ടുന്നു. തിരുവിതാംകൂറും തിരുകൊച്ചിയും മലബാറും ഒന്നു ചേര്‍ന്ന്‌ മലയാളിയുടെ സ്വന്തം കേരള 
സംസ്ഥാനം രൂപീകൃതമായപ്പോള്‍ ദൈവത്തിന്റെ സ്വന്തം നാട്‌ അനേകം കാര്യങ്ങളില്‍ ഇന്ത്യയിലെ 
മറ്റ്‌ പല സംസ്ഥാനങ്ങളെക്കാളും വളരെ മുന്‍പിലായിരുന്നു. ഇന്ന്‌ കേരള മോഡല്‍ വികസനം എന്ന 
പേരില്‍ വലിയ ചര്‍ച്ചകളും പഠനങ്ങളും നടക്കുന്നു. എന്നാല്‍ ഈ മോഡലുകളുടെയൊക്കെ മോഡല്‍ 
ആരാണ്‌? എന്താണ്‌? എവിടെ നിന്നാണ്‌?. ഈ അന്വേഷണമാണ്‌ പുതുവര്‍ഷത്തിലെ ആദ്യലക്കം 
കാഹളം ചര്‍ച്ച ചെയ്യുന്നത്‌. ഏത്‌ വികസനത്തിന്റെയും അടിസ്ഥാനം ആ ഭൂപ്രദേശത്തെ ജനം കൈവ 
രിക്കുന്ന വിദ്യാഭ്യാസപുരോഗതിയെ ആശ്രയിച്ചാണ്‌. കേരളത്തിന്റെ സ്ഥിതിയും ഒട്ടും വിഭിന്നമല്ല. 
ഈ മണ്ണില്‍ അക്ഷരവിത്ത്‌ പാകുവാന്‍ മുന്നില്‍ നിന്നത്‌ ഏത്‌ കാലത്തും ഇവിടുത്തെ ക്രൈസ്തവ 
സമൂഹമായിരുന്നു. എല്ലാ പള്ളികളോടും ചേര്‍ന്ന്‌ പള്ളിക്കൂടം ഉണ്ടാകണമെന്ന ആഗ്രഹം ഓരോ 
ഗ്രാമത്തിലെയും ക്രൈസ്തവ സമൂഹങ്ങള്‍ നടപ്പിലാക്കി. അതുവരെയും സ്കൂള്‍ എന്നത്‌ ഒരു മരീ 
ചികയായി നിന്നിരുന്ന ദളിത്‌ പിന്നോക്കവിഭാഗങ്ങള്‍ക്ക്‌ സ്കൂളുകളും പഠനവും പ്രാപ്യമായി. ജീവിത 
സ്വാതന്ത്ര്ത്തിന്റെ പൊന്‍വെളിച്ചം അറിവിലൂടെ അവര്‍ കണ്ടു. പള്ളിക്കൂടങ്ങള്‍ പിന്നീട്‌ ഹൈസ്കൂ 
ളുകളിലേക്കും വലിയ കലാലയങ്ങളിലേക്കും അടുത്ത കാലത്ത്‌ മെഡിസിന്‍ എഞ്ചിനീയറിംഗ്‌ രംഗ 
ത്തേക്കും വളര്‍ന്നു. കച്ചവടലാക്കോടെ മറ്റു പലരും ഈ രംഗത്തേക്ക്‌ വന്നു. അപ്പോള്‍ അവര്‍ക്ക്‌ പര 
വതാനി വിരിക്കുന്ന തിരക്കില്‍ ലാഭേഛയില്ലാതെ ഈ രംഗത്തു നിന്നവരെ എല്ലാവരും മറന്നു. 


വിദ്യാഭ്യാസം മാത്രമല്ല ആരോഗ്യം, കൃഷി, സാമൂഹിക വികസനം, അച്ചടി, ബാങ്കിംഗ്‌ തുടങ്ങി 
എല്ലാ മേഖലകളിലും തുടക്കകാര്‍ ഇവിടുത്തെ ക്ൈസ്തവസമൂഹമാണ്‌. കുടിയേറ്റത്തിന്റെ നാളുക 
ളില്‍ ത്യാഗപൂര്‍വ്വം മണ്ണിനോട്‌ മല്ലടിച്ച ഒരു ജനതതിയുടെ പക്ഷം ചേര്‍ന്നു നിന്നത്‌ സഭയാണ്‌. സാമൂ 
ഹിക വികസനത്തിന്റെ അടിസ്ഥാനമേഖലകളായ സ്ത്രീ ശാക്തീകരണം, സ്വയംസഹായസംഘങ്ങള്‍, 
മൈക്രോ ക്രെഡിറ്റ്‌ ഇവയെക്കാലം ആദ്യം മാതൃകകള്‍ രൂപപ്പെട്ടത്‌ സഭ ആരംഭിച്ച സോഷ്യല്‍ സര്‍വ്വീസ്‌ 
സൊസൈറ്റിയുടെ പ്രവര്‍ത്തന മണ്ഡലങ്ങളിലാണ്‌. ഇത്‌ യാഥാര്‍ത്ഥ്യമാണെങ്കിലും ഇത്‌ ഉള്ളുതു 
റന്ന്‌ സമ്മതിച്ച്‌ തരുവാന്‍ പലരും തയ്യാറല്ല. അധികാരം നിലനിര്‍ത്താനും പുതിയ സ്ഥാനമാനങ്ങള്‍ 
കരസ്ഥമാക്കാനും ആദര്‍ശപൊയ്മുഖങ്ങള്‍ അഴിഞ്ഞ്‌ വീഴാതിരിക്കാനും പലരും ക്രൈസ്തവ ന്യൂന 
പക്ഷത്തെ കച്ചവടക്കാരെന്നും വഞ്ചകരെന്നുമൊക്കെ വിളിച്ചു. പക്ഷേ പിന്നീട്‌ കണ്ടത്‌ എന്താണ്‌, 
പൊയ്മുഖങ്ങള്‍ക്കുള്ളിലെ രാക്ഷസരൂപങ്ങളെയാണ്‌. ഒന്നുമാത്രമെ പറയാനുള്ളു. വലിയ നന്ദി ഒന്നും 
വേണ്ട. പക്ഷേ നിന്ദിക്കരുത്‌. ഇതൊക്കെ ഉള്ളിലെ ദൈവവിശ്വാസംകൊണ്ട്‌ ചെയ്ത്‌ പോരുന്നതാണ്‌. 
പൂര്‍വ്വികരായി പഠിപ്പിച്ച്‌ തന്നതാണ്‌. നൂറ്റാണ്ടുകള്‍ കഴിയുമ്പോള്‍ ഈ ശുശ്രൂഷകളൊന്നും അന്യം 


നിന്ന്‌ പോകരുത്‌. ഈ വര്‍ഷവും നമുക്ക്‌ ഇത്‌ തുടരാം. 
ats 


ഫാ. ബോവസ്‌ മാത്യു 
ചീഫ്‌ എഡിറ്റര്‍, 9447661943 
bovasmathew@ gmail.com 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 H 


ദൃഷ്ടി പതിയട്ടെ! 
കരങ്ങള്‍ നീളട്ടെ! 
കേരളം വളരട്ടെ! 


൭ദെപകൃപയുടെ ഒരു വര്‍ഷം കൂടി മറയുന്നു. കൃതജ്ഞത നിറഞ്ഞ 
ഹൃദയത്തോടെ നില്‍ക്കുമ്പോള്‍ സങ്കീര്‍ത്തകന്റെ വാക്കുകളാണ്‌ ഓര്‍മ്മ 
യിലെത്തുന്നത്‌. “കര്‍ത്താവിന്‌ അവിടുത്തെ കാരുണ്യത്തെപ്രതിയും മനുഷ്യ 
മക്കള്‍ക്കായി അവിടുന്ന്‌ ചെയ്ത അത്ഭുതങ്ങളെപ്രതിയും നന്ദി പറയട്ടെ” 
(സങ്കീര്‍ത്തനം 107-15.) ഒരു വര്‍ഷം പടിയിറങ്ങുന്നു എന്നു പറയുമ്പോള്‍ ഒരു 
വര്‍ഷം പടികയറുന്നു എന്നതാണ്‌ സത്യം. ഇതാ പ്രതീക്ഷാനിര്‍ഭരമായ 
പുതുവര്‍ഷം.... ഭിത്തിയില്‍ നിന്ന്‌ കലണ്ടറേ മാറുന്നുള്ളൂ, ഘടികാരം മാറുന്നില്ല 
എന്ന സത്യം പോലെയാണിതും. ഓരോ നിമിഷവും തുടരുന്ന 
ദൈവപരിപാലനയുടെ അപാരതയെക്കുറിച്ച്‌ ചിന്തിക്കാന്‍ ഒരു ഇടനേരം 
കൂടിയാണിത്‌. കൂടുതല്‍ കരുതലോടെയും കരുതലേകിയും മുന്നോട്ടുപോകാന്‍ 
ഒരു വര്‍ഷം കൂടി! 


നമ്മുടെ സംസ്ഥാനവും അറുപതിന്റെ പടികടന്നു. ഒരു സംസ്ഥാനത്തെ 
സംബന്ധിച്ച്‌ അറുപതാണ്ട്‌ എന്നത്‌ ചരിത്രത്തില്‍ വലിയ കാലയളവല്ല. 
എങ്കിലും ഈ ചുരുങ്ങിയ കാലയളവില്‍ ചരിത്രത്തില്‍ സ്വന്തമായ ഇടം 
രേഖപ്പെടുത്താന്‍ നമ്മുടെ കേരളത്തിനു കഴിഞ്ഞു എന്നതു ചെറിയ കാര്യമല്ല. 
സാമൂഹൃ-വിദ്യാഭ്യാസ-ആരോഗ്യ മേഖലകളില്‍ ലോകം അംഗീകരിച്ച 
മാതൃകകള്‍ സൃഷ്ടിക്കാന്‍ നമ്മുടെ സംസ്ഥാനത്തിനു സാധിച്ചു. കേരള 
സമൂഹത്തില്‍ ഉള്‍ച്ചേര്‍ന്നു പ്രവര്‍ത്തിക്കാനും സമൂഹപുരോഗതിക്കായി 
മഹത്തായ സംഭാവനകള്‍ നല്‍കാനും ക്രൈസ്തവ സമൂഹത്തിനു കഴിഞ്ഞു 
എന്നത്‌ ദൈവനടത്തിപ്പിന്റെ വലിയ സാക്ഷ്യങ്ങളാണ്‌. 


ഒന്നാം നൂറ്റാണ്ടില്‍തന്നെ വിശുദ്ധ തോമാശ്ലീഹാ ഭാരതത്തിലേക്കും 
നമ്മുടെ കേരളത്തിലേക്കും എത്തി എന്നത്‌ കരുതലിന്റെ മറ്റൊരു തെളിവാണ്‌. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


അതുകൊണ്ടുതന്നെ നമ്മുടെ കര്‍ത്താവിനെ നേരത്തേ അറിയാന്‍ ഈ 
ദേശത്തിനു ഭാഗ്യമുണ്ടായി. അഭിമാനാര്‍ഹമായ വലിയൊരു പാരമ്പര്യത്തിന്‌ 
അതു തുടക്കവുമേകി. ജ്വലിക്കുന്ന ഒന്നിനേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാനാവൂ 
എന്നു പറയുംപോലെ ജീവിതത്തിന്റെ സമസ്തമേഖലകളിലേക്കു വളരാനും 
വികസിക്കാനും ക്രിസ്തുവിനെ അറിഞ്ഞവര്‍ക്കായി. അച്ചടി, വിദ്യാഭ്യാസം, 
ആരോഗ്യം, കൃഷി, കുടിയേറ്റം, വിദേശധനം, വ്യാപാരം തുടങ്ങിയ മേഖലകളില്‍ 
വിശാലമാനവ സമൂഹത്തിന്റെ പുരോഗതിക്ക്‌ ഉതകുന്ന രീതിയില്‍ 
സര്‍വരംഗത്തും ശുശ്രൂഷ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനു സാധിച്ചു 
എന്നത്‌ അവിതര്‍ക്കമായ വസ്തുതയാണ്‌. 


തങ്ങള്‍ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമായ സത്യം 
പറയ്ക്കുള്ളില്‍ ഒളിച്ചുവയ്‌ ക്കാനുള്ളതല്ല എന്ന ബോധ്യത്തോടെ 
പ്രവര്‍ത്തിക്കാന്‍ നമ്മുടെ പൂര്‍വ്വികര്‍ക്കായി. കര്‍തൃകരം മുറുകെപിടിച്ച്‌ അവര്‍ 
നടന്നപ്പോള്‍ നമ്മുടെ നാടിന്റെ വികസനത്തിന്‌ വെള്ളിവെളിച്ചമായി. 
വിദ്യാഭ്യാസം സഭയുടെ അടിസ്ഥാന ശുശ്രൂഷയാണ്‌. പള്ളിയും പള്ളിക്കുടവും 
ദൈവത്തെയും മനുഷ്യനെയും അറിയാനുള്ള വാതിലുകളായി. അറിവ്‌ അഗ്നി 
ജ്വലിപ്പിച്ചു. അതു അവനവനും മറ്റുള്ളവര്‍ക്കും വഴിവിളക്കായി. 
ആതുരശുശ്രൂഷയിലും നമ്മള്‍ ഏവര്‍ക്കും മാതൃകയായി. വികസിത 
രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക്‌ ഈ രണ്ടു മേഖലകളും വളര്‍ന്നപ്പോള്‍ 
നമ്മുടെ കേരളത്തിലേക്കു ലോകരാജ്യങ്ങളുടെ ശ്രദ്ധപതിഞ്ഞു. സമൂഹത്തില്‍ 
പാര്‍ശ്വവല്‍ക്കരിക്കപ്പെട്ടവരുടെ പുരോഗതിക്കായി സഭ പ്രവര്‍ത്തിച്ചു, 
പ്രവര്‍ത്തിക്കുന്നു. 


നമ്മള്‍ ചെയ്യേണ്ടവ എല്ലാം ചെയ്തുവെന്ന സ്വയം കൃതാര്‍ത്ഥതയില്‍ 
മന്ദീഭവിച്ചു നില്‍ക്കേണ്ടവരല്ലാ നാം. നമ്മുടെ നാട്‌ ഒട്ടേറെ മേഖലകളില്‍ 
വികസിതമായ ഭാവരൂപങ്ങല്‍ പ്രാപിച്ചുവെങ്കിലും ചെറുതല്ലാത്ത മേഖലകളില്‍ 
നമ്മുടെ ക്രിസ്തീയ നിരീക്ഷണം അനിവാര്യമാണിന്ന്‌. (HIM തീയ 
നിരീക്ഷണമെന്നത്‌ ക്രിസ്ത്യാനികളെ കാണലല്ലാ മറിച്ച്‌ യേശുക്രിസ്തുവിന്റെ 
കണ്ണുകളിലൂടെയുള്ള നോട്ടമാണ്‌! വെളിവുനിറഞ്ഞോരീശോ നിന്‍വെളിവാല്‍ 
കാണുന്നു എന്നതോര്‍ക്കുക നാം. യേശുവിന്റെ കണ്ണുകള്‍ എല്ലാവരെയും 
കാണുമെന്നോര്‍ക്കണേ! ആ കണ്ണുകള്‍ പോകുന്നിടത്ത്‌ അവിടുത്തെ കരങ്ങളും 
എത്തും! നമ്മുടെ നാടിന്‌ ഇവ രണ്ടും ഇന്ന്‌ ഒഴിച്ചുകൂടാനാവാത്ത ക്രിസ്തീയ 
സാക്ഷ്യങ്ങളാണ്‌. നമുക്ക്‌ ഈ നാടിനെ സജീവമാക്കാം, സമ്പന്നമാക്കാം! 


ദൈവം അനുഗ്രഹിക്കട്ടെ! 


o 

nfengns പിതാ, A 
Hea nediase beer ¥, 

Sa Te 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 H 


യ noosa stad 
9൮0 വന 86൫10011 ൩൭3൨൧ 


വടക്ക്‌ മഞ്ചേശ്വരം മുതല്‍ തെക്ക്‌ പാറശാലവരെ 


പല കഷണങ്ങളായി കിടന്ന മലയാള ഭൂമിയെ ഒന്നിച്ചു 
ചേര്‍ത്ത്‌ കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചിട്ട്‌ 60 
വര്‍ഷങ്ങള്‍ കടന്നുപോയിരിക്കുന്നു. രാജാവ്‌ ഭരിച്ചി 
രുന്ന പഴയ കാലം വിട്ട്‌ ജനങ്ങളാല്‍ തിരഞ്ഞെടുക്ക 
പ്പെട്ട ഒരു സര്‍ക്കാര്‍ കേരളം എന്ന സംസ്ഥാനം ഭരി 
ച്ചുതുടങ്ങിയതിന്റെ ഷഷ്ഠിപൂര്‍ത്തിയും സമാഗതമാവു 
കയാണ്‌. പോയകാലത്തിന്റെ നന്മയെക്കുറിച്ചൊക്കെ 
പലരും വാചാലരാകുന്നുണ്ടെങ്കിലും അഗണ്യജനലക്ഷ 
ങ്ങള്‍ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക്‌ കടന്നുവരാന്‍ 
തുടക്കമിട്ടതിന്റെ ഷഷ്ഠിപൂര്‍ത്തി കൂടിയാണിതെന്നും 
വേണമെങ്കില്‍ പറയാം. അജ്ഞതയുടെയും ജാതിഭ്രാ 
ന്തിന്റെയും തടവറയില്‍ കിടന്നിരുന്ന വലിയൊരു 
സമൂഹം അത്തരം ചങ്ങലകളൊക്കെ ഒരു പരിധിവരെ 
കുടഞ്ഞെറിഞ്ഞ്‌ പുതിയൊരു ലോകം കണ്ടെത്തിയ 
തിന്റെ അറുപതാണ്ട്‌ എന്നു വേണമെങ്കിലും വിശേ 
ഷിപ്പിക്കാം. എന്നാല്‍ ഈ പറന്നുയരലില്‍ ക്രിസ്ത്യന്‍ 
സമൂഹം എന്തെങ്കിലും പങ്കുവഹിച്ചിട്ടുണ്ടോ? ഉണ്ടെ 
ങ്കില്‍ എവിടെയൊക്കെ എന്നുകൂടി പരിശോധിക്കുന്നത്‌ 
നന്നായിരിക്കും. നിര്‍ഭാഗ്യവശാല്‍ ഇതു സംബന്ധിച്ച്‌ 
വിശാലമായ പഠനമൊന്നും എവിടെയും നടത്തിക്കാ 
ണുന്നില്ല. പിന്നെയുള്ളത്‌ ചിതറിക്കിടക്കുന്ന ചില ചിത്ര 
ങ്ങള്‍ ചേര്‍ത്തുവയ്ക്കലാണ്‌. ആ ചേര്‍ത്തുവയ്ക്കല്‍ 
ഒരിക്കലും പൂര്‍ണമാവില്ല എന്നറിയാം. എങ്കിലും സമൂ 
ഹത്തിന്റെ സകല മേഖലകളിലും ക്രൈസ്തവ 
സമൂഹം കൈയൊപ്പ്‌ ചാര്‍ത്തിയിട്ടുള്ളതായി കാണാം. 
അതെവിടെയൊക്കെ എന്നു പരിശോധിച്ചുനോക്കാം. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ക്രൈസ്തവരെ മാറ്റിനിര്‍ത്തി 


രചിക്കാനാവില്ല 
കേരളചരിത്രം 


b + 


(ടക്ക്‌ മഞ്ചേശ്വരം മുതല്‍ തെക്ക്‌ പാറശാലവരെ പല 
കഷണങ്ങളായി കിടന്ന മലയാള ഭൂമിയെ ഒന്നിച്ചു 
ചേര്‍ത്ത്‌ കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചിട്ട്‌ 60 
വര്‍ഷങ്ങള്‍ കടന്നുപോയിരിക്കുന്നു. രാജാവ്‌ ഭരിച്ചിരുന്ന 
പഴയ കാലം വിട്ട്‌ ജനങ്ങളാല്‍ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 
സര്‍ക്കാര്‍ കേരളം എന്ന സംസ്ഥാനം ഭരിച്ചുതുടങ്ങിയ 
തിന്റെ ഷഷ്ടിപൂര്‍ത്തിയും സമാഗതമാവുകയാണ്‌. 
പോയകാലത്തിന്റെ നന്മയെക്കുറിച്ചൊക്കെ പലരും 
വാചാലരാകുന്നുണ്ടെങ്കിലും അഗണ്യജനലക്ഷങ്ങളും 
സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക്‌ കടന്നുവരാന്‍ തുട 
ക്കമിട്ടതിന്റെ ഷഷ്ടിപൂര്‍ത്തി കൂടിയാണിതെന്നും വേണ 
മെങ്കില്‍ പറയാം. അജ്ഞതയുടെയും ജാതിശ്രാന്തി 
ന്റെയും തടവറയില്‍ കിടന്നിരുന്ന വലിയൊരു സമൂഹം 
അത്തരം ചങ്ങലകളൊക്കെ ഒരു പരിധിവരെ കുടഞ്ഞെ 
റിഞ്ഞ്‌ പുതിയൊരു ലോകം കണ്ടെത്തിയതിന്റെ അറു 
പതാണ്ട്‌ എന്നു വേണമെങ്കിലും വിശേഷിപ്പിക്കാം. 
എന്നാല്‍ ഈ പറന്നുയരലില്‍ ക്രിസ്ത്യന്‍ സമൂഹം 
എന്തെങ്കിലും പങ്കുവഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കില്‍ എവി 
ടെയൊക്കെ എന്നുകൂടി പരിശോധിക്കുന്നത്‌ നന്നായിരി 
ക്കും. നിര്‍ഭാഗ്യവശാല്‍ ഇതു സംബന്ധിച്ച്‌ വിശാലമായ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


പഠനമൊന്നും എവിടെയും നടത്തിക്കാണുന്നില്ല. പിന്നെ 
യുള്ളത്‌ ചിതറിക്കിടക്കുന്ന ചില ചിത്രങ്ങള്‍ ചേര്‍ത്തുവ 
യ്ക്കലാണ്‌. ആ ചേര്‍ത്തുവയ്ക്കല്‍ ഒരിക്കലും പൂര്‍ണ 
മാവില്ല എന്നറിയാം. എങ്കിലും സമൂഹത്തിന്റെ സകല 
മേഖലകളിലും ക്രൈസ്തവ സമൂഹം കൈയൊപ്പ്‌ 
ചാര്‍ത്തിയിട്ടുള്ളതായി കാണാം. അതെവിടെയൊക്കെ 
എന്നു പരിശോധിച്ചുനോക്കാം. 


മതപരമായ നിഷ്ഠകള്‍ പാലിച്ചു ജീവിക്കുമ്പോഴും 
വ്യക്തിസ്വാതന്ത്ര്യത്തില്‍ വെറുതെ കടന്നുകയറാത്ത 
സമീപനമാണ്‌ കേരളത്തിലെ ക്രൈസ്തവ സഭകള്‍ 
പണ്ടുമുതലേ സ്വീകരിച്ചുവരുന്നത്‌. അതുകൊണ്ടു 
തന്നെയാവണം കുറേക്കൂടി വിശാലവീക്ഷണത്തില്‍ 
ലോകത്തെ കാണാനും ബൌദ്ധികവും ഭൌതികവുമായ 
വിഭവങ്ങള്‍ പ്രയോജനപ്പെടുത്തി മുന്നേറാനും 
ക്രൈസ്തവ സഭാംഗങ്ങള്‍ക്കു കഴിഞ്ഞത്‌. അതു സമൂ 
ഹത്തിന്റെ മൊത്തം ഉന്നതിയായി മാറുന്ന കാഴ്ച അനു 
ഭവവേദ്യമാണ്‌. സാമൂഹിക മേഖലയിലെ പരിവര്‍ത്തനം, 
വ്യവസായ രംഗത്തെ മുന്നേറ്റം, ബാങ്കിങ്‌ രംഗത്തെ തുട 
ക്കം, ആരോഗ്യരംഗത്തെ കാല്‍വയ്പുകള്‍, വിദ്യാഭ്യാസ 
രംഗത്തെ മാറ്റങ്ങള്‍, സ്ത്രീകളുടെ ഉന്നമനം, വിദേശ 


ജോലി തേടിയുള്ള പോക്ക്‌, കുടിയേറ്റം, പ്രത 
പ്രവര്‍ത്തനം, ആതുരശുശ്രൂഷ തുടങ്ങി ക്രൈസ്തവര്‍ 
മുന്നിട്ടിറങ്ങി വിജയിപ്പിച്ച മേഖലകള്‍ ഒട്ടേറെയാണ്‌. ഈ 
രംഗങ്ങളിലൊക്കെ പ്രതിഭകളെ സംഭാവന ചെയ്യാനും 
ക്രൈസ്തവ സമൂഹത്തിനു കഴിഞ്ഞിട്ടുണ്ട്‌. 


എന്നാല്‍ കേരള സമൂഹത്തിന്‌ പുത്തന്‍ 
ഉണര്‍വേകാന്‍ സഹായിച്ച ഏറ്റവും പ്രധാന ഘടകങ്ങള്‍ 
ഏതെന്നു ചോദിച്ചാല്‍ രണ്ടെണ്ണമാണ്‌. വിദ്യാഭ്യാസ 
രംഗത്തെ മുന്നേറ്റവും അതിനോടൊപ്പമുണ്ടായ സാമൂ 
ഹിക പുരോഗതിയും. വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റം 
കേരള സംസ്ഥാന രൂപീകരണത്തിനു ശേഷം മാത്രമു 
ണ്ടായതല്ല. കേരളത്തില്‍ പണ്ടുമുതലേ നിലനിന്നിരുന്ന 
ഒരു വിദ്യാഭ്യാസ സമ്്രദായത്തിനൊപും മിഷനറിമാര്‍ 
കൊണ്ടുവന്ന ഇംഗ്ളിഷ്‌ 
വിദ്യാഭ്യാസവും കൂടിച്ചേര്‍ന്ന 
അടിത്തറയില്‍ നിന്ന്‌ രൂപപ്പെ 
ടുത്തിയെടുത്തിയ ആധുനിക 
വിദ്യാഭ്യാസ സ്രമ്പദായമാണ്‌ 
കേരളത്തിന്റെ മുന്നേറ്റത്തിനു 
പ്രധാന പങ്കുവഹിച്ചതെന്നു 
പറയാം. കേരളത്തില്‍ പണ്ടു 
മുതലേ ഉണ്ടായിരുന്ന സാമ്മ്ര 
ദായിക വിദ്യാഭ്യാസ സംവിധാ 
നത്തിന്റെ പ്രധാന ന്യൂനത 
അത്‌ സമൂഹത്തിലെ ഉന്നത 
വിഭാഗങ്ങള്‍ക്കു മാതം 
പ്രയോജനപ്പെടുന്നതായിരുന്നു 
എന്നതാണ്‌. അധഃസ്ഥിത ജന 
ലക്ഷങ്ങള്‍ക്ക്‌ വിദ്യ അപ്രാപ്യ 
മായിരുന്നു. മിഷനറിമാരുടെ 
വരവോടെ ആ അവസ്ഥയ്ക്കു 
മാറ്റം വന്നു. എല്ലാ വിഭാഗത്തി 
നും വിദ്യാഭ്യാസം പ്രാപ്യമാ 
യി. മിഷനറിമാരില്‍ നിന്ന്‌ ആ 
ദൌത്യം പില്‍ക്കാലത്ത്‌ തദ്ദേ 
ശീയ ക്രൈസ്തവ സമൂഹം ഏറ്റെടുത്തു. ചാവറ 
കുര്യാക്കോസ്‌ ഏലിയാസ്‌ അച്ചനാണ്‌ എല്ലാ പള്ളിക 
ളോടും ചേര്‍ന്ന്‌ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന ആശയ 
ത്തിന്‌ തുടക്കമിടുന്നത്‌. ഇത്‌ പിന്നീട്‌ വ്യാപകമാവുകയും 
സമ്പന്നനും ദരിദ്രനും ഒരുപോലെ വിദ്യാഭ്യാസം എന്ന 
അവസ്ഥയിലേക്ക്‌ കാര്യങ്ങള്‍ നീക്കുകയും ചെയ്തു. 


കേരള സംസ്ഥാന രൂപീകരണത്തിനു ശേഷവും 
ഈ നിലയ്ക്ക്‌ മാറ്റമുണ്ടായില്ല. കേരളത്തിലങ്ങോള 
മിങ്ങോളം ആധുനിക കാലത്തിനനുസൃതമായ രീതിയില്‍ 
വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കുന്നതില്‍ 
ക്രൈസ്തവ സ്ഥാപനങ്ങള്‍ വഹിച്ച al സമൂഹത്തിന്റെ 
എല്ലാതുറകളിലുള്ളവരും അംഗീകരിച്ചിട്ടുണ്ട്‌. പ്രാഥമിക 
വിദ്യാഭ്യാസ സ്ഥാപനം മുതല്‍ കലാലയങ്ങള്‍, സാങ്കേ 
തിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ വരെ പടര്‍ന്നുകിടക്കു 
കയാണ്‌ ആ വിദ്യാഭ്യാസ സംരംഭങ്ങള്‍. സ്കൂള്‍ തല 
ത്തില്‍ അന്നും ഇന്നും കേരളത്തിലെ ഏറ്റവും പ്രശ 
സ്തവും എല്ലാവര്‍ക്കും പ്രാപ്യവുമായ വിദ്യാഭ്യാസ 


സ്ഥാപനങ്ങളില്‍ ഭൂരിപക്ഷവും ക്രൈസ്തവ സ്ഥാപന 
ങ്ങളുടെ കീഴിലുള്ളവയാണ്‌. പതിനയ്യായിരത്തോളം 
വിദ്യാര്‍ഥികള്‍ പഠിക്കുന്ന തിരുവനന്തപുരം സെന്റ്‌ 
മേരീസ്‌ ഹയര്‍ സെക്കന്‍ഡറി സ്കൂള്‍ മുതല്‍ ഉത്തര മല 
ബാറിലെ സെന്റ്‌ മൈക്കിള്‍സ്‌ സ്കൂള്‍ വരെ ഒട്ടേറെ 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ ഇന്നും മികവോടെ ഈ രംഗ 
ത്തുണ്ട്‌. ഇംഗ്ലീഷ്‌ വിദ്യാഭ്യാസത്തിന്‌ ഏറ്റവും പ്രാമുഖ്യം 
നല്‍കിയ തങ്കശേരി ഇന്‍ഫന്റ്‌ ജീസസ്‌ സ്‌കൂളിന്റെ 
പേരും എടുത്തുപറയേണ്ടതാണ്‌. പെണ്‍കുട്ടികളെ വിദ്യാ 
ഭ്യാസ രംഗത്തുനിന്ന്‌ മാറ്റിനിര്‍ത്തിയിരുന്ന അവസ്ഥയ്ക്ക്‌ 
മാറ്റംവരുത്തി പെണ്‍പള്ളിക്കുടങ്ങള്‍ ആരംഭിച്ചതും 
ക്രൈസ്തവ സഭകളുടെയോ സഭാംഗങ്ങളുടെയോ 
നേതൃത്വത്തിലാണ്‌. തിരുവല്ല ബാലികാമഠം സ്കൂള്‍ പോലെ 
പ്രശസ്തമായ ഒട്ടേറെ സ്ഥാപന 
ങ്ങളുണ്ട്‌. അവയൊക്കെ ഇന്നും 
മികച്ച നിലവാരത്തില്‍ മുന്നോ 
ട്ടുപോകുന്നു. 

കലാലയരംഗത്ത്‌ തിരുവ 
നന്തപുരം മാര്‍ ഇവാനിയോസ്‌ 
കോളജ്‌, പാല സെന്റ്‌ 
തോമസ്‌ കോളജ്‌, തേവര 
സ്രേകഡ്‌ ഹാര്‍ട്ട്‌ കോളജ്‌, 
ആലുവ യു.സി. കോളജ്‌, 
കോട്ടയം സി.എം.എസ്‌. കോള 
ജ്‌, കോട്ടയം ബസേലിയോസ്‌ 
കോളജ്‌, കോഴിക്കോട്‌ ദേവ 
ഗിരി കോളജ്‌, ചങ്ങനാശ്ശേരി 
എസ്‌.ബി. കോളജ്‌ ഇങ്ങനെ 
പേരെടുത്ത കലാലയങ്ങളുടെ 
ഒരു നിര തന്നെയുണ്ട്‌. 
ഇപ്പോള്‍ യു.ജി.സി.യുടെ 
പുതിയ മാനദണ്ഡങ്ങളനുസ 
രിച്ചും ഈ കലാലയങ്ങള്‍ മുന്‍ 
നിരയില്‍ തന്നെ നില്‍ക്കുന്നു. 
എന്‍ജിനിയറിങ്ങും ആധുനിക 
വൈദ്യവും പഠിപ്പിക്കുന്നതിന്‌ ആവശ്യമായ തോതില്‍ 
സ്ഥാപനങ്ങള്‍ തുടങ്ങുന്നതിന്‌ സര്‍ക്കാരിന്‌ സാമ്പത്തിക 
സംവിധാനമില്ലാത്തതിനാല്‍ സ്വാശ്രയ കോളജുകള്‍ ആരം 
ഭിക്കാന്‍ ശ്രമം നടത്തിയപ്പോള്‍ അതിനും മുന്‍പന്തിയില്‍ 
കേരളത്തിലെ ക്രൈസ്തവ സഭകളുണ്ടായിരുന്നു. തിരു 
വല്ല പുഷ്പഗിരി മെഡിക്കല്‍ കോളജ്‌, തൃശൂര്‍ അമല, 
ജൂബിലി മെഡിക്കല്‍ കോളജുകള്‍, തിരുവനന്തപുരത്തെ 
മാര്‍ ബസേലിയോസ്‌ എന്‍ജിനിയറിങ്‌ കോളജ്‌, കാഞ്ഞി 
രപ്പള്ളിയിലെ അമല്‍ജ്യോതി എന്‍ജിനിയറിങ്‌ കോളജ്‌, 
രാജഗിരി തുടങ്ങി ഈ രംഗത്തും പ്രശസ്തമായ സ്ഥാപ 
നങ്ങള്‍ ഒട്ടേറെയുണ്ട്‌. 

അതായത്‌ കേരള സമൂഹത്തെ ഇന്നത്തെ നിലയി 
ലേക്ക്‌ രൂപപ്പെടുത്തിയെടുക്കുന്നതില്‍ പ്രധാന പങ്കുവഹി 
ച്ചത്‌ ആധുനിക വിദ്യാഭ്യാസമാണെങ്കില്‍ അതിന്റെ പതാ 
കവാഹകരായി നിന്നത്‌ ഇവിടുത്തെ ക്രൈസ്തവ സമൂ 
ഹമാണ്‌. മിച്ചംപിടിച്ചും പിടിയരി ശേഖരിച്ചും ശ്രമദാനം 
നടത്തിയുമൊക്കെ അവര്‍ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


നങ്ങള്‍ പ്രയോജനപ്പെട്ടത്‌ ക്രൈസ്തവര്‍ക്കു മാത്രമല്ല, 
സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങള്‍ക്കുമാണ്‌. വിദ്യാ 
ഭ്യാസം സ്വപ്നം കാണാന്‍ കഴിയാതിരുന്ന അധഃസ്ഥിത 
ജനവിഭാഗങ്ങള്‍ക്കുപോലും അതു പ്രാപ്യമാക്കിയതി 
ലൂടെ നിശബ്ദമായ ഒരു സാമൂഹിക വിപ്ലവത്തിനു 
തന്നെയാണ്‌ അടിസ്ഥാനമിട്ടത്‌. ആ സാമൂഹിക പരി 
വര്‍ത്തനത്തെപ്പറ്റി പിന്നീട പറയാം. 


മുന്നോട്ടു കുതിക്കാന്‍ വെമ്പുന്ന ഒരു സമൂഹത്തിന്‌ 
ഏറ്റവും അത്യാവശ്യമാണ്‌ സാമ്പത്തികമായ ഉന്നതി. മടി 
ശീലയില്‍ പണം സൂക്ഷിച്ചു തുടങ്ങിയ കാലത്തില്‍ നിന്ന്‌ 
മാറി വിദേശത്തും മറ്റും ആധുനിക ബാങ്കിങ്‌ രീതികള്‍ 
വളര്‍ന്നുവന്നപ്പോള്‍ അതിനനുസരിച്ച്‌ നമ്മുടെ നാട്ടിലും 
ബാങ്കിങ്‌ സംരംഭങ്ങള്‍ വളര്‍ന്നുവന്നു. ഇതിനു ചുക്കാന്‍ 
പിടിച്ചവരില്‍ ഏറെയും ക്രൈസ്തവ സഭാംഗങ്ങള്‍ തന്നെ 
യായിരുന്നു. സ്വതന്ത്ര്യ പൂര്‍വ കാലഘട്ടത്തില്‍ രൂപം 
കൊണ്ട അവയൊക്കെയും പിന്നീട്‌ ആധുനിക കേരളത്തെ 
കെട്ടിപ്പടുക്കുന്നതില്‍ ശ്രദ്ധേയമായ പങ്കു വഹിച്ചു. ഒട്ടേറെ 
ബാങ്കിങ്‌ സ്ഥാപനങ്ങള്‍ ക്രൈസ്തവരുടേതായിട്ടുണ്ടെ 
ങ്കിലും ചില പ്രമുഖ സ്ഥാപനങ്ങളെ പേരെടുത്തു പരാ 
മര്‍ശിക്കാന്‍ മാത്രമേ ഇവിടെ സാധിക്കുകയുള്ളു. 


ഫെഡറല്‍ ബാങ്കു, 
സൌത്ത്‌ ഇന്ത്യന്‍ ബാങ്ക്‌, 
കാത്തലിക്‌ സിറിയന്‍ 
ബാങ്കു, പിന്നീട്‌ പൊതു 
മേഖലാ ബാങ്കുകളില്‍ 
ലയിപ്പിക്കപ്പെട്ട കൊച്ചിന്‍ 
ബാങ്കു, പാലാ സെന്‍ട്രല്‍ 
ബാങ്ക്‌, ട്രാവന്‍കൂര്‍ ക്വയിലോണ്‍ നാഷനല്‍ ബാജ്‌: എന്നി 
വയാണ്‌ ഇത്തരത്തില്‍ പ്രാമുഖ്യമുള്ളവ. ഫെഡറല്‍ 
ബാങ്കിന്റെ ചരിത്രം തുടങ്ങുന്നത്‌ 1931-ല്‍ ആണ്‌. ആ 
വര്‍ഷം ഏപ്രില്‍ 23-ന്‌ ആരംഭിച്ച ഈ ബാങ്കിന്‌ സാരഥ്യം 
വഹിച്ചത്‌ തിരുവല്ല നെടുമ്മ്രം കേന്ദ്രമായിട്ടായിരുന്നു. 
ഉമ്മന്‍ ചാക്കോ ഉള്‍പ്പെടെയുള്ളവരുടെ സാരഥ്യത്തില്‍ 
ആരംഭിച്ച ട്രാവന്‍കൂര്‍ ഫെഡറല്‍ ബാങ്ക്‌ (ലിമിറ്റഡ്‌) ചിട്ടി 
നടത്തിപ്പിനൊപ്പം കൃഷി, വ്യവസായ മേഖലകള്‍ക്കാവ 
ശൃമായ പണമിടപാടു സംവിധാനങ്ങളും രൂപപ്പെടുത്തി. 
പില്‍ക്കാലത്ത്‌ ഈ ബാങ്കിനെ മുക്കൂര്‍ സ്വദേശിയായ കെ. 
പി. ഹോര്‍മീസ്‌ ഏറ്റെടുക്കുകയും ബാങ്കിന്റെ പേര്‍ ഫെഡ 
റല്‍ ബാങ്കു എന്നു മാത്രമായി ചുരുക്കുകയും ചെയ്തു. 
ഇന്ന്‌ വിദേശ നഗരങ്ങളിലുള്‍പ്പെടെ ശാഖകളുള്ള ഈ 
ബാങ്ക്‌ ഏറ്റവും നവീനമായ ബാങ്കിങ്‌ ആശയങ്ങള്‍ 
പോലും സ്വീകരിച്ച്‌ ഫല്പ്രാപ്തിയിലെത്തിക്കാന്‍ കാര്യ 
ശേഷി കാണിക്കുന്നു. 


കാത്തലിക്‌ സിറിയന്‍ ബാങ്കിനു തുടക്കമിട്ടതും 
ക്രൈസ്തവ സഭയുടെ മേല്‍നോട്ടത്തില്‍ തന്നെയാണ്‌. 
മധ്യകേരളത്തിലെ സാമ്പത്തിക ഉന്നമനത്തിനു ചുക്കാന്‍ 
പിടിച്ച ഈ സ്ഥാപനം കൈപ്പിടിയിലൊതുക്കാന്‍ ചില 
വിദേശ ബിസിനസുകാര്‍ ശ്രമിച്ചപ്പോള്‍ അതിനെതിരെ 
ശക്തമായി പ്രതിരോധിച്ചതും തൃശൂര്‍ അതിരൂപതയായി 
രുന്നു. ഇന്ന്‌ 430 ശാഖകളുള്ള ബൃഹത്തായ ഒരു സംരംഭം 
തന്നെയായി അതു തുടരുന്നു എന്നത്‌ അഭിമാനകരമാ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ഷം Syrian Bank 


ണ്‌. ആദ്യം പറഞ്ഞ മറ്റു ബാങ്കുകളുടെയും ചരിത്രം ഇങ്ങ 
നെയൊക്കെ തന്നെയാണ്‌. പില്‍ക്കാലത്ത്‌ മറ്റു ചില 
ബാങ്കുകളോട്‌ കൂട്ടിച്ചേര്‍ക്കപ്പെട്ടെങ്കിലും ആ ബാങ്കുക 
ളുടെയൊക്കെ പിന്നില്‍ പ്രവര്‍ത്തിച്ച സംരംഭകരിലേ 
റെയും ക്രൈസ്തവ സഭാംഗങ്ങളായിരുന്നുവെന്നത്‌ 
്രാധാന്യമുള്ളതാണ്‌. ഈ ഇരുപത്തൊന്നാം 
നൂറ്റാണ്ടിലും ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളും 
ബാങ്കിങ്‌ സേവനം എന്തെന്നറിയാതെ വലയുമ്പോഴും 
ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തില്‍ തന്നെ കേര 
ളത്തിലെ ഗ്രാമീണ മേഖലയില്‍ ബാങ്കിങ്‌ സംരംഭ 
ങ്ങള്‍ക്ക്‌ തുടക്കമിട്ടവരെ സ്മരിക്കാതെ വയ്യ. 


ആതുര സേവന മേഖലയാണ്‌ ക്രൈസ്തവ സഭ 
കയ്യൊപ്പ്‌ ചാര്‍ത്തിയ മറ്റൊരു പ്രധാന മേഖല. തെക്ക്‌ 
മുതല്‍ വടക്ക്‌ വരെ എടുത്താല്‍ ക്രൈസ്തവ സഭക 
ളുടെ നേതൃത്വത്തിലുള്ള ഒരു ആതുരാലയമെങ്കിലുമി 
ല്ലാത്ത ഒരു പട്ടണം പോലും കാണില്ല. ഇന്നും മലയോര 
മേഖലയിലെ ചെറു പട്ടണങ്ങളില്‍ പോലും കുറഞ്ഞ 
ചെലവില്‍ ആതുര ശുശ്രൂഷയില്‍ ഏര്‍പ്പെട്ടിരിക്കുന്ന 
സന്യസ്തരുള്‍പ്പെടെയുള്ളവരെ കാണാം. തീര്‍ച്ചയായും 
സന്യസ്തരുടെ സേവനം ഇക്കാര്യത്തില്‍ ഏറെ നിര്‍ണാ 
യകമായിട്ടുണ്ട്‌. ഒരു 
കാലത്ത്‌ കുഷ്ഠരോ 
ഗവും മറ്റും പിടിപെ 
ട്ടവരെ സമൂഹം പുറന്ത 
ള്ളി യിരുന്നപ്പോള്‍ 
അവര്‍ക്ക്‌ അഭയമായി 
സാനട്ടോറിയം സ്ഥാപി 
ച്ചത്‌ ക്രൈസ്തവ സഭകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങ 
ളായിരുന്നു. തിരുവിതാംകുറിലും മലബാറിലും ഒക്കെ 
ഇത്തരം സ്ഥാപനങ്ങള്‍ അനേകര്‍ക്ക്‌ അഭയമായി. മാത്ര 
മല്ല ഇതുമായി ബന്ധപ്പെട്ട ബോധവല്‍ക്കരണ പ്രവര്‍ത്ത 
നങ്ങളിലും ഈ സ്ഥാപനങ്ങള്‍ പങ്കാളികളായി. ഇന്ന്‌ 
ഒരുപരിധിവരെ ഇത്തരം മാരകരോഗങ്ങളെ അകറ്റി 
നിര്‍ത്താന്‍ കഴിഞ്ഞിട്ടുണ്ടെങ്കില്‍ അതിന്‌ ആധുനിക 
വൈദ്യശാസ്ത്രത്തിനൊപ്പം ആ ചികില്‍സാ സമ്മ്രദായം 
വ്യാപകമാക്കുന്നതില്‍ സഭ വഹിച്ച പങ്കിനെയും 
ചേര്‍ത്തുവായിക്കണം. പേരെടുത്തു പറയാനാണെങ്കില്‍ 
ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്‌. പക്ഷേ സ്ഥാപനങ്ങളല്ല, അവ 
സ്ഥാപിക്കാനും ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാനും 
ആ അഗ്നി അനേകരിലേക്കു പകരാനും സഹായകമായി 
നിന്ന ക്രൈസ്തവ ദര്‍ശനത്തെയാണ്‌ കൂടുതല്‍ ഗര 
വമായി കാണേണ്ടത്‌. ഇന്നും സേവനത്തിന്റെ പാതയില്‍ 
സഭ മുന്നോട്ടു പോകുന്നത്‌ ഈ ദര്‍ശനത്തില്‍ ഈന്നി 
ത്തന്നെ. 


കക്കകള്‍ afl കപ പം 


കേരളത്തിന്റെ മുന്നോട്ടുപോക്കിനെ നിര്‍ണായക 
മായി സ്വാധീനിച്ച മറ്റൊന്നാണ്‌ കുടിയേറ്റം. സംസ്ഥാന 
ത്തിനുള്ളില്‍ നടന്ന കുടിയേറ്റവും വിദേശങ്ങളിലേക്കുള്ള 
കുടിയേറ്റവും. രണ്ടിനും മുന്‍കൈ എടുത്തത്‌ ക്രൈസ്ത 
വരാണെന്നു കാണാം. മലബാറിന്റെ മലയോര പ്രദേശ 
ങ്ങളില്‍ ഇന്നു കാണുന്ന പല ചെറുപട്ടണങ്ങളും ഗ്രാമ 
ങ്ങളും കുടിയേറ്റക്കാര്‍ രൂപപ്പെടുത്തിയെടുത്തതാണ്‌. മധ്യ 


തിരുവിതാംകൂറിലെ മണ്ണിലെ കൃഷി കൊണ്ടു മാത്രം 
ജീവിതം മുന്നോട്ടുകൊണ്ടുപോകാന്‍ കഴിയില്ലെന്നു വ 
ന്നപ്പോള്‍ അനേകം കുടുംബങ്ങളാണ്‌ മലബാറിലേക്ക്‌ 
കുടിയേറിയത്‌. മലപ്പുറം മുതല്‍ വടക്കോട്ടുള്ള പ്രദേശ 
ങ്ങളിലേക്കെല്ലാം അവര്‍ കടന്നെത്തി. തരിശായി കിടന്ന 
ഭൂമിയൊക്കെ കൃഷിയോഗ്യമാക്കി. മണ്ണില്‍ പൊന്നു വിള 
യിച്ചു. അന്നുവരെ തിരുവിതാംകൂറില്‍ മാത്രം ഉണ്ടായിരുന്ന 
പല വിളകളും ആദ്യമായി മലബാറില്‍ കൃഷി ചെയ്യുന്ന 
ത്‌ കുടിയേറ്റക്കാരുടെ കടന്നുവരവോടെയാണ്‌. ആദ്യകാ 
ലത്ത്‌ മതിയായ ചികില്‍സാ സനകര്യമില്ലാതെയും മറ്റും 
മരണത്തിനു കീഴടങ്ങിയവര്‍ അനേകരാണ്‌. അങ്ങനെ മല 
ബാറിലെത്തിയവരുടെ സഹായത്തിനായി ക്രൈസ്തവ 
സഭകളും കൂടെനിന്നു. പള്ളികള്‍ മാത്രമല്ല, പള്ളിക്കൂട 
ങ്ങളും കലാലയങ്ങളും ആതുര സേവന കേന്ദ്രങ്ങളും 
അവര്‍ അവിടെ സ്ഥാപിച്ചു. അത്‌ ഉപകാരപ്പെട്ടത്‌ 
ക്രൈസ്തവര്‍ക്കു മാത്രമല്ല, അന്ന്‌ 
അവിടേക്ക്‌ കുടിയേറിയ എല്ലാ 
വര്‍ക്കും ഒപ്പം തദ്ദേശീയര്‍ക്കും 
ആയിരുന്നു. അതുകൊണ്ടുതന്നെ 
മലബാര്‍ കുടിയേറ്റം കേരള ചരി 
ത്രത്തിലെ തന്നെ നിര്‍ണായക 
മായ ഒരു ചുവടുവയ്പായി 
മാറുന്നു. സ്വാതന്ത്യാനന്തരം കേര 
ളത്തില്‍ നിലനിന്ന രൂക്ഷമായ 
ഭക്ഷ്യക്ഷാമം പരിഹരിക്കാന്‍ 
സര്‍ക്കാരിന്റെ ആഹ്വാനപ്രകാരം 
ഗ്രോ മോര്‍ ഫുഡ്‌ പദ്ധതിയുടെ 
ഭാഗമായി വനം വെട്ടിത്തെളിച്ച്‌ 
കൃഷി ഇറക്കാന്‍ പോയവരിലും 
ക്രിസ്ത്യന്‍ വിഭാഗങ്ങളേറെയു 
ണ്ട്‌. കുടിയേറ്റ കര്‍ഷകര്‍ അനുഭ 
വിച്ച അതേ കഷ്ടത MOO 
ന്നയാണ്‌ ഇവരും അനുഭവിച്ച 
തെന്നു കാണാം. (തീര്‍ച്ചയായും 
കുടിയേറ്റത്തോടൊപ്പം അമിത 
മായ വനം ചൂഷണവും നടന്നി 
ട്ടുണ്ടാവണം. പക്ഷേ അന്ന്‌ അതൊരു തെറ്റായി കണ്ടിരു 
ന്നില്ല. അന്ന്‌ കൂടുതല്‍ ഭക്ഷ്യധാന്യം ഉത്പാദിപ്പിക്കുക 
നാടിന്റെ ആവശ്യമായിരുന്നു. അതൊന്നുമറിയാതെ ഇന്നു 
ചിലര്‍ കുടിയേറ്റക്കാരെ മുഴുവന്‍ തള്ളിപ്പറയുമ്പോള്‍ ഒരു 
നാടിന്റെ ചരിത്രത്തെക്കൂടിയാണ്‌ തള്ളിപ്പറയുന്നതെന്നും 
മറക്കരുത്‌.) 

ഒപ്പം ചേര്‍ത്തുവായിക്കേണ്ടതാണ്‌ മറ്റു സംസ്ഥാന 
ങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും ഉള്ള കുടിയേറ്റവും. മറ്റു 
സംസ്ഥാനങ്ങളിലേക്കും ഗള്‍ഫിലേക്കും ഉള്ള കുടിയേറ്റ 
ത്തില്‍ ഏതാണ്ടെല്ലാ വിഭാഗങ്ങളും ഉണ്ടെങ്കിലും യൂറോ 
പ്യന്‍ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ജോലി 
തേടി പോയി അവിടെ സ്ഥിരതാമസമാക്കിയവരില്‍ 
ക്രൈസ്തവ സഭാംഗങ്ങളാണ്‌ ഏറെയും എന്നുകാണാം. 
ആതുര സേവനരംഗത്ത്‌ ക്രിസ്ത്യന്‍ പെണ്‍കുട്ടികള്‍ നട 
ത്തിയ നിസ്തുലമായ കാല്‍വയ്പ്‌ ആണ്‌ ഇതിനു സഹാ 
യിച്ചതെന്നു പറയാം. യൂറോപ്പിലും മറ്റും ആതുര സേവന 


രംഗത്ത്‌ പ്രവര്‍ത്തിക്കാന്‍ ആളുകള്‍ കുറഞ്ഞുവന്നപ്പോള്‍ 
ആ അവസരം ഉപയോഗപ്പെടുത്താനുള്ള അവസരം 
ഏര്‍പ്പെടുത്തിക്കൊടുക്കുന്നതില്‍ സഭകളും നിര്‍ണായക 
പങ്കു വഹിച്ചു. അങ്ങനെ വിദേശത്ത്‌ പോവുകയും 
അവിടെ സ്ഥിരവാസമാക്കുകയും ചെയ്തവര്‍ അവരുടെ 
ബന്ധുക്കള്‍ക്കുകൂടി അവസരമൊരുക്കുകയും അത 
ങ്ങനെ ഒരു ചങ്ങലയായി ഇന്നും അവസാനിക്കാത്ത ഒരു 
കുടിയേറ്റമായി മാറുകയും ചെയ്തു. ഇന്ന്‌ പാശ്ചാത്യ 
രാജ്യങ്ങളോട്‌ കിടപിടിക്കുന്ന ജീവിത നിലവാരം ഇവിടെ 
ഉണ്ടാക്കിയെടുക്കുന്നതില്‍ ഇവര്‍ വഹിച്ച പങ്കും മറക്കാ 
നാവുന്നതല്ല. ഇന്ന്‌ അവര്‍ അയയ്ക്കുന്ന വിദേശനാണ്യം 
രാജ്യത്തിനു തന്നെ നിര്‍ണായകമായി മാറുകയും ചെയ്യു 
ന്നു. അതുകൊണ്ടാണല്ലോ മധ്യതിരുവിതാംകുറിലെ ചെറു 
പട്ടണമായ കുമ്പനാട്ട പോലും ഏതാണ്ടെല്ലാ ബാങ്കുകളും 
ശാഖകള്‍ സ്ഥാപിച്ചു സജീവമായിരിക്കുന്നത്‌. വിദേശത്തു 
നിന്ന്‌ അവര്‍ അയയ്ക്കുന്ന കോടി 
ക്കണക്കിനു വിദേശനാണ്യത്തെ 
മികച്ച സംരംഭങ്ങളാക്കി മാറ്റു 
ന്നതില്‍ പിന്നീട്‌ നമ്മള്‍ പരാജയ 
പ്പെട്ടു എന്നതും ഇതിനോട്‌ 
ചേര്‍ത്ത്‌ വായിക്കണം. അത്തരം 
സംരംഭങ്ങള്‍ക്കുകൂടി നേതൃത്വം 
നല്‍കാന്‍ സഭകള്‍ക്കു കഴിഞ്ഞിരു 
ന്നുവെങ്കില്‍ കേരളം ഇന്ന്‌ ഏത്‌ 
പാശ്ചാത്യ രാജ്യങ്ങളോടും കിടപി 
ടിക്കുന്ന രീതിയില്‍ ഭൌതികമായും 
മാറുമായിരുന്നു എന്നതില്‍ സംശ 
യമില്ല. 


ആധുനിക സമൂഹത്തിന്റെ 
വളര്‍ച്ചയില്‍ നിര്‍ണായകമായ പങ്കു 
വഹിച്ചതിലൊന്ന്‌ അച്ചടിയുടെ 
കണ്ടുപിടിത്തവുംവൈജ്ഞാ 
നിക പുസ്തകങ്ങള്‍ വ്യാപകമായി 
പങ്കുവയ്ക്കപ്പട്ടതും ആണ്‌. വിദ്യാ 
ഭ്യാസത്തോട്‌ ചേര്‍ത്ത്‌ വായിക്കേ 
ണ്ടതാണെങ്കിലും കേരളത്തിലെ 
സവിശേഷ സാഹചര്യത്തില്‍ ഈ വിഷയം വേറെ തന്നെ 
ചര്‍ച്ചചെയ്യേണ്ടതായിട്ടുണ്ട്‌. മിഷനറിമാരുടെ വരവോടെ 
യാണ്‌ കേരളത്തിലും അച്ചടിക്കു (പചാരമായത്‌. 
ബൈബിള്‍ പ്രചാരണത്തിന്റെ ഭാഗമായാണ്‌ ഈ അച്ചു 
കൂടങ്ങള്‍ സ്ഥാപിക്കപ്പെട്ടതെങ്കിലും പില്‍ക്കാലത്ത്‌ 
വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും അവിടെ നിന്ന്‌ പുറത്തിറ 
ങ്ങിത്തുടങ്ങി. മാത്രമല്ല. ഈ അച്ചുകുടങ്ങള്‍ മാതൃക 
യാക്കി നാടെങ്ങും പുതിയ അച്ചടിശാലകള്‍ വരികയും 
വിജ്ഞാന വിസ്ഫോടനം തന്നെ നടക്കുകയും ചെയ്തു. 
അതുവരെ താളിയോലകളില്‍ ഏതാനും പേരില്‍ ഒതു 
ങ്ങിനിന്ന വിജ്ഞാനം എല്ലാവരിലേക്കും എത്തി. അതിന 
നുസ്ൃതമായി അക്ഷരജ്ഞാനം നേടാനുള്ള വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങളും വളര്‍ന്നുവന്നു. അച്ചടിയുടെ അടുത്ത 
ഘട്ടം വര്‍ത്തമാനപ്പശ്രങ്ങളായിട്ടാണ്‌ വളര്‍ന്നത്‌. മലയാ 
ളിക്ക്‌ ആദ്യമായി നിഘണ്ടു സമ്മാനിച്ച ഡോ. ഹെര്‍മന്‍ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ഗുണ്ടര്‍ട്ടിന്റെ നേതൃത്വത്തില്‍ ആരംഭിച്ച രാജ്യവിചാരം 
ആണ്‌ ഇതില്‍ തുടക്കമിട്ടത്‌. എന്നാല്‍ പിന്നീട്‌ തുടങ്ങിയ 
ന്രസാണി ദീപികയും മലയാള മനോരമയും ആധുനിക 
കേരളത്തിനൊപ്പം വളര്‍ന്നു. ലോകത്തിന്റെ ഏതുകോ 
ണിലും ഉള്ള വിവരങ്ങള്‍ അപ്പപ്പോള്‍ അറിയുന്ന തര 
ത്തില്‍ മലയാളിയെ മാറ്റാനും ലോകത്തിന്റെ ഏതുകോ 
ണിലും അവസരങ്ങള്‍ മലയാളിയെ അറിയിക്കാനും ഈ 
മാധ്യമങ്ങള്‍ക്കു കഴിഞ്ഞു. മലയാള മനോരമയ്ക്കു 
തുടക്കം കുറിച്ച കണ്ടത്തില്‍ വര്‍ഗീസ്‌ മാപ്പിളയും പിന്‍ഗാ 
മികളും അവരുടെ സംഭാവന വ്യവസായ രംഗത്തേക്കു 
കൂടി വ്യാപിപ്പിച്ച്‌ കേരളത്തിന്റെ പുരോഗതിക്ക്‌ ആക്കം 
കൂട്ടുകയും ചെയ്തു. കേരള ടൈംസ്‌ തുടങ്ങി ക്രൈസ്തവ 
സഭയുടെ നേതൃത്വത്തില്‍ തുടങ്ങിയ പ്രതങ്ങള്‍ പലതും 
അടുത്തകാലം വരെ സജീവമായിരുന്നുതാനും. 


പ്രതങ്ങള്‍ മാത്രമല്ല, പ്രസിദ്ധീകരണ സ്ഥാപന 
ങ്ങളും സഭകളുടേതായും വ്യക്തിസംരംഭങ്ങളായും 
വളര്‍ന്നുവന്നു. കറന്റ്‌ ബുക്‌സ്‌, ഡി.സി. ബുക്‌സ്‌ തുടങ്ങി 
ഈ രംഗത്ത്‌ ഇന്ന്‌ മുന്നില്‍ നില്‍ക്കുന്ന സംരംഭങ്ങള്‍ 
തന്നെ ഉദാഹരണം. എഴുത്തുകാരുടെ വലിയ നിരയും 
അതോടൊപ്പം ഉണ്ടായി. എം.പി. പോള്‍, സി.ജെ. തോമ 
സ്‌, ഐ.സി. ചാക്കോ തുടങ്ങിയ പേരുകള്‍ വിസ്മരി 
ക്കാവുന്നതല്ല. 

പത്രങ്ങളുടെ വളര്‍ച്ചയ്ക്കൊപ്പം പ്രത്രപവര്‍ത്തരുടെ 
വലിയ നിരയും വളര്‍ന്നുവന്നു. മലയാളിയുടെ യശസ്‌ 
വാനോളം ഉയര്‍ത്തിയവരായിരുന്നു ബി.ജി. വര്‍ഗീസ്‌, 
പോത്തന്‍ ജോസഫ്‌ തുടങ്ങിയവര്‍. പ്രത്രപവര്‍ത്തനരം 
ഗത്തെ കുലപതികളെന്നുവേണമെങ്കില്‍ അവരെ 
വാഴ്ത്താം. ടി.ജെ.എസ്‌. ജോര്‍ജ്‌, കെ.സി. ജോര്‍ജ്‌ തുട 
ങ്ങിയ പേരുകളും മലയാള പ്രതപ്രവര്‍ത്തന ചരിത്രത്തോ 
ടൊപ്പം ചേര്‍ത്തുവായിക്കേണ്ടതാണ്‌. ഇന്നും പ്രത്ര്പ 
വര്‍ത്തന രംഗത്ത്‌ സജീവമായി തുടരുന്ന തോമസ്‌ ജേക്ക 
ബ്‌, ജോസ്‌ പനച്ചിപ്പുറം, ടി.സി. മാത്യു തുടങ്ങി പുതുത 
ലമുറയില്‍പെട്ടവര്‍ വരെ നീളുന്ന വലിയൊരു നിര 
ക്രൈസ്തവ വിഭാഗങ്ങളില്‍ നിന്നുണ്ട്‌. ജീവിച്ചിരിക്കു 
ന്നവരും പരേതരുമായ വലിയൊരു നിരയിലെ പേരുക 
ളെല്ലാം ഇവിടെ എടുത്തുപറയുക പ്രായോഗികമല്ല. 

1957-ല്‍ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ്‌ സര്‍ക്കാരിനെ 
ബാലറ്റ്‌ പേപ്പറിലൂടെ അധികാരത്തിലെത്തിച്ച സംസ്ഥാ 
നമെന്ന പ്രസിദ്ധിയുള്ള കേരളത്തിലെ രാഷ്ട്രീയ 
രംഗത്തും ക്രൈസ്തവസഭാംഗങ്ങള്‍ സവിശേഷമായ 
സംഭാവനകള്‍ നല്‍കിയിട്ടുണ്ട്‌. ടി.എം. വര്‍ഗീസ്‌, 
അക്കാമ്മ ചെറിയാന്‍ തുടങ്ങിയ നേതാക്കള്‍ സ്വാതന്ത്ര്യ 
സമരകാലത്ത്‌ സജീവമായിരുന്നെങ്കില്‍ പില്‍ക്കാലത്ത്‌ 
സജീവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അമരത്ത്‌ വന്ന 
ക്രൈസ്തവ സഭാംഗങ്ങള്‍ ഏറെയാണ്‌. സ്ഥാപകനായി 
ല്ലെങ്കിലും പി.ടി. ചാക്കോയുടെ പേര്‍ ഒരു രാഷ്ട്രീയ 
പ്രസ്ഥാനത്തോട്‌ ചേര്‍ത്ത്‌ വായിക്കണം. പലതായി പിരി 
ഞ്ഞെങ്കിലും കേരള കോണ്‍ഗ്രസ്‌ എന്ന രാഷ്ട്രീയ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കക്ഷിക്ക്‌ കേരള രാഷ്ട്രീയത്തില്‍ ഒരുകാലത്ത്‌ സവി 
ശേഷമായ സ്ഥാനമുണ്ടായിരുന്നു. അതിന്റെ സ്ഥാപകന്‍ 
കെ.എം. ജോര്‍ജ്‌ തലയെടുപ്പുള്ള നേതാവായിരുന്നു. 
കോണ്‍ഗ്രസ്‌ പ്രസ്ഥാനത്തില്‍ സ്വാതന്ത്ര്യാനന്തരം 
സി.എം. സ്റ്റീഫനെ പോലെയുള്ള നേതാക്കള്‍ വളര്‍ന്നു 
വന്നു. കേന്ദ്രത്തില്‍ കേരളത്തിന്റെ സ്വരം ശക്തമായി മുഴ 
ക്കാന്‍ അദ്ദേഹത്തിനു കഴിഞ്ഞിരുന്നു. മത്തായി മാഞ്ഞൂ 
രാന്‍, റോസമ്മ പുന്നൂസ്‌ തുടങ്ങി ഒട്ടേറെ നേതാക്കള്‍ 
രാഷ്ട്രീയ രംഗത്ത്‌ സജീവ പങ്കാളിത്തം വഹിച്ചു. 


കേരള സമൂഹത്തില്‍ അതിശക്തമായ സ്വാധീനം 
ചെലുത്തിയ ക്രൈസ്തവ സമൂഹത്തിന്റെ സംഭാവനകള്‍ 
ഏറിയും കുറഞ്ഞും എല്ലാ പ്രവര്‍ത്തന മേഖലയിലും 
ഉണ്ട്‌. എന്നാല്‍ ഏറ്റവും ശക്തമായ സംഭാവന മത 
മൈത്രി അഭംഗുരം പാലിക്കുന്നതിലും സാമൂഹികമായ 
പരിവര്‍ത്തനം ഉണ്ടാക്കുന്നതിലും ചെലുത്തിയ സവി 
ശേഷ ശ്രദ്ധ തന്നെയാണെന്നു കാണാം. തൊട്ടുകൂടാത്ത 
വര്‍, തീണ്ടിക്കൂടാത്തവര്‍, ദൃഷ്ടിയില്‍ പെട്ടാലും ദോഷ 
മുള്ളോര്‍ എന്ന മട്ടില്‍ സമൂഹത്തിന്റെ അടിത്തട്ടില്‍ മനു 
ഷ്യരെ പരിഗണന പോലും ഇല്ലാതെ കഴിഞ്ഞിരുന്ന ഒരു 
വലിയ വിഭാഗത്തെ ഉയര്‍ത്തിക്കൊണ്ടു വരുന്നതില്‍ 
ക്രൈസ്തവ സമൂഹം കാണിച്ച മാതൃക സമാനതയില്ലാ 
ത്തതാണ്‌. മതപരിവര്‍ത്തനം ലക്ഷ്യമാക്കി നടത്തിയ 
നീക്കങ്ങള്‍ എന്നൊക്കെ ആക്ഷേപിക്കപ്പെടു മ്പോഴും 
അവശരും ആലംബഹീനരുമായ ജനലക്ഷങ്ങളുടെ 
ഭാതിക സാഹചര്യവും അതിലൂടെ സാമൂഹികാവ 
സ്ഥയും മാറ്റിയെടുത്തു എന്നതു കാണാതിരിന്നുകൂടാ. 
സാക്ഷരതയിലും ജീവിത സാഹചര്യങ്ങളിലും ഇന്ത്യയിലെ 
മറ്റേതു സംസ്ഥാനത്തെ ദളിത്‌ സമൂഹത്തേക്കാളും ഉയര്‍ന്ന 
നിലവാരം കേരളത്തിലെ ദളിത്‌ സമൂഹത്തിനുണ്ടെങ്കില്‍ 
അതിന്റെ ക്രെഡിറ്റ്‌ ക്രൈസ്തവ സഭകള്‍ക്കുകൂടി അവകാ 
ശപ്പെട്ടതാണ്‌. ഇന്നും മൃഗങ്ങളുടെ പരിഗണന പോലും ലഭി 
ക്കാതെ, മതിലുകളാല്‍ വേര്‍തിരിക്കപ്പെട്ടു, ആരാധനാ 
സ്വാതന്ത്രം പോലും ഇല്ലാതെ ദളിത്‌ സമൂഹം മറ്റു 
സംസ്ഥാനങ്ങളില്‍ ജീവിക്കുമ്പോള്‍ കേരളത്തില്‍ അത്ത 
രമൊരവസ്ഥയില്ല. അതായത്‌ സാമൂഹിക ഉന്നതിക്ക്‌ ഇവി 
ടുത്തെ ഏതു സര്‍ക്കാരുകള്‍ ചെയ്തതിനേക്കാളും മികച്ച 
കാര്യങ്ങള്‍ ക്രൈസ്തവ സമൂഹം ചെയ്തിട്ടുണ്ട്‌. 
ഇതൊന്നും സര്‍ക്കാര്‍ സഹായത്തെ ആശ്രയിച്ചായിരുന്നില്ല 
എന്നതും വിലയിരുത്തപ്പെടേണ്ടതുണ്ട്‌. 


മതമൈത്രിയുടെ കാര്യത്തിലും കേരള സമൂഹ 
ത്തിന്‌ ക്രൈസ്തവര്‍ മാതൃകയായി വര്‍ത്തിക്കുന്നു. മറ്റു 
മത സമൂഹങ്ങളെയോ വിശ്വാസങ്ങളെയോ (്വണപ്പെടു 
ത്താതെ ജീവിക്കാനാണ്‌ പരമ്പരാഗത ക്രൈസ്തവ 
സഭകള്‍ എപ്പോഴും വിശ്വാസി സമൂഹത്തെ പഠിപ്പിച്ചിട്ടു 
ള്ളത്‌. നിലയ്ക്കല്‍ പോലുള്ള ആളിക്കത്താവുന്ന ഒരു 
വിഷയം എങ്ങനെയാണ്‌ പരിഹരിക്കപ്പെടേണ്ടതെന്ന്‌ 
ആര്‍ച്ച്‌ ബിഷപ്‌ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ കാണി 
ച്ചുകൊടുത്തു. കലാപങ്ങള്‍ക്ക്‌ തിരികൊളുത്തുകയല്ല, തീ 


കെടുത്തുകയാണ്‌ ക്രൈൈസ്തവധര്‍മം എന്ന ബോധ്യ 
മാണ്‌ സഭാ നേതാക്കളെ എന്നും നയിച്ചത്‌. വൈകാരിക 
മായ ചില പ്രതികരണങ്ങള്‍ എപ്പോഴെങ്കിലും ഉണ്ടായി 
ട്ടുണ്ടെങ്കില്‍ അതു വളര്‍ന്നുവഷളാകാതെ സൂക്ഷിക്കാനും 
കഴിഞ്ഞിട്ടുണ്ട്‌. സുല്‍ത്താന്‍ ബത്തേരിയിലെ പഴശിരാജ 
കോളജ്‌ മലങ്കര കത്തോലിക്ക സഭ വിലയ്ക്കു വാങ്ങിയ 
പ്പോള്‍ അതിന്റെ പേരു മാറ്റുമെന്ന്‌ വിചാരിച്ച അനേകരു 
ണ്ട്‌. എന്നാല്‍ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാതെ 
കേരള മണ്ണിന്റെ വീരപുത്രന്റെ സ്മാരകമായി നില 
നിര്‍ത്താനാണ്‌ സഭ തീരുമാനിച്ചത്‌. ഇങ്ങനെ ഒട്ടേറെ ഉദാ 
ഹരണങ്ങള്‍ ചുണ്ടിക്കാണിക്കാനുണ്ട്‌. ഭാഷാടിസ്ഥാന 
ത്തില്‍ രുപീകരിക്കപ്പെട്ട കേരള സംസ്ഥാനത്തിന്റെ ഉന്ന 
മനത്തിന്‌ ക്രൈസ്തവ സമൂഹം നല്‍കിയ സംഭാവനക 
ളെപ്പറ്റി ആഴത്തിലുള്ള ഒരു പഠനത്തിന്‌ സമയമായിക്ക 
ഴിഞ്ഞു. അതിബൃഹത്തായ ഒരു സംരംഭം ആണത്‌. ഏറെ 
മനുഷ്യാധ്വാനവും ധനവും ആവശ്യമായ പദ്ധതി. സമീപ 
ഭാവിയില്‍ അതു യാഥാര്‍ഥ്യമാകുമെന്നുതന്നെ 
പ്രതീക്ഷിക്കാം. കേരള സമൂഹത്തില്‍ ക്രൈസ്തവ സഭ 
കളുടെ സ്വാധീനത്തെപ്പറ്റി ഖു പരാമര്‍ശിച്ചുപോകാന്‍ 
മാത്രമേ ഈ ലേഖനത്തിലൂടെ സാധിച്ചിട്ടുള്ളു. പരാമർശി 


മദ്ബഹായിലെ മാലാഖമാര്‍ 
hme റിയാന്‍ കത്തോപിക്കാ സഭയെ 
കക്ക, രം 9820 Se 


ക്കപ്പെടാതെ പോയ വിഷയങ്ങളേറെയുണ്ടെന്ന ക്ഷമാപ 
ണത്തോടെ അവസാനിപ്പിക്കട്ടെ. 


അനുബന്ധം 


സാമൂഹിക പുരോഗതിയുമായി ചേര്‍ത്തുവായിക്കേ 
ണ്ടുന്ന ഒന്നാണ്‌ കേരളത്തിലെ ഭവനനിര്‍മാണ മേഖല 
യില്‍ ലാറി ബേക്കര്‍ എന്ന വിദേശി വരുത്തിയ മാറ്റം. 
വന്‍ നിര്‍മാണച്ചെലവ്‌ കാരണം വീട്‌ ഒരു സ്വപ്നമായി 
മാത്രം കരുതിയിരുന്ന മധ്യവര്‍ഗത്തിന്റെ മുന്നിലേക്ക്‌ 
ചെലവ്‌ കുറഞ്ഞ വീടെന്ന ആശയവുമായി ലാറി ബേക്കര്‍ 
മുന്നോട്ടുവന്നു. ഹിമാലയ മലനിരകളിലെ ഗ്രാമങ്ങളില്‍ 
സാമൂഹിക സേവനപ്രവര്‍ത്തനവുമായി കഴിഞ്ഞിരുന്ന 
അദ്ദേഹത്തെ കേരളത്തിലേക്ക്‌ കൊണ്ടുവന്നത്‌ ആര്‍ച്ച്‌ 
ബിഷപ്‌ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ ആയിരുന്നു. 
ബേക്കറുടെ ആശയങ്ങള്‍ പ്രാവര്‍ത്തികമാക്കാന്‍ ഗ്രിഗോ 
റിയോസ്‌ തിരുമേനി കൂടെനിന്നു. ഇന്നും കേരളത്തിലെ 
ഭവന നിര്‍മാണ മേഖലയില്‍ ബേക്കറുടെ നിര്‍മാണ രീതി 
പിന്തുടരുന്ന അനേകരുണ്ട്‌. ബേക്കര്‍ ശൈലി എന്ന 
പ്രയോഗം തന്നെ അങ്ങനെ രൂപം കൊണ്ടതാണല്ലോ. 


മര്‍ബഹായിലെ 
മാലാഖമാര്‍ 


(രണ്ടാം പതിപ്പ്‌) 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയില്‍ 
മദ്ബഹായില്‍ ശുശ്രൂഷചെയ്യുന്നവര്‍ക്ക്‌ സഹായക 
മായ ഗ്രന്ഥമാണ്‌ മദ്ബഹായിലെ മാലാഖമാര്‍. 
മദ്ബഹാ ശുശ്രൂഷകരുടെ പദവിയുടെ മഹത്വവും, 
ലക്ഷ്യവും, അര്‍ത്ഥവും, പ്രായോഗികമായി അവര്‍ 
നിര്‍വഹിക്കേണ്ട കാര്യങ്ങളും ഈ ഗ്രന്ഥത്തില്‍ പ്രതി 
പാദിക്കുന്നു. Ignatius Centre, Pattom, Bethany Stores, 
Nalanchira, Bethany Book Stall, Pathanamthitta, 
Assumption Conference Book Stall (Cathedral Com- 
pound Store, Pattom), St. Mary’s Malankara Seminary, 
Trivandrum എന്നിവിടങ്ങളില്‍ ലഭ്യമാണ്‌. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


—ST.MARY'S * 
aren OEY sono 
oe PATTOM 


അരിവട (19010) കേരളം 


6 കരരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്നും എവിടെയും ശ്രദ്ധേയ 
മാണ്‌. പ്രൈമറി മുതല്‍ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അതിപ്രശസ്ത 
മായ സ്ഥാപനങ്ങള്‍ വരെ അതിലുണ്ട്‌. ക്രൈസ്തവ സമൂഹം ഈ രംഗത്ത്‌ 
നടത്തിയ ചുവടുവയ്പ്പുകള്‍ വിസ്മരിക്കാനാവില്ല. സാക്ഷരകേരളം സുന്ദര 
കേരളമായത്‌ ഒറ്റ ദിവസം കൊണ്ടല്ല. ഒരു നൂറ്റാണ്ടിനപ്പുറത്ത്‌ അദ്ധ്വാനം 
അതിനായി നല്‍കിയിട്ടുണ്ട്‌. കേരളം ഇന്ന്‌ സമ്പൂര്‍ണ സാക്ഷരത കൈ 
വരിക്കുമ്പോള്‍ പ്രധാനമായും അതിനുള്ള കടപ്പാട്‌ ഇവിടുത്തെ ക്രൈസ്തവ 
സമൂഹത്തോടാണ്‌. 

മാവേലിക്കര പീറ്റ്‌ മെമ്മോറിയല്‍ ട്രെയിനിംഗ്‌ കോളജിന്റെ 

മുന്‍ പ്രിന്‍സിപ്പല്‍ ഡോ. അശോക്‌ അലക്‌സ്‌ ഫിലിപ്പ്‌, 

കേരള സര്‍വകലാശാല മുന്‍ പ്രോ വൈസ്‌ ചാന്‍സിലര്‍, മഹാത്മാ 
ഗാന്ധി സര്‍വകലാശാല വൈസ്‌ ചാന്‍സിലര്‍ എന്നീ നിലകളില്‍ 
പ്രവര്‍ത്തിച്ച ഇപ്പോഴത്തെ കേന്ദ്ര ന്യൂനപക്ഷ വിദ്യാഭ്യാസ 
കമ്മീഷനംഗം ഡോ. സിറിയക്‌ തോമസ്‌, 

കേരള ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും അനേകം 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയമോപദേശകനുമായ 

അഡ്വ. കുര്യന്‍ ജോര്‍ജ്‌ കണ്ണന്താനം 


എന്നിവര്‍ വിഷയം വിലയിരുത്തുന്നു. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


വിദ്യാഭ്യാസത്തിലേക്കുള്ള 


പരിവര്‍ത്തനങ്ങള്‍ 


AO (Bos, മസ്തിഷ്കം, കൈകള്‍ എന്നിവയുടെ 
സമീകരണത്തിനായുള്ള വിദ്യാഭ്യാസത്തിലൂടെ പുത്തന്‍ 
ചിന്തകള്‍ക്ക്‌ തുടക്കമിട്ടതാത്വികാചാര്യന്‍മാര്‍തുടര്‍ 
സഞ്ചാരത്തിന്റെ ഇടങ്ങളെയും, അവസരങ്ങളെയും 
പ്രത്യേകമായി അടയാളപ്പെടുത്തുകയാണ്‌. ഭാരതത്തിന്റെയും 
വിശിഷ്യാ കേരളത്തിന്റെയും സാമൂഹിക സാംസ്കാരിക 
നിര്‍മിതിയില്‍ ക്രൈസ്തവസഭകളും സഭാ സ്ഥാപനങ്ങളും 
ക്രൈസ്തവ കുടുംബങ്ങളും നല്‍കിയ സംഭാവനകള്‍ 
വിദ്യാഭ്യാസത്തിന്റെ (പഭയില്‍ തെളിച്ചെഴുതുവാന്‍ 
ശ്രമിക്കുകയാണ്‌ ലേഖകന്‍. 


ഡോ. അശോക്‌ അലക്സ്‌ ഫിലിപ്പ്‌ 


പീറ്റ്‌ മെമ്മോറിയല്‍ ട്രെയിനിംഗ്‌ കോളജ്‌, മാവേലിക്കര 


പരിവര്‍ത്തനത്തിനായുള്ള അഭിവാഞ്ചയുള്ള 
ജനതതികളുടെ സര്‍ഗാത്മക ഇടപെടലാണ്‌ 
വിദ്യാഭ്യാസം. 


“ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത്‌ അതിന്റെ 
ഫലങ്ങള്‍ കൊണ്ടാണ്‌” എന്നത്‌ ബൈബിള്‍ ഭാഷ്യം. 
ഈ തിരുവചന സത്യത്തെ അറിയാമെങ്കിലും അംഗീകരി 
ക്കാനുള്ള മനസ്സ്‌ നാം നിര്‍മിച്ചെടുക്കുക തന്നെ വേണം. 
എറിക്‌ ഫ്രേം എന്ന മനഃശാസ്ത്രജ്ഞന്‍ ആശയങ്ങള്‍ 
നിര്‍മിച്ചെടുക്കാനുള്ള മനസ്സിന്റെ കഴിവിനെ പരാമർശി 
ക്കുകയും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളില്‍ ഒന്നായി 
നിര്‍ണയിക്കുകയും ചെയ്യണം. ഭാരതീയ സാംസ്കാരിക 
പൈതൃകത്തെയും ലോകതത്വസംഹിതകളെയും 
അപഗ്ര്രിച്ച നമ്മുടെ രാഷ്ര്രപതിയായിരുന്ന ഡോ. എസ്‌. 
രാധാകൃഷ്ണന്‍, “സേവനത്തിലും സ്നേഹത്തിലും 
ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന സഭകളെക്കുറിച്ചും 
ക്രിസ്തുവിശ്വാസത്തിന്റെ ഉല്‍കൃഷ്ടഭാവത്തെക്കുറിച്ചും” 
പഠിപ്പിക്കുന്നുണ്ട്‌. അനേകം തത്വസംഹിതകളും പ്രത്യയ 
ശാസ്‌ (തങ്ങളും (പചരിക്കുമ്പോഴും ക്രിസ്തീയ 
സമീപനങ്ങളുടെ സവിശേഷതകള്‍ സൂര്യതേജസ്സ്‌ 
പോലെ ഉയര്‍ന്നു നില്‍ക്കുന്നുവെന്ന്‌ പറഞ്ഞത്‌ 
ഡോ. എ.പി.ജെ. അബ്ദുള്‍കലാം.അയലത്തുകാരന്റെയും 
അപരന്റെയും അടുപ്പില്‍ പുക ഉയരുന്നുണ്ടോ എന്ന്‌ 
നിരന്തരം അന്വേഷിക്കുവാന്‍ പ്രേരിപ്പിച്ചത്‌ ക്രിസ്തു 
വിന്റെ വചനങ്ങളാണ്‌ എന്ന്‌ പ്രഭാഷകനും മുന്‍മന്ത്രി 
യുമായ മുല്ലക്കര രത്നാകരന്‍. ഭാരതത്തിന്റെ മനസ്സ്‌ 
യേശുവിന്റെ ഗിരിപ്രഭാഷണങ്ങളോടൊത്ത്‌ ശ്രദ്ധിക്കുന്നു 
ണ്ടെന്ന്‌ പറഞ്ഞത്‌ നമ്മുടെ രാഷ്ര്രപിതാവായ 
മഹാത്മാഗാന്ധിയാണ്‌. “ക്രൈസ്തവന്‍” എന്ന്വിവക്ഷി 
ക്കുന്ന ആശയസംഹിതകളും ലോകത്തിന്‌ നല്‍കിയ 
സ്വാധീനം വിദ്യാഭ്യാസ മേഖലയുടെ പശ്ചാത്തലത്തില്‍ 
അപഗ്രഥിക്കുവാനുള്ള എളിയ ശ്രമമാണ്‌ ഈ ലേഖന 
ത്തിന്റെ പശ്ചാത്തലം. 


നവീകരണത്തിന്റെ മേലൊഴുക്കുകള്‍ 


ജീര്‍ണിച്ച സാമൂഹിക-രാഷ്ര്രീയ മേഖലകള്‍ക്ക്‌ 
പുതുജീവന്‍ നല്‍കുന്ന നവീകരണത്തിന്റെ പാഠങ്ങള്‍ 
വിവിധ സാംസ്കാരികധാരകളിലൂടെ ലോകത്തിന്‌ 
ലഭിച്ചിട്ടുണ്ട്‌. കുത്തിയൊഴുകുന്ന നദിക്കരയില്‍ അനാഥ 
മായി ഉപേക്ഷിച്ചുപോയ ചോരക്കുഞ്ഞിനെ ബ്രിഡ്ജസ്‌ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


(പാലം) എന്ന്‌ പേര്‍ നല്‍കി വളര്‍ത്തി, പഠിപ്പിച്ച്‌ 
സ്വയത്രാണനത്തിനായി സജ്ജമാക്കിയ പേരറിയാത്ത 
മിഷനറിയെ നമുക്കറിയില്ല. ലോകത്തിലെ പതിനാല്‌ 
ഗോത്രവിഭാഗങ്ങളുടെ തനത്ഭാഷയും, കലകളും 
സംരക്ഷിക്കുന്നതില്‍ ശ്രദ്ധേയ പങ്കുവഹിച്ചത്‌ തോമസ്‌ 
ബ്രിഡ്ജ്‌ എന്ന മനുഷ്യസ്നേഹിയാണ്‌ ചരിത്രത്തില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന ആഫ്രിക്കയുടെ തെക്കെ 
അറ്റത്ത്‌ ശുഭ്രപതീക്ഷയുടെ മുനമ്പ്‌ ചുറ്റി സഞ്ചരിക്കുന്ന 
സഞ്ചാരികള്‍ക്ക്‌ വെളിച്ചം കത്തിച്ച്‌ കപ്പലപകടത്തില്‍ 
നിന്ന്‌ രക്ഷിച്ചിരുന്ന ക്രൈസ്തവ സന്യാസികൂട്ടരെ 
നമുക്കറിയില്ല. ശുഭരരതീക്ഷയുടെ തുറമുഖത്തിന്റെ 
മുന്‍പിലത്തെ നാമം ദുര്‍മരണങ്ങളുടെ തുറമുഖമെന്നാ 
യിരുന്നു എന്നറിയുന്നവര്‍ വിരളമാണ്‌. ക്രിസ്തുനാമ 
ധാരികളായ ഒരുപറ്റം ചെറുപ്പക്കാര്‍ അനേകരെ അപകട 
ങ്ങളുടെ ആഴക്കയങ്ങളിൽ നിന്ന്‌ രക്ഷിച്ചതിനാലാണ്‌ 
സഞ്ചാര സാദ്ധ്യതകള്‍ തുറന്നത്‌ എന്ന്‌ ഇന്ന്‌ നാം 
മനസ്സിലാക്കുന്നു. അനാചാരങ്ങളുടെയും അന്ധവിശ്വാസ 
ങ്ങളുടെയും ആര്‍ത്തലയ്ക്കുന്ന തിരമാല സമാനമായ 
ജീവിതസാഹചര്യങ്ങളില്‍ പ്രത്യാശ നല്‍കി എന്നതാ 
യിരുന്നു വിദ്യാഭ്യാസ്രപവര്‍ത്തകര്‍ ചെയ്തത്‌. 


മൊറേറിയന്‍ ചിന്തകനായ ജോണ്‍ ആമോസ്‌ 
കൊമേനിയസ്‌ മനുഷ്യന്റെ വളര്‍ച്ചാഘട്ടങ്ങളില്‍ 
സ്വാധീനം ചെലുത്തുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ച്‌ 
പ്രതിപാദിക്കുന്നുണ്ട്‌. ആധുനിക വിദ്യാഭ്യാസ സമൂഹ 
ത്തിന്‌ രൂപം നല്‍കിയ ക്രരെസ്‌ തവമിഷനറിമാര്‍ 
വംശീയമായും, വര്‍ഗീയമായും, ചിന്തിക്കുവാനല്ല, 
പ്രത്യുത, ദൈവത്തിന്റെ മക്കളായ മനുഷ്യവംശത്തിന്റെ 
ആശയവിനിമയം, ആശയവിതരണശേഷി, പ്രശ്നപരിഹ 
രണരീതികള്‍, മികവിനായുള്ള ഒരുക്കങ്ങള്‍, സുരക്ഷ 
യിലൂന്നിയ പുരോഗതി എന്നീ മേഖലകളില്‍ ശ്രദ്ധിക്കു 
ന്നതിന്‌ സഹായിക്കുകയായിരുന്നു. 


പരിശുദ്ധ അരൂപിയുടെ ശക്തി സ്വീകരിച്ചവര്‍ 
ആദിമനൂറ്റാണ്ട്‌ മുതല്‍ ആര്‍ജിച്ച സിദ്ധികളും കഴിവുകളും 
യുദ്ധങ്ങളിലും പ&്രകൃതിദുരന്തങ്ങളിലും, കൂട്ടപലായന 
ങ്ങളിലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാന്‍ ക്രൈസ്തവ 
ഗ്രാര്‍ത്ഥനാസന്യസ്ത സമൂഹങ്ങള്‍ വഹിച്ച പങ്ക്‌ 
നിസ്സീമമാണ്‌. 


കേരളസമൂഹത്തിന്‌ സുകൂളുകളിലൂടെ നല്‍കിയ 
സംഭാവനകള്‍ വിലയിരുത്തുവാന്‍ 1000 പേജുകളെങ്കിലും 
വേണ്ടിവരും. ലഘുവായ വിവരണത്തിലൂടെ ഈ ദിശയി 
ലുള്ള ചില ചിന്തകള്‍ക്കും ഗവേഷണങ്ങള്‍ക്കും 
മുന്‍ഗണന നല്‍കുവാന്‍ നമുക്ക്‌ കഴിയട്ടെ. 


1. പ്രതേകിച്ച്‌ ഒരു സമയ്രകമമോ, പദ്ധതികളോ 
ഇല്ലാതെ ജീവിച്ച സമൂഹത്തിന്‌ സമയബന്ധിതമായി 
പ്രവര്‍ത്തിക്കുന്നതിന്റെയും, കാര്യ്രാപ്തിയുടെയും 
പാഠങ്ങള്‍ ഈപചാരിക പഠനത്തിലൂടെ നല്‍കി. 

2. “സ്‌കൂള്‍” എന്ന അത്ഭുതകരമായ പദ്ധതിയിലൂടെ 
ചിട്ടയും, അടുക്കുമുള്ള സമൂഹസൃഷ്ടിക്കായും, 
സാമൂഹിക്രകമത്തിനായും ജനതയെ ഒരുക്കി. 

3. “സ്കൂളിലേക്ക്‌ കുട്ടികളെ അയക്കുക” എന്നത്‌ 
മാതാപിതാക്കളുടെ കടമയായി തിരിച്ചറിയാതെ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


10. 


11. 


12. 


13. 


15. 


യിരുന്ന സമൂഹത്തില്‍ കുഞ്ഞുങ്ങളെ വളര്‍ത്തേണ്ട 
തിന്റെയും അവര്‍ക്ക്‌ നല്കേണ്ട ശിക്ഷണത്തി 
ന്റേയും അനിവാര്യത പഠിപ്പിച്ചു. 
“മാതാപിതാക്കള്‍” എന്ന്‌ ഇന്ന്‌ കരുതുന്ന 
രീതിയിലല്ലായിരുന്നു ഗ്രാമങ്ങളിലെ കുടുംബങ്ങ 
ളുടെ വിന്യാസം. കുഞ്ഞുങ്ങളെ വളര്‍ത്തുന്ന 
തിലും, കുടുംബത്തിന്റെ വളര്‍ച്ചയും, കുടുംബാംഗ 
ങ്ങളുടെ ആരോഗ്യപരിപാലനത്തിലും മാതാവി 
ന്റെയും, പിതാവിന്റെയും ധര്‍മം പഠിപ്പിച്ചു. 


കുടുംബങ്ങള്‍ സമൂഹത്തിന്റെ ഘടകമാണെന്ന 
ബോദ്ധ്യം വളര്‍ത്തിയെടുത്തു. 


തൊഴില്‍പരമായും ജാതിയധിഷ്ഠിതമായും 
വിഭജിക്കപ്പെട്ടിരുന്ന സമൂഹത്തിന്‌ ഐക്യത്തി 
ന്റെയും ക്രിസ്തുവിലുള്ള പുനരൈകൃത്തിന്റെയും 
പാഠങ്ങള്‍ നല്‍കി. 

ശ്രാന്താലയം ആകാമായിരുന്ന സമൂഹത്തെ 
ആപല്‍കരമായ അപമാനവീകരണത്തില്‍ നിന്നും 
രക്ഷിച്ചു. 


സ്കൂളുകളില്‍ അവലംബിച്ച പാഠ്യപദ്ധതിയിലൂടെ 
ആശയ്രപചരണത്തിന്‌ സാദ്ധൃതകളുണ്ട്‌ എന്ന്‌ 
മനസ്സിലാക്കി. 

സമയ്രകമവും സൂചികയും പഠനപുരോഗതി 
വിലയിരുത്തുക എന്നതിലുപരി, ഒരു വ്യക്തിയില്‍ 
അന്തര്‍ലീനമായ നേടിയെടുക്കുവാനുള്ള കഴിവിനെ 
പ്രോജ്വലിപ്പിച്ചു. 


ക്ലാസ്മുറി പഠനത്തിലൂടെ സംഘബോധം 
വളര്‍ത്തുകയും അപരനും ചേരുന്നതാണ്‌ വളര്‍ച്ചക്ക്‌ 
ആധാരം എന്ന ബോദ്ധ്യം വളര്‍ത്തി. കൂടാതെ 
ഓരോ മനുഷ്യനിലും അന്തര്‍ലീനമായ ബന്ധങ്ങള്‍ 
ക്കായുള്ള അഭിപ്രേരണയെ വളര്‍ത്തിയെടുത്തു. 


ആധുനിക പഠനത്തിലൂടെ പെരുമാറ്റം രൂപപ്പെടുത്താ 
വുന്നതാണ്‌ എന്ന്‌ മനസ്സിലാക്കുകയും, സാമൂഹിക 
മര്യാദകള്‍ പഠിപ്പിക്കുകയും ചെയ്തു. 

ഏത്‌ ജോലിയും മാന്യമാണ്‌, ഏത്‌ മനുഷ്യനും 
വിലയുള്ളതാണ്‌. ഏത്‌ മനുഷ്യന്റെയും ആത്മാവ്‌ 
അമൂല്യമാണ്‌ തുടങ്ങിയ മുല്യബോധങ്ങള്‍ സാമൂഹിക 
തിരുത്തലുകള്‍ക്ക്‌ തുടക്കം കുറിച്ചു. 

നൈപുണികള്‍ പഠിപ്പിക്കുകയും, പരിശീലനം 
നല്‍കുകയും ചെയ്യുമ്പോള്‍ വ്യക്തികള്‍ സ്വയം 
മൂല്യനിര്‍ണയം നടത്തുകയും വ്ൃക്തിത്വവിക 
സനത്തിന്റെ ആദ്യപാഠങ്ങള്‍ പഠിക്കുകയും ചെയ്യുന്ന 
തിനിടയാക്കി. 

തൊട്ടുകൂടായ്മയും, തീണ്ടലും ഉണ്ടായിരുന്ന 
സമൂഹത്തില്‍ ക്രൈസ്തവമിഷനറിമാരാണ്‌ വിവിധ 
ജാതി-മത വിഭാഗങ്ങളിലുള്ളവരുടെ ഭവന സന്ദര്‍ 
ശനം തുടങ്ങിവെച്ചത്‌. 

“സ്കൂള്‍” സൃഷ്ടിക്കുന്ന പൊതുബോധത്തി 
ലൂടെയും, സാമാന്യ ജ്ഞാനത്തിലൂടെയും ചൂഷണോ 
പാധികളെ തിരിച്ചറിയുകയും, സാമൂഹികബന്ധ 
ങ്ങള്‍ക്കായി വ്യക്തികളെ വളര്‍ത്തുകയും ചെയ്തു. 


16. ദൈവാലയങ്ങളിലും ആരാധനാകേന്ദ്രങ്ങളിലും 
ഉണ്ടായിരുന്ന മണിനാദത്തിന്റെ സ്പന്ദനങ്ങളാല്‍ 
വിദ്യാരംഭത്തിലും, വിദ്യായോധനത്തിന്റെ അന്ത്യ 
ത്തിലും മനസ്സുകളില്‍ പുതിയതും പുതുക്കിയതു 
മായ ശ്രേണീകരണം സൃഷ്ടിച്ചു. 


17. ശാസ്ര്രവിഷയങ്ങളിലൂടെ പ്രപഞ്ചം, സൂര്യന്‍, 
ചന്ദ്രന്‍ എന്നിവയെക്കുറിച്ച്‌ അറിയിപ്പുകള്‍, യുക്തി 
പരമായ തീരുമാനങ്ങള്‍ എടുക്കുന്നതിന്‌ പ്രേരിപ്പി 
ക്കുകയും ചെയ്തു. 

18. ഒന്നിന്‌ പിറകെ പലതായ പദ്ധതികളിലൂടെയും 
വിഷയപഠനത്തിലുടെയുംആശയരുപീകരണത്തിനും, 
ആശയവിനിമയത്തിനും, പ്രശ്നപരിഹരണത്തിനും, 
മികവാര്‍ന്ന കൃത്യനിര്‍വഹണത്തിനും സ്കൂള്‍ 
അവസരം ഒരുക്കി. 


19. ഐകൃഭാരതത്തിന്റെ അലയൊലികള്‍ക്കായി 
മനസ്സിനെ രൂപപ്പെടുത്തുകയും രാഷ്രരം എന്ന 
സംഘമനസ്സ്‌ വികസിപ്പിക്കുകയും ചെയ്തു. 

സ 

20. സ്വാതന്ത്യം, അവസരസമത്വം, ഉപജീവനം, 
പൊതുമര്യാദകള്‍ എന്നിവയുമായി ബന്ധപ്പെട്ട 
അവബോധങ്ങള്‍ രൂപപ്പെടുത്തുന്നതിന്‌ സ്ഥാപന 
വല്‍കൃതമായ പഠനം ഇടയാക്കി. 


മാക്സ്‌ വീബര്‍ ഇന്‍സ്റിറ്റ്യൂട്ട്‌ ഓഫ്‌ സോഷ്യല്‍ 
റിസര്‍ച്ച്‌ പുറത്തിറക്കിയ പഠനത്തില്‍ (2015) “ഉന്നത 
വിദ്യാഭ്യാസത്തിന്റെ പത്തുകല്‍പനകള്‍” എന്ന പേരില്‍ 
അറിയപ്പെടുന്ന ഗുണപരമായ മാറ്റങ്ങളെക്കുറിച്ച്‌ 
പറയുന്നു. താഴെപ്പറയുന്ന പട്ടിക അപൂര്‍ണമെങ്കില്‍ 
കൃത്യമായ വീക്ഷണം രൂപപ്പെടുന്നതിന്‌ ഉപകരിക്കുന്നു. 

1. സ്വതന്ത്രമായ ചിന്തയും, ബോദ്ധ്യവും ജാതി-മത- 
വര്‍ഗത്തിനുപരിയായ വിചാരബോദ്ധ്യങ്ങള്‍ 
രൂപപ്പെടുന്നു. 

2. ദേശീയ കാഴ്ചപ്പാടും, കരുതലും പ്രാദേശിക 
താല്‍പര്യങ്ങള്‍ക്കുപരിയായ രാഷ്ട്ര സങ്കല്‍പ 
ങ്ങള്‍ വളര്‍ന്നു വന്നു. 

3. മൂല്യവര്‍ദ്ധിത സേവനങ്ങളും, താല്‍പര്യങ്ങളും 
സേവനങ്ങള്‍ കാര്യക്ഷമമാക്കുകയും, പൊതുതാല്‍ 
പര്യങ്ങള്‍ സൃഷ്ടിക്കുകയും ചെയ്യുന്നു 

4. അന്തര്‍ദ്ദേശീയ വീക്ഷണവും, പുരോഗതിയും 
ലോകത്തെ ഒരു കുടുംബമായി കാണുന്നു 


5. ശാസ്ത്രപരതയും, അഭിഭാവങ്ങളും യുക്തിപരമായി 
ചിന്തിക്കുവാനും, അന്ധവിശ്വാസങ്ങളെ ഉപേക്ഷി 
ക്കുവാനും കഴിയുന്നു 

6. പരിസ്ഥിതി അവബോധവും, സുസ്ഥിരവികസനവും 
മനുഷ്യരുടെയും സകല ജീവജാലങ്ങളുടെയും 
നിലനില്‍പും സുസ്ഥിര വികസനത്തിനായുള്ള 
അഭിവാഞ്ചകളും വളരുന്നു. 

7. പാരസ്പര്യവും സ്വയത്രാണനവും പ്രകൃതി, വസ്തു, 
മനുഷ്യന്‍ തുടങ്ങി എല്ലാ കാര്യങ്ങളോടുള്ള 
പ്രതികരണം രൂപപ്പെടുന്നു. 

8. നൈപുണ്യവികസനവും കഴിവുകളും മാനവശേഷി 
വികസനവും, മനുഷ്യവിഭവ സൂചികകളും 
നൈപുണ്ൃപഠനത്തിലൂടെയും ആര്‍ജ്ജിക്കലു 
കളിലൂടെയും കഴിവുകളായി രൂപപ്പെടുന്നു. 

9. പരിശീലനവും, ഗവേഷണവുംപുതിയ പഠനത്തിനാ 
യുള്ള അന്വേഷണവും പുതിയ പാഠങ്ങള്‍ക്കായുള്ള 
ഗവേഷണവും ത്വരിതപ്പെടുത്തുന്നു. 


10. മൂല്യവും, മൂല്യവര്‍ദ്ധിത പ്രവൃത്തികളും നിത്യമായ 
മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവും,ജീവിതത്തിന്റെയും, 
പഠനത്തിന്റെയും മികവ്‌ വര്‍ദ്ധിപ്പിക്കുന്നു. 
മേല്‍പ്രസ്‌ താവിച്ച ഓരോ ഘടകത്തിനും 10 

ഉപപിരിവുകളും വിശദമായ ചോദ്യാവലിയും ഉണ്ടായി 
രുന്നു. ദത്തങ്ങളെ വര്‍ഗീകരിക്കുകയും, അപ്ഗ്രഥിക്കു 
കയും മാത്രമല്ല, വ്യാഖ്യാനിക്കുവാനും പ്രസ്തുത പഠനം 
പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ചുരുക്കത്തില്‍ 100 ഘടന 
കളെയും ഘടകങ്ങളെയും കോര്‍ത്തിണക്കിയുള്ള 
പഠനത്തിലാണ്‌ ഉന്നതവിദ്യാഭ്യാസത്തിന്‌ ഇനിയുള്ള 
കേരളസമൂഹം നല്‍കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച്‌ നാം 
തിരിച്ചറിയുന്നത്‌. 

കേവലം പ്രക്രിയാധിഷ്ഠിതമായ വ്യവഹാരമായി 
മാര്തം ഉന്നതവിദ്യാഭ്യാസത്തെ കാണരുതെന്നും 
സമൂഹത്തില്‍ അവിടവിടെയായി (്പതൃക്ഷപ്പെടുന്ന 
ശിഥിലീകരണ പ്രവണതകള്‍ അപമാനനവികരണത്തിന്‌ 
വഴിവെയ്ക്കുമെന്നും, സനാതന മൂല്യങ്ങള്‍ക്കും, 
അന്താരാഷ്ട്ര മര്യാദകള്‍ക്കും വിധേയമായ പഠന 
രീതികള്‍ ഉല്‍പന്നത്തിന്റെയും, ഉപയോഗത്തിന്റെയും 
മാറ്റ്‌ വര്‍ദ്ധിപ്പിക്കുമെന്നും പഠനത്തോടനുബന്ധിച്ചുള്ള 
സംവാദത്തില്‍ വിദ്യാഭ്യാസ വിചക്ഷണന്‍മാര്‍ അഭിപ്രായ 
ഐകൃത്തില്‍ എത്തുകയുണ്ടായി. സവിശേഷമായ 
കാര്യം, ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 
മികവാര്‍ന്ന നേതൃത്വം ദശകത്തിന്റെ മാവനവിഭവശേഷി 
വര്‍ദ്ധിപ്പിക്കുന്നതിന്‌ ഉതകുന്നു എന്നതാണ്‌. 

“സ്വകാര്യ സംരംഭകര്‍” എന്ന പൊതുനാമത്തില്‍ 
അറിയപ്പെടുമ്പോള്‍ പലപ്പോഴും ഉന്നതവിദ്യാഭ്യാസ 
രംഗത്തെ ജ്യോതിര്‍ഗോളങ്ങളായ ക്രൈസ്തവ 
സ്ഥാപനങ്ങള്‍ തിരിച്ചറിയാതെ പോകുന്നതായും 
ആയതിനാല്‍ കോര്‍പറേറ്റ്‌ സംരംഭകരുടെ ഇത്തരം 
തന്ത്രങ്ങളെ അതിജീവിക്കുവാന്‍ പൊതു നന്മക്കായുള്ള 
പഠന-ഗവേഷണ കണ്‍സോര്‍ഷ്യത്തിന്‌ രൂപം നല്‍കണ 
മെന്നും ഇന്‍ഡ്യന്‍ എജ്യൂക്കേഷന്‍ കോണ്‍ഗ്രസില്‍ 
ഡോ. ജെ. എസ്‌. പരംജ്യോതി, ഡോ. മഹാവീര്‍ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


പാണ്ഡെ തുടങ്ങിയ ചിന്തകന്‍മാര്‍ അഭിപ്രായ 
പ്പെടുകയുണ്ടായി. 

ഉന്നതവിദ്യാഭ്യാസവും ദേശീയ വികസനവും 
പരസ്‌ പരബന്ധിതങ്ങളായ യാഥാര്‍ത്ഥ്യങ്ങളാണ്‌. 
ഉന്നതവിദ്യാഭ്യാസത്തിന്റെ ഓന്നത്യം രാഷ്ട്രത്തിന്റെ 
ശീല കവചങ്ങള്‍ രുപപ്പെടുന്നതിനുള്ള മുന്നൊരുക്കം 
എന്നതാണ്‌. “വിദ്യാഭ്യാസം രാഷ്ട്രത്തിന്റെ കവചം” 
എന്ന്‌ എഡ്മണ്ട്‌ ബര്‍ക്‌ അഭിപ്രായപ്പെട്ടത്‌ ഈ 
ദിശയിലുള്ള വിചാരങ്ങളുടെ നാന്ദി കുറിക്കലായിരുന്നു. 
ആല്‍ഫ്രഡ്‌ നോര്‍ത്ത്‌ വൈറ്റ്ഹെഡ്‌ എന്ന വിശ്വചിന്ത 
കനാണ്‌ ഉന്നതവിദ്യാഭ്യാസത്തിലൂടെ വ്യക്തിയും 
സമൂഹവും ആര്‍ജിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ച്‌ ആധുനിക 
ലോകത്തെ പഠിപ്പിച്ചത്‌ ഗ്രീക്ക്‌ -റോമന്‍ സംസ്കാര 
ങ്ങളില്‍ രാഷ്ട്രത്തിനായി വ്യക്തികളെ ഒരുക്കണമെന്ന്‌ 
പ്ലേറ്റോയും, വ്യക്തിഗുണങ്ങളിലൂടെയും കഴിവുകളി 
ലൂടെയും രാഷ്രര/ സാമൂഹിക വികസനം പ്രാപ്യ 
മാക്കാമെന്ന്‌ അരിസ്റ്റോട്ടിലും നിര്‍വചിക്കുകയുണ്ടായി. 
നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ട ഇത്തരം നിഷ്കര്‍ഷ 
കളിലൂടെയാണ്‌ വിദ്യാഭ്യാസത്തിന്റെ പരികല്‍പനകള്‍ 
രൂപപ്പെട്ടത്‌. അറിവ്‌ നിറവാര്‍ന്ന വിശാല സ്ഥലിക 
ളിലേക്ക്‌ ആനയിക്കുന്ന പഠനവും വേണമെന്ന്‌ വൈവിധ്യ 
മാര്‍ന്ന ഭാരത സംസ്കാരത്തിന്റെ അടരുകളില്‍ 
വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 


ഭാരതത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യം വൈ 
വിധ്യവും ചലനാത്മകവുമാണ്‌. സഹിഷ്ണുതയാര്‍ന്ന 
സ്ഥിതി സമത്വബോധത്തോടെ ലോകത്തെ നോക്കി 
ക്കണ്ട ജുഷിമാരില്‍ പലരും ബഹുതര വിശ്വാസ 
ങ്ങളുടെയും പൈതൃകങ്ങളുടെയും സൂക്ഷിപ്പുകാരാ 
യിരുന്നു. ജൂഷിമാര്‍ പൊതുബോധത്തെ സൂക്ഷ്മമായ 
തലങ്ങളില്‍ ഉണര്‍ത്തുന്നവരും, ആചാര്യന്‍മാര്‍ അപരന്‍ 
വേണ്ടി സഞ്ചരിക്കുന്നവരും, ഗുരുക്കന്‍മാര്‍ മറ്റുള്ളവരുടെ 
സത്യാന്വേഷണ വഴികളില്‍ പ്രഭ ചൊരിയുന്നവരും, 
അദ്ധ്യാപകര്‍ സൂരത-സൂക്തങ്ങളിലൂടെ ബോധനം 
നടത്തുന്നവരും, കളരി ആശാന്‍മാര്‍ പരിശീലനം 
നല്‍കുന്നവരും, ഭിഷുക്കള്‍ സ്തേോരത-സ്തുതി 
സംഗീതത്തോടെ ആശയ്രപചരണവും വിഭവസമാ 
ഹരണം നടത്തുന്നവരും ആണെന്നാണ്‌ വിവക്ഷ 
വൈവിധ്യമാര്‍ന്ന തലങ്ങളില്‍ സൂക്ഷ്മതയുടെ നിക്ഷേപ 
സാദ്ധ്യതകള്‍ കണ്ടെത്തുകയാണ്‌ വിദ്യാഭ്യാസം 
നിര്‍വഹിക്കുന്ന പരമ്രപധാനമായ ധര്‍മം. 

ബഹുഭാഷകളും,ബഹുസംസ്‌ കാരങ്ങളും, 
ബഹുസ്വരങ്ങളും ഉള്ള ഭാരതത്തില്‍ ക്രൈസ്തവ 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ എങ്ങനെ ആയിരിക്ക 
ണമെന്ന്‌ ആഴത്തിലുള്ള പഠനങ്ങള്‍ നൂറ്റാണ്ടുകള്‍ക്ക്‌ 
മുന്‍പ്‌ തന്നെ നടത്തിയവര്‍ ഏറെയായിരുന്നു. ആധുനിക 
വിദ്യാഭ്യാസത്തിന്‌ തമിഴ്നാട്ടിലെ തരംഗം പാടിയില്‍ 
നേതൃത്വം നല്‍കിയ ഷ്വാര്‍ട്സ്‌, കല്‍ക്കട്ടയില്‍ നിന്നും 
കേരളത്തിലെത്തിയ ബിഷപ്പ്‌ മിഡില്‍ടണ്‍, ബ്രിട്ടീഷ്‌ 
പാര്‍ലമെന്റില്‍ അടിമ നിരോധനം നിയമം പാസാക്കിയ 
വില്യം വില്‍ബര്‍ ഫോഴ്‌സിന്റെ അനുയായികള്‍, ചാര്‍ട്ടര്‍ 
ആക്ടിന്റെ (1833) നിഷ്കര്‍ഷയാലും, തിരുവിതാംകൂര്‍ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


രാജാവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം കേരളത്തില്‍ 
എത്തിയ ജോസഫ്‌ പീറ്റ്‌ തുടങ്ങിയവര്‍ വിദ്യാഭ്യാസം, 
ഭാഷ, പൊതുമര്യാദകള്‍, ഭൂമിശാസ്ര്തം എന്നിവയെ 
ക്കുറിച്ച്‌ എഴുതിയ പുസ്തകങ്ങളാണ്‌ വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങള്‍ എങ്ങനെയായിരിക്കണമെന്നതിന്റെ 
സൂചനകള്‍ നമുക്ക്‌ നല്‍കുന്നത്‌. അച്ചടിയും സാങ്കേ 
തിക വിദ്യയും വളര്‍ന്നതോടെ ബഞ്ചമിന്‍ ബെയ്ലിയും, 
വിശുദ്ധ ചാവറയച്ചനും നടത്തിയ ഇടപെടലുകള്‍ 
കേരളസമൂഹത്തെ വിദ്യാഭ്യാസത്തിനനുരൂപമായ 
ഇടമാക്കുന്നതില്‍ സഹായിച്ചു. 


വിദ്യാഭ്യാസം പുതിയ അറിവ്‌ നേടുന്നതില്‍ 
ഉപരിയായി അപ്രഗഥനപരമായ അനുഭവമാക്കുന്നതില്‍ 
ദൈവാലയങ്ങളിലെ പുള്‍പിറ്റ്‌ പ്രഭാഷണങ്ങള്‍ ജനതം 
സഹായിച്ചിരുന്നു. മസ്തിഷ്കത്തിന്റെ രണ്ട്‌ സഹജ 
സ്വഭാവങ്ങളായ അപ്രഗഥനവും വ്യാഖ്യാനവും 
വിദ്യാഭ്യാസ പ്രക്രിയയില്‍ അവതരിപ്പിക്കുന്നതിനും 
രപചാരിക വിദ്യാഭ്യാസത്തിലൂടെ കഴിഞ്ഞു. 


മാനസികമായ ഐകൃത്തെക്കുറിച്ചും, ഭൂമിശാസ്ത്ര 
പരമായ ഐക്യത്തെക്കുറിച്ചും ബോദ്ധ്യപ്പെടുത്തിയത്‌ 
ക്രൈസ്തവ മിഷനറി പാരമ്പര്യമായിരുന്നു. മദ്ധ്യകേരള 
ത്തില്‍ പ്രവര്‍ത്തിച്ചിരുന്ന മിഷനറിമാരാണ്‌ യഥാര്‍ത്ഥ 
ത്തില്‍ ഐക്യകേരളത്തിനായുള്ള സാദ്ധ്യതകള്‍ 
തുറന്നിട്ടത്‌. കോട്ടയം ആസ്ഥാനമാക്കി പ്രവര്‍ത്തിച്ച 
വരുടെ പ്രവര്‍ത്തനമേഖല അഷ്ടമുടി മുതല്‍ അരൂര്‍ 
വരെയും, തേവള്ളി (കൊല്ലം) മുതല്‍ കുന്നംകുളം 
വരെയുമായിരുന്നു. ആയതിനാല്‍ കൊച്ചി, മലബാര്‍, 
തിരവിതാംകൂര്‍ എന്നീ വിഭജനങ്ങള്‍ക്കുപരിയായി 
പ്രവര്‍ത്തിക്കുവാന്‍ പ്രേരിപ്പിക്കുകയും സഞ്ചാരത്തിലൂടെ 
വിദ്യാഭ്യാസത്തിന്‌ പ്രചാരണം നല്‍കുകയുണ്ടായി. 


കേരളത്തില്‍ ഇന്ന്‌ പഠനയാത്രകള്‍ സുലഭമാണ്‌. 
1834-ല്‍ സി.എം.എസ്‌. കോളേജില്‍ നിന്ന്‌ തൊട്ടടുത്ത 
(പാന്ത പ്രദേശങ്ങളിലെക്ക്‌ നടത്തിയ പഠനയാത്ര 
പഠിക്കുവാന്‍ മാര്തമായിരുന്നില്ല, ജാതിവിഭജനം 
നടത്തിയ മുറിവുകള്‍ ഒഴിവാക്കാനുമായിരുന്നു. 


പരസ്പരം ഭയത്തില്‍ കഴിഞ്ഞിരുന്ന ആളുകള്‍ 
തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ പ്രവര്‍ത്തനങ്ങള്‍ 
ക്കായി അയച്ചതും, അതിന്‌ പ്രേരിപ്പിച്ചതുമാണ്‌ കേരള 
സമൂഹത്തില്‍ അരങ്ങേറിയ ഏറ്റവും വലിയ വിപ്ലവമെന്ന്‌ 
ദക്ഷിണേഷ്യ പഠനങ്ങള്‍ സൂക്ഷ്മമായി നടത്തുന്ന 
വിദേശ സര്‍വകലാശാലകള്‍ കണ്ടെത്തിയിരിക്കുന്നു. 
ഭയത്തില്‍ നിന്നും സുരക്ഷയിലേക്കുള്ള വളര്‍ച്ചയായി 
വിദ്യാഭ്യാസത്തെ കാണുവാനും, സാമൂഹിക ക്ഷേമം 
എന്ന വിശാലസ്ഥലങ്ങളിലേക്ക്‌ മനുഷ്യസമൂഹത്തെ 
ആനയിക്കുവാന്‍ കഴിഞ്ഞത്‌ വിദ്യാഭ്യാസ പ്രവര്‍ത്തന 
ങ്ങളുടെ ഫലമാണ്‌. 


ആധുനിക സമൂഹത്തെയും മാനവപുരോഗതി 
യെയുംകുറിച്ച്‌ പ്രതിപാദിക്കുമ്പോള്‍ ഏറ്റവും പ്രസക്ത 
മായ കാര്യം അന്താരാഷ്ട്ര വിദ്യാഭ്യാസം കേരളത്തില്‍ 
എത്തിച്ചു എന്നതൊക്കെ വിവരസാങ്കേതിക വിദ്യയും 
മാധ്യമങ്ങളും ഇന്നുള്ളതുപോലെ വളര്‍ച്ച പ്രാപിക്കാത്ത 
ഒരു സമുഹത്തില്‍ വിദേശ സര്‍വകലാശാലകളിലെ 


കണ്ടുപിടുത്തങ്ങളും പുതിയ ആശയ സംഹിതകളും 
ഭാരതത്തിലെ ഗ്രാമങ്ങളില്‍ പോലും എത്തിച്ചതിന്റെ 


ഖ്യാതി പ്രേഷിതരായ അദ്ധ്യാപകരുടേതാണ്‌. 
പുരോഗതിയെക്കുറിച്ച്‌ പരാമര്‍ശിക്കുമ്പോള്‍ അഞ്ച്‌ 


പ്രധാന യുഗങ്ങളായി തിരിക്കാവുന്നതാണ്‌. 


1. പ്രാകൃതയുഗം - ജാതി-തീണ്ടല്‍ വ്യവസ്ഥിതി 
യുടെയും ചൂഷണത്തിന്റെയും അടിസ്ഥാനത്തില്‍ 
വിഭജിക്കപ്പെട്ടിരുന്ന സമൂഹം അടിച്ചമര്‍ത്തപ്പെട്ടവരുടെ 


ആ 
സമൂഹത്തില്‍ പ്രവര്‍ത്തിച്ച്‌, പുരോഗതിയിലേക്ക്‌ 


വേദനകള്‍ കൊണ്ട്‌ നിറഞ്ഞതായിരുന്നു. 


ആനയിക്കുവാന്‍ ക്രൈസ്തവവിദ്യാഭ്യാസ സ്ഥാപന 
ങ്ങള്‍ക്ക്‌ കഴിഞ്ഞു. 

2. പരിഷ്കൃതയുഗം - പരിഷ്കാരം എന്ന്‌ തുടങ്ങി 
എന്ന്‌ പറയുവാന്‍ കഴിയില്ലെങ്കിലും ഇന്ന്‌ രൂഡമൂല 
മായിരിക്കുന്ന പഠനം-മനനം-വിചാരം തുടങ്ങിയ എല്ലാ 
മേഖലകളിലും മാറ്റങ്ങള്‍ കൊണ്ടുവന്നത്‌ വിദ്യാഭ്യാസ 
്രവര്‍ത്തകരും മിഷനറി ദര്‍ശനവുമായിരുന്നു. 
ക്രൈസ്തവ സ്ഥാപനങ്ങള്‍ ഈ ദിശയിലല്‍ നടത്തിയ 
സത്‌ പ്രേരണകള്‍ ഉല്‍പതിഷ്ണുക്കളായ ഒരുപറ്റം 
സാമുഹിക സ്നേഹികളെ സൃഷ്ടിക്കുവാന്‍ കഴിഞ്ഞു. 

3. ആന്പാദ്യയുഗം - സമൂഹത്തില്‍ അരങ്ങേറിയ 
മാറ്റങ്ങളുടെ ഫലം അനുഭവിച്ചു തുടങ്ങിയ കാലം. 
കൂടാതെ, ആശയങ്ങളെയും കലകളെയും ആസ്വദിക്കു 
വാനുള്ളതാണെന്നും, അവ ചുരുക്കം ചിലരില്‍ മാത്രമല്ല 
എല്ലാവര്‍ക്കും സംലഭ്യമാക്കുവാനും പ്രയത്‌ നിച്ചു. 
മാറ്റത്തിന്റെയും പുരോഗതിയുടെയും വികസനത്തി 
ന്റെയും നടത്തിയത്‌ 
ക്രൈസ്തവ സ്ഥാപനങ്ങളാണ്‌. 


ജനാധിപത്യവല്‍കരണം 


4. പരിഷ്കൃത ഉത്തേജകയുഗം - നേടിയ പുരോ 
ഗതി നിലനിര്‍ത്തുന്നതിലും കൂടുതല്‍ ഉല്‍കൃഷ്ടമായ 
സേവന സരണികള്‍ രൂപപ്പെടുത്തുന്നതിലും മിഷനറിമാര്‍ 
അത്യദ്ധ്വാനം ചെയ്തു. കേരളത്തിലുടലെടുത്ത പ്രത്യയ 
ശാസ്ത്ര പരിഷ്കരണ വാദങ്ങള്‍ എല്ലാം ഉടലെടുത്തത്‌ 
ക്ലാസ്മുറികളിലായിരുന്നു. പ്രത്യക്ഷമായും, പരോക്ഷ 


മായും സമൂഹത്തിന്റെ വൃത്യസ്ത തലങ്ങളെ ഉത്തേജി 


പ്പിച്ചു എന്നത്‌ നിസ്തര്‍ക്കമായ വസ്തുതയാണ്‌. കാരുണ്യ 
മായിരുന്നു ഈ യുഗത്തിന്റെ ഈര്‍മെങ്കില്‍ അതിനുള്ള വിഭവ 
സമാഹകരണം നടത്തിയത്‌ വിദ്യാഭ്യാസ പ്രവര്‍ത്ത 
കരിലുടെയായിരുന്നു. 


5. സേവനയുഗം - ആഗോളീകരണത്തിന്റെ 
മത്സരയുഗത്തില്‍ ഇന്നും അതിന്റെ തലങ്ങള്‍ തുറന്നു 
തരുന്നത്‌ ക്രൈസ്തവ സ്ഥാപനങ്ങളാണ്‌. സേവന 
ത്തിന്റെ മൂല്യവര്‍ദ്ധിത ഭാവങ്ങള്‍ നല്‍കുന്നതും മിഷനറി 
സ്ഥാപനങ്ങളാണ്‌. 

ഇന്ന്‌ ഇരുള്‍ ഏറെ പരക്കുകയാണ്‌. ചരിത്രം, ധര്‍മം, 
പഠനം തുടങ്ങിയ എല്ലാ വൈജ്ഞാനികാഭയങ്ങളിലും 
ഹിംസയും ധാര്‍ഷ്ട്യവും വര്‍ദ്ധിക്കുമ്പോള്‍ ഗതകാല 
സ്മരണകളിലും അഭിരമിക്കുവാനല്ല, വര്‍ത്തമാന 
ദൌര്‍ബല്യങ്ങളെ തിരുത്തുവാനും വരുംകാല വെല്ലു 
വിളികളെ അഭിമുഖീകരിക്കുന്നതിനായി വ്യക്തികളെയും 
സമൂഹത്തെയും സജ്ജമാക്കുന്നതിനും സേവനത്തി 
ന്റെയും മനുഷ്യജീവിതം കൂടുതല്‍ ധന്യമാക്കു 
ന്നതിനുമുള്ള പ്രയത്നങ്ങളുടെയും തലം കൂടുതല്‍ 
സ്ഥലങ്ങളിലേക്ക്‌ എത്തിക്കുന്നതിനും കൂടുതല്‍ 
ശ്രമങ്ങള്‍ ആവശ്യമാണ്‌. 

എഴുത്ത്‌, ചിന്ത, കാവ്യോപാസന, അച്ചടി, 
ആശയവിനിമയം, സാമൂഹികസേവനം തുടങ്ങി എണ്ണമറ്റ 
മേഖലകളില്‍ പ്രകാശം പരത്തുന്ന വിദ്യാഭ്യാസ 
പ്രവര്‍ത്തനങ്ങള്‍ നമ്മുടെ സമൂഹത്തില്‍ ബന്ധങ്ങള്‍ 
സുദ്ൃഡ്ഃമമാക്കുന്നതിനിടയാക്കട്ടെ. മഹാത്മാഗാന്ധി 
മുന്നോട്ട്‌ വെച്ച “വെളിച്ചമെ നയിച്ചാലും” എന്ന പ്രാര്‍ത്ഥന 
കര്‍ദിനാള്‍ ന്യൂമാന്റെ കവിതയാണ്‌. ആംഗ്ലിക്കന്‍, 
പ്രോട്ടസ്റ്റന്റ്‌ ദൈവാലയങ്ങളിലും നൂറിലധികം 
രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന പ്രസ്തുത കവിതയില്‍ 
പറയുന്നത്‌ പോലെ അങ്ങകലെയുള്ള ച്രകവാളത്തെ 
ആഗ്രഹിക്കുന്നതിനെക്കാള സുദൃഡമായ ഒരു 
ചുവട്‌ വെപ്പ്‌ നടത്തുവാനുള്ള പപാര്‍ത്ഥനയോടെ 
ഉപസംഹരിക്കട്ടെ! 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


(വ 


c= 

—=—| 
C= 
= 

crs 


വിദ്യാഭ്യാസത്തിലെ 
ക്രൈസ്തവസ്പര്‍ശം 


ഡോ. സിറിയക്‌ തോമസ്‌ 
മുന്‍ വൈസ്‌ ചാന്‍സിലര്‍, 
മഹാത്മാഗാന്ധി സര്‍വ്വകലാശാല 


ഈതന്ത്യയുടെ വിദ്യാഭ്യാസ ഭൂപടത്തില്‍ ക്രൈസ്തവ 
സഭകളുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും 
ക്രൈസ്‌തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും 
സാന്നിദ്ധ്യം ര്രകടമാണ്‌. ബ്രിട്ടീഷ്‌ ഇന്ത്യയിലും 
നാട്ടുരാജ്യങ്ങളിലും (ക്രിസ്‌ ത്യന്‍ മിഷണറിമാരാ 
യിരിക്കണം ആധുനികതയുടെ കൈമുദ്രകള്‍ 
പതിപ്പിച്ചത്‌. വിദ്യാഭ്യാസവും ആതുരശുശ്രൂഷയു 
മായിരുന്നു മിഷണറിമാരുടെ മുഖ്യസേവനരംഗം. ഇന്നു 
രാജ്യത്തു ഈ രണ്ടു മേഖലകളിലും സേവനത്തിന്റെ 
മുന്‍നിരസാക്ഷ്യം നല്‍കുന്നതു ക്രിസ്ത്യന്‍ സ്ഥാപന 
ങ്ങള്‍ തന്നെ. ജാതിഭേദവും മതഭേദവും കൊടികുത്തി 
നിന്ന നാളുകളിലും വിവേചനം കൂടാതെ സര്‍വ്വര്‍ക്കും 
വിദ്യാലയങ്ങളുടെയും ആതുരാലയങ്ങളുടെയും വാതില്‍ 
തുറന്നിട്ടതും ക്രൈസ്തവ മിഷനറിമാരാണ്‌. പള്ളിക 
ളോട്‌ ചേര്‍ന്ന്‌ പള്ളിക്കുടം എന്ന ആശയം മുന്നോട്ട്‌ 
വച്ചതിന്റെ ക്രെഡിറ്റ്‌ വിശുദ്ധ ചാവറ കുര്യാക്കോസ 
ച്ചനാണ്‌. സുറിയാനിക്കാരുടെ വികാരി ജനറാള്‍ എന്ന 
അധികാരപദവി വന്നപ്പോള്‍ ഓരോ പള്ളിയോടു 
ചേര്‍ന്നും ഒരു പള്ളിക്കൂടം വേണമെന്നു കല്പന 
പുറപ്പെടുവിച്ച അച്ചന്‍ ഏതെങ്കിലും പള്ളിക്കു അതിനുള്ള 
സാമ്പത്തികശേഷിയില്ലെങ്കില്‍ പള്ളികളുടെ പൊന്‍ 
വെള്ളിക്കുരിശുകള്‍ വിറ്റിട്ടായാലും സ്കൂള്‍ തുടങ്ങുന്നതു 
അഭികാമ്യമാണെന്നു കൂടി അഭിപ്രായപ്പെടുകയും 
ചെയ്തു. മാന്നാനം കൊവേന്തയുടെ പ്രിയോരാ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


യിരിക്കേ അച്ചന്‍ അവിടെ ആദ്യം ആരംഭിച്ചത്‌ ഒരു 
സംസ്കൃത സ്കൂളായിരുന്നു. അതന്നുണ്ടായിരുന്നതു 
നന്നായി. ഇന്നായിരുന്നെങ്കില്‍ ഒരു പക്ഷേ ചാവറ 
യച്ചനില്‍ സംഘപരിവാര്‍ ആഭിമുഖ്യം പോലും 
ആരോപിച്ചു കൂടായ്കയില്ല. 


ക്രിസ്ത്യന്‍ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ ആദ്യകാല 
ങ്ങളില്‍ മതേതരത്വത്തിന്റെ മഹനീയ മാതൃക കാട്ടിയതു 
മതവിവേചനം കൊണ്ടു മാത്രമല്ല, മറിച്ചു അദ്ധ്യാപക 
നിയമനങ്ങളിലും സമുദായ വിവേചനം കാട്ടിയിരുന്നില്ല 
എന്നിടത്താണ്‌. മിക്ക സ്കൂളുകളിലും ഒട്ടേറെ 
അധ്യാപകരും ഹൈന്ദവ വിഭാഗത്തില്‍പ്പെട്ടവരായി 
രുന്നുവെന്നു മാത്രമല്ല പലപ്പോഴും ഹെഡ്മാസ്റ്റര്‍മാരായി 
നിയമിക്കപ്പെട്ടവരും അവരായിരുന്നു. ഇതു പഴങ്കഥയുമല്ല. 
ക്രിസ്ത്യന്‍ കോളേജുകളിലും ഈ വിവേചനമില്ലായ്മ 
പ്രകടമായിരുന്നു. തൃശൂര്‍ സെന്റ്‌ തോമസ്‌ കോളേജിലും 
ചങ്ങനാശേരി എസ്‌.ബി. കോളേജിലും ആലുവാ യു.സി. 
കോളേജിലുമൊക്കെ പഠിപ്പിച്ചിരുന്ന പേരില്‍ നല്ല 
ശതമാനം അധ്യാപകര്‍ മറ്റു മതസ്ഥരായിരുന്നുവെന്നതു 
അക്കാലത്തു ക്രിസ്ത്യന്‍ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ 
പിന്‍തുടര്‍ന്നു പോന്നിരുന്ന മതേതര സമീപനത്തിന്റെ 
മഹനീയ സാക്ഷ്യമായിരുന്നുവെന്നതില്‍ സംശയവുമില്ല. 
പില്ക്കാലത്താണ്‌ അദ്ധ്യാപക നിയമനങ്ങളില്‍ 
സഭാ-സമുദായ-റീത്തു പരിഗണനകളുടെ മാനദണ്ഡം 
കീഴ്‌വഴക്കവും നയസമീപനങ്ങളുമായി മാറിപ്പോയത്‌. 


ര്രിസ്‌ OIA വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ക്കു 
വിദ്യാഭ്യാസരംഗത്തു നിലനിര്‍ത്തുവാന്‍ കഴിഞ്ഞ 
ഉയര്‍ന്ന നിലവാരവും സര്‍വ്വരുടെയും പ്രശംസയ്ക്കു 
പാത്രമായിരുന്നു. വിദ്യാര്‍ത്ഥി പ്രവേശനത്തില്‍ ഇന്നും 
ക്രിസ്ത്യന്‍ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്‍ അനുഭവ 
പ്പെടുന്ന തിരക്കിന്റെ - അതു സ്കൂളുകളായാലും 
ആര്‍ട്സ്‌ ആന്‍ഡ്‌ സയന്‍സ്‌ കോളേജുകളായാലും 
സ്വഠ്രശയ സാങ്കേതിക സ്ഥാപനങ്ങളായാലും - 
കാരണവും മറ്റൊന്നല്ല. സ്ത്രീശാക്തീകരണമെന്നൊക്കെ 
പറഞ്ഞുതുടങ്ങുന്നതിനു പതിറ്റാണ്ടുകള്‍ മുന്‍പേ ചെന്ന്‌ 
കുട്ടികള്‍ക്കു പഠിക്കുവാന്‍ മുന്‍പോട്ടുവന്നതും 
ക്രിസ്ത്യന്‍ സഭകളും കത്തോലിക്കാ സന്യാസിനി 
കളുമാണ്‌. ഉന്നതവിദ്യാഭ്യാസരംഗത്തു പ്രോവിഡന്‍സ്‌ 
കോളേജും സെന്റ്‌ തെരേസാസ്‌ കോളേജുമായിരുന്നു 
സ്ര്രീവിദ്യാഭ്യാസരംഗത്തെ ആദ്യകലാലയങ്ങളെങ്കില്‍ 
അസംപ്ഷന്‍ കോളേജും അല്‍ഫോന്‍സാ കോളേജു 
മൊക്കെ തൊട്ടുപിന്നാലെയെത്തിയവയാണ്‌. തിരുവന 
ന്തപുരം വിമന്‍സ്‌ കോളേജിനു കേരളീയ സമൂഹം 
കടപ്പെട്ടിട്ടുള്ള തിരുവിതാംകൂര്‍ രാജകുടുംബത്തോ 
ടാണല്ലോ. 


സി.എം.എസ്‌. കോളേജാണ്‌ കേരളത്തില്‍ 
ക്രിസ്തൃന്‍ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ക്കിടയിലെ 
പതാകക്കപ്പല്‍. ഒന്നരനുറ്റാണ്ടു മുന്‍പു കേരളത്തിലാ 
ദ്യമായി അത്തരമൊരു സാഹസിക പരീക്ഷണത്തിനു 
മുതിര്‍ന്നതു സി.എം.എസ്‌. മിഷനറിമാരാണ്‌. 
നാഗര്‍കോവില്‍ സ്കോട്ട്‌ കോളേജാരംഭിച്ചതു 
എല്‍.എം.എസ്‌. (ലണ്ടന്‍ മിഷന്‍ സൊസൈറ്റി) മിഷണറി 
മാരും, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസരംഗത്തു 
ഇവ സൃഷ്ടിച്ച ചലനങ്ങള്‍ ചെറുതായിരുന്നില്ല. 
പില്ക്കാലത്തു ബിഷപ്പ്‌ മെഡ്ലിക്കോട്ട്‌ തൃശൂരും 
ബിഷപ്പ്‌ ലവീഞ്ഞു ചങ്ങനാശ്ശേരിയിലും തുടര്‍ന്ന്‌ 
അക്കാലത്തു മാര്‍ ഈവാനിയോസ്‌ തിരുമേനി 
തിരുവനന്തപുരത്തും ബിഷപ്പ്‌ വയലില്‍ പാലാ 
യിലുമൊക്കെ പണിതുയര്‍ത്തിയ കോളേജുകള്‍ 
ഉന്നതവിദ്യാഭ്യാസരംഗത്തു സഭയുടെ സേവനസാ 
ക്ഷ്യങ്ങളായി. ഈ രംഗത്തു സഭകളുടെ സംയുക്ത 
സഹകരണത്തിന്റെ നേര്‍സാക്ഷ്യമായിത്തീര്‍ന്ന മറ്റൊരു 
കലാലയം ആലുവാ യു.സി. കോളേജായിരുന്നു. ഇന്നും 
അതു കിസ്ത്യന്‍ ഫെല്ലോഷിപ്പിന്റെ സാദ്ധ്യത 
കളെക്കുറിച്ചു നമ്മെ ഓര്‍മ്മിപ്പിച്ചുകൊണ്ടാണിരിക്കുന്നത്‌. 

ഉന്നതവിദ്യാഭ്യാസരംഗത്തു ക്രിസ്ത്യന്‍ സ്ഥാപന 
ങ്ങളുടെ സവിശേഷത ആ സ്ഥാപനങ്ങള്‍ സൃഷ്ടി 
ചെടുത്തതും നിലനിര്‍ത്തുന്നതുമായ ഉയര്‍ന്ന നിലവാ 
രമാണ്‌. അദ്ധ്യയനരംഗത്തും അച്ചടക്കത്തിലും അക്കാദ 
മിക്‌ നിലവാരത്തിലും അദ്ധ്യാപകരുടെ മികവിലു 
മൊക്കെ ഇതു തെളിഞ്ഞുകാണാനുമുണ്ട്‌. 

എന്നാല്‍ സ്വാശ്രയസ്ഥാപനങ്ങള്‍ വന്നതോടെ 
യാണ്‌ - പ്രത്യേകിച്ചും പ്രൊഫഷണല്‍ വിദ്യാഭ്യാസ 
രംഗത്ത്‌ - ക്രിസ്ത്യന്‍ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന്റെ 
സുതാരൃതയും സംശയത്തിന്റെ നിഴലിലായത്‌. 
സ്വാധ്രയസ്ഥാപനങ്ങള്‍ക്കു വലിയ സാമ്പത്തിക 
ബാദ്ധ്യതയുള്ളതുണ്ടെന്നതു ശരിതന്നെ. മെച്ചപ്പെട്ട 


ഭനതികസനഈകര്യങ്ങള്‍ ക്രമീകരിക്കുന്നതിനുവേണ്ടി 
ബാങ്കുകളില്‍ ബാദ്ധ്യതകളുണ്ടെന്നതും തര്‍ക്കമില്ലാത്ത 
കാര്യം തന്നെ. പക്ഷേ മുടക്കുമുതല്‍ ഉടന്‍തന്നെതിരിയെ 
ക്കിട്ടണമെന്ന തിടുക്കമാണ്‌ പല സ്വാര്രയസ്ഥാപന 
ങ്ങള്‍ക്കും ചീത്തപ്പേരുണ്ടാക്കിയത്‌. ഉയര്‍ന്ന ഫീസി 
നുപുറമേ പ്രവേശനത്തിനു വന്‍തുകകള്‍ സംഭാവന 
യായിക്കൂടി സ്വീകരിച്ചു ലാഭം കൂട്ടി വിദ്യാഭ്യാസത്തെ 
വ്യവസായമാക്കി (Industry) ത്തീര്‍ക്കുവാനുള്ള ശ്രമം 
വന്നതോടെയാണ്‌ സ്വാശ്രയ സ്ഥാപനങ്ങളെ സര്‍ക്കാരും 
സമൂഹവും സംശയത്തോടെ വീക്ഷിച്ചുതുടങ്ങിയത്‌. 
സ്വാധ്ശരയമെന്നതു സത്യത്തില്‍ ഗാന്ധിജിയുടെ 
ആശയമായിരുന്നു. സ്വയം പര്യാപ്തമാവുക എന്നതാ 
യിരുന്നു ഗാന്ധിജി ഉദ്ദേശിച്ചിരുന്നത്‌. “Self Supporting” 
എന്ന ഗാന്ധിയന്‍ തത്വത്തിനു “Self financing” എന്ന 
പാഠഭേദം നല്‍കിയതാണ്‌ സ്വാശ്രയരംഗത്തെ ചിന്താ 
ക്കുഴപ്പങ്ങള്‍ക്കും ദുഷ്‌ പ്പേരിനും കാരണമായത്‌. 
സര്‍ക്കാരിന്റെ കര്‍ശനമായ മേല്‍നോട്ടം സ്വാധ്രയ 
മേഖലയില്‍ അനിവാര്യമാക്കിയതും ഈ പാഠഭേദം 
തന്നെയാവണം. 


ഉന്നത വിദ്യാഭ്യാസരംഗത്തു സ്വകാര്യപങ്കാളിത്ത 
ത്തെ ഒഴിവാക്കിക്കൊണ്ട്‌ ഇനിയുള്ള കാലത്തു ആര്‍ക്കും 
ഒരിടത്തും മുന്നോട്ടു പോകുവാനാവില്ല. സമുഹത്തിന്റെ 
വിദ്യാഭ്യാസാവശ്യങ്ങളെ സര്‍ക്കാരിനുമാര്രമായി 
നിറവേറ്റാനും കഴിയുകയില്ല. എന്നാല്‍ കേരളം 
പോലെയുള്ള ഒരു സംസ്ഥാനത്തു പൊതുസമൂഹ 
ത്തിനുകൂടി സ്വീകാര്യമായ മാനദണ്‌ ഡങ്ങളുടെ 
അടിസ്ഥാനത്തിലേ ഈ പങ്കാളിത്തം സുസാധ്യമാകൂ. 
സ്വയംഭരണ കോളേജുകള്‍ ഉന്നതവിദ്യാഭ്യാസരംഗത്തു 
നിലവാരമുയര്‍ത്തുവാന്‍ സഹായിക്കുമെന്ന കണക്കുകൂട്ട 
ലിലാണ്‌. യു. ജി. സി. അത്തരമൊരു പരീക്ഷണ 
നിര്‍ദ്ദേശം മുന്നോട്ടുവച്ചത്‌. എന്നാല്‍ സ്വയംഭരണ 
കോളേജുകള്‍ ഈ രംഗത്തെ എല്ലാ പ്രശ്നങ്ങള്‍ക്കുമുള്ള 
ഒറ്റമൂലിയുമല്ല. തമിഴ്നാട്ടിലും മറ്റും ഒട്ടേറെ സ്വയം 
ഭരണകോളേജുകള്‍ പിന്നീട്‌ അഫിലിയേറ്റീംഗ്‌ 
സംവിധാനത്തിലേക്കു തന്നെ തിരിയെപ്പോകുവാനുള്ള 
താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായിട്ടുണ്ടല്ലോ. ഓട്ടോണ 
മസ്‌ സിസ്റ്റത്തിനും പ്രശ്നങ്ങളുണ്ട്‌. സര്‍ക്കാരും സര്‍വ്വകലാ 
ശാലകളും സ്വയംഭരണ സ്ഥാപനങ്ങളും പരസ്പര 
വിശ്വാസത്തോടെ സഹകരിച്ചാല്‍ മാത്രമേ സ്വയംഭരണ 
കോളേജുകള്‍ക്കു യു.ജി.സി. കണ്ട നിലവാരത്തി 
ലെത്താന്‍ കഴിയൂ. 


സ്വകാര്യ സര്‍വ്വകലാശാലകളും വരുംകാലത്തു 
അനിവാര്യമായിത്തീരുമെന്നതില്‍ സംശയമൊന്നുമില്ല. 
എന്നാല്‍ തോന്നിയതുപോലെ നടത്തുവാനുള്ളതല്ല 
സ്വകാര്യസര്‍വ്വകലാശാലകള്‍ എന്നതു അതിന്റെ സംരംഭകരും 
ഓര്‍മ്മിക്കേണ്ടതുണ്ട്‌. കേരളത്തില്‍ സ്വകാര്യ സര്‍വ്വകലാ 
ശാലകളുടെ സാദ്ധ്യതാപഠനത്തിനായി കഴിഞ്ഞ വര്‍ഷം 
സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌണ്‍സില്‍ രൂപീകരിച്ച 
കമ്മീഷന്റെ ചെയര്‍മാനെന്ന നിലയില്‍ കേരളത്തിന്റെ 
സാമൂഹ്യസാഹചര്യങ്ങളും പൊതുസമൂഹത്തിനു ഇക്കാര്യം 
സംബന്ധിച്ചു ഉണ്ടായേക്കാവുന്ന ഉത്കണ്ഠകളും കൂടി 
കണക്കിലെടുത്താണ്‌ ഞങ്ങള്‍ റിപ്പോര്‍ട്ട തയ്യാറാക്കിയത്‌. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


സ്വകാര്യ സര്‍വ്വകലാശാലകളുടെ അക്കാദമിക്‌ 
സ്വാതന്ത്ര്യം ഉറപ്പാക്കുമ്പോള്‍ത്തന്നെ അത്തരം സര്‍വ്വ 
കലാശാലകളുടെ ഭരണനിര്‍വൃഹണത്തില്‍ വീഴ്ച 
കളുണ്ടായാല്‍ സര്‍ക്കാരിന്‌ ഇടപെടല്‍ കഴിയുന്ന 
തരത്തില്‍ സംസ്ഥാന ഗവര്‍ണറെ ചാന്‍സിലര്‍ക്കു 
മുകളില്‍ “വിസിറ്റര്‍” എന്ന പദവിയില്‍ അവരോധിക്കണ 
മെന്നും നിര്‍ദ്ദേശിച്ചിരുന്നു. കേന്ദ്ര സര്‍വകലാശാലകളില്‍ 
ചാന്‍സിലര്‍ക്കും മുകളില്‍ ഇന്ത്യന്‍ പ്രസിഡന്റിനാണല്ലോ 
“വിസിറ്റര്‍” പദവി നല്‍കപ്പെട്ടിട്ടുള്ളത്‌. 


സ്വകാര്യ സര്‍വ്വകലാശാലകള്‍ സുതാര്യമായി 
ഗ്രവര്‍ത്തിക്കുന്നിടത്തോളം കാലം പ്രശ്‌നമുണ്ടാവു 
കയില്ല. മറിച്ചായാല്‍ സര്‍ക്കാരിനും ഗവര്‍ണര്‍ക്കും 
ഇടപെടുവാനുള്ള അധികാരം നല്‍കുന്ന വകുപ്പുകള്‍ 
കൂടി സ്വകാര്യ സര്‍വ്വകലാശാലാ നിയമത്തില്‍ 
ഉള്‍പ്പെടുത്തിയാല്‍ മതിയാകും. അവ പ്രവര്‍ത്തിക്കേ 
ണ്ടതു പൊതുസമൂഹത്തിന്റെ നിരന്തര നിരീക്ഷണത്തിനു 
വിധേയമായിക്കൂടിയാണെന്നു വരുമ്പോള്‍ സ്വകാര്യ 
സര്‍വൃകലാശാലകള്‍ക്കും സ്വത്രന്ത തുരുത്തായി 
(Isolated Island) പ്രവര്‍ത്തിക്കുവാന്‍ കഴിയുകയുമില്ല. 
കാലംമാറിയതു കണക്കിലെടുക്കുമ്പോള്‍ കാലാനുസൃത 
മായ പരിഷ്‌കാരങ്ങളും ആലോചിക്കേണ്ടിവരും. സ്വകാര്യ 
സര്‍വ്വകലാശാലകളും അത്തരമൊരു സാധ്യതയിലേ 
ക്കാണ്‌ വിരല്‍ ചൂണ്ടുന്നത്‌. ആവശ്യമായ മുന്‍കരുത 
ലുകള്‍ കൂടി എടുത്തു കൊണ്ടു നടപ്പാക്കിയാല്‍ സ്വകാര്യ 
സര്‍വകലാശാലകള്‍ക്കും പഠനത്തിനായി കഴിഞ്ഞ 
വര്‍ഷം സംസ്ഥാന ഉന്നതവിദ്യാഭ്യാസ കൌണ്‍സില്‍ 
രൂപീകരിച്ച കമ്മീഷന്റെ ചെയര്‍മാനെന്ന നിലയില്‍ 
കേരളത്തിന്റെ സാമുഹ്യസാഹചര്യങ്ങളും പൊതുസമൂഹ 
ത്തിനു ഇക്കാര്യം സംബന്ധിച്ചു ഉണ്ടായേക്കാവുന്ന 
ഉത്കണ്ഠകളും കൂടി കണക്കിലെടുത്താണ്‌ ഞങ്ങള്‍ 
റിപ്പോര്‍ട്ട്‌ തയ്യാറാക്കിയത്‌. സ്വകാര്യ സര്‍വ്വകലാശാല 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കളുടെ അക്കാദമിക്‌ സ്വാതന്ത്ര്യം ഉറപ്പാക്കുമ്പോള്‍ 
തന്നെ അത്തരം സര്‍വ്വകലാശാലകളുടെ ഭരണനിര്‍വ്വ 
ഹണത്തില്‍ വീഴ്ചകളുണ്ടായാല്‍ സര്‍ക്കാരിന്‌ ഇട 
പെടാന്‍ കഴിയുന്ന തരത്തില്‍ സംസ്ഥാന ഗവര്‍ണറെ 
ചാന്‍സിലര്‍ക്കു മുകളില്‍ “വിസിറ്റര്‍” എന്ന പദവിയില്‍ 
അവരോധിക്കണമെന്നും നിര്‍ദ്ദേശിച്ചിരുന്നു. കേന്ദ്ര 
സര്‍വകലാശാലകളില്‍ ചാന്‍സിലര്‍ക്കും മുകളില്‍ 
ഇന്ത്യന്‍ പ്രസിഡന്റിനാണല്ലോ “വിസിറ്റര്‍” പദവി 
നല്‍കപ്പെട്ടിട്ടുള്ളത്‌. 

സ്വകാര്യ സര്‍വൃകലാശാലകള്‍ സുതാര്യമായി 
്രവര്‍ത്തിക്കുന്നിടത്തോളം കാലം പ്രശ്‌നമുണ്ടാവു 
കയില്ല. മറിച്ചായാല്‍ സര്‍ക്കാരിനും ഗവര്‍ണര്‍ക്കും 
ഇടപെടുവാനുള്ള അധികാരം നല്‍കുന്ന വകുപ്പുകള്‍ 
കൂടി സ്വകാര്യ സര്‍വ്വകലാശാലാ നിയമത്തില്‍ 
ഉള്‍പ്പെടുത്തിയാല്‍ മതിയാകും. അവ പ്രവര്‍ത്തി 
ക്കേണ്ടതു പൊതുസമൂഹത്തിന്റെ നിരന്തര നിരീക്ഷണ 
ത്തിനു വിധേയമായിക്കൂടിയാണെന്നു വരുമ്പോള്‍ 
സ്വകാര്യ സര്‍വൃകലാശാലകള്‍ക്കും MIM LAD 
തുരുത്തായി (Isolated Isaland) പ്രവര്‍ത്തിക്കുവാന്‍ 
കഴിയുകയുമില്ല, കാലം മറിയതു കണക്കിലെടു 
ക്കുമ്പോള്‍ കാലാനുസൃതമായ പരിഷ്കാരങ്ങളും 
ആലോചിക്കേണ്ടിവരും. സ്വകാര്യ സര്‍വ്വകലാശാലകളും 
അത്തരമൊരു സാധ്യതയിലേക്കാണ്‌ വിരല്‍ചൂണ്ടുന്നത്‌. 
ആവശ്യമായ മുന്‍കരുതലുകള്‍ കൂടി എടുത്തുകൊണ്ടു 
നടപ്പാക്കിയാല്‍ സ്വകാര്യ സര്‍വ്വകലാശാലകള്‍ക്കും 
കേരളത്തിലെ ഉന്നതവിദ്യാഭ്യാസരംഗത്തു ഗുണനില 
വാരപരമായി ഒട്ടേറെക്കാര്യങ്ങള്‍ ചെയ്യുവാന്‍ കഴിയും. 
മുന്‍വിധികള്‍ മാറ്റിവച്ചും മുന്‍കരുതലുകളെടുത്തും ആ 
വഴിക്കുള്ള സാധ്യതകളും നമുക്കു പരിശോധിക്കാ 


വുന്നതേയുള്ളൂ. 
a 


സ്വാശ്രയ 
വിദ്യാഭ്യാസമേഖല 


നം 


കേരള കത്തോലിക്കാ സഭ പ്രൊഫഷണല്‍ 
വിദ്യാഭ്യാസമേഖലയില്‍ നല്‍കിയ സംഭാവനകളിലേക്ക്‌ 
ഒന്നു തിരിഞ്ഞുനോക്കുകയാണ്‌ ഈ ലേഖനത്തിന്റെ 
ലക്ഷ്യം. 


പ്രൊഫഷണല്‍ വിദ്യാഭ്യാസ മേഖല എന്നു 
പറയുമ്പോള്‍ സാധാരണയായി നമ്മുടെ മനസ്സിലെ 
ത്തുക നാല്‌ തരം വിദ്യാഭ്യാസമാണ്‌: (1) വൈദ്യ 
ശാസ്ര്തം (2)എഞ്ചിനീയറിംഗ്‌, (3)നേഴ്‌സിംഗ്‌, 
(4)ഫാര്‍മസി മറ്റു ചില വിഷയങ്ങളും ഇതില്‍ 
വരുമെങ്കിലും അവ പലതും പൊതു കോളേജുകളുടെ 
ഭാഗമായിരിക്കുന്നതിനാല്‍ തല്കാലം അതിലേക്കു 
കടക്കുന്നില്ല. 

വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എയ്ഡഡ്‌ /അണ്‍ 
എയ്ഡഡ്‌ എന്നിങ്ങനെ രണ്ട്‌ ആയി തിരിക്കാമെങ്കിലും 
കത്തോലിക്കാ സഭയുടെ കീഴില്‍ എയ്ഡഡ്‌ പ്രൊഫഷ 
ണല്‍ കോളേജുകള്‍ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നു 
പറയാം. 

കേരളത്തില്‍ സ്വാശ്രയ പ്രൊഫഷണല്‍ വിദ്യാ 
ഭ്യാസം ഒരു പ്രസ്ഥാനമായി കടന്നുവരുന്നത്‌ 2001 ലാണ്‌. 
അതിനുമുമ്പ്‌ തിരുവനന്തപുരത്ത്‌ ലോ അക്കാഡമിയും 
കുറ്റിപ്പുറത്ത്‌ MES ന്റെ എഞ്ചിനീയറിംഗ്‌ കോളേജും 
മാ്രമായിരുന്നു സ്വാരശയമേഖലയിലുണ്ടായിരുന്ന 
പ്രൊഫഷണല്‍ കോളേജുകള്‍. 


2001 ജൂലായ്‌ മാസത്തില്‍ 10 എഞ്ചിനീയറിംഗ്‌ 
കോളേജുകള്‍ക്ക്‌ അനുമതി നല്‍കുന്നതോടെയാണ്‌, 
സ്വാശ്രയ പ്രസ്ഥാനത്തിനായി ഈ സംസ്ഥാനത്ത്‌ 
വാതിലുകള്‍ തുറന്നിട്ടത്‌. ഈ സമയം നമ്മുടെ നാടു 
ഭരിച്ചിരുന്നത്‌ ശ്രീ. എ. കെ. ആന്റണിയുടെ നേതൃ 
ത്വത്തിലുള്ള യു.ഡി.എഫ്‌ സര്‍ക്കാര്‍ ആയിരുന്നു. 
വിദ്യാഭ്യാസ മേഖലയില്‍ പുതിയ വ്യാതായനങ്ങള്‍ 


അഡ്വ. കുര്യന്‍ ജോര്‍ജ്ജ്‌ കണ്ണന്താനം 


കേരള ഹൈക്കോടതി 


തുറന്നതിന്റെ ക്രെഡിറ്റ്‌ എപ്പോഴും യു.ഡി.എഫ്‌. ന്റെ 
നേട്ടമായി പ്രചരിപ്പിക്കാന്‍ അവര്‍ ശ്രമിച്ചുകൊണ്ടു 
മിരുന്നു. 

എന്നാല്‍ സത്യമതായിരുന്നില്ല. ശ്രീ. പി. ജെ. 
ജോസഫ്‌ വിദ്യാഭ്യാസമന്ത്രിയും ശ്രീ. അല്‍ഫോണ്‍സ്‌ 
കണ്ണന്താനം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുമായിരുന്ന 
കാലത്ത്‌ അവര്‍ തുടങ്ങി വച്ചതാണിത്‌. മുകളില്‍ നിന്ന്‌ 
ഉത്തരവു വന്നപ്പോഴേ സര്‍ക്കാര്‍ മാറിയിരുന്നു 
എന്നുമാത്രം. 2001-ല്‍ 10 എഞ്ചിനീയറിംഗ്‌ കോളേജു 
കളുമായിട്ടാണ്‌ സ്വാശ്രയത്തിന്റെ തുടക്കം. ഇതില്‍ 
5 എണ്ണം കത്തോലിക്കാ സ്ഥാപനങ്ങളുമായിരുന്നു. 
തുടര്‍ന്നിങ്ങോട്ട്‌ വര്‍ഷങ്ങളോളം നമ്മുടെ സഭയും സഭാ 
മേലദ്ധ്യക്ഷന്മാരും മാറിമാറി വന്ന സര്‍ക്കാരുകളുടെ 
വിമര്‍ശനങ്ങള്‍ക്കും, “പീഡനങ്ങള്‍ക്കും” ഇരയായി. 


ഈ തര്‍ക്കങ്ങളുടെ തുടക്കം 2003 മുതലാണ്‌. 2003 
മുതല്‍ മുഴുവന്‍ സീറ്റുകളിലേക്കും മാനേജുമെന്റുകള്‍ 
തന്നെ പ്രവേശനം നടത്തുമെന്നും എല്ലാ കുട്ടികള്‍ക്കും 
ഒരേ ഫീസ്‌ ആയിരിക്കുമെന്നുമുള്ള നിലപാടിലേക്ക്‌ 
നമ്മുടെ മാനേജുമെന്റുകള്‍ മാറി. 


അതിനെതിരെ എ.കെ. ആന്റണിയും അദ്ദേഹത്തി 
ന്റെ സര്‍ക്കാരും പ്രതികരിച്ചു. 2 സ്വാശ്രയം സമം ഒരു 
സര്‍ക്കാര്‍ കോളേജ്‌ എന്ന തത്വം അംഗീകരിച്ചാണ്‌ 
കോളേജുകള്‍ക്ക്‌ അനുമതി നല്‍കിയതെന്നും അതിന്‌ 
നമ്മുടെ പിതാക്കന്മാര്‍ സമ്മതിച്ചിരുന്നു എന്നും, 
മെത്രാന്മാരെ വിശ്വസിച്ച്‌ ഒന്നും എഴുതി വാങ്ങിയില്ല 
എന്നും, ശ്രീ. ആന്റണിയുടെ തുടരെയുള്ള പ്രസ്താവ 
നകള്‍ വന്നു. എന്നാല്‍ അതായിരുന്നില്ല വസ്തുത. 
യാഥാര്‍ത്ഥ്യം അതില്‍ നിന്ന്‌ വളരെ അകലെയായിരുന്നു. 


2001-ല്‍ കോളേജുകള്‍ അനുവദിക്കുമ്പോള്‍ 
അന്നത്തെ ശ്രീ. ആന്റണി സര്‍ക്കാര്‍, നമ്മുടെ കോളേ 
ജുകള്‍ക്ക്‌ ഒരു സീറ്റുപോലും മാനേജമെന്റ്‌ ക്വാട്ട ആയോ 
കമ്മ്യൂണിറ്റി ക്വാട്ട ആയോ നല്‍കിയിരുന്നില്ല. മാനേജ്‌ 
മെന്റുകള്‍ ബഹു. ഹൈക്കോടതിയെ സമീപിച്ചു. 


സംസ്ഥാനത്ത്‌ നിലവിലുള്ള എയ്ഡഡ്‌ എഞ്ചിനീ 
യറിംഗ്‌ കോളേജുകള്‍ക്ക്‌ 15% മാനേജ്മെന്റ്‌ ക്വാട്ട 
ആകാമെങ്കില്‍ അത്‌ അണ്‍എയ്ഡഡ്‌ കോളേജുകള്‍ക്ക്‌ 
നിഷേധിക്കുന്നത്‌ വിമോചനാപരമാണെന്ന്‌ കോടതി 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


വിലയിരുത്തി. അതിനാല്‍ പ്രസ്തുത മാനേജ്‌മെന്റ്‌ ക്വാട്ട, 
സ്വാശ്രയ കോളേജുകള്‍ക്കും അവകാശപ്പെട്ടതാണെന്ന്‌ 
കോടതി ഉത്തരവായി. കൂടാതെ എല്ലാ ന്യൂനപക്ഷ 
കോളേജുകള്‍ക്കും 15% കമ്മ്യൂണിറ്റി ക്വാട്ട നല്‍കാനും 
ഉത്തരവായി. 


അതാണ്‌ തുടക്കം, അല്ലാതെ ഒരു സര്‍ക്കാരിന്റെയും 
ഒനൌദാര്യമായിരുന്നില്ല, സീറ്റുകള്‍. പിന്നീട്‌ ബഹു. 
സുപ്രീംകോടതിയാണ്‌, സ്വാശ്രയ കോളേജുകളിലെ 
മുഴുവന്‍ സീറ്റുകളും മാനേജ്മെന്റിന്‌ അവകാശപ്പെട്ട 
താണ്‌ എന്നു വിധിച്ചത്‌. 

ഈ മേഖലയിലെ സഭയുടെ സംഭാവനകളെ 
വിലയിരുത്തണമെങ്കില്‍, ഇത്‌ ആരംഭിച്ച പശ്ചാത്തലങ്ങള്‍ 
കൂടി അറിഞ്ഞിരുന്നേ പറ്റൂ. 


നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ നല്‍കിയ 
സംഭാവനകള്‍ മനസ്സിലാക്കണമെങ്കില്‍ പ്രധാനമായും, 
ഇതിനായുള്ള മുതല്‍മുടക്കിനെപ്പറ്റി ഒരു ഏകദേശ 
ധാരണയുണ്ടാവണം. 

മുതല്‍മുടക്ക്‌ എന്നു പറയുമ്പോള്‍, ഒരു വിദ്യാഭ്യാസ 
സ്ഥാപനം തുടങ്ങാന്‍ ആദ്യമേ വേണ്ടത്‌ അതിനുള്ള 
സ്ഥലമാണ്‌. നമ്മുടെ കോളേജുകള്‍ തുടങ്ങുന്ന കാലത്ത്‌ 
എന്‍ജിനീയറിംഗ്‌ കോളേജുകള്‍ക്ക്‌ 15 ഏക്കറും 
മെഡിക്കല്‍ കോളേജുകള്‍ക്ക്‌ 25 ഏക്കറും ആവശ്യ 
മായിരുന്നു. ഇന്ന്‌ സ്ഥിതിമാറി. ഇന്ന്‌ സ്ഥലം അതില്‍ 
നിന്നും വളരെ കുറച്ചുമതി. ഇതിനായി മാത്രം കോടികള്‍ 
ചെലവായി. 


ഒരു നല്ല എഞ്ചിനീയറിംഗ്‌ കോളേജ്‌ പൂര്‍ണ്ണ 
തോതില്‍ ആകുമ്പോഴേക്കും അതിലെ മൂലധന 
നിക്ഷേപം, അതില്‍ സ്ഥലവില ഉള്‍പ്പെടുത്താതെ തന്നെ, 
100 കോടി രൂപ കഴിയും. കൂടാതെ Infrastructure 
replacement നും നല്ലതുകയാകും. 


ഒരു എന്‍ജിനീയറിംഗ്‌ കോളേജിനെ സംബന്ധി 
ച്ചിടത്തോളം 220 ആളുകള്‍ക്കെങ്കിലും (അധ്യാപകരുള്‍ 
പ്പെടെ) നേരിട്ട്‌ ജോലി കൊടുക്കുന്നു. അതായത്‌ നമ്മുടെ 
14 എന്‍ജിനീയറിംഗ്‌ കോളേജില്‍ ഒന്നിച്ചെടുത്താല്‍ 
മൂവായിരത്തില്‍ അധികം പേര്‍ക്ക്‌ നേരിട്ട്‌ നിയമനം 
നല്‍കുന്നു. എന്‍ജിനീയറിംഗ്‌ കോളേജുകളില്‍ 
അധ്യാപക നിയമനത്തില്‍ കുറഞ്ഞത്‌ എന്‍ജിനീയ 
റിംഗിൽ ബിരുദാനന്തര ബിരുദമെങ്കിലും വേണം 
അങ്ങനെ അഭ്യസ്ഥവിദ്യരുടെ എണ്ണം കൂടി. നേരത്തെ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


എന്‍ജിനീയറിംഗില്‍ ബിരുദാനന്തരബിരുദമുള്ളവരക്ക്‌ 
കേരളത്തില്‍ തൊഴില്‍ അവസരങ്ങള്‍ കാര്യമായി ഒന്നും 
തന്നെയില്ലായിരുന്നു. 


തൊഴിലിനുവേണ്ടി അന്യസംസ്ഥാനങ്ങളില്‍ 
പോകേണ്ടിയിരുന്നു. ഇപ്പോള്‍ ആ അവസ്ഥ മാറി. 
എന്‍ജിനീയറിംഗ്‌ ബിരുദാനന്തര ബിരുദക്കാര്‍ ആവശ്യ 
ത്തിനില്ലാത്ത സ്ഥിതിയിലേക്കുമാറി. ഇവിടെ അങ്ങ 
നെയുള്ള എല്ലാവര്‍ക്കും മാന്യമായ തൊഴിലായി. 
അവര്‍ക്ക്‌ നാട്ടില്‍ തന്നെ സ്വസ്ഥമായ കുടുംബ 
ജീവിതമുണ്ടായി. അവരുടെ വരുമാനം നമ്മുടെ 
നാട്ടില്‍ത്തന്നെ ചെലവഴിച്ച്‌ അവരുടെ മക്കള്‍ ഇവിടെ 
ത്തന്നെ നല്ല സ്കൂളുകളില്‍ പഠിക്കുന്നു. 

ഏറ്റവും കൂടുതല്‍ മൂലധന നിക്ഷേപം വേണ്ട 
വിദ്യാഭ്യാസമേഖല മെഡിക്കല്‍ കോളേജാണ്‌. ഒരു 
മെഡിക്കല്‍ കോളേജിന്‌ നല്ല ഒരു ആശുപത്രി വേണം. 
അവിടെ എല്ലാ സൌകര്യങ്ങളും വേണം. മെഡിക്കല്‍ 
കോളേജിനുവേണ്ടി ആശുപ്രതി മുഴുവനായും 
ആവശ്യമില്ലെങ്കില്‍ പോലും ഒരു നല്ല മെഡിക്കല്‍ 
കോളേജിനും അതിനായി ആവശ്യമായി വരുന്നു 
ആശുപ്രതി ഭാഗത്തിനു മാത്രമായി 300 കോടിയില്‍ പരം 
രൂപയുടെ മൂലധന നിക്ഷേപം വേണം. 


ഡോക്ടര്‍മാര്‍ ഉള്‍പ്പെടെ ഒരു മെഡിക്കല്‍ 
കോളേജില്‍ നേരിട്ട്‌ 1750-ല്‍ പരം പേര്‍ക്ക്‌ തൊഴില്‍ 
നല്‍കുന്നു. കത്തോലിക്കാ സഭയുടെ കീഴില്‍ ഇപ്പോള്‍ 
കേരളത്തില്‍ 3 മെഡിക്കല്‍ കോളേജ്‌ ഉണ്ട്‌. അധികം 
താമസിയാതെ ഒന്നോ രണ്ടോ കോളേജുകള്‍ കൂടി 
വരുമെന്നു പ്രതീക്ഷിക്കുന്നു. ഇതുകൂടാതെ നമ്മള്‍ 
ക്കുള്ളത്‌ നേഴ്സിംഗ്‌ കോളേജുകളും ഫാര്‍മസി 
കോളേജുകളുമാണ്‌. നമ്മുടെ നാട്ടിലെ കുട്ടികള്‍ക്ക്‌ അന്യ 
സംസ്ഥാനത്തു പോയി, ഭീമമായ തലവരിപ്പണം 
കൊടുത്ത്‌, സുരക്ഷിതമല്ലാത്ത ചുറ്റുപാടുകളില്‍ 
പഠിക്കേണ്ടി വന്നിരുന്ന അവസ്ഥ മാറി. സുരക്ഷിതമായ 
അന്തരീക്ഷത്തില്‍ നമ്മുടെ നാട്ടില്‍ത്തന്നെ ഉന്നത 
വിദ്യാഭ്യാസം സാധ്യമായി. 


എഞ്ചിനീയറിംഗ്‌ പോലെയുള്ള വിഷയങ്ങളില്‍ 
വിദ്യാഭ്യാസം കഴിഞ്ഞാല്‍, തൊഴില്‍ കണ്ടുപിടിക്കുക 
എന്നത്‌, അവരവരുടെ തന്നെ ഉത്തരവാദിത്വമായിരുന്നു 
അതിനു മാറ്റം വന്നു. ഇപ്പോള്‍ തൊഴില്‍ദാതാക്കള്‍ 
കോളേജുകളില്‍ വന്ന്‌ കുട്ടികളുടെ പണം കഴിയു 
ന്നതിനു മുമ്പുതന്നെ, തൊഴില്‍ വാഗ്ദാനങ്ങള്‍ നല്‍കുന്ന 
സ്ഥിതിയായി (Campus Placement) ഈ രീതി നമ്മുടെ 
മാര്തം സംഭാവനയാണ്‌. നമ്മുടെ കോളേജുകളില്‍ 
അതിനായി മാത്രം പ്ലേസ്മെന്റ്‌ സര്‍വീസ്‌ സെന്റര്‍ 
ഗ്രവര്‍ത്തിക്കുന്നു. നിലവാരമുള്ള കോളേജുകളില്‍ 
മാത്രമേ ക്യാമ്പസ്‌ പ്ലേസ്മെന്റ്‌ സാധ്യമാവൂ. നമ്മുടെ 
ഏതാണ്ട്‌ എല്ലാ കോളേജുകളിലും അതുണ്ട്‌. 100% 
ക്യാമ്പസ്‌ പ്ലേസ്മെന്റ്‌ ഉള്ള എന്‍ജിനീയറിംഗ്‌ 
കോളേജുകളും കത്തോലിക്കാ സഭയുടെ കീഴില്‍ 
കേരളത്തിലുണ്ട്‌. 

ഇത്രയും മുതല്‍മുടക്കുള്ള, ഇത്രയും പേര്‍ക്ക്‌ 
നേരിട്ട്‌ തൊഴിലവസരം നല്‍കുന്ന, ആയിരക്കണക്കിനു 


കുട്ടികള്‍ക്ക്‌ ഇവിടെത്തന്നെ പഠിക്കാനും, തൊഴിലിനും 
അവസരം നല്‍കുന്ന മറ്റൊരു പ്രസ്ഥാനവും കേരളത്തി 
ലില്ല. എന്നാല്‍ മാറിമാറിവരുന്ന സര്‍ക്കാരുകളും യൂണി 
വേഴ്‌ സിറ്റികളും, ഈ സ്ഥാപനങ്ങളെ കറവപ്പശു 
ക്കളായി കാണുന്നു. കെട്ടിടനികുതിയില്‍ നിന്ന്‌ 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയിരുന്നു. 
എന്നാല്‍ ആ ആനുകൂല്യം സ്വാര്രയ സ്ഥാപന 
ങ്ങള്‍ക്കില്ല. ഇലക്ര്ടിസിറ്റിയുടെ ഉപയോഗത്തിന്‌ 
സ്വാശ്രയസ്ഥാപനങ്ങള്‍ Commercial Tariff അനുസ 
രിച്ചുള്ള പണം കൊടുക്കണം. 


യൂണിവേഴ്‌സിറ്റികള്‍ക്ക്‌ എല്ലാവര്‍ഷവും ഓരോ 
കോളേജും ലക്ഷക്കണക്കിനുരൂപ, അഫിലിയേഷന്‍ 
ഫീസ്‌ ആയികൊടുക്കണം. അതില്‍ ഏറ്റം മുന്നില്‍ 
നമ്മുടെ ഹെല്‍ത്ത്‌ യൂണിവേഴ്‌സിറ്റി തന്നെയാണ്‌. 
അവിശ്വസനീയമാണ്‌ അവരു വാങ്ങുന്ന ഫീസ്‌. 
ഇതിനെല്ലാം പുറമെയാണ്‌ നമുക്കെതിരെ “വിദ്യാഭ്യാസ 
കച്ചവടക്കാര്‍” എന്ന പരിഹാസവും. അതില്‍ എല്ലാ 
രാഷ്‌ ്രീയകക്ഷികളും മാധ്യമങ്ങളും ഒരേ രീതി 
കൈക്കൊള്ളുന്നു. നമ്മുടെ ഒരു സ്വാശ്രയ പ്രൊഫഷ 
ണല്‍ കോളേജിലും ഒരു രൂപ പോലും തലവരിപ്പണം 
വാങ്ങുന്നില്ല എന്നതാണ്‌ സത്യം. അതു നമ്മുടെ 
ആളുകള്‍ പോലും അറിയുന്നില്ല എന്നത്‌ സങ്കടകരവും. 
കേരളത്തില്‍ സര്‍ക്കാര്‍ നല്‍കുന്ന ആനുകൂല്യങ്ങള്‍ കൂടി 
ഒന്ന്‌ അറിഞ്ഞിരിക്കുന്നതു നല്ലതാണ്‌. 

കൊച്ചിയില്‍ ഒരു “സ്മാര്‍ട്ട സിറ്റി” വരുന്നതിന്റെ 
കോലാഹലങ്ങള്‍ മറക്കാന്‍ സമയമായില്ല. 100 ഏക്കറില്‍ 


കൂടുതല്‍ സഈജന്യമായി സ്ഥലം. 5 വര്‍ഷത്തേക്ക്‌ 
നികുതിയും അങ്ങനെ പലതും. അതിനു പറയുന്ന 
ന്യായീകരണമോ, പലര്‍ക്ക്‌ തൊഴിലവസരം നല്‍കുന്നു 
എന്നതാണ്‌. അതു വേണമെന്നോ, വേണ്ടയെന്നോ, അല്ല 
ഈ ലേഖകന്‍ പറയുന്നത്‌. 


നമ്മുടെ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ പ്രൊഫഷ 
ണല്‍ സ്ഥാപനങ്ങളും കൂടി നമ്മുടെ നാട്ടുകാര്‍ക്ക്‌ 
നല്‍കുന്ന തൊഴിലവസരങ്ങള്‍ ഏതാണ്ട്‌ അത്രയൊക്കെ 
ത്തന്നെ വരും. മെഡിക്കല്‍, എഞ്ചിനിയറിംഗ്‌, നഴ്‌സിംഗ്‌, 
ഫാര്‍മസി കോളെജുകളെല്ലാം കൂടി നമ്മുടെ സ്ഥാപന 
ങ്ങള്‍ എഴുപതോളം വരും. എന്തെല്ലാം കുറവുകള്‍ ഉണ്ടെ 
ങ്കിലും അവ നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്കും സാമൂഹിക 
അന്തരീക്ഷത്തിലും നല്‍കുന്ന സംഭാവനകള്‍ മറക്കരു 
ത്‌. അതു മനസ്സിലാകണമെങ്കില്‍ നാളെ ഇതെല്ലാം 
കൂടിയങ്ങു നിര്‍ത്തിയാലുള്ള അവസ്ഥയെപ്പറ്റി ഒന്നു 
ചിന്തിച്ചു നോക്കണം. കണ്ണുള്ളപ്പോള്‍ അതിന്റെ വില 
അറിയില്ലല്ലോ. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


pe nf | fi. Ai 


രാക്തികരണത്തിന്റെ വഴികള്‍ 


സാമൂഹിക വികസനം 

സുസ്ഥിര വികസനം 

സ്ത്രീ ശാക്തീകരണം 

പരിസ്ഥിതി സംരക്ഷണം 

സൂക്ഷ്മ തല സാമ്പത്തിക ഇടപാടുകള്‍ 


അടുത്തയിടെ കേരള മോഡല്‍ വികസനം എന്ന പേരില്‍ 
ചര്‍ച്ചകള്‍ നടക്കുമ്പോള്‍ സ്ഥിരം പറയുന്ന വിഷയങ്ങളാണിവ. 
ഈ ആശയങ്ങളൊക്കെ എവിടെ നിന്നു കിട്ടി. എവിടെയാണ്‌ 
ഇതാദ്യം നടപ്പിലാക്കിയത്‌. ആരാണിത്‌ ആദ്യം നടപ്പിലാക്കിയത്‌. 
വിഷയം ചര്‍ച്ച ചെയ്യുന്നത്‌: 


കൊല്ലം രൂപതാ സോഷ്യല്‍ സര്‍വീസ്‌ സൊസൈറ്റിയുടെയും 
കേരള സോഷ്യല്‍ സര്‍വീസ്‌ ഫോറത്തിന്റെയും 
മുന്‍ ഡയറക്ടര്‍ റവ. ഫാ. റൊമാന്‍സ്‌ ആന്റണി 


കാത്തലിക്‌ ഭാണ്‍സില്‍ ഓഫ്‌ ഇന്ത്യയുടെ വൈസ്‌ 
പ്രസിഡന്റും മണ്ണുത്തി കാര്‍ഷിക സര്‍വകലാശാലയിലെ 
പ്രൊഫസറുമായ ഡോ. മേരി റെജീന 


മാനന്തവാടി രൂപതയുടെ റേഡിയോ മാറ്റൊലി ഡയറക്ടര്‍ 
ഫാ. സെബാസ്റ്റ്യന്‍ പുത്തേന്‍, പ്രമുഖ സോഷ്യല്‍ ആക്റ്റി 
വിസ്റ്റും മലങ്കര സോഷ്യല്‍ സര്‍വീസ്‌ സൊസൈറ്റി 

ചീഫ്‌ പ്രോഗ്രാം ഓഫീസറുമായ രാജന്‍ എം. 908095108, 


അടുക്കളയില്‍ നിന്നും 


അരങ്ങിലേക്ക്‌ 


കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു നാഴികക്ക 
ല്ലായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാടിന്റെ “അടുക്കളയില്‍ 
നിന്നും അരങ്ങിലേക്ക്‌” എന്ന നാടകം. കേരള സമൂഹ 
ത്തില്‍ സ്ത്രീകള്‍ അനുഭവിച്ച വിവേചനത്തിന്റെയും 
ഉയിര്‍ത്തെഴുന്നേല്‍പ്പിന്റെയും ചിത്രമാണ്‌ നാടകത്തിന്റെ 
പ്രതിപാദന വിഷയം. സമാനമായ ഒരു നിശബ്ദ വിപ്ലവ 
ത്തിന്‌ കളമൊരുക്കുവാന്‍ “സ്വയം സഹായ സംഘങ്ങള്‍” 
എന്ന പേരിലറിയപ്പെടുന്ന 
സ്ത്രീകളുടെ കൂട്ടായ്മകള്‍ക്ക്‌ 
കഴിഞ്ഞു എന്നതാണ്‌ ശ്രദ്ധേ 
യമായ കാര്യം. ദാരിദ്ര്യ 
ത്തിന്റെ ആള്‍രൂപം സ്ത്രീ 
തന്നെയാണ്‌. എന്നാല്‍ 
സ്ത്രീകള്‍ സ്വന്തം ഭാഗഭേദം 
കണ്ടെത്തിയപ്പോള്‍ വികസന 
ത്തിന്റെ മുഖ്യകഥാപാത്രമായ 
കഥയാണ്‌ സ്ത്രീ ശാക്തീകര 
ണത്തിന്റെ കഥ. 


ജീവിതമെന്ന മഹാരഹ 
സ്യം അതിജീവനത്തിന്റെ രഹ 
സ്യമാണ്‌. മേന്മയുള്ളതും 
ശക്തിയുള്ളതും മഠ്രതം 
കാലത്തെ അതിജീവിക്കുന്നു 
എന്നതാണല്ലോ പരിണാമ 
ച്രക ചരിതത്തിന്റെ പൊരുള്‍. 
Survival of the fittest എന്നത്‌ 
ഒരു ജൈവശാസ്ത്ര സത്യമാ 
ണ്‌. ഭൂമുഖത്തുണ്ടായിരുന്ന 
ലക്ഷക്കണക്കിന്‌ സസ്യങ്ങളും പക്ഷികളും, തുമ്പികളും 
മൃഗങ്ങളും പക്ഷികളും ഇന്നില്ല. അവക്കൊന്നും കാലാ 
വസ്ഥാ വൃതിയാനത്തോട്‌ പൊരുത്തപ്പെടാനാവാതെ 
ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായി. മനുഷ്യപുരോഗ 
തിയുടെ ചരിത്രത്തിലും Survival of the fittest ഒരു പൊതു 
നിയമം തന്നെയാണ്‌. ആയുധബലം ഉള്ള രാജ്യങ്ങള്‍ മറ്റു 
രാജ്യങ്ങളെ അടിമകളാക്കിയത്‌ ചരിത്രത്തിന്റെ ഭാഗമാ 
ണ്‌. നാവിക ശക്തിയുടെ ബലത്താല ഇന്ത്യ ഉള്‍പ്പെടെ 
യുള്ള രാജ്യങ്ങളെ കോളനികളാക്കിയ പോര്‍ച്ചുഗീസ്‌, 
ഡച്ച്‌, ബ്രിട്ടീഷ്‌ അധിനിവേശം ഈ പരമ്പരയില്‍പ്പെട്ട 
താണ്‌. അതിജീവനത്തിന്റെ ചരിത്രത്തില്‍ പുതിയ 


റവ. ഫാ. റൊമാന്‍സ്‌ ആന്‍റണി 


കേരള സോഷ്യല്‍ സര്‍വ്വീസ്‌ ഫോറത്തിന്റെ മുന്‍ ഡയറക്ടര്‍ 


അദ്ധ്യായങ്ങള്‍ രചിക്കുവാന്‍ സ്വയം സഹായ സംഘ 
ങ്ങള്‍ക്ക്‌ കഴിഞ്ഞു എന്നതും സമകാലീന മനുഷ്യ സമൂ 
ഹത്തിലെ എടുത്തുപറയേണ്ട വസ്തുതയാണ്‌. 


ഭൂമുഖത്തുണ്ടായ ആദ്യവിപ്ലവം കാര്‍ഷികവിപ്ലവ 
മായിരുന്നു. നായാട്ടുവഴി ഉപജീവനം നടത്തി മനുഷ്യര്‍ 
നദീതടങ്ങളില്‍ താമസമാക്കി കൃഷി ചെയ്യാന്‍ തുടങ്ങി 
യപ്പോഴാണല്ലോ ലോക ചരിത്രത്തില്‍ ഒരു പുതിയ ദിശ 
ഉദയം ചെയ്തത്‌. രണ്ടാമത്തെ 
വിപ്ലവം വ്യവസായ വിപ്ലവമാ 
യിരുന്നു. കളിമണ്‍ പാത്രമു 
ഞ്ടാക്കാന്‍ കുശവന്‍ തീര്‍ത്ത 
പ്രാകൃത ച്രക (Potters’ wheel) 
ത്തില്‍ നിന്നും ആവിയന്ത്രവും 
പിന്നെ ബൃഹത്ത്‌ ഫാക്ടറി 
കളും തീര്‍ത്ത വ്യവസായ വിപ്ല 
വത്തിന്‌ ആര്‍ജ്ജം പകരാന്‍ 
ശാസ്ത്ര സാങ്കേതിക വിപ്ലവ 
മുണ്ടായി. പിന്നെ ചരിത്ര 
ത്തില്‍ ഒരു വലിയ കുതിച്ചു 
ചാട്ടമാണുണ്ടായത്‌. ഈ കുതി 
ച്ചുചാട്ടത്തില്‍ മുതലും (Capi- 
tal) അധ്വാനവും (Labour) തമ്മി 
ലുള്ള വൈരുദ്ധ്യാധിഷ്ഠിത 
ബന്ധത്തില്‍ 2196001688 81 
ലേക്കു തള്ളപ്പെട്ടവരുടെ രോദ 
നമാണ്‌ ചരിത്രത്തില്‍ മറ്റു പല 
വിപ്ലവങ്ങൾക്കും കളമൊരുക്കി 
യത്‌. സ്വാതന്ത്രം, സാഹോദ 


ര്യം, സമത്വം എന്നീ ത്രിമുഖമുള്ള ഒരു മനുഷ്യസമൂഹ 


ത്തിനു വേണ്ടി മുറവിളി കൂട്ടിയ ഗ്രഞ്ചുവിപ്ലവം, പിന്നെ 
റഷ്യന്‍ വിപ്ലവം, ചൈനീസ്‌ വിപ്ലവം അതേ തുടര്‍ന്ന്‌ 
സാ്ര്മാജ്യങ്ങളുടെ അധിനിവേശങ്ങള്‍ക്കെതിരെ രാജ്യ 
ങ്ങള്‍ നടത്തിയ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളും ഒക്കെ 
തീര്‍ത്ത ഒരു സമവാക്യമുണ്ട്‌-അവസരസമത്വം എന്ന 
പോരാട്ടവാക്യം. വര്‍ഗ്ഗവര്‍ണ്ണങ്ങള്‍ക്കതീതമായ ഒരു സമ 
സ്യയാണിത്‌. അവസരസമത്വം സാധ്യമാക്കുവാന്‍ കാര 
ണമായ സ്ത്രീയ ശാക്തീകരണവും അനുബന്ധ സാമൂ 
ഹിക സംവിധാനങ്ങളുമാണ്‌ മാനവചരിത്രത്തിലെ മൂന്നാ 
മത്തെ വിപ്ലവം എന്നുവേണമെങ്കില്‍ പറയാം. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


1960 കളിലാണ്‌ വികസനത്തോടൊപ്പം ദാരിദ്ര്യ ന്യൂ 
നീകരണം ലോകരാഷ്ട്രങ്ങളുടെ മുന്‍ഗണനയായി 
തീര്‍ന്നത്‌. 1986 ഡിസംബര്‍ 17-ാം തീയതി ഐക്യരാഷ്ട്ര 
സഭ അംഗീകരിച്ച അവകാശം സംബന്ധിച്ച പ്രഖ്യാപനം 
(Declaration on the right to development) പ്രഖ്യാപിച്ചു. 
“മനുഷ്യ വ്യക്തിയാണ്‌ വികസനത്തിന്റെ കേന്ദ്രബിന്ദു. 
മനുഷ്യര്‍, വികസനത്തിനുള്ള അവകാശത്തിന്റെ ഗുണ 
ഭോക്താവും സജീവ പങ്കാളിയുമായിരിക്കണം” 
(Article 2) 


മനുഷ്യനെക്കുറിച്ചും മനുഷ്യ വികസനത്തെക്കു 
റിച്ചും ഉള്ള പുത്തന്‍ തിരിച്ചറിവിന്റെ ഉല്പന്നമാണ്‌ 
സ്ത്രീശാക്തീകരണം. സ്ത്രീ അബലയാണ്‌ എന്ന 
ആക്ഷേപ ചുവയുള്ള പരാമര്‍ശം കാറ്റില്‍ പറപ്പിച്ച്‌ 
കൊണ്ട്‌ സ്ത്രീകള്‍ വികസനത്തിന്റെ മുഖ്യധാരയില്‍ കട 
ന്നുവന്നത്‌ ആധുനിക മനുഷ്യ വികസന ചരിത്രത്തിലെ 
നാഴികകല്ലായി മാറി. 


ആയ്‌... 


സ്ത്രീ ശാക്തീകരണത്തിന്റെ മൂന്നു രൂപങ്ങളാണ്‌ 
സ്വയം സഹായ സംഘങ്ങള്‍, മൈക്രോ ക്രെഡിറ്റ്‌ 
ശൃംഖല, സ്ര്രീസംരംഭത്വം, മൂന്നും പരസ്പര ബന്ധി 
തമാണ്‌. അവസരസമത്വത്തിന്റെ ആവിഷ്കാര വേദിക 
ളായി മാറിയ സ്വയം സഹായ സംഘങ്ങള്‍ ഉയര്‍ത്തിയ 
സാമൂഹ്യമാറ്റത്തിന്റെ കാഹളധ്വനി ശ്രദ്ധിക്കാതിരിക്കു 
വാന്‍ കഴിയുകയില്ല. ആധുനിക ചരിത്രത്തിലെ മൂന്നാ 
മത്തെ വിപ്ലവമെന്ന്‌ പറയാവുന്ന സ്വയം സഹായസം 
ഘങ്ങള്‍ സ്ത്രീ പുരുഷ സമത്വത്തിന്റെയും ലിംഗനീതി 
യുടെ ഒക്കെ ആവിഷ്ക്കാര വേദികളായി മാറി. 


സ്വയം സഹായ സംഘങ്ങള്‍ കേരളത്തില്‍ ആരം 
ഭിക്കുന്നതില്‍ കത്തോലിക്കാ രൂപതകള്‍ക്കുള്ള മതിയാ 
കുംവണ്ണം രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്‌ യാഥാര്‍ത്ഥ 
൮൦. നിശബ്ദരംഗങ്ങള്‍ തീര്‍ത്ത ഒരു നിശ്ശബ്ദ വിപ്ലവമാ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


യിരുന്നു സ്വയം സഹായ സംഘങ്ങള്‍. പൊതു സമൂഹ 
ത്തിലുണ്ടായ വികസനത്തെ പറ്റിയുള്ള ദിശാമാറ്റവും 
വികസന വിദഗ്ദ്ധരുടെ പുതുദര്‍ശനങ്ങളും തിരുസഭ 
യ്ക്കുള്ളില്‍ തന്നെയുള്ള പുത്തന്‍ കാഴ്ചപ്പാടുകളും 
കത്തോലിക്കാ രൂപതകളുടെ ആഭിമുഖ്യത്തിലുള്ള 
സോഷ്യല്‍ സര്‍വ്വീസ്‌ സംഘടനകള്‍ സ്വയം സഹായ 
സംഘങ്ങളുടെ പ്രചാരകരായി മാറുന്നതിന്‌ കാരണമാ 
യിത്തീര്‍ന്നു. ദാരിദ്യം വിധിവിഹിതമാണ്‌ എന്ന ധാര 
ണയില്‍ നിന്നും അടിച്ചേല്‍പ്പിക്കപ്പെട്ട ഒരു ദുര്യോഗമാ 
ണത്‌ എന്ന കാഴ്ചപ്പാടാണ്‌ ഈ ചുവടുമാറ്റത്തിന്റെ ഒന്നാ 
മത്തെ പ്രേരകശക്തി. വികസനരംഗത്തുണ്ടായ വ്യക്ത 
മായ ദിശാമാറ്റം “ലിംഗനീതി” (Gender justice) എന്ന അടി 
സ്ഥാന തത്വവും സ്ത്രീയെ വികസനത്തിന്റെ മുഖ്യപ 
ങ്കാളിയാക്കുവാനുള്ള കര്‍മ്മപ്രബുദ്ധതയുമാണ്‌ രണ്ടാ 
മത്തെ പ്രേരകശക്തി. 


വിവേചനപൂര്‍ണ്ണമായ തലങ്ങളില്‍ നിന്നും 


TL 


സ്ത്രികളെ സ്വതന്ത്രരാക്കി ബോധവല്‍ക്കരണം, സംഘ 
ടനാ വൈഭവം എന്നിവ വഴിയുള്ള ശാക്തീകരണം 
നല്‍കി സമൂഹത്തിന്റെ മുഖ്യധാരയില്‍ പ്രതിഷ്ഠിക്കുക 
എന്നതാണ്‌ സ്ത്രീ ശാക്തീകരണത്തിന്റെ ആത്യന്തിക 
ലക്ഷ്യം. “മനുഷ്യാചിതമല്ലാത്ത സാഹചര്യങ്ങളില്‍ നിന്ന്‌ 
മേല്‍ക്കുമേല്‍ അന്തസ്സുള്ള സാഹചര്യങ്ങളിലേക്കുള്ള 
പ്രയാണമാണ്‌ വികസനം” എന്ന്‌ പോള്‍ ആറാമന്‍ 
“മാര്‍പാപ്പ ജനതകളുടെ പുരോഗതി” എന്ന ചാക്രിക 
ലേഖനത്തില്‍ 1967-ല്‍ പ്രഖ്യാപിച്ചതോടെ സഭയുടെ 
സാമൂഹ്യ ഇടപെടലിന്റെ ശൈലിയും വ്യാപ്തിയും മാറി. 
ലാറ്റനമേരിക്കന്‍ രാജ്യങ്ങളില്‍ കത്തോലിക്കാ വൈദികര്‍ 
നടത്തിയ സാമൂഹിക വിശകലനം ദാരിദ്രത്തിന്റെ അടി 
സ്ഥാന കാരണങ്ങള്‍ തെരയാന്‍ ഇടയായതിന്റെ തുടര്‍ച്ച 
യായി ഭീമമായ ബോധവല്‍ക്കരണ പ്രക്രിയയിലേക്ക്‌ സഭ 


യുടെ ശ്രദ്ധ തിരിഞ്ഞു. ഈ തിരിച്ചറിവിന്റെ പശ്ചാത്ത 
ലത്തില്‍ രൂപതാ സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റിക 
ളുടെ പ്രവര്‍ത്തനശൈലിയും ഇടപെടലുകളിലും വലിയ 
മാറ്റം ഉണ്ടായി. 


1962കളില്‍ ക്ഷേമ പ്രവര്‍ത്തനങ്ങളില്‍ ഒതുങ്ങികു 
ടിയ “രൂപതാ സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റികള്‍” 
സൌജന്യ ഭക്ഷണവിതരണത്തില്‍ നിന്നും ജനങ്ങളെ 
സ്വന്തം കാലില്‍ നില്‍ക്കുവാനുള്ള പ്രവര്‍ത്തന പരിപാ 
ടികളിലേക്ക്‌ ചുവടുമാറ്റം നടത്തിയപ്പോള്‍ ശ്രദ്ധ ക്രേന്ദരീ 
കരിച്ചത്‌ ജനകീയ ബോധവല്‍ക്കരണത്തിലും ജനകീയ 
സംഘ രൂപീകരണത്തിലുമായിരുന്നു. “സേവ്‌ എ ഫാമിലി 
പ്ലാന്‍” എന്ന സംഘടന ദത്തെടുത്ത കുടുംബങ്ങള്‍ക്ക്‌ 
സ്വയം തൊഴിലും തൊഴില്‍ പരിശീലനവും നല്കുവാന്‍ 
മുന്നോട്ടു വന്നത്‌ ശ്രദ്ധേയമായ ഒരു നടപടിയായിരുന്നു. 
ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള UNDP യാണ്‌ ആദ 
$2001 വികസനത്തിന്റെ ച്രകം തിരിക്കേണ്ടത്‌ ജനകീയ 
സംഘങ്ങളാണെന്നുള്ള ആശയം മുന്നോട്ടുവച്ചത്‌. 
ഇതിന്റെ ചുവടു പിടിച്ച്‌ ജര്‍മ്മനിയിലെ സഹായ 
ഏജന്‍സികളായ Misereor, Andheri Hilfe എന്നിവ ജനകീയ 
സംഘ രൂപീകരണത്തിനും അവരുടെ നേതൃത്വത്തിലുള്ള 
വികസന മുന്നേറ്റത്തിനും സഹായകരമാം വിധം 
മൈക്രോ ക്രെഡിറ്റ്‌ രൂപീകരണത്തിനും വലിയ പിന്തുണ 
നലകി. കത്തോലിക്കാ ഇടവകകളില്‍ പണ്ടുമുതലേ 
ഉണ്ടായിരുന്ന നിക്ഷേപ പദ്ധതികള്‍ സാവധാനം 
ക്രെഡിറ്റ്‌ യൂണിയന്‍ എന്ന പരസ്പരാശ്രയത്തില്‍ ചുവ 
ടുമാറ്റം നടത്തി. സഹകരണ പ്രസ്ഥാനത്തിന്റെ തത്വങ്ങ 
ളില്‍ വേരുറച്ച ക്രെഡിറ്റ്‌ യൂണിയന്‍ ശൃംഖല രൂപതാ 
സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റികളുടെ കേരളത്തിലെ 
സ്ത്രീ ശാക്തീകരണത്തിനുള്ള വലിയ സംഭാവനയാ 
യിരുന്നു. 

എല്ലാവരെയും ഉള്‍ക്കൊള്ളുന്ന ഒരു വികസന ച്ക്ര 
ത്തില്‍ തുല്യ അവസരങ്ങളും വികസന സാധ്യതകളുള്ള 
അവകാശവും അടിസ്ഥാന ഘടകങ്ങളാണ്‌. പങ്കാളിത്ത 
വികസനത്തിന്റെ രണ്ടു കണ്ണികളാണ്‌ സാമൂഹ്യ മുഖ്യ 
ധാരാവല്‍കരണവും (Social inclusion) സാമ്പത്തിക മുഖ്യ 
ധാരാവല്‍ക്കരണവും (Financial inclusion). മാറ്റത്തിന്റെ 
പ്രേരകശക്തികളായ ഈ രണ്ടു ഘടകങ്ങളും സാക്ഷാ 
ത്കരിക്കുവാന്‍ ജനകീയ കൂട്ടായ്മകളായ സ്വയം 
സഹായ സംഘങ്ങള്‍ക്കും മെച്ചപ്പെട്ട ജീവിത സൌകര്യ 
ങ്ങള്‍ ഒരുക്കുവാന്‍ മൈക്രോ ഫിനാന്‍സും സഹായക 
മാകുന്നു. കേരളത്തിലെ 31 രൂപതകളുടെ ആഭിമുഖ്യത്തി 
ലുള്ള സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റികളുടെ നിയ 


ന്ത്രണത്തില്‍ സംരംഭകത്വ ശേഷി വികസനത്തിനും അതി 
നാവശ്യമായ ധന സമാഹരണത്തിനുമുള്ള വാഹനമാ 
യിട്ടാണ്‌ സ്വയം സഹായസംഘങ്ങള്‍ വിഭാവനം ചെയ്യ 
പ്പെട്ടത്‌. രൂപതാ സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി 
കള്‍ക്കു കാലാകാലങ്ങളില്‍ ദിശാബോധം നല്‍കുന്ന 
കാരിത്താസ്‌ ഇന്ത്യ ഈ ചുവടുമാറ്റത്തിനു ആവശ്യമായ 
പരിശീലനവും മാര്‍ഗ്ഗനിര്‍ദ്ദേശവും നല്‍കിയതോടെ 
കേരളത്തിലെ എല്ലാ രൂപതാ സോഷ്യല്‍ സര്‍വ്വീസ്‌ 
സൊസൈറ്റികളും ഈ ചുവടുമാറ്റത്തിന്റെ വക്താക്ക 
ളായി മാറി എന്നതാണ്‌ യാഥാര്‍ത്ഥ്യം. 


പാര്‍ശ്വവല്‍ക്കരിക്കപ്പെട്ടവരുടെയും സാധാരണക്കാ 
രായ കര്‍ഷകര്‍, കര്‍ഷകതൊഴിലാളികള്‍, പരമ്പരാഗത 
തൊഴിലില്‍ ഏര്‍പ്പെട്ടവര്‍, മത്സ്യത്തൊഴിലാളികള്‍ എന്നി 
വരും മദ്യവര്‍ഗ്ഗത്തില്‍പ്പെട്ട വീട്ടമ്മമാരും ഒക്കെ രൂപപ്പെ 
ടുത്തുന്ന സമവാക്യമാണ്‌ വാസ്തവത്തില്‍ വികസന 
ത്തിന്റെ അതിരുകള്‍ നിശ്ചയിക്കുന്നത്‌. ദാരിദ്രയത്തെക്കു 
റിച്ചുള്ള കാഴ്ചപ്പാടിലാണ്‌ വികസനത്തിന്റെ അതിരുകള്‍ 
നിശ്ചയിക്കേണ്ടത്‌. ദാരിദ്ര്യത്തെ ഭതീക ജീവിത സൌക 
ര്യസംബന്ധിയായ അവസ്ഥയുടെ അഭാവം അഥവാ അപ 
ഹരിക്കപ്പെട്ട അവസ്ഥ (deprivation) എന്ന നിലയില്‍ നാം 
കാണേണ്ടതാണ്‌. അപഹരണവും നിഷേധിക്കലും, അഭാ 
വവും തീര്‍ത്ത ബഹുവിധ തലങ്ങളില്‍ നമുക്ക്‌ ദാരി 
ദ്യത്തെ കാണാവുന്നതാണ്‌. നാല്‍ തരം ദൌര്‍ലഭ്യങ്ങള്‍ 
നമുക്ക്‌ കണ്ടെത്താവുന്നതാണ്‌. 


ഒന്നാമത്തേത്‌ വിഭവശേഷി നിഷേധം അഥവാ മൂല 
ധന ദൌര്‍ലഭ്യമാണ്‌ (വരുമാന്മില്ലായ്മ) (Money deprivation):- ജീവി 
ക്കാനുള്ള അവകാശം യാഥാര്‍ത്ഥ്യമാകണമെങ്കില്‍ 
ഉപജീവനത്തിന്‌ ആവശ്യമായ തൊഴില്‍ ചെയ്യുവാനോ 
സംരംഭങ്ങള്‍ ആരംഭിക്കുവാനോ ഉള്ള മുലധനമുണ്ടാകണം. 
വായ്പ ഒരു രദാര്യമല്ല, അവകാശമാണ്‌ എന്ന്‌ തത്വത്തിന്‌ 
സാധുതയുണ്ട്‌. ധനകാര്യസ്ഥാപനങ്ങള്‍ പലപ്പോഴും വന്‍കിട 
വ്യവസായ സ്ഥാപനങ്ങള്‍ക്ക്‌ വലിയ തുകകള്‍ വായ്പയായി 
നല്കുമ്പോള്‍ പാവപ്പെട്ടവന്റെ വായ്പാ അപേക്ഷകര്‍ വളരെ 
സൂക്ഷ്മമായി പരിശോധിച്ച്‌ പരമാവധി കര്‍ശന 
വ്യവസ്ഥകളോടെയാണ്‌ നല്‍കുന്നത്‌. ഇതിന്‌ ബദലായ 
ഒന്നാണ്‌ ജനകീയ ബാങ്ക എന്ന്‌ പറയാവുന്ന മൈക്രോ 
ഫിനാന്‍സ്‌. ബംഗ്ലാദേശില്‍ ഗ്രാമീണ്‍ ബാജ്‌: എന്നുള്ള 
സാമൂഹ്യവിപ്ലവം നടപ്പാക്കിയ മുഹമ്മദ യൂനസിന നോബല്‍ 
സമ്മാനം നല്‍കിയപ്പോള്‍ സാമൂഹ്യ ബാങ്കിംഗ്‌ എന്ന 
ആശയത്തിന്‌ പൊതുസമ്മതിയുണ്ടായിരിക്കുകയാണ്‌. 


രണ്ടാമത്തേത്‌ സേവനലഭ്യതയില്ലായ്മയാണ്‌. (Service 
deprivation):- അടിസ്ഥാനസനകര്യങ്ങളായ പാര്‍പ്പിടം, 
ആരോഗ്യശുശ്രൂഷ, വിദ്യാഭ്യാസസേവനങ്ങള്‍ ലഭിക്കാ 
തെ വരിക എന്നത്‌ വികസനത്തിന്റെ ചവിട്ടുപടികള്‍ 
കയറുവാന്‍ കഴിയാത്ത ഒരവസ്ഥയാണ്‌. സ്വയം സഹായ 
സംഘങ്ങള്‍ സ്വന്തം ധനശേഖരണത്തിലൂടെയും രാഷ്ട്രീയ 
സ്വാധീനത്തിലൂടെയും മെച്ചപ്പെട്ട ജീവിത സൌകര്യങ്ങള്‍ 
ലഭ്യമാകുവാനുള്ള സാധ്യത ഉണര്‍ത്തുന്നു. 

മൂന്നാമത്തേത്‌ പ്രകൃതി വിഭവങ്ങള്‍, ജലം, 
മത്സ്യസങ്കേതങ്ങള്‍ എന്നിവയിലേക്കുള്ള പ്രവേശനം 
നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ്‌. (Access deprivation):- 
സംഘടിതമായ ജനശക്തിക്ക്‌ മുമ്പില്‍ എല്ലാ തടസ്സ 
ങ്ങളും തകരുമെന്നത്‌ ചരിത്രസത്യം. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


നാലാമത്തേത്‌ അഭിപ്രായപ്രകടനനിഷേധമാണ്‌. 
(Voice deprivation):- ദരിദ്രരെ ബാധിക്കുന്ന തീരുമാന 
ങ്ങളില്‍ അവരുടെ ഭാഗഭാഗിത്വവും ആശയാവിഷ്ക്ക 
രണവും ഇല്ലാത്ത അവസ്ഥ. ഉചിതമായ രാഷ്ട്രീയ 
പങ്കാളിത്തം ലഭിക്കാത്ത അവസ്ഥ. 


മുകളില്‍ പറഞ്ഞ നാല്‌ നിഷേധങ്ങളെയും 
അഭിമുഖീകരിക്കുവാനുള്ള ശക്തി സ്വയം സഹായ 
സംഘങ്ങള്‍ക്കുണ്ട്‌ എന്നുളളതാണ്‌ അനുഭവം. സ്വയം 
സഹായ സംഘങ്ങളിലുള്ള സാമുഹ്യ ഇടപെട ലുകള്‍ 
വഴി ആയിരക്കണക്കിന്‌ സ്‌ര്രീകളെ സാമൂഹ്യ 
വികസനത്തിന്റെ മുഖ്യധാരയില്‍ പ്രതിഷ്ഠിക്കുവാന്‍ 
കഴിഞ്ഞു എന്നതു തന്നെയാണ്‌ സമകാലീന കേരള 
കത്തോലിക്ക സഭയുടെ കേരള നവോത്ഥാനത്തിനുള്ള 
ഏറ്റവും വലിയ സംഭാവന. കേരളത്തിലെ 31 രൂപതാ 
സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റികളുടെ കീഴില്‍ 
ഏതാണ്ട്‌ 30000 സ്വയം സഹായ സംഘങ്ങളും ഇവയില്‍ 
വികസന പങ്കാളികളായ ഏതാണ്ട്‌ അഞ്ച്‌ ലക്ഷത്തോളം 
സ്ത്രീകളും കര്‍മ്മനിരതരാണ്‌. 2014-15 കാലയളവില്‍ 
ഈ വനിതാ സ്വയംസഹായ സംഘങ്ങളുടെ ആഭിമുഖ്യ 
ത്തില്‍ 123 കോടി രൂപ സമാഹരിക്കുവാനും അംഗ 
ങ്ങള്‍ക്ക്‌ വരുമാന സംദായക മായ ഇടപെട 
ലുകള്‍ക്ക്‌ വിതരണം ചെയ്യുവാനും സാധിച്ചത്‌ ഒരു 
നിശബ്ദ വിപ്ലവത്തിന്റെ ഭാഗം മാ്രം ധനകാര്യ 
സ്ഥാപനങ്ങള്‍, ദേശീയ സംസ്ഥാന ന്യൂനപക്ഷ 
കമ്മീഷന്‍, പിന്നോക്ക വികസന കമ്മീഷന്‍ എന്നിവ 
യുടെ ഭീമമായ പിന്തുണയും രൂപതാ സോഷ്യല്‍ 
സര്‍വ്വീസ്‌ സൊസൈറ്റികളുടെ സാമ്പത്തിക മുഖ്യധാരാ 
വല്‍ക്കരണ ഗ്രകിയയയില്‍ പങ്കുചേര്‍ന്നു എന്നതു 
എടുത്തുപറയേണ്ട കാര്യമാണ്‌. 


കേരള കത്തോലിക്കാ സഭയുടെ പ്രേരണയാല്‍ 
സമാരംഭിച്ച സ്വയം സഹായ സംഘങ്ങള്‍ക്ക്‌ മതനിര 
പേക്ഷമായ ഒരു സമീപനമുണ്ട്‌. ജാതിമത വേലിക്കെട്ടു 
കള്‍ക്കപ്പുറം ഒരു സൌഹൃദം തീര്‍ക്കുവാനും ഒരു വിശാല 
മാനവികതയുടെ സംസ്കാരം പണിയുവാനും രൂപതാ 
സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി കള്‍ക്ക്‌ സാധിച്ചി 
ട്ടുണ്ട്‌. സഹായങ്ങള്‍ക്ക്‌ ഉടമസ്ഥത ആവശ്യപ്പെടാത്ത 
ഒരു പ്രവര്‍ത്തന ശൈലികളാണ്‌ രൂപതാസൊ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


സൈറ്റികള്‍ എക്കാലവും നില 
നിര്‍ത്തിയിട്ടുള്ളത്‌. വായ്പാമേള 
കള്‍ക്കും പദ്ധതി ഉദ്ഘാടന മാമാ 
ങ്കങ്ങള്‍ക്കും അപ്പുറത്തുള്ള ഒരു 
അവകഠാശാധിഷഠിത 
സമീപനമാണ്‌ സഭ കാത്തുപാലി 
ചിട്ടുള്ളത്‌. ആര്‍ക്കും 
ഓദാര്യമായി കൊടുക്കുന്നതല്ല. 


ഒന്നും 


ഇല്ലാത്തവന്റെ അവകാശം സാക്ഷാ 
ത്കരിക്കുവാനുള്ള കാരണം 
മാത്രമാണ്‌ എന്നുളള അവബോധം 
രൂപതാ സൊസൈറ്റികള്‍ക്ക്‌ ഉണ്ട്‌. 
അതുകൊണ്ട്‌ തന്നെ നിക്ഷേപം 
ഏല്പിക്കുന്നവര്‍ക്ക്‌ ഏറ്റെടു 
ക്കുന്നവരില്‍ വിശ്വാസമുണ്ട്‌. ഈ വിശ്വാസം തന്നെയാണ്‌ 
രൂപതാ സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റികളുടെ 
കരുതല്‍ മൂലധനം. 


കേരളാ സഭ ഒരുക്കിയ ഈ നിശബ്ദ വിപ്ലവത്തില്‍ 
കണ്ണി ചേര്‍ന്ന ഒരുപാട്‌ പ്രഗത്ഭരില്‍ പ്രമുഖനായിരുന്നു 
യശ്ശശരീരനായ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ 
മെത്രാപ്പോലീത്ത. കേരള ജനതയ്ക്ക്‌ മാഞ്ചിയവും 
ആടുവളര്‍ത്തലും ചിലവ്‌ കുറഞ്ഞ ഭവന നിര്‍മ്മാണവും 
ഒക്കെ വലിയ ഇടയന്‍ 
തന്നെയായിരുന്നു ഒറ്റപ്പെട്ടു കിടന്നിരുന്ന രൂപതാ 
സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റികളെ ഒരു ചരടികള്‍ 
കോര്‍ത്തിണക്കുവാന്‍ സ്ഥാപിതമായ കേരള സോഷ്യല്‍ 
സര്‍വ്വീസ്‌ ഫോറത്തിന്‌ ദിശാബോധം നല്‍കിയതും 
ക്രെഡിറ്റ്‌ യൂണിയനെയും സ്വയം സഹായ സംഘ 


പരിചയപ്പെടുത്തിയ 


ങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തിനുള്ള ശക്തി 
പകര്‍ന്നതും കേരള മോഡല്‍ വികസനത്തിന്റെ മുന്നണി 
പോരാളിയായി വര്‍ദ്ധിക്കുവാന്‍ സഭാ സമൂഹങ്ങള്‍ക്ക്‌ 
പ്രേരണ നല്കിയതും ഭാഗ്യപ്പെട്ട മാര്‍ ഗ്രിഗോറിയോസ്‌ 
മെത്രാപ്പോലീത്ത ആയിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, 
പത്തനംതിട്ട ജില്ലകളില്‍ സ്വയം സഹായ സംഘങ്ങളുടെ 
ഒരു വലിയ ശൃംഖല തീര്‍ക്കുവാന്‍ തിരുവനന്തപുരം 
മലങ്കര കത്തോലിക്ക അതിരൂപതയുടെ സാമൂഹിക 
സേവന വിഭാഗമായ മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ 
സൊസൈറ്റിക്ക്‌ സാധിച്ചതും ആ വലിയ സൌഹൃദ 
ശൃംഖല വഴി ജീവിതത്തിന്‌ പുതിയ പാഠഭാഗങ്ങള്‍ 
നല്‍കുവാനും കഴിഞ്ഞതും ചെറിയ കാര്യമല്ല. കേന്ദ്ര 
ഗവണ്‍മെന്റിന്റെ തൊഴില്‍ പരിശീലന കര്‍മ്മ 
പരിപാടിയില്‍ തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില 
സംഘടനകളില്‍ ഒന്നാണ്‌ മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ 
സൊസൈറ്റി എന്നതും പ്രശംസനീയമായ വസ്തു 
തയാണ്‌. 


ശാക്തീകരണത്തിന്റെ 


cd ae aaa 


താന്‍ അധ്യാപികയായ സര്‍വ്വകലാശാലയിലെ 
ഈ വര്‍ഷം പ്രവേശനം ലഭിച്ചവരുടെ ഒരു ക്ലാസ്സിലേക്ക്‌ 
കടന്നുചെന്നപ്പോള്‍ മുന്നിലുള്ളവരെല്ലാം പെണ്‍കുട്ടി 
കള്‍. ആദ്യ ദിനങ്ങളില്‍ തന്നെ നിങ്ങളുടെ പുരുഷ സഹ 
പാഠികള്‍ ക്ലാസ്സിൽ കയറാതെ ആയോ എന്ന എന്റെ 
ചോദ്യത്തിന്‌ ഉത്തരം “മാം, ഈ വര്‍ഷം ആണ്‍കുട്ടികള്‍ 
ആരും ഇല്ല” എന്നാണ്‌. ഒരു നിമിഷം ഞാന്‍ സ്തബ്ധ 
യായി. കഴിഞ്ഞ കുറെ വര്‍ഷങ്ങളായി ആണ്‍കുട്ടികളുടെ 
എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. 
ഇപ്പോഴിതാ തീരെ ഇല്ലാതെയായിരിക്കുന്നു! 

തൃശൂര്‍ അതിരൂപതയുടെ ഫാമിലി അപ്പസ്തോ 
ലേറ്റ്‌ സെന്ററിന്റെ ആഭിമുഖ്യത്തില്‍ മുപ്പത്‌ വയസ്സ്‌ 
കഴിഞ്ഞ, വിവാഹതടസ്സം നേരിടുന്ന പുരുഷന്മാരുടെ 
യോഗം വിളിച്ചപ്പോള്‍ കത്തീര്ഡല്‍ പള്ളിക്കുള്ളില്‍ 
സംവഹിക്കാന്‍ കഴിയാത്തത്ര തിരക്കായിരുന്നു എന്നത്‌ 
ഞെട്ടിക്കുന്ന യാഥാര്‍ത്ഥ്യം. ആയിരക്കണക്കിന്‌ പുരുഷ 
ന്മാര്‍ ഈ ഗണത്തില്‍ തിക്കിതിരക്കിയപ്പോള്‍ ഈ 
അവസ്ഥയിലെ സ്ത്രീകളുടെ എണ്ണം നൂറില്‍ താഴെ 
മാത്രമായിരുന്നു. 


ഈ രണ്ട്‌ അനുഭവങ്ങള്‍ ഞാന്‍ ചേര്‍ത്തു 
വായിക്കുകയാണ്‌. ലോകത്തിന്റെ മുന്നില്‍ ജനങ്ങളുടെ 
സുസ്ഥിതി അനുബന്ധ മേഖലകളില്‍ അഭിമാനാര്‍ 
ഹമായ നേട്ടങ്ങള്‍ പലതും കൊയ്ത കേരളത്തിന്‌ ഇതും 
നേട്ടങ്ങളുടെ പട്ടികയില്‍ ചേര്‍ക്കാനാകുമോ? അതോ 
ഒരുതരം അസന്തുലിതാവസ്ഥയുടെ സൂചികയാണോ? 
ഒരവലോകനം നടത്തണമെങ്കില്‍ കുറച്ചു വര്‍ഷങ്ങള്‍ 
പിന്നാക്കം പോകേണ്ടതുണ്ട്‌ എന്ന്‌ തോന്നുന്നു. 

വിദ്യാഭ്യാസം എന്നത്‌ ആയുധാഭ്യാസവും 
വേദപഠനവും ഒക്കെ ആയിരുന്ന കാലത്ത്‌ സ്വാഭാവി 
കമായും ഇത്‌ പുരുഷന്മാര്‍ക്കും വരേണ്യവര്‍ഗ്ഗത്തിനും 
മാര്തം (പാഠപ്ൃമായിരുന്നു. സാമൂഹൃപശ്ചാത്തല 
വികസനം ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടെ സാധ്യമായി 
ത്തുടങ്ങിയെങ്കിലും പൊതുവിദ്യാഭ്യാസം എന്ന വലിയ 


ഡോ. മേരി റെജീന എഫ്‌. 


വൈസ്‌ പ്രസിഡന്റ്‌ 
കാത്തലിക്‌ കണ്‍സില്‍ ഓഫ്‌ ഇന്ത്യ 


ഓദാര്യം വച്ചു നീട്ടാന്‍ അവരും മുതിര്‍ന്നില്ല. 
മധ്യവര്‍ഗ്ഗത്തിനും താഴേയ്ക്കുള്ളവര്‍ക്കും, പ്രതേകിച്ച്‌ 
സ്ത്രീവര്‍ഗ്ഗത്തിനും, അന്യമായി നിന്ന വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങള്‍ ഇവര്‍ക്കൊക്കെ കൂടി തുറന്നു കൊടു 
ക്കുവാന്‍ വഴിയൊരുക്കിയത്‌ ക്രിസ്ത്യന്‍ മിഷനറിമാരാണ്‌ 
എന്ന ചരിര്രസത്യം ഇന്ന്‌ കേരളത്തില്‍ ആരും 
നിഷേധിക്കുന്നില്ല. ആയിരത്തി എണ്ണൂറുകളുടെ 
ആദ്യപാദത്തില്‍ തന്നെ മിഷനറിമാര്‍ പെണ്‍കുട്ടി 
കള്‍ക്കായി സ്‌കൂളുകള്‍ ആരംഭിച്ചെങ്കിലും യാഥാസ്ഥി 
തികരായ ഹിന്ദു കാരണവന്മാര്‍ തങ്ങളുടെ പെണ്‍മക്കളെ 
ര്രിസ്‌ത്യന്‍ സ്‌കൂളുകളിലേക്ക്‌ പറഞ്ഞയയ്‌ ക്കാന്‍ 
വിമുഖരായിരുന്നു. മറ്റൊരു മതത്തില്‍പ്പെട്ടവര്‍ ഇത്തരം 
ഒരു സംരംഭത്തിന്‌ മുതിരുമ്പോള്‍ സ്വഭാവികമായും ഒരു 
സംശയവും ഉണ്ടായിട്ടുണ്ടാകും. എന്നാല്‍ ആ 
നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തന്നെ ഈ ആശങ്കകള്‍ 
കുറഞ്ഞുവന്നു എന്ന്‌ ചരിത്രവായന നമുക്ക്‌ അറിവു 
നല്‍കുന്നു. സ്ത്രീകളുടെ പാരമ്പര്യ റോളുകളായ 
ഭാര്യയും അമ്മയും കൂടുതല്‍ മേന്മയോടെ കൈകാര്യം 
ചെയ്യാന്‍ വിദ്യാഭ്യാസം സഹായിക്കുന്നു എന്ന 
അവബോധം പൊതുജനത്തിനുണ്ടായി എന്നു വേണം 
കരുതാന്‍. അല്ലാതെ കാര്യ്രാപ്തിയുള്ള പൊതു 
പ്രവര്‍ത്തകരെയും ഉദ്യോഗാര്‍ത്ഥികളെയും വാര്‍ത്തെ 
ടുക്കണം എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കില്ല കാരണവ 
ന്മാര്‍ അത്‌ സ്ത്രീകളെ പള്ളിക്കൂടങ്ങളിലേക്ക്‌ പറഞ്ഞ 
യച്ചത്‌. 

ഒരാണ്‍കുട്ടിയെ പഠിപ്പിക്കുമ്പോള്‍ നിങ്ങള്‍ ഒരു 
വ്യക്തിയുടെ വികാസം സാധ്യമാക്കുന്നു. എന്നാല്‍ ഒരു 
പെണ്‍കുട്ടിയെ പഠിപ്പിക്കുമ്പോള്‍ ഒരു കുടുംബത്തി 
ന്റെയും രാഷ്ട്രത്തിന്റെയും വികസനത്തില്‍ പങ്കാളിയാ 
കുന്നു എന്ന പ്രവചനവും പെണ്‍ വിദ്യാഭ്യാസ പ്രോത്സാ 
ഹനത്തിന്‌ സഹായകമായി കാണണം. പെണ്‍കുട്ടി 
കള്‍ക്കും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുള്ളവര്‍ക്കും 
വിദ്യാഭ്യാസം ലഭ്യമായതിന്റെ ഏറ്റവും വലിയ ഗുണഭോ 
ക്താക്കള്‍ സ്ര്തീകൾ തന്നെയായിരുന്നു. ലഭിച്ച 
അവസരം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി 
തങ്ങളുടെ സ്വന്തം അവസ്ഥയ്ക്ക്‌ മാറ്റം വരുത്താന്‍ 
അവര്‍ക്ക്‌ സാധിച്ചു എന്നത്‌ അഭിമാനകരം. വിദ്യാഭ്യാസം 
പുരുഷന്മാരുടെയും സമൂഹത്തിന്റെയും ചിന്തയ്ക്കും 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കാഴ്ചപ്പാടിനും വരുത്തിയ മാറ്റവും വലുതാണ്‌. 
സതിയും, ദേവദാസി സ്ര്പദായവും, പുലയുമൊക്കെ 
സമൂഹത്തില്‍ നിന്ന്‌ മായ്ച്ചുകളയാന്‍ മിഷനറിമാര്‍ 
നാന്ദികുറിച്ച വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്‌ സാധിച്ചു. 
മാറുമറയ്ക്കാതെയും ആരാധനാലയങ്ങളില്‍ പ്രവേശനാ 
നുമതി ഇല്ലാതെയും നടന്നിരുന്നു നമ്മുടെ മുത്തശ്ശിമാര്‍ 
എന്ന്‌ പറഞ്ഞാല്‍ നമ്മുടെ പരിഷ്കാരി മക്കള്‍ എങ്ങനെ 
പ്രതികരിക്കും? ഇന്നത്തെ ശക്തിക്കും സ്വാതന്ത്ര്യത്തിനും 
നന്ദി പറയേണ്ടത്‌ സ്ത്രീയുടെയും പുരുഷന്റെയും 
അകക്കണ്ണ്‌ തുറക്കാന്‍ സഹായിച്ച വിദ്യാഭ്യാസത്തിന്‌ 
മാര്തം. 


നാഗര്‍കോവിലില്‍ 1819-ല്‍ എല്‍.എം.എസ്‌ 
മിഷനറിമാര്‍ തുടങ്ങിയ ബോര്‍ഡിംഗ്‌ സ്കൂളാണ്‌ 
കേരളത്തിലെ ആദ്യത്തെ പെണ്‍കുട്ടികള്‍ക്കായുള്ള 
സ്ഥാപനം. അടിസ്ഥാന വിദ്യാഭ്യാസത്തിനും, ഇംഗ്ലീഷി 
നും, മതപഠനത്തിനും പുറമെ നൈപുണ്യ വികസന 
ത്തിനും പിന്‍വര്‍ഷങ്ങളില്‍ ഇവിടെ സമയം കണ്ടെത്തി 
യിരുന്നു. ലേസ്‌ നിര്‍മ്മാണം, തുന്നല്‍, സിറ്റിംഗ്‌ 


എന്നിവയിലുള്ള പ്രാവീണ്യം ഉണ്ടാക്കുക വഴി ഒരു 
വരുമാനമാര്‍ഗ്ഗം തുറക്കുക മാത്രമല്ല, ഒരു “സ്ത്രീയെ ഒരു 
“വനിതയാക്കുന്ന പ്രകിയ കൂടി നടക്കുകയായിരുന്നു. 
(There is a difference between a woman and a lady) 
പ്രോട്ടസ്റ്റന്റ്‌ മിഷനറിമാരാണ്‌ 19-00 നൂറ്റാണ്ടിന്റെ ആദ്യ 


പകുതിയില്‍ ഈ മേഖലയില്‍ സജീവമായി 
പ്രവര്‍ത്തിച്ചത്‌. ഇവരുടെ മുന്നേറ്റത്തില്‍ നിന്ന്‌ ഈര്‍ജ്ജം 
സ്വീകരിച്ചിട്ടാകണ് ഈ നൂറ്റാണ്ടിന്റെ അവസാന 
പകുതിയില്‍ കത്തോലിക്കാ സഭയും ഇത്തരം 
സ്ഥാപനങ്ങള്‍ക്ക്‌ തുടക്കം കുറിച്ചത്‌. വിശുദ്ധ ചാവറ 
കുര്യാക്കോസ്‌ ഏലിയാസച്ചന്‍ ആരംഭിച്ച പള്ളിക്കൂട 
ങ്ങള്‍ മാത്രമല്ല, അവിടെ നല്‍കിയിരുന്ന ഉച്ചക്കഞ്ഞിയും 
പൊതുവിദ്യാഭ്യാസ മേഖലയിലെ നാഴികക്കല്ലു 
കളായിരുന്നു. വിശപ്പകറ്റാന്‍ പഠിക്കാന്‍ പോയി, പിന്നീട്‌ 
രാഷ്ട്രത്തെ നയിച്ചവര്‍ പലതാണ്‌ എന്ന്‌ വിസ്മരിക്കാന്‍ 


സാധിക്കില്ല. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കോഴിക്കോട്ട്‌ 1862-ല്‍ ആരംഭിച്ച സെന്റ്‌ 
ജോസഫ്‌സ്‌ ഗേള്‍സ്‌ സ്‌കൂളും, കണ്ണൂരിലെ സെന്റ്‌ 
തെരേസാസ്‌ ആംഗ്ലോ ഇന്‍ഡ്യന്‍ സ്കൂളുമാണ്‌ 
പെണ്‍കുട്ടികള്‍ക്കായുള്ള സ്കൂളുകളില്‍ ആദ്യത്തേത്‌. 
ഇവിടെയൊക്കെ ജാതിയും മതവും നോക്കാതെ 
നല്‍കിയ പ്രവേശനമാണ്‌ കേരള മോഡല്‍ വികസന 
ത്തിന്റെ തറക്കല്ലുകള്‍. 1880-ല്‍ തിരുവനന്തപുരത്ത്‌ 
സ്ഥാപിക്കപ്പെട്ട ഹോളി ഏഞ്ചല്‍സ്‌ കോണ്‍വന്റ്‌ 
സ്കൂളാണ്‌ 1888-ല്‍ ആദ്യമായി നാല്‍ പെണ്‍കുട്ടികളെ 
മെട്രിക്കുലേഷന്‍ പരീക്ഷയ്ക്കിരുത്തിയത്‌. എന്റെ 
അമ്മാമ്മയും, അമ്മയും, പിന്നെ ഞാനും പഠിച്ചിറങ്ങിയ 
സ്കൂളാണ്‌ ഹോളി ഏഞ്ചല്‍സ്‌. ഈ സ്‌കൂളിന്റെ മക്കള്‍ 
ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഉന്നതജീവിത 
മേഖലകളില്‍ വ്യാപരിക്കുന്നു. ഇങ്ങനെ, അന്നു മുതല്‍ 
ഇന്നുവരെ, നമ്മുടെ ഓരോ സ്ഥാപനത്തിന്റെയും 
ലാളനയേറ്റു വാങ്ങിയവര്‍ മാമ്മോദീസ വെള്ളം വീണവര്‍ 
മാത്രമല്ല എന്നത്‌ നമ്മെ ക്രിസ്തുവിന്റെ യഥാര്‍ത്ഥ 
അനുയായികളാക്കുന്നു. 
മാന്നാനത്ത്‌ 1846-ല്‍ 
ചാവറപ്പിതാവ്‌, “സംസ്‌കൃത” 
സ്കൂള്‍ ആരംഭിച്ചപ്പോള്‍ 
“വേദഭാഷ” പഠിക്കുവാന്‍ 
ദളിതനും അവസരം ലഭിക്കു 
കയായിരുന്നു. പുരോഗ 
മനത്തിന്റെ 160 വര്‍ഷങ്ങള്‍ 
പിന്നിട്ടുനില്‍ ക്കുമ്പോള്‍ 
അദ്ദേഹത്തിന്റെ ധൈര്യ 
ത്തിനു മുന്നില്‍, ദീര്‍ഘ 
ദര്‍ശനത്തിനു മുന്നില്‍, 
ആത്മവിശ്വാസത്തിനു 
മുന്നില്‍ ശിരസ്സു നമിക്കുക 
യല്ലാതെ മറ്റെന്തുപഹാര 
മാണ്‌ ഇന്ന്‌ നല്‍കുക. ഇതു 
കൂടാതെ, മിടുക്കരായ 
| വനിതാ വിദ്യാര്‍ത്ഥികളെ 
അദ്ധ്യാപകരായി നിയമി 
ചതു വഴി സമൂഹത്തിനുണ്ടായ നേട്ടം വിവരണാ 
തീതമാണ്‌. നല്ല സ്കൂളുകളും, നല്ല അധ്യാപകരും 
ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പ്രത്യക്ഷ-പരോക്ഷ 
സ്വാധീനം ചെലുത്തി. ആരോഗ്യ- ശുചിത്വ-കുടുംബാ 
സൂഗ്രണ രംഗങ്ങളില്‍ വന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഈ 
വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ഫലങ്ങളാണ്‌. 1947-ല്‍ 
പുരുഷസാക്ഷരത 58.1 ശതമാനവും സ്ത്രീ സാക്ഷരത 
36 ശതമാനവും ആയി ഉയര്‍ന്നപ്പോള്‍ ഇന്ന്‌ അത്‌ 100 
ശതമാനത്തില്‍ തൊട്ട്‌ നില്‍ക്കുന്നു. സ്ത്രീകള്‍ക്കായി 
വാതിലുകള്‍ തുറന്ന തൊഴില്‍ ശാലകളില്‍ പലതിലും 
ഇന്നും വിവേചനം നിലനില്‍ക്കുന്നുണ്ടെങ്കിലും 
സാമ്പത്തിക സ്വയംപര്യാപ്തത കൈവരിക്കാന്‍ 
സ്ത്രീകളെ ഇവര്‍ സഹായിച്ചു. രാഷ്ട്രീയ-സാമൂഹ്യ 
മേഖലകളിലെല്ലാം ഇന്ന്‌ സ്ത്രീകള്‍ മുന്നില്‍തന്നെയുണ്ട്‌. 
ചില ദുഷ്ചിന്തകളും ഈ നേട്ടങ്ങള്‍ക്കൊപ്പം 
കടന്നുവരുന്നു. വര്‍ദ്ധിക്കുന്ന സ്ര്രീ-അവഹേളന 


കഥകള്‍, കുറഞ്ഞുവരുന്ന പെണ്‍കുഞ്ഞുങ്ങളുടെ 


അനുപാതം, വര്‍ദ്ധിച്ചുവരുന്ന ആത്മഹത്യാനിരക്ക്‌, 
ന്യൂജെന്‍ രോഗങ്ങള്‍ എന്നിവ എല്ലാം എന്തിന്റെ 
സൂചകങ്ങളാണ്‌? ഒരു പരിഷ്കൃത സമൂഹത്തില്‍ 
കാണാവുന്നതിനെക്കാളേറെ ഇത്തരം സംഭവങ്ങള്‍ 
ഉണ്ടാകുമ്പോള്‍, നാം നേതൃത്വം കൊടുക്കുകയും, 
ചുക്കാന്‍ പിടിക്കുകയും, വിയര്‍പ്പൊഴുക്കുകയും ഒക്കെ 
ചെയ്‌ തുണ്ടാക്കിയ അഭിവൃദ്ധി വ്യഥാവിലായോ 
എന്നൊരു ശങ്ക. മറ്റു സമുദായങ്ങള്‍ കണ്ടുപഠിക്കുകയും 
അനുകരിക്കുകയും ചെയ്ത നമ്മുടെ സമുദായ 
കെട്ടുറപ്പും ക്രമമായ മതപഠനവുമൊക്കെ വിട്ടെറിഞ്ഞ്‌ 
പായുന്ന നമ്മുടെ പെണ്‍കുട്ടികളുള്‍പ്പെടെയുള്ള 
യുവതലമുറ നമ്മെ പഠിപ്പിക്കുന്നത്‌ എന്താണ്‌ ? 
നിങ്ങള്‍ 
അടിച്ചേല്‍പ്പിച്ച സാമൂഹൃപരിഷ്കാരമാണ്‌ ഇപ്പോള്‍ 


സാമൂഹൃപുനര്‍ജീവനത്തിനു പകരം 
കാണുന്ന പല പ്രശ്നങ്ങള്‍ക്കും കാരണം എന്ന്‌ ഇതര 
മതസ്ഥയായ ഒരു സുഹൃത്ത്‌ എന്റെ മുഖത്തടിച്ച 
തുപോലെ പറഞ്ഞപ്പോള്‍ ഞാന്‍ ശക്തിയുക്തം 
എതിര്‍ത്തു. 
പെണ്‍കുട്ടികള്‍ കാണിക്കുന്ന കോപ്രായങ്ങള്‍ കാണു 


പക്ഷേ ക്ലാസ്സുമുറികള്‍ നിറഞ്ഞിരിക്കുന്ന 


മ്പോള്‍ ഒരു ചെറിയ ഉത്കണ്ഠ എന്നിലും തലപൊ 
ക്കുന്നു. പരിഷ്കാരവും, സ്വാതന്ത്യവും ശാക്തീകരണ 
വുമൊക്കെ നമുക്കിടയിലെക്ക്‌ അരിച്ചെത്തിയപ്പോള്‍ നാം 
മറക്കാന്‍ തുടങ്ങുന്ന “ഒന്നിന്റെ” പേരെന്തെന്ന്‌ ഒത്തിരി 
ഒടുവില്‍ കിട്ടിയ വാക്ക്‌ “സ്ത്രീധര്‍മ്മം” 
എന്നതാണ്‌. എന്താണ്‌ “സ്ത്രീധര്‍മ്മം' എന്നത്‌ മറ്റൊരു 


പരതി. 


ബൃഹത്‌ ലേഖനത്തിനും തര്‍ക്കത്തിനും വിഷയമാണെ 
ന്നുള്ളതുകൊണ്ട്‌ ഒരു വിശദീകരണത്തിനു മുതിരുന്നില്ല. 
എന്നാല്‍ വായനക്കാരെ ഒന്നോര്‍മ്മപ്പെടുത്താന്‍ 
ആഗ്രഹിക്കുന്നു - സ്ര്രീധര്‍മ്മമെന്നൊന്നുണ്ട്‌. ഈ 
സമൂഹത്തെ കൂട്ടിപ്പിടിക്കുന്ന അരക്കാണത്‌. അത്‌ ഉരുകി 
കെട്ടിപ്പൊക്കിയതൊക്കെ 
ചിതറിയ ചിന്തകള്‍ അടുക്കിവച്ചു 


ഇല്ലാതായാല്‍ നാം 
നിലംപരിശാകും. 
കഴിഞ്ഞപ്പോള്‍ മനസ്സിലേക്ക്‌ തള്ളിവരുന്ന ഒരു 
വികാരമേ ഉള്ളു - കൃതജ്ഞത നിറഞ്ഞ ആനന്ദം. 
ഇടവകയിലെ പ്രതിനിധിയോഗത്തില്‍ അഭിപ്രായം 
പറയുന്ന, രൂപതയുടെ പാസ്റ്ററല്‍ കൌണ്‍സിലില്‍ 
കഴിഞ്ഞ പത്തു വര്‍ഷമായി അംഗമായുള്ള, രൂപതാ, 
സംസ്ഥാന, ദേശീയ കൌണ്‍സിലുകളില്‍ ഭാരവാഹിത്വം 
വഹിക്കുന്ന സര്‍വ്വകലാശാലാ പ്രൊഫസറും, രണ്ട്‌ 
സര്‍വകലാശാലകളുടെ ഭരണസമിതി അംഗവും 
ഒക്കെയായ ഞാന്‍ ആരൊടൊക്കെയാണ്‌ നന്ദി 
പറയേണ്ടത്‌. എന്നെ ഞാനാക്കിയ ഓരോരുത്തര്‍ക്കും 
ഈ സമൂഹത്തിനും പകരമായി എന്താണ്‌ എനിക്ക്‌ 
നല്‍കാന്‍ സാധിക്കുന്നത്‌ ? ഇത്തരം വളരെ 
ലളിതമാണെന്നാണ്‌ തോന്നല്‍ - എന്റെ ദൈവവിളിയായ 
മാതൃത്വം. ഇരുപത്തൊന്നാം നൂറ്റാണ്ടില്‍ ജീവിക്കുന്ന 
എല്ലാ വനിതകള്‍ക്കും വേണ്ടി മുന്നേ ഗമിച്ച, ഞങ്ങള്‍ക്ക്‌ 
വേണ്ട മാര്‍ഗ്ഗമൊരുക്കിയ എല്ലാ വൈദികര്‍ക്കും, 
സന്യസ്തര്‍ക്കും, കാരണവന്മാര്‍ക്കും നന്ദി. നിങ്ങളുടെ 
നിസ്വാര്‍ത്ഥ പരിശ്രമങ്ങളാണ്‌ ഞങ്ങളെ ശക്തരാക്കിയത്‌. 


a 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കുടിയേറ്റ ചരിതം: 


വികസന ചരിത്രത്തിലെ 


പൊന്‍താളുകള്‍ 


റവ. ഡോ. സെബാസ്റ്യന്‍ പുത്തേന്‍ 


“റേഡിയോ മാറ്റൊലി', മാനന്തവാടി 


ആമുഖം 

ആത്മാഭിമാനത്തോടെ ആഘോഷിക്കുകയാണ്‌ 
കേരളം അറുപതിന്റെ നിറവ്‌. ഭാഷാടിസ്ഥാനത്തിലുള്ള 
സംസ്ഥാന രൂപീകരണത്തിനുശേഷം നാം കൈവരിച്ച 
നേട്ടങ്ങള്‍ അയവിറക്കുന്ന അവസരമാണിത്‌. ഒരുവര്‍ഷം 
നീണ്ടുനില്‍ക്കുന്ന വ്രജജൂബിലി ആചരണവേളയില്‍ 
ധാരാളം പ്രസിദ്ധീകരണങ്ങളില്‍ കേരളത്തിന്റെ കുതിപ്പും 
വെല്ലുവിളികളും പഠനവിഷയമാക്കി 
ചര്‍ച്ചചെയ്യുന്നുണ്ട്‌. ഇതോടനുബന്ധി 
ച്ചുള്ള പരസ്യങ്ങളിലും “എഴുത്തു” 
കളിലും ചിത്രീകരണങ്ങളിലും ചലച്ചിത്രാ 
വിഷ്‌ കാരങ്ങളിലും സനകര്യപൂര്‍വ്വം 
മറന്നുകളയുകയോ, മനഃപൂര്‍വ്വം മാറ്റിനിര്‍ 
ത്തുകയോ ചെയ്യപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്‌. 
അവരാണ്‌ കുടിയേറ്റ കര്‍ഷകര്‍. കേരളം 
അറുപതിന്റെ നിറവിലാണെങ്കില്‍ കേരള 
ത്തിലെ കര്‍ഷക കുടിയേറ്റം 2018-ല്‍ 
നൂറിന്റെ നിറവിലായിരിക്കും. കൈയ്യേ 
ദൃക്കാരായി വിധിയെഴുതി, ചുഷകരായി 
ചിത്രീകരിച്ചു പരിസ്ഥിതിനശീകരണ 
ത്തിന്‌ പഴിചാരി, ഇവരെ പടിക്കുപുറത്ത്‌ 
നിര്‍ത്തുവാന്‍ ചിലര്‍ മത്സരിക്കുകയാണ്‌. പരിസ്ഥിതി 
മനലികവാദികളും (്രവര്‍ത്തകരല്ല), കക്ഷിരാഷ്ട്രീയ 
സ്വാര്‍ത്ഥ താല്‍പര്യങ്ങള്‍ക്ക്‌ മസ്തിഷ്കം തീറെഴുതി 
കൊടുത്തിരിക്കുന്ന ചില ചിന്തകരും, വേദികളിലും 
ബാനറുകള്‍ക്കു പിന്നിലും മാത്രം അണിനിരക്കുന്ന 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കുറച്ചു സാംസ്കാരിക നായകരരുമൊക്കെയാണ്‌ ഇതിനു 
വെമ്പല്‍ കൊള്ളുന്നത്‌ എന്നത്‌ ഖേദകരം തന്നെ. ഭക്ഷ്യ 
വിഭവങ്ങളെക്കാള്‍ കേരളത്തെ സ്വയം പര്യാപ്തമാക്കി, 
ഭക്ഷ്യസുരക്ഷാ കേരളമാക്കി മാറ്റിയിരുന്ന മലബാറി 
ലേയും ഹൈറേഞ്ചിലേയും മണ്ണിന്റെ മനുഷ്യരെ ഇവര്‍ 
മാനിക്കുന്നേ ഇല്ല. സംസ്ഥാന രൂപീകരണത്തിനു മുന്‍പും 
പിന്‍പും നാടിന്റെ നിലനില്‍പിനായി 
ചോര നീരാക്കിയ ഇവരെ നോവി 
ക്കാനും ഇക്കൂട്ടര്‍ പിശുക്കുകാട്ടാറില്ല. 
“മദ്യ” തിരുവിതാംകൂറില്‍ നിന്ന്‌ 
മല്‌ബാറി”ലേക്ക്‌, “കുടി” ഏറിയ 
വരായി മറ്റും ചിത്രീകരിച്ച്‌ അപമാനി 
ക്കാനും ഇവര്‍ ഉത്സാഹം കാണി 
ക്കുന്നു. ആരു ചവിട്ടിതാഴ്ത്താനും 
കുഴിച്ചുമൂടാനും ഭഗീരത്രപയത്നം 
നടത്തിയാലും സത്യം കല്ലറയില്‍ 
നിന്നെന്നപോലെ പുതുജീവന്‍ 
പ്രാപിച്ച്‌ കേരളക്കരയില്‍ ഉയര്‍ന്നു 
വരും. കേരളത്തിന്റെ പുരോഗതിക്ക്‌ 
കാര്‍ഷിക സംസ്‌ കൃതിയിലൂടെ 
ക്രൈസ്തവര്‍ നല്‍കിയ വിലയേറിയ 
സംഭാവനകളിലേക്കുള്ള ഒരെത്തിനോട്ടമാണിത്‌. 
ഗവേഷണാത്മക അന്വേഷണമോ, താത്വികമായ 
പഠനമോ, ചരിത്രപരമായ ഒരാഖ്യാനമോ, അടുക്കും 
ചിട്ടയോടെയുമുള്ള ഒരവതരണമോ അല്ല ഇത്‌. മറിച്ച്‌, 
മലബാറില്‍ ജീവിക്കുന്ന ഒരു കുടിയേറ്റ കര്‍ഷക 


സന്തതിയെന്ന നിലയ്ക്കും കുടിയേറ്റജനത്തിന്റെ ഒരു 
ശുശ്രൂഷകനെന്ന നിലയ്ക്കുള്ള അനുഭവങ്ങളുടെ ചില 
വെളിപ്പെടുത്തല്‍ മാത്രം. 

കുടി ഇറങ്ങേണ്ടിവന്നതിന്റെ വേദനയും 

വേര്‍പാടും പേറിയവര്‍ 


വികസനത്തിനുവേണ്ടി കുടിയിറക്കപ്പെടുന്നവരുടെ 
അവകാശങ്ങള്‍ക്കുവേണ്ടി ധാരാളം വൃക്തികളും 
പ്രസ്ഥാനങ്ങളും മുമ്പോട്ടുവരുന്ന ഐക്യദാര്‍ഡ്യത്തിന്റെ 
ഒരു സവിശേഷ സാഹചര്യം സമകാലിക കേരളത്തിന്റെ 
ഒരു വലിയ നന്മയാണ്‌. പക്ഷേ, മഹായുദ്ധങ്ങ 
ളുടെയും ആഗോളസാമ്പത്തികമാന്ദ്യത്തിന്റെയും 
പശ്ചാത്തലത്തില്‍ ഉരുത്തിരിഞ്ഞപട്ടിണിയുടെയും 
പരിവട്ടത്തിന്റെയും സാഹചര്യത്തിലാണ്‌ കൂടെ 
പിറപ്പുകളെയും, പിറന്നനാടിനെയും ഉപേക്ഷിച്ച്‌ വളര്‍ന്ന 
തൊടിയില്‍നിന്നും കുടിയില്‍നിന്നും വേര്‍പെടുന്ന 
വേദന ഇവര്‍ സ്വയം ഏറ്റുവാങ്ങിയത്‌. അതിജീവന 
ത്തിനും നിലനില്‍പ്പിനുമാണ്‌ കുരിശിലേറ്റപ്പെടുന്നതു 
പോലെയുള്ള സാഹസികമായൊരു ജീവിതയാത്രക്ക്‌ 
അവര്‍ തുടക്കമിട്ടത്‌. അന്തസ്സോടെ അദ്ധ്വാനം ചെയ്ത്‌, 
മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളും 
വിഭവങ്ങളും സംവിധാന 
ങ്ങളും തിരുവിതാംകൂറില്‍ 
സംലഭ്യമായിരുന്നെങ്കില്‍ 
മരണോന്മുഖമായുള്ള 
ഈ പുറപ്പാടിന്‌ ഇവരി 
ലാരും മുതിരുകയില്ലാ 
യിരുന്നു. മലമ്പനിയോടും 
വന്യമൃഗങ്ങളോടും 
മല്ലടിച്ച്‌ മരണമടഞ്ഞ | 
എരതയോകുടിയേറ്റ 
പൂര്‍ വൃുപിതക്ക 
ന്മാരുടെയും മാതാക്കളു 
ടെയും ബലികല്ലിലാണ്‌ 
കേരളത്തിലെ ചില ജില്ല 
കളെങ്കിലും ഇന്ന്‌ പണി 
തുയര്‍ത്തപ്പെട്ടിരിക്കുന്നത്‌. 
ബലികുടീരങ്ങളും മണ്ഡപങ്ങളും ഒന്നും സ്വന്തം 
പേരിലില്ലാത്ത ഇക്കൂട്ടരുടെ സ്മരണ തന്നെ ആവേശ 
മുണര്‍ത്തുന്നു. ഉറ്റവരും ഉടയവരും തിരുവിതാം 
കൂറില്‍ മരണത്തോടു മല്ലടിക്കുമ്പോള്‍പോലും ഒന്നു 
സന്ദര്‍ശിക്കാന്‍ ഇവര്‍ക്കായിട്ടില്ല. അപ്പന്റെയോ 
അമ്മയുടെയോ അന്ത്യകര്‍മ്മം നടത്താന്‍ കടമ 
നിര്‍വ്വഹിക്കാന്‍ പോലും ഇവര്‍ക്കു സാധിച്ചിരുന്നില്ല. 
യാത്രാസനകര്യങ്ങള്‍ തീര്‍ത്തും ഇല്ലാതിരുന്ന കാലത്ത്‌ 
മാനന്തവാടിയില്‍ നിന്നും കോഴിക്കോട്ടുവരെ നടന്ന്‌ 
ആണ്ടുതോറും രക്തബന്ധമുള്ളവരും ഇല്ലാത്തവരുമായ 
ഉറ്റവരുടെ അടുത്തെത്താന്‍ ആത്മാര്‍ത്ഥതയുണ്ടായിരുന്ന 
എന്റെ അപ്പനെ ഞാനോര്‍ക്കുന്നു. 


വിശ്വാസത്തിലധിഷ്ഠിതമായ 
വികസനസംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കള്‍ 


“ അഗ്രികള്‍ച്ചര്‍ ”” എന്ന പദത്തില്‍തന്നെ ഒരു 


“കള്‍ച്ചര്‍” ഉള്ളത്‌. കര്‍ഷകര്‍ സംസ്കാരമുള്ളവരാ 
ണെന്നും, കാര്‍ഷികജീവിതം തന്നെ ഒരു തനതു 
സംസ്കാര വ്യാപനമാണെന്നുമുള്ള ശക്തമായ സന്ദേശം 
സമൂഹത്തിന്‌ പ്രദാനം ചെയ്യുന്നുണ്ട്‌. കള്‍ട്ടും (cult) 
കള്‍ച്ചറും (Culture), കള്‍ട്ടിവേഷനും (Cultivation) ഒരേ 
ധാതുവില്‍ നിന്നാണെന്ന്‌ പഠിപ്പിച്ചത്‌ യശഃശരീരനായ 
കാട്ടടിയച്ചനാണ്‌. പ്രാര്‍ത്ഥനയോടും പഠനത്തോടു 
മൊപ്പം ചിലപ്പോഴൊക്കെ അതിലുംഉപരിയായി - 
കൃഷിപണിയും ഈന്നല്‍ നല്‍കിയ ആ പുണ്യവര്യന്റെ 
ഉപമയിലൂടെയുള്ള പാഠം ആത്മാവില്‍ ഇന്നും 
അഗ്നിയായി ജ്വലിക്കുന്നുണ്ട്‌. “എടോ, ഒരു തെങ്ങിന്‌ 
വെള്ളമൊഴിച്ച്‌, വളമിട്ട്‌, വളര്‍ത്താന്‍ സാധിക്കാത്ത 
നിങ്ങള്‍ക്ക്‌, ദൈവത്തോളം വളരേണ്ട ഒരു മനുഷ്യ 
വ്യക്തിയെ ശുശ്രുഷിക്കാനുള്ള മനോഭാവം ഒരിക്കലും 
കരുപിടിപ്പിക്കാനാകില്ല”. സഭയുടെ വൈദികപരിശീലനം 
പളളിയിലെ ആചാരാനുഷ്ഠാനകന്‍ വിധികള്‍ നടത്താന്‍ 
മാത്രമുള്ള. “പൂജാരികളെയല്ല”, സര്‍വ്വമനുഷ്യരുടെയും 
സമഗ്രപുരോഗതിക്ക്‌ സമര്‍പ്പിതരാകുന്ന നേതാക്കളെ 
യാണ്‌ വാര്‍ത്തെടുക്കുന്നത്‌. “മലബാറിന്റെ മോസസ്‌” 
എന്നറിയപ്പെടുന്ന പുണ്യസ്മരണാര്‍ഹനായ വള്ളോ 
പുള്ളി പിതാവു മുതല്‍ 
“സ്വപ്‌ നഭൂമിയില്‍ 
കുടിയേറിയവരോടൊപ്പം 
വീടു വിട്ടിറങ്ങിയ 
അനേകം വൈദിക 
നേതാക്കളുടെ 
ശുശ്രൂഷയുടെ ബാക്കി 
പ്രതമാണ്‌ ഇന്നത്തെ 
മലബാര്‍ എന്നു തറപ്പി 
ച്ചു പറയേണ്ട അവസര 
മാണീ അറുപതിന്റെ 
നിറവ്‌ കേരളത്തിന്‌. 


മനുഷ്യ വിമോച 
കനായ യേശുവിന്റെ 
വിശ്വാസമാണ്‌ ഈ 
വികസനമുന്നേറ്റത്തിന്‌ 
പാതയും പാഥേയവു 
മായത്‌. “ദരിദ്രരെ സുവിശേഷം അറിയിച്ച” യേശുവിലുള്ള 
വിശ്വാസമാണ്‌ കുടിയേറ്റത്തിന്റെ കൊടിയ നാളുകളില്‍ 
കൂടെപ്പിറപ്പായി ദൈവത്തെ അടുത്തനുഭവിക്കാന്‍ ഈ 
ജനതയ്ക്കായത്‌. “ജനത്തിന്റെ ക്ലേശങ്ങള്‍ കാണുന്ന, 
രോദനം കേള്‍ക്കുന്ന, യാതന അറിയുന്ന, അവരെ 
മോചിപ്പിക്കുന്ന, ക്ഷേമത്തിലേക്ക്‌ നയിയ്ക്കുന്ന” ഒരു 
ദൈവത്തിലുള്ള വിശ്വാസമാണ്‌ കുടിയേറ്റ കര്‍ഷകര്‍ 
കൈമാറിയ പൈതൃകം. ഉന്നതസ്വര്‍ഗങ്ങളിലിരിക്കാതെ 
തലങ്ങളിലേക്ക്‌ ഇറങ്ങിവന്ന ദൈവത്തിന്റെ കരുണയാണ്‌ 
ഇവര്‍ക്ക്‌ എന്നും കരുത്ത്‌ പകര്‍ന്നത്‌. ഇതേ കരുതല്‍ 
സഹജീവികളിലേക്ക്‌ പകര്‍ന്നു നല്‍കുന്ന പ്രവര്‍ത്തന 
ങ്ങളിലേര്‍പ്പെട്ടാണ്‌ മലബാറിന്റെ വികസനത്തിന്‌ ഒരു 
നവസംസ്കാരം ഇവര്‍ രൂപം കൊടുത്തത്‌. 


പരസ്പരവിശ്വാസത്തില്‍ 
മതേതരസംസ്്‌കാരം പടുത്തുയര്‍ത്തിയവര്‍ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


വിശ്വാസത്തിന്‌ ലംബമാനത്തോടൊപ്പം തിരശ്ചീന 
മാനവും ഉണ്ടെന്ന്‌ ഈ ലോകത്തെ പ്രവൃത്തികളിലൂടെ 
പഠിപ്പിച്ച അദ്ധ്യാപകരാണ്‌ കുടിയേറ്റ ക്രൈസ്തവര്‍. 
വിശ്വാസികള്‍ എന്നതിന്‌ തെളിവ്‌ പരസ്പരമുള്ള 
വിശ്വാസവും, വ്യത്യസ്ഥതകള്‍ മാനിച്ച്‌, സഹകരിച്ച്‌, 
സഹായിച്ച്‌ സഹഗമനം നടത്തുകയും സഹപ്രവര്‍ത്ത 
നത്തില്‍ ഏര്‍പ്പെടുകയും ചെയ്യുക എന്നതാണെന്ന്‌ 
മനസ്സിലാക്കിയവരാണിവര്‍. ആരേയും നിര്‍ബന്ധിച്ച്‌ 
മാമോദീസ മുക്കാനോ ആചാരാനുഷ്ഠാനങ്ങള്‍ 
അടിച്ചേല്‍പ്പിക്കാനോ, മതവിശ്വാസത്തിന്റെ പേരില്‍ 
മാറ്റിനിര്‍ത്താനോ ഒരിക്കലും കുടിയേറ്റ കര്‍ഷകര്‍ മുതിര്‍ 
ന്നിട്ടില്ല.പകരം, പള്ളിയും പള്ളിക്കൂടവും മഠവും 
ആതുരാലയങ്ങളും അഗതിമന്ദിരങ്ങളും അനാഥല 
യങ്ങളും ഒക്കെ സര്‍വ്വമതസ്ഥര്‍ക്കും വേണ്ടി തുറന്നിട്ട്‌ 
പ്രവര്‍ത്തിക്കുന്ന പാരസ്പര്യത്തിനാണ്‌ ഇവര്‍ ഈന്നല്‍ 
നല്‍കിയത്‌. 


പണം, പട, വസന്ത അകറ്റുന്ന അമ്പു പെരുന്നാ 
ളില്‍ നിന്നും ആരെയും അകറ്റിനിര്‍ത്തിയിട്ടില്ല. 
പള്ളിതിരുനാള്‍ നാനാജാതിമതസ്ഥരായ പൌരജന 
ത്തിന്റെ പെരുന്നാളായി സര്‍വ്വരേയും ഒരുമിച്ച്‌ കൂട്ടുന്നത്‌ 
കുടിയേറ്റ തനിമയായിരുന്നു. കുഞ്ഞുംനാളിലെ 
ഒരിക്കലും മറക്കാത്ത ഒരോര്‍മ്മയുണ്ട്‌. മണ്ഡല മകര 
വൃതമെടുത്ത്‌ മലകയറാന്‍ കെട്ടുനിറയ്ക്കുന്ന 
ഈഴവരായ ഗോപിചേട്ടന്റെയും തങ്കന്‍ചേട്ടന്റെയും 
വീട്ടില്‍ പോയ അനുഭവം. അന്ന്‌ മുതിര്‍ന്നവരെല്ലാം 
ചേട്ടന്മാരും ചേട്ടത്തിമാരും മാത്രം. മതവും ജാതിയും 
ഉപജാതിയും ഒന്നും നോക്കാത്ത, അറിയാത്ത കാലം. 
കെട്ടുനിറച്ച്‌, തേങ്ങയുടച്ച്‌ പടിയിറങ്ങിയവര്‍ തിരിച്ചെ 
ത്തുന്നതുവരെ നിലവിളക്കില്‍ തിരിതെളിച്ച്‌ പ്രാര്‍ത്ഥി 
ക്കുന്നത്‌ അവരുടെ ഭവനത്തില്‍ മാര്രമായിരുന്നില്ല. 
അമ്മ പറഞ്ഞുതരും “മോനേ, അവര്‍ പോകുന്ന വഴി 
പുലികളുണ്ട്‌. പുലിപിടിക്കാതെ തിരിച്ചുവരാന്‍. 
കൊന്തചൊല്ലുമ്പോള്‍ പ്രാര്‍ത്ഥിക്കണം”. കൊന്ത 
കഴിഞ്ഞ്‌, സ്തുതിയും ചൊല്ലികഴിഞ്ഞ്‌ എന്റെ 
കുഞ്ഞുകയ്യില്‍ “ഈശോയെ, തങ്കന്‍ചേട്ടനും 
ഗോപിച്ചേട്ടനേം കാത്തുകൊള്ളണേ”, എന്ന പ്രാര്‍ത്ഥന 
സ്വമേധയാ ഉയര്‍ന്നുവന്നത്‌ അമ്മയുടെ കറയറ്റ കുടിയേറ്റ 
മതേതര സംസ്‌കാരത്തിന്റെ പ്രചോദനത്താലാണ്‌. 


വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും 
മറിയം കൊണ്ടുവരുന്ന പലഹാരങ്ങളും നെയ്ചോറു 
മൊക്കെ സമ്മാനിച്ച മതസരനഹൃദ രുചികളിപ്പോഴും 
നാവില്‍ ഈറിവരുന്നു. ഓണാഘോഷങ്ങള്‍ ക്ലബ്ബുക 
ളൊക്കെ സമാരംഭിക്കുന്നതിന്‌ മുമ്പ്‌, പള്ളിമുറ്റത്താണ്‌ 
കൊണ്ടാടിയിരുന്നത്‌. ഉണ്ണിനമ്പിയാരുടെയും വിജയന്‍ 
നായരുടെയും വീടുകളില്‍ ഓണത്തിനും വിഷുവിനും 
ഒരുമിച്ചുകൂടി ഓണപ്പുടവ സമ്മാനമായി വാങ്ങിയതും 
അനേകം സസ്യവിഭവങ്ങളാല്‍ സമ്പന്നമായ സദ്യ 
ഉണ്ടതും, വലിയ കുടുംബമാണ്‌ ഈ സമൂഹം എന്ന 
തിരിച്ചറിവ്‌ പകര്‍ന്നുനല്‍കി. സാമൂഹികജീവിതത്തിന്‌ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ഇന്ന്‌ അന്യമായിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണിത്‌. 
കര്‍ഷകനും കാളവണ്ടി തൊഴാലാളിയുമായിരുന്ന 
അപ്പന്റെ സഹകാരികളായി കാലാകാലത്തുണ്ടായിരുന്ന 
ഉണ്ണി ആശാരിയ്ക്കും ഈര്‍ച്ചക്കാര്‍ക്കും, ഗോപിക്കും, 
കാദറുക്കക്കും, മമ്മൂട്ടിക്കുമൊക്കെ അധികം മുറികളി 
ല്ലാത്ത, പുല്ലുമേഞ്ഞ ചെറിയ വീട്ടില്‍ ഒരു വലിയ ഇടം 
ഉണ്ടായിരുന്നു. ചടയര്‍ എന്ന പണിയ സഹോദരന്‍ 
എറയത്ത്‌ കഞ്ഞികുടിച്ചുകൊണ്ടിരിക്കുമ്പോള്‍ ചന്തൂട്ടന്‍ 
എന്ന കുറിച്യസഹോദരന്‍ കയറിവന്നപ്പോള്‍ പെട്ടെന്ന്‌ 
ചടയനെ അപ്പന്റെ കട്ടിലില്‍ ഒളിപ്പിച്ചത്‌ ഇന്നും 
ഞാനോര്‍ക്കുന്നു. ഇവര്‍ തമ്മില്‍ തൊട്ടുകൂടായ്മ 
നിലനിന്നിരുന്നു. സാഹോദര്യത്തിന്റെയും സഹവര്‍ത്തി 
ത്വത്തിന്റെയും സമഭാവനയുടെയും സരഹൃദസമ 
ന്വയങ്ങളുടെയും സംസ്കാരമാണ്‌ കുടിയേറ്റം സംസ്ഥാ 
നത്തിന്‌ സംഭാവന ചെയ്തത്‌. 


“M90 ജനം” എന്ന രാഷ്ട്രീയദര്‍ശനം ജീവിച്ചവര്‍ 


2 


“നാം ഇന്ത്യയിലെ ജനം” എന്നു പറഞ്ഞാണ്‌ 
ഭാരതഭരണഘടനയുടെ പ്രവേശിക ആരംഭിക്കുന്നത്‌. 
“നാനാത്വത്തിലെ ഏകത്വത്തിന്‌” പുകള്‍പെറ്റതാണ്‌ 
നമ്മുടെ രാജ്യം. വിവിധ മത, ജാതി, വര്‍ണ, വര്‍ഗ, കക്ഷി, 
രാഷ്ട്രീയ വ്യത്യസ്തതകള്‍ക്കും ഉപരി ഭാരതീയരാണ്‌, 
കേരളീയരാണ്‌, മലയാളികളാണ്‌ നാം എന്ന പരിപാവന 
കാഴ്ചപ്പാട്‌ എന്നും കാത്തുസൂക്ഷിച്ചിട്ടുള്ള കുടിയേറ്റ 
കര്‍ഷകര്‍ ഭൂരിപക്ഷമുള്ള ഇടങ്ങളില്‍ കക്ഷി രാഷ്ട്രീയ 
സംഘര്‍ഷങ്ങളും സംഘട്ടനങ്ങളും കൊലപാതകങ്ങളും 
മരണങ്ങളും വളരെ വളരെ കുറവായിരുന്നു എന്ന്‌ ആരും 
സമ്മതിയ്ക്കും. വില്ലേജായാലും പഞ്ചായത്തായാലും 
മറ്റേതു സര്‍ക്കാര്‍ സ്ഥാപനങ്ങളാണെങ്കിലും, അവയുടെ 
്രാാദേശിക ആവശ്യങ്ങള്‍ക്ക്‌ എന്നും പള്ളിയും 
പള്ളിവക കെട്ടിടങ്ങളും സംവിധാനങ്ങളും എപ്പോഴും 
സംലഭ്യമായിരുന്നു. രാഷ്രടത്തേക്കാള്‍, സംസ്ഥാന 
ത്തേക്കാള്‍, തങ്ങളുടെ പാര്‍ട്ടികള്‍ക്കും പക്ഷങ്ങള്‍ക്കും 
മുന്‍ഗണന നല്‍കുന്ന, പൊതുജന വളര്‍ച്ചയേക്കാള്‍ 
രാഷ്ര്രീയ കക്ഷികളുടെ വളര്‍ച്ചക്കും പ്രാധാന്യവും 
കണ്ടുവരുന്ന സാഹചര്യമാണിത്‌ എന്ന്‌ ഉറക്കെ പറയാന്‍ 
ആരും മടിക്കേണ്ടതില്ല. ഇന്ന്‌ മതാധിഷ്ഠിതമായി, 
സഹോദരങ്ങളായ മനുഷ്യരെ വേര്‍തിരിച്ച്‌ തമ്മിലടിപ്പിച്ച്‌ 
ചോരകുടിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന്‌ കൂടുതല്‍ 
പിണിയാളുകളെ പോറ്റിവളര്‍ത്തുന്നുണ്ട്‌. ഈ 
സമകാലിക സാഹചര്യത്തില്‍ നിന്നും തീര്‍ത്തും 
വിഭിന്നമായ ഒരു സംസ്കാരമാണ്‌ കുടിയേറ്റ 
കര്‍ഷകരുടേത്‌ എല്ലാവരെയും വളര്‍ത്തുന്ന, എല്ലാ 
വരോടൊപ്പം വളരുന്ന രാഷ്്രീയജീവന്റെ സംസ്കാരം. 
ജാത്യാതീത സമൂഹനിര്‍മ്മിതിയുടെ വക്താക്കളാണീ 
കുടിയേറ്റ കര്‍ഷകര്‍ എന്ന്‌ ഇനിയും കേരളം 
തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 


ഗ്രാമസഭകള്‍ക്കും കോടതിരഹിത 
അന്യായാലയങ്ങള്‍ക്കും മുമ്പേ പറന്ന പക്ഷികള്‍ 


ലേ ” 
സമാനാഭാന്തി ഇത:സഭ എന്നാണല്ലോ സഭയുടെ 


നിര്‍വചനം. “എല്ലാപേരും ഒരേ നിലയില്‍ എല്ലായ്പ്പോഴും 
പ്രശോഭിക്കുന്ന ഇടം”. മലബാറിലെ ഓരോ ഇടവകകളും 
ഇങ്ങനെയുള്ള ഇടങ്ങളായിരുന്നു. എല്ലാവര്‍ക്കും. 
“കുഞ്ഞാടുകള്‍ക്കു” മഠ്രതമുള്ള “കുമ്പസാരക്കൂടു 
കളായിരുന്നില്ല, കുടിയേറ്റക്കാരുടെ ഇടവകപ്പള്ളികള്‍. 
മറിച്ച്‌ ഇടറിയ മനുഷ്യജീവിതങ്ങള്‍ക്ക്‌ സ്വന്തം സത്യം 
കണ്ടെത്താനുള്ള ഇടങ്ങളായിരുന്നു അവ. ആര്‍ക്കും 
കയറിവരാനുള്ള സ്ഥലങ്ങള്‍. എന്തിനും ഒരു പരിഹാരം 
തേടാനുള്ള ഇടം. ആരും നിരാശരായി പടിയിറങ്ങാത്ത 
ഒരിടം. ഒരു ഗ്രാമത്തിന്റെ ആവശ്യങ്ങളും സ്വപ്നങ്ങളും 
സാക്ഷാത്കരിക്കാനാണു പ്രതിസന്ധികളെ തരണം 
ചെയ്യാനും, ഐക്യം അരക്കിട്ടുറപ്പിക്കാനും അക്രമം 
അടിച്ചമര്‍ത്താനും, അധാര്‍മ്മികതകളെ ചെറുത്തു 
തോല്‍പിക്കാനും ഗ്രാമവാസികള്‍ ഒരുമിച്ചു കൂടി 
യിരുന്ന്‌ ആലോചിച്ച്‌ തീരുമാനമെടുത്ത്‌ നടപ്പിലാക്കാന്‍ 
നേതാക്കളെ തെരഞ്ഞെടുത്തിരുന്ന ആദ്യ ഗ്രാമസഭകള്‍, 
ഇടവകപ്പള്ളികളായിരുന്നു എന്ന സത്യം അംഗീ 
കരിച്ചുതരാന്‍ അക്കാദമിയില്‍ വിദഗ്ധരും വിവര 
ശ്രോതസ്സുകള്‍ തേടുന്ന ഗവേഷകരും സമ്മതി 
ക്കാന്‍ ഇടയില്ല. സര്‍ക്കാരുകളോ സര്‍വ്വകലാശാലകളോ 
സാമൂഹികനായകരോ, ചരിത്രകാരന്മാരോ, രാഷ്ട്രീയ 
പാര്‍ട്ടികളോ ഒക്കെ ഇതിന്‌ ബദല്‍ അവകാശവാദവുമായി 
വരാനും ഇടയുണ്ട്‌. 1988-ല്‍ ഇടവകജീവിതം ആരംഭിച്ച്‌ 
എനിക്ക്‌ വ്യക്തിപരമായ അനുഭവത്തില്‍ നിന്ന്‌ 
ആത്മാര്‍ത്ഥമായി ഇത്രയെങ്കിലും പറയഞ്ഞില്ഏലെങ്കില്‍ 
പാപമാകും എന്ന ബോധ്യമാണുള്ളത്‌. കണ്ണൂര്‍ 
ജില്ലയിലെ കൊട്ടിയൂര്‍, അടയ്ക്കാത്തോട്‌ പ്രദേശത്ത്‌ 
പാലുകാച്ചിമലയോടു ചേര്‍ന്നു കിടക്കുന്ന ശാന്തിഗിരി 
എന്ന ഗാമത്തിലെ മൂന്നു വര്‍ഷത്തെ ജീവിതം 
ഇതുപറയാന്‍ ആത്മധൈര്യവും അവകാശബോധവും 
നല്‍കുന്നു (ആത്മ്രപശംസയുടെ ഒട്ടും ചേര്‍ക്കാതെ 
വായിക്കണമെന്ന അപേക്ഷയോടെ സൂചിപ്പിക്കട്ടെ “ഒരു 
ഗ്രാമം ഒരു പുരോഹിതന്‍” എന്ന തലക്കെട്ടില്‍ 
എന്നെക്കുറിച്ചും പ്രതവാര്‍ത്തകളുണ്ടായിട്ടുണ്ട്‌). 

കോടതിരഹിത വ്യവഹാരങ്ങളുടെ സമിതികള്‍ 
ജില്ലതോറും നടത്തുന്ന കാലഘട്ടത്തില്‍, ഇടവക 
വികാരിയച്ചന്റെ നേതൃത്വത്തിലുള്ള “പഞ്ചായത്തുകള്‍” 
കത്തോലിക്കനു വേണ്ടി മാത്രമായിരുന്നില്ല. എന്തെല്ലാം 
വ്യവഹാരങ്ങളാണ്‌ ഈ നാട്ടുപഞ്ചായത്തുവഴി തീര്‍പ്പു 
കല്‍പ്പിച്ചിരുന്നത്‌. വെളുക്കുന്നതുവരെ പഞ്ചായത്തു 
പറഞ്ഞ എത്ര രാത്രികളുടെ കഥ എനിക്കു പറയാനുണ്ട്‌. 
പോലീസ്‌ സ്റ്റേഷനിലും മറ്റും പരാജയപ്പെട്ട അനു 
രഞ്ജനം കോടതിയിലെ തീര്‍പ്പുകളില്‍ നടന്നിട്ടുണ്ട്‌. 
ഈ അനുരജ്ഞന അന്തരീക്ഷം സമൂഹത്തില്‍ 
നിലനിര്‍ത്തി ഒരു സാമൂഹികസ്വത്വബോധം നല്‍കാന്‍ 
കുടിയേറ്റ ജനതയുടെ ഈ കൂട്ടായ്മയ്ക്ക്‌ സാധിച്ചിട്ടുണ്ട്‌. 
അടിസ്ഥാന സൌകര്യ വികസനത്തിന്‌ 
തേരുതെളിയിച്ച ജനത 


മലബാറിലെ റോഡുകളുടെയും പാലങ്ങളുടെയും 
പിന്നില്‍ കുടിയേറ്റകര്‍ഷകരുടെ കഠിനപ്രയത്നത്തിന്റെ 
പങ്കു വിസ്മരിക്കുന്നവർ കുറ്റകരമായ അനാസ്ഥയാണ്‌ 
കാണിക്കുന്നത്‌. ഏതു മലമുകളിലും തെരഞ്ഞെടുപ്പു 


പ്രചരണത്തിന്‌ ദേശീയ നേതാക്കള്‍ക്കു പോലും കടന്നു 
ചെല്ലാകുന്നത്‌ ഗവണ്‍മെന്റ്‌ പദ്ധതികളുടെ ഫലമാ 
യിട്ടാണെന്ന്‌ തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം. പക്ഷേ 
നടന്നു വഴിയുണ്ടാക്കിയ ഒരു കൂട്ടം മനുഷ്യരുടെ 
അതിജീവന പോരാട്ടം ഇതിന്‌ പിറകില്‍ അംഗീകരി 
ച്ചില്ലെങ്കില്‍ ചരിത്രം ഇവര്‍ക്ക്‌ മാപ്പുകൊടുക്കില്ല. ഇവരുടെ 
പേരില്‍ ഒരു ശില്‍പവും ചുവരെഴുത്തും ഫ്ളക്സും 
അവകാശവാദ ബോര്‍ഡുകളും കാണാനിടയില്ല. 
കൊട്ടിയൂര്‍ റോഡും അടക്കാത്തോട്‌ പാലവും കൊട്ടിയൂര്‍ 
- ബോയ്സ്‌ SVEN റോഡും ഉദാഹരണമായി മാത്രം 


സൂചിപ്പിക്കുന്നു. കണ്ണാടിക്കാരയ്യനും ചിറയത്തച്ചനും 
ഇന്നാട്ടുകാര്‍ക്ക്‌ മറക്കാനാകാത്ത നേതൃത്വം 
നല്‍കിയവരാണ്‌. “ പഞ്ചവര്‍ഷ ശ്രമദാനം” എന്ന്‌ 


പത്രക്കാര്‍ പേരിട്ട റോഡു നിര്‍മാണ യത്നം പുനക്കാട്ട്‌ 
ചാണ്ടിയച്ചന്റെ നേതൃത്വത്തില്‍ നടത്തിയതിന്റെ 
പേരിലാണ്‌ വേണ്ടേക്കും ചാല്‍ - ശാന്തിഗിരി 
റോഡുണ്ടാക്കതും ആദ്യമായി അവിടെ ബസ്സെത്തിയതും. 
പിന്നീട്‌ വെണ്ടേക്കും ചാല്‍ ഉരുള്‍പൊട്ടലിനെ തുടര്‍ന്ന്‌, 
ഒരു ജില്ലാ കളക്ടര്‍ കമ്പിപാലത്തിനപ്പുറത്ത്‌ ആദ്യംകട 
ക്കുന്ന അനുഭവം എനിക്കും പറയാനുണ്ട്‌. ശ്രീ. 
കമാല്‍കുട്ടി കണ്ണൂര്‍ കളക്ടറായിരിക്കെയാണ്‌ ഇത്‌ 
നടന്നത്‌. ശ്രീ. പി. എസ്‌. ശ്രീനിവാസന്‍ റവന്യു 
മന്ത്രിയായിരിക്കെ അനുവദിച്ച FRF (Flood Relief Fund) 
കൊണ്ട്‌ പ്രാദേശിക വികസനസമിതി ഏറ്റെടുത്തു 
നടത്തിയ റോഡു നിര്‍മ്മാണത്തിന്‌ ചുക്കാന്‍ 
പിടിക്കുമ്പോഴും എനിക്കും ഇത്‌ പൂര്‍ണ്ണബോധ്യ 
മായിട്ടുണ്ട്‌. നാനാജാതിമതസ്ഥരായ വൃത്യസ്ത 
രാഷ്ട്രീയ ്രത്യയശാസ്ത്രത്തിലുമുള്ളവരുടെ സംഘാ 
തമുന്നേറ്റമാണ്‌ കുടിയേറ്റ്രപദേശത്ത്‌ റോഡും ബസ്സും 
മറ്റു വികസനങ്ങളും സൃഷ്ടിച്ചത്‌. 


വിദ്യാലയ, ആതുരാലയസേവനം 
മുഖമുദ്രയാക്കിയ നല്ല ശമറായന്മാര്‍ 


“പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങള്‍ സുപരിചിത 
മാണ്‌ മലയാളിക്ക്‌. ഭരണഘടനാശില്‍പിക്ക്‌ പോലും 
സംസ്കൃതം പഠിക്കാന്‍ ജര്‍മ്മനിയില്‍ പോകേണ്ടിവന്ന 
സാഹചര്യം നിലനിന്നിടത്ത്‌ സംസ്കൃതസ്കുളും, 
സ്ര്തീവിദ്യാഭ്യാസത്തിന്‌ സവര്‍ണ്ണ വ്യത്യാസമില്ലാ 
തെയുള്ള അധ്യാപനത്തിനും മുന്‍കൈയെടുത്തത്‌ 
വി. ചാവറയച്ചനായിരുന്നു. ഈ മാതൃകകളില്‍ മുന്നേറിയ 
ഒരുപാട്‌ പേര്‍ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും, 
സെക്കന്‍ഡറി വിദ്യാഭ്യാസത്തിനും, കോളജ്‌ പഠന 
ത്തിനും, പ്രൊഫഷണല്‍ പഠനങ്ങള്‍ക്കും സാഹചര്യ 
മൊരുക്കാന്‍ മുതല്‍മുടക്കിയത്‌ എത്ര ബ്ൃഹത്തായി 
ഒരുക്കുകയാണ്‌. ഒരു ബഡ്ജറ്റ്‌ അവതരണത്തിലും ഇത്‌ 
പ്രതിഫലിച്ചിട്ടില്ല. വിശാലവീക്ഷണത്തോടെ കുടിയേറ്റ 
ക്കാര്‍ കയ്യും മെയ്യും മറന്ന്‌ പ്രവര്‍ത്തിക്കുന്നതിന്റെയും 
ഫലമായാണ്‌ മലബാറിലും അക്ഷരവെളിച്ചമുണ്ടായത്‌. 
ഈ സമൂഹം സൃഷ്ടിച്ച വിദ്യാഭ്യാസ സൌകര്യങ്ങളും 
സ്ഥാപനങ്ങളും മലബാര്‍ സമൂഹത്തിനാകെ ഗുണക 
രമായിട്ടുണ്ട്‌ എന്നത്‌ സത്യംമാത്രം. എത്രമാത്രം സ്വത്തു 
വകകളാണ്‌ എന്നന്നേക്കുമായി ഈ സ്ഥാപനങ്ങ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ള്‍ക്കായി നീക്കിവച്ചിരിക്കുന്നതും സര്‍വ്വര്‍ക്കും സംലഭ്യ 
മാക്കിയതും. മലമ്പനിയെ ചെറുക്കാന്‍ കൊയ്നാ വെള്ളം 
കൊടുത്ത്‌ ആരംഭിച്ച ആതുരസേവനത്തിനായും ഈ 
കുടിയേറ്റക്കാര്‍ ചെയ്തത്‌ ചെറിയ സംഭാവനകള്‍ 
ഒന്നുമല്ല. വിദ്യാഭ്യാസവും ആതുരസേവനമേഖലയും 
കച്ചവടമായികണ്ട്‌ ചുവടുറപ്പിച്ചവര്‍, സ്വാശ്രയകച്ചവട 
ക്കാരായി കുടിയേറ്റജനതയെ ചിത്രീകരിച്ച്‌ കരിവാരി 
ത്തേച്ചുകൊണ്ട്‌ കരുണയില്ലാതെ, പൊതുജനതയ്ക്കു 
വേണ്ടി, ജനാധിപതൃനിയമങ്ങളനുസരിച്ച്‌ മനുഷ്യ 
സേവനം നടത്തുന്ന മഹനീയ പാരമ്പര്യത്തിന്‌ 
തടയിടാന്‍ തമസ്സിന്റെ ശക്തികള്‍ക്കാകില്ല, പള്ളിമണി 
കളെ പുഛിക്കുന്ന പരപ്രമുഖര്‍ ഉണ്ടായിട്ടുണ്ട്‌. സാക്ഷര 
കേരളത്തില്‍ എന്ന ഖേദത്തോടെ കുറിച്ചപ്പോഴും, ഈ 
മണികളുടെ ബലത്തിലാണ്‌ മസ്സില്‍ പവറിന്റെയും 
കൈയേറ്റത്തിലല്ല ഈ മേഖലകളില്‍ വിദ്യാഭ്യാസ 
ഉന്നതി ഉണ്ടായിട്ടുള്ളത്‌ എന്നത്‌ ചാരിതാര്‍ത്ഥ്യ 
ജനകമാണ്‌. 


യഥാര്‍ത്ഥ പരിസ്ഥിതി സ്നേഹിതരും 
സംരക്ഷകരും പരിപോഷകരും 


അതിജീവനത്തിനും ഉപജീവനത്തിനും വേണ്ടി 
യുള്ള ഭക്ഷ്യദൌര്‍ലഭ്യ സാഹചര്യത്തില്‍ കുടിയേറിയ 
കര്‍ഷകരെ കപടപരിസ്ഥിതിവാദികള്‍ പശ്ചിമഘട്ട 
ചാനല്‍ ചര്‍ച്ചകള്‍ക്കിടെ വനനശീകരണക്കാര്‍ എന്ന്‌ 
അടച്ചാക്ഷേപിച്ചു. മലബാറില്‍ മരങ്ങള്‍ വെട്ടി 
വെളുപ്പിച്ച ഭൂമിയാണ്‌. കശുവണ്ടി കര്‍ഷകര്‍ക്ക്‌ 
കൈമാറിയതെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 
ഇന്നും ഗൃഹപാഠം നടത്തി കേരളം കാണാന്‍ വരുന്ന 
ചരിത്രകുസൃതികളായ സഞ്ചാരികള്‍ ഒരു സത്യം 
തിരിച്ചറിയുന്നുണ്ട്‌. ഹൈറേഞ്ചിലും മലബാറിലുമാണ്‌ 
കേരളത്തില്‍ ഏറ്റവും പച്ചപ്പുള്ളതെന്ന്‌. ഈയിടെ എന്റെ 
ഒരു സുഹൃത്ത്‌, എറണാകുളം ജില്ലക്കാരന്‍ ആദ്യമായി 
വയനാട്ടില്‍ തന്റെ വിദേശസുഹൃത്തുക്കള്‍ക്ക്‌ അദ്ദേഹം 
ഇവിടുത്തെ കാലാവസ്ഥയും, ചെടികളും മരങ്ങളും 
പച്ചപ്പുകളും കണ്ട്‌ അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. ഒരു 
കാപ്പിയോ, കൊടിയോ, കമുകോ, തെങ്ങോ, റബ്ബറോ 
വച്ചാല്‍ ഓരോ ദിവസവും അതിരാവിലെ ഓരോന്നി 
ന്റെയും ചുവട്ടില്‍ പോയി മക്കള്‍ ഞങ്ങളെപ്പോലെ 
തലോടി ലാളിച്ചു വളര്‍ത്തുന്ന എന്റെ അപ്പനെ 
പരിസ്ഥിതിചൂഷകന്‍ എന്ന്‌ ആരെങ്കിലും വിളിച്ചാല്‍ 
ദൈവം പോലും മാപ്പുകൊടുക്കില്ല. വയലുകളില്‍ നടീല്‍ 
കൊയ്ത്ത്‌ മാമാങ്കത്തെക്കാള്‍, സര്‍ക്കാരിന്റെയും തദ്ദേശ 
സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും മറ്റും 
സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഫോട്ടോകള്‍ 
പ്രതത്തില്‍ അടിച്ചുവരുമ്പോഴും ന്യൂസില്‍ ചിത്രങ്ങള്‍ 
തെളിയുമ്പോഴും ഓര്‍ക്കണം, ഒരു സഹായവുമില്ലാതെ 
ഒത്തിരി കര്‍ഷക കാരണവന്മാര്‍ തങ്ങളുടെ ജീവിതം 
നെല്‍കൃഷിക്കുവേണ്ടി ഹോമിച്ചിട്ടുണ്ടെന്ന്‌. വിലയിടിവും 
വിളതകര്‍ച്ചയും നേരിട്ട്‌ ആത്മഹൂതി ചെയ്ത 
പൂര്‍വ്വികരുടെ “സഹായിക്കണേ” എന്ന അവസാനത്തെ 
കരച്ചില്‍ ആരും കേട്ടില്ല. ജലസംരക്ഷണത്തിനും, 
മണ്ണൊലിപ്പു തടയുന്നതിനും, വിത്തിനങ്ങള്‍ സംരക്ഷി 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ക്കുന്നതിനും, ഓഷധസസ്യങ്ങള്‍ നട്ടുപിടിപ്പി 
ക്കുന്നതിലും ഉത്സുകരായിരുന്ന കുടിയേറ്റ കര്‍ഷകര്‍. 
വ്യാവസായിക അടിസ്ഥാനത്തില്‍ കച്ചവട താല്‍പര്യം 
മുന്‍നിര്‍ത്തി, കക്ഷിരാഷ്ട്രീയ പിന്‍ബലത്തില്‍ ചിലരും 
അവരുടെ സംഘങ്ങളും സംഘടനകളുമൊക്കെ ഈ 
രംഗത്തേക്ക്‌ കടന്നു 
വരുമ്പോള്‍, കൂപ്പുകൈകളോടെ മാത്രമേ കുടിയേറ്റ 
കര്‍ഷകരെ കാണാവൂ. എന്തെങ്കിലും പച്ചപ്പും, 
ഭക്ഷ്യവിളകളും, നാണ്യവിളകളും, ജലവും, നല്ല 
വായുവും ബാക്കിയുണ്ടെങ്കില്‍ ഒരു സര്‍ക്കാരിന്റെയോ 
്രതിപക്ഷത്തിന്റെയോ മിടുക്കുകൊണ്ടല്ല. മറിച്ച്‌ 
മണ്ണിനോടും പ്രകൃതിയോടും ഭൂമിയോടും മനുഷ്യ 
വംശത്തിന്റെ നിലനില്‍പിനോടും കൂറുപുലര്‍ത്തിയ 
കര്‍ഷകരുടെ കറകളഞ്ഞ മനസ്സുകൊണ്ടുമാത്രമാണ്‌. 


“കുടിയേറ്റക്കാരുടെ കഠിനാദ്ധ്വാനമാണ്‌ മലബാറി 
ന്റെ ഇന്നത്തെ പുരോഗതികള്‍ക്കു പിന്നില്‍” എന്ന 
സത്യം കണ്ടറിഞ്ഞു മാധ്യമ്രപവര്‍ത്തകരുണ്ട്‌. 
ലോകത്തില്‍ ജാതിമത വൃതിരിക്തകള്‍ക്കുപരിയായി 
അടിസ്ഥാന ആവശ്യങ്ങള്‍ നിറവേറ്റിയത്‌ ആഘോഷ 
മാക്കിയവരാണ്‌ കുടിയേറ്റക്കാര്‍. ഒരേ ബെഞ്ചിലിരുന്ന്‌ 
പഠിച്ച്‌, ഒരേ അസംബ്ലിയില്‍ നെഞ്ചില്‍ കൈവച്ച്‌ 
നില്‍ക്കുന്ന മുഹമ്മദും മാധവനും എന്റെ സഹോദര 
ന്മാരാണ്‌ എന്ന്‌ ഏറ്റുപറഞ്ഞ പാരമ്പര്യം കൂട്ടായ്മയുടെ 
വിളനിലങ്ങളായിരുന്നു. മലമ്പനിയോടും, പ്ലേഗിനോടും, 
പട്ടിണിയോടും പടവെട്ടാനും ഈ കൂട്ടായ്മയാണ്‌ 
സഹായമായത്‌. മദ്യക്കാര്‍ എന്നു അടച്ചാക്ഷേപിക്കു 
മ്പോഴും മദ്യവിരുദ്ധ, നിരോധന, വർജ്ജന, 
പുനരധിവാസ പ്രവര്‍ത്തനങ്ങള്‍ക്കും സ്ഥാപനങ്ങള്‍ക്കും 
മുന്നേറ്റം കുറിക്കാനും കുടിയേറ്റ പൂര്‍വൃപിതാക്കന്മാര്‍ക്ക്‌” 
സാധിച്ചു! “കപ്പവാട്ടുകല്യാണം”, “പുരകെട്ടുകല്യാണം” 
ഇവയൊക്കെ നാനാജാതിമതസ്ഥരായവരുടെ പന്തിഭോ 
ജനസംഗമവേദികളായിരുന്നു. മാറ്റങ്ങള്‍ വന്നിട്ടും 
കൊയ്ത്തുപാട്ടുകളും, “കണ്ടത്തില്‍ പണിയും”, 
കൊയ്ത്തും, മെതിയും, ഒക്കലും, ഒരുക്കലും, ഇഞ്ചി 
നടീലും, പൊതുപണിയും എല്ലാം കൂട്ടായ്മകളുടെ 
ആഘോഷവേളകളായിരുന്നു. റോഡുവെട്ടാന്‍ 100 ഉം 200 
ഉം പേര്‍ക്ക്‌ പാവങ്ങളായ ഓരോ കൂടുംബക്കാരും മാറി, 
മാറി ഭക്ഷണമുണ്ടാക്കി വിളമ്പിയത്‌ ഇന്നെന്ന പോലെ 
എന്റെ മനസ്സില്‍ നിറയുന്നു. 
രാജ്യാന്തര കുടിയേറ്റത്തിനും സുസ്ഥിതിക്കും 
വഴിവെട്ടിയ ആദ്യത്തെ കുടിയേറ്റക്കാര്‍ 


മലബാറില്‍ ഇന്ന്‌ കുറെ കുടുംബങ്ങള്‍ക്കെങ്കിലും 
നല്ല വീടും ജോലിയും കെട്ടിടവുമൊക്കെ ഉണ്ടെങ്കില്‍ 
അതിന്റെ പ്രധാനകാരണം കുടിയേറ്റക്കാര്‍ ഇവിടെ 
നടത്തിയ വിദ്യാഭ്യാസ സൌകര്യമാണ്‌. ഗള്‍ഫിലേക്കും 
മറ്റു വിദേശരാജ്യങ്ങളിലേക്കുമൊക്കെ കുടിയേറിയവര്‍ 
ഈ ആദ്യത്തെ കുടിയേറ്റത്തിന്റെ പിന്‍മുറക്കാരാണ്‌ 
നാലക്ഷരം പഠിക്കാന്‍ അവസരമുണ്ടാക്കിയതും, 
പ്രകൃതിയെ സംരക്ഷിച്ചതും, അടിസ്ഥാന ആരോഗ്യം 
ഉറപ്പുവരുത്തിയതും കൊണ്ടുമാത്രമാണ്‌ ഇവയെല്ലാം 
സാധ്യമായത്‌ എന്നത്‌ സംശയമില്ലാത്ത കാര്യമാണ്‌. 


പാര്‍ശ്വ 


പാവപ്പെട്ടവരില്‍ പാവപ്പെട്ടവരായ 
വല്‍കൃത ജനതയ്ക്കുവേണ്ടി സോഷ്യല്‍ സര്‍വ്വീസ്‌ 
സൊസൈറ്റികളിലൂടെ നടത്തിയിട്ടുള്ള സാമ്പത്തിക 
സഹായങ്ങള്‍ കണക്കുകൂട്ടിയാല്‍ കണ്ണുമിഴിക്കും നാം. 
വീടിനും കക്കൂസിനും സ്വയംതൊഴിലിനും മറ്റു 
ശാക്തീകരണ പ്രവര്‍ത്തനങ്ങള്‍ക്കും മുന്‍കൈയെ 
ടുത്തത്‌ കുടിയേറ്റ കര്‍ഷകരാണ്‌. ODF (Open Defaction Free) 
നടപ്പാക്കാന്‍ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്‌ സര്‍ക്കാരു 
കള്‍. ഇതിനു തത്തുല്യമായ സംരംഭങ്ങളുടെ പ്രബോധന 
ങ്ങളും പ്രവര്‍ത്തനവും നടത്തിയത്‌ കുടിയേറ്റ കര്‍ഷക 
രാണ്‌. രാജ്യാന്തര കുടിയേറ്റത്തില്‍ നിന്നുള്ള റവന്യൂ 
സമ്പാദിക്കുന്നവര്‍, ആഭ്യന്തരം കുടിയേറ്റത്തില്‍ ജീവിതം 
ഹോമിച്ചവരെ ഒരുനാളും മറന്നുകൂടാ. 


സമാപനം 


കുടിയേറ്റക്കാരുടെ ഐതിഹാസികമായസാഹസിക 
മുന്നേറ്റം രേഖപ്പെടുത്താന്‍ സര്‍വ്വകലാശാലകളോ, 
സര്‍ക്കാരുകളോ, മ്യൂസിയങ്ങളോ ഒന്നും മുതിര്‍ന്നിട്ടില്ല. 
പക്ഷേ അവര്‍ കൈമാറിയ ഒരു സംസ്കാരം 
തുടച്ചുമാറ്റാന്‍ ആര്‍ക്കും സാധിക്കുകയില്ല. ജീവിത 
സംതൃപ്തിയുടെ സൂചിക മനഃശാസ്‌ ര്രപരമായി 
അപ്രഗഥിക്കുമ്പോള്‍ കുടിയേറ്റ പൂര്‍വ്ൃപിതാക്ക 
ന്മാരെക്കാള്‍ അതിജീവന നൈപുണ്യം ആര്‍ജ്ജിച്ചവര്‍ 
ഈ ലോകത്ത്‌ ആരുണ്ട്‌? എന്റെ അപ്പന്‍ പറയുന്നത്‌ 
പലപ്പോഴും ഞാന്‍ കേട്ടിട്ടുണ്ട്‌. “പുരക്ക്‌ മീതെ വെള്ളം 
വന്നാല്‍ അതിന്‌ മീതെ തോണി” എന്ന്‌. അത്‌ Resilence 
എന്ന മാനസികശക്തിയുടെ ലളിതമായ പ്രായോഗിക 
പരിഷാഷയാണെന്ന്‌ ഒരു മനഃശാസ്ത്രവിദ്യാര്‍ത്ഥി എന്ന 
നിലയില്‍ ഇന്നെനിക്കു മനസ്സിലാകുന്നുണ്ട്‌. 
“ളചേട്ടന്‍” എന്നു വിളിച്ച്‌, തലയും തലച്ചോറുമില്ലാതെ 
മണ്ടന്മാര്‍ എന്നു മുര്ദകുത്തി അപമാനിക്കുന്നവര്‍ 
ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഈ 
ചേട്ടന്മാരില്ലായിരുന്നെങ്കില്‍ കേരളത്തിന്റെ, ശക്തി 
എന്താകുമായിരുന്നു എന്ന്‌. കാര്‍ഷിക, നിയമ, സാഹിത്യ, 
കായിക, രംഗങ്ങളില്‍ കുടിയേറ്റത്തിന്റെ പ്രസക്തി 
ഇനിയും പഠനവിഷയമാക്കേണ്ടതുണ്ട്‌. കുടിയേറ്റ 
ക്രൈസ്തവരുടെ കുതിപ്പും കിതപ്പും ഇനിയും 
പിന്‍തലമുറ സ്വായത്തമാക്കി സ്വന്തമാക്കേണ്ടതുണ്ട്‌. 
അന്ത്യോദയവും, പൂര്‍ണ്ണോദയവും, സര്‍വ്വോദയും 
ഇനിയും ആദര്‍ശസങ്കല്‍പങ്ങളായി, ഭാരതത്തിലെ മിക്ക 
പ്രദേശങ്ങളിലും നിലനില്‍ക്കുമ്പോഴും അവസാനത്ത 
വരുടെയും സര്‍വൃരുടെയും സമഗ്രമായ ഉദയത്തിനു 


നാന്ദികുറിച്ച്‌ ഒരു സമഗ്രസംസ്കൃതിക്ക്‌ ജീവിതം 
സമര്‍പ്പിച്ചവരാണ്‌ കേരളത്തിലെ കുടിയേറ്റകര്‍ഷകര്‍ 
എന്ന്‌ നാം അഭിമാനിക്കണം. 


കേരള, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാര്‍ഡും 
ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ, സഞ്ചാര 
സാഹിത്യ തറവാട്ടിലെ കുലപതി, എസ്‌. കെ. 
പൊറ്റക്കാട്ട്‌, 1948-ല്‍ പുറത്തിറക്കിയ വിഷകന്യക എന്ന 
നോവലിലെ പ്രസ്താവനയില്‍ കുടിയേറ്റ കര്‍ഷകരെ 
ചിത്രീകരിച്ചിരിക്കുന്നത്‌ ഇങ്ങനെയാണ്‌ - “ഒരൈക്യ 
കേരളത്തിന്റെ ആദ്യത്തെ പടവുകള്‍ വെട്ടിയിറക്കിയ 
സഹോദരന്മാര്‍”. “ഉറച്ച സ്വഠ്രശയബോധവും, 
ഒടുങ്ങാത്ത ധൈര്യവും, അത്ഭുതകരമായ അദ്ധ്വാന 
ശീലവും ഉള്ളവര്‍” എന്നാണ്‌ കുടിയേറ്റകര്‍ഷകരെ ഈ 
ചരിത്രാന്വേഷി വിശേഷിപ്പിച്ചിരിക്കുന്നത്‌. ഇവരോട്‌ 
അദ്ദേഹത്തിന്‌ ഒരു പ്രത്യേക സ്നേഹം തോന്നി 
പ്പോയെന്ന്‌ തുറന്ന്‌ സമ്മതിച്ചു. “ഇക്കൂട്ടരെ അഭിന 
ന്ദിക്കുക തന്നെ വേണം” എന്ന്‌ വായനക്കാരെ 


ശക്തമായി ഉദ്‌ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്‌. 
സര്‍ക്കാരുകളും സംവിധാനങ്ങളും മാധ്യമങ്ങളും 
ചാനലുകളും സാംസ്കാരിക നായകരും കേള്‍ക്കണം 
ഇത്‌. കാണാമറയത്തും, കാല്‍നട 
കരുടെ മുമ്പില്‍ നന്ദിയോടെ, 
കളോടെ പ്രണാമം അര്‍പ്പിക്കുന്നു. 


കുടിയേറ്റ കര്‍ഷ 
സ്‌ നേഹാദരവു 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കേരള സാമുഹ്യ 


വികസന പ്രക്രിയയില്‍ 


സഭയുടെ പങ്ക 


രാജന്‍ എം 2900995103 


മലങ്കര സോഷ്യല്‍ സര്‍വീസ്‌ സൊസൈറ്റി 


സാമൂഹ്യ വികസനം ലക്ഷ്യമിടുന്നത്‌ മനുഷ്യന്റെ 
സമഗ്രവികസനമാണ്‌. അന്തസ്സാര്‍ന്ന ജീവിതം നയിക്കാന്‍ 
സഹായകമായ ജീവിത ഗുണനിലവാര വര്‍ദ്ധനവ്‌ അതി 
ന്റെ ഭാഗമാണ്‌. സാമൂഹ്യ വികസനം വ്യക്തിയുടെയും 
സമൂഹത്തിന്റെയും സമൂലമായ മുന്നേറ്റത്തിന്റെ പ്ര്രകി 
യയെയാണ്‌ സമൂഹ നിര്‍മ്മിതി -സാമൂഹ്യ പുനരുദ്ധാ 
രണം സാമുഹ്യ നീതി ഉറപ്പാക്കല്‍- തുല്യമായ വിഭവ 
ങ്ങള്‍ പങ്കുവയ്ക്കപ്പെടുക എന്നിവയെല്ലാം അതിന്റെ ഭാഗ 
മായി വരുന്നു. 


സമൂഹത്തിന്റെ അസന്തുലീതാവസ്ഥയും അസമ 
ത്വവും എപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. മുതലാളി 
ത്താധിഷ്ഠിതമായ മൂലധന സംഭരണം സാമൂഹ്യ പ്രക 
യയെയെ പിന്നോട്ടടിക്കുന്നതായും തിരിച്ചറിയുന്നു. ജാതീ 
യവും സാമൂഹ്യപരവുമായ ഉച്ചനീചത്വങ്ങളും തുല്യത 
കൈവരിക്കുന്നതിന്‌ തടസ്സം നിന്നിരുന്നു. സാമൂഹ്യ വിക 
സനം പൂര്‍ത്തിയാകാന്‍ ഉള്ളവനും ഇല്ലാത്തവനും തമ്മി 
ലുള്ള അന്തരം കുറയ്ക്കുന്ന സമഗ്രമായ പരിശ്രമങ്ങള്‍ 
വിവിധ തലങ്ങളില്‍ രൂപപ്പെട്ടിരുന്നു. നീതി പൂര്‍വ്വകവും 
മനുഷ്യത്വാധിഷ്ഠിതമായ സാമുഹ്യ നിര്‍മ്മാണ പ്രകിയ സാമൂ 
ഹിക സേവനത്തിന്റെ മുഖ്യകര്‍മ്മ പരിപാടിയായിരന്നു. 

വികസനത്തിന്റെ ഘട്ടങ്ങള്‍ എപ്പോഴും മനുഷ്യ കേ 
ന്രീകൃതമാകണം. മനുഷ്യനെ ഗ്രസിക്കുന്ന തിന്മയുടെ 
ശക്തികള്‍ക്ക്‌ എതിരെയുള്ള പോരാട്ടം കൂടിയാണ്‌ വിക 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


സനം. നിലവിലുളള പരിതസ്ഥിതിയും സംവിധാനങ്ങളും 
സാഹചര്യങ്ങളും കൂടുതല്‍ കരുത്തുള്ള പുനര്‍ 
നിര്‍മ്മാണ ഘട്ടത്തിലേക്ക്‌ നയിക്കെപ്പെടുന്ന അവസ്ഥ 
അതിന്റെ ഭാഗമാണ്‌. ശരിയായ സാമൂഹ്യ വികസനം 
സാമ്പത്തിക സാമൂഹ്യസന്തുലിതാവസ്ഥ കൈവരി 
ക്കുന്നതാകണം സ്വയം പര്യാപ്തമായ ഒരു ഗ്രാമസ്വരാ 
Blow പത്ഥാവിലൂടെ അതിനായി നാം ജൈത്രയാത്ര 
തുടരുന്നു. 

കേരള മോഡല്‍ വികസനം 


സാമൂഹ്യ വികസന മുന്നേറ്റത്തില്‍ കേരളം യൂറോ 
പ്യന്‍ രാജ്യങ്ങളോട്‌ കിടപിടിക്കുന്ന അവസ്ഥ സംജാത 
മാക്കിയിട്ടുണ്ട്‌. കേരള മോഡല്‍ വികസനം പല വേദി 
കളിലും ഗ്രശംസിക്കപ്പെട്ടു. ആരോഗ്യത്തിലും വിദ്യാഭ്യാ 
സത്തിലും കേരളം ദീര്‍ഘവീക്ഷണത്തോടെ മുതല്‍മുട 
ക്കിയതിന്റെ ആകെ തുകയാണ്‌ കേരള മോഡല്‍ വിക 
സനം. ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലുമുള്ള ജന 
കീയ ഇടപെടലുകള്‍ വിപ്ലവകരമായ ഈ മാറ്റത്തിന്‌ വഴി 
തെളിയിച്ചു. 

കേരളത്തില്‍ വിവിധ ഘട്ടങ്ങളില്‍ പ്രാവര്‍ത്തികമാ 
ക്കിയ സമ്പത്തിന്റെയും വിഭവ ക്രമീകരണത്തിന്റെയും 
കര്‍മ്മപരിപാടികള്‍ ഉയര്‍നിലവാരത്തിലുള്ള ജീവിത 
സാഹചര്യം കെട്ടിപ്പടുക്കുവാന്‍ സഹായിച്ചു. ഭൂപരി 
ഷ്കാര പ്രവര്‍ത്തനങ്ങള്‍, വികേന്ദ്രീകൃതമായ സ്വയം ഭര 


ണസംവിധാനങ്ങള്‍ ജനകീയവും പങ്കാളിത്വാധിഷ്ഠിത 
മായ ആസുത്രണ പ്രക്രിയ, സാക്ഷരതാപ്രവര്‍ത്തനങ്ങള്‍, 
ജനകീയ പങ്കാളിത്തം ഉയര്‍ന്ന സാമൂഹ്യ- സാംസ്‌കാ 
രിക- മതേതര സ്വഭാവം ഇവയെല്ലാം കേരള മാതൃക വിക 
സനത്തെ ലോക ശ്രദ്ധയാകര്‍ഷിപ്പിച്ചു. 


സാമൂഹ്യാധിഷ്ഠിതമായ-ജന കേന്ദ്രീകൃതമായ 
വികസന പ്രവര്‍ത്തനങ്ങള്‍ സ്ത്രീകളെയും പാര്‍ശ്വ 
വല്‍ക്കരിക്കപ്പെട്ടവരെയും മുന്‍ നിരയില്‍ എത്തിച്ച്‌ ശുചി 
ത്വാവബോധം, നൈപുണ്യവികസനം, സംരംഭകത്വ വിക 
സനം, പാരിസ്ഥിതിക പ്രപര്‍ത്തനങ്ങള്‍ എന്നിവയെയും 
സുസ്ഥിരമായ ഒരു വികസന തലങ്ങളിലേക്ക്‌ കേരളത്തെ 
രൂപപ്പെടുത്തി. 
കേരളാ കത്തോലിക്ക സഭയുടെ സാമുഹൃ സേവന 
ശുശ്രൂഷ 

വിദ്യാഭ്യാസം ആരോഗ്യം കാരുണ്യ്രവര്‍ത്തന 
ങ്ങള്‍ എന്നിവ കഴിഞ്ഞാല്‍ കത്തോലിക്ക സഭ കേരള 
ത്തില്‍ ഏറ്റവും ശക്തമായി ഇടപെടുന്ന ഒരു മേഖല 
യാണ്‌ സാമൂഹ്യ സേവന ശുശ്രൂഷ. 

നിയമാനുസൃതമായ ഒരു സാമൂഹ്യ സേവന 
പ്രവര്‍ത്തനം 1960- നു ശേഷമാണ്‌ കാണാന്‍ കഴിയുന്നത്‌. 
അതിനു മുന്‍പു സാമൂഹ്യ വികസന പ്രവര്‍ത്തനങ്ങള്‍ 
സഭയുടെ ഒരു ഭാഗമായി - സഭയോട്‌ ചേര്‍ന്നുള്ള 
കാരുണ്യ- സേവന പ്രവര്‍ത്തനങ്ങള്‍ ആയിരുന്നു. 1960-61 
കാലഘട്ടങ്ങളില്‍ കൊല്ലം രൂപതയും തിരുവനന്തപുരം 
മലങ്കര കത്തോലിക്ക അതിരൂപതയും സാമൂഹ്യ ശുശ്രൂ 
ഷയെ നിയമപരമായ സാധ്യതയിലേക്ക്‌ കൊണ്ടുവന്നു. 
തിരാവിതാംകൂര്‍ കൊച്ചിന്‍ സാഹിത്യ-ശാസ്ത്രീയ-ധര്‍മ്മ 
സംഘം രജിസ്ട്രഷന്‍ നിയമം XII, 1955 ന്റെ പരിതിയില്‍ 
ക്വയിലോ സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റിയെ 
കൊല്ലം രൂപത ബിഷപ്പ്‌ അഭിവന്ദ്യ ഡോ. ജറോം എം. 
ഫെര്‍ണാണ്ടസും, മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ 
സൊസൈറ്റി തിരുവനന്തപുരം ആര്‍ച്ച്‌ ബിഷപ്പായിരുന്ന 
അഭിവന്ദ്യ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനി 
യുടെയും നിയമ സാധ്യതയുള്ള പ്രസ്ഥാനങ്ങളാക്കി രജി 
IHS ചെയ്തു. തുടര്‍ന്ന്‌ കഴിഞ്ഞ 56 വര്‍ഷക്കാത്തെലയ 
BANG കേരള കത്തോലിക്ക സഭയിലെ 31 രൂപതകളും 
അവയെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന കേരള 
സോഷ്യല്‍ സര്‍വ്വീസ്‌ ഫോറവും നിയമപരിമിതമായ 
സാധ്യതയുള്ള സംവിധാനങ്ങളായി. 32 ജീവസുറ്റ 
സാമൂഹ്യ സേവന സംഘടനകള്‍ (കെ. എസ്‌. എസ്‌. 
എഫ്‌.) ഉള്‍പ്പെടെ ഇന്നത്തെ കേരളത്തിന്റെ പ്രദേശങ്ങ 
ളിലും അന്യൂനമായ സാമൂഹ്യ സംഘടനാപരമായും 
നിയമ പരമായ സാധ്യതയോടും പ്രവര്‍ത്തിക്കാന്‍ സാധി 
ക്കുന്ന തരത്തിലുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഈ 
സംഘടനകള്‍ ആര്‍ജ്ജിച്ചു. നികുതി ഇളവ്‌ കൈവരിക്കു 
ന്നതിനുള്ള അംഗീകാരം തുടങ്ങി സര്‍ക്കാര്‍ നിഷ്കര്‍ഷി 
ക്കുന്ന എല്ലാ നിയമ സംവിധാനങ്ങളും നേടുന്നതിനുള്ള 
ശേഷിയും വൈദഗ്ദ്യവും ഈ സാമൂഹ്യ സംഘടനകള്‍ 
കൈവരിച്ചു. ഇതില്‍ അഭിവന്ദ്യ മാര്‍ ഗ്രിഗോറിയോസ്‌ 
തിരുമേനി തുടക്കം കുറിച്ച മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ 
സൊസൈറ്റി അന്തര്‍ ദേശീയ നിലവാരത്തിലുള്ള 


സാമൂഹ്യ വികസന ഏജന്‍സിയുടെ പരിധിയില്‍ എത്തി 
ച്ചേര്‍ന്നു. ഐക്യരാഷ്ട്ര സംഘടന ഈ പ്രസ്ഥാനത്തെ 
അതിന്റെ സാമ്പത്തിക സാമൂഹിക കൌണ്‍സിലിന്റെ 
പ്രത്യേക ഉപദേശക പദവിയിലേക്ക്‌ 2016 മുതല്‍ 
ഉയര്‍ത്തി. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തില്‍ നി 
ന്നും അന്താരാഷ്ട്ര തലങ്ങളില്‍ എത്തിച്ചേര്‍ന്ന അപൂര്‍വ്വ 
ബഹുമതിക്ക്‌ ബനഡിക്ട്‌ പിതാവിന്റെ 100-0൦ ജന്മദിനാ 
ഘോഷവേളയില്‍ മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ 
സൊസൈറ്റിക്ക്‌ സാധ്യമായി. 
സാമുഹ്യ ശുശ്രൂഷയിലെ ഇടപെടലുകള്‍ 

കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക- വിദ്യാഭ്യാസ 
ആരോഗ്യ വികസന മേഖലയില്‍ സഭയുടെ സാമൂഹ്യ 
ശൂശ്രൂഷ സ്ഥാപനങ്ങളുടെ ഇടപെടലുകള്‍ അത്വിതീയ 
മാണ്‌ ബഹുവിധങ്ങളായ സാമൂഹ്യ ശുശ്രൂഷയില്‍ പങ്കാ 
ളികള്‍ ആകുന്നതിനും കേരളത്തിലെ അതിദുര്‍ബല ജന 
സമൂഹതത്തെ ജാതി- മത- വര്‍ണ്ണ -വര്‍ഗ്ഗ- ഭാഷാ ഭേദ 
മില്ലാതെ തുല്യതയിലെത്തിക്കുന്നതിനുള്ള നുതനങ്ങ 
ളായ കര്‍മ്മ പരിപാടികള്‍ നിര്‍വൃഹിക്കുന്നതിനും സാധി 
ക്കുന്നു. ഓരോ മേഖലയും സവിസ്തരം എഴുതുന്നതി 
നുള്ള സാഹചര്യം ഇല്ലാത്തതിനാല്‍ സുപ്രധാനമായ 
ചില ഇടപെടലുകള്‍ മാത്രം കുറിക്കുന്നു. 
സാമുഹൃ സംഘടന 

സാമൂഹ്യ വികസന പ്്രകിയയില്‍ ഏറ്റവും 
പ്രധാന്യം അര്‍ഹിക്കുന്ന ഒരു ഇടപെടലാണ്‌. സാമൂഹ്യ 
സംഘാടനം പാര്‍ശ്വവല്‍ക്കരിക്കപ്പെട്ടവരെയും ദുര്‍ബല 
രെയും സംഘടിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും 
ചെയ്യകയെ അതീവ ശ്രമകരമായ ദൌത്യമാണ്‌ ഇതിലൂടെ 
നിര്‍വഹിക്കപ്പെടുന്നത്‌. സാമൂഹ്യ സംഘാടനത്തിന്റെ 
ഈ പാതയില്‍ നമ്മുടെ നാമമാത്ര കര്‍ഷകരെയും 
മത്സ്യതൊഴിലാളികളെയും അസംഘടിത മേഖലയിലെ 
പ്രവര്‍ത്തകരെയും സ്ത്രീകളെയും ഒക്കെ സംഘടിപ്പിക്കു 
കയും ശക്തരാക്കുക്കയും ചെയ്തു. പലപ്പോഴും സര്‍ക്കാ 
രിന്റെ നയ വൈകല്യങ്ങള്‍ക്കും മദ്യ നിരോധനം 
പോലുള്ള മേഖലകളിലും സംഘടിത ശക്തിയായി നില 
കൊള്ളുന്നതിനും നയ രൂപീകരണ നിയമ സംവിധാന 
ങ്ങള്‍ക്കും തിരുത്തല്‍ ശക്തിയാകുന്നതിനും ഈ സംഘാ 
ടനത്തിനു സാധിച്ചു. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


സ്വയം സഹായസംഘങ്ങളും 
സൂക്ഷ്മ ധനകാര്യ മാനേജ്മെന്റും 


വ്യക്തിയും സമൂഹവും അവകാശാധിഷ്ഠിതമായ 
സംഘാടനത്തില്‍ മുന്നേറുമ്പോള്‍ തന്നെ സ്വയം പര്യാ 
AMO കൈവരിക്കാന്‍ സഹായകമായ സ്വയം സഹായ 
സംഘങ്ങളും സൂക്ഷമ ധനകാര്യ മാനേജ്മെന്റുകളും 
പ്രസക്തി തിരിച്ചറിയുന്നത്‌ കാണാം. 1980- ന്റെ ആദ്യ 
ത്തോടെ തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ- സാമ്പ 
ത്തിക ഇടപെടലുകള്‍ സമൂഹത്തില്‍ സൃഷ്ടിക്കുന്ന 
തിനും ദാരിദ്ര്യത്തില്‍ നിന്ന്‌ കരകയറുന്നതിന്‌. മൈക്രോ 
ഫിനാന്‍സ്‌ (സൂക്ഷ്മ ധനകാര്യം) ഒരു ശക്തമായ ഉപാ 
ധിയാണെന്നും തിരിച്ചറിഞ്ഞുള്ള പ്രവര്‍ത്തനം കാണാന്‍ 
കഴിയും. ഒരു പക്ഷേ ഈ മേഖലകളില്‍ ശ്രദ്ധാപൂര്‍വും 
ഇടപെട്ടിരുന്നുവെങ്കില്‍ നോബല്‍ സമ്മാനം വരെ ലഭി 
ക്കുമായിരുന്ന ഒരു സാമൂഹ്യ മുറ്റേ പ്രവര്‍ത്തനമായിരുന്നു 
ഇത്‌. പില്‍ക്കാലത്ത്‌ സര്‍ക്കാരും മറ്റു വികസന 
ഏജന്‍സികളും നമ്മുടെ സാമൂഹ്യ ശുശ്രൂഷ വിഭാഗം 
ചെയ്ത ഈ വികസന പ്രവര്‍ത്തനങ്ങള്‍ ഏറ്റെടുക്കു 
കയും നമ്മുടെ സേവങ്ങളെ ബോധപൂര്‍വ്വമായി നിഷ്കാ 
സനം ചെയ്യുകയും ചെയ്തു. 


പാര്‍ശ്വവല്‍ക്കരിക്കപ്പെടുന്നവര്‍ക്കു 
വേണ്ടിയുള്ള പ്രവര്‍ത്തനങ്ങള്‍ 

സഭയുടെ സാമൂഹ്യ ശുശ്രൂഷാ വിഭാഗം എപ്പോഴും 
മാറ്റിനിര്‍ത്തപ്പെടുന്നവരുടെ പക്ഷം പിടിക്കുകയും അവരെ 
മുഖ്യധാരയില്‍ എത്തിക്കുന്നതിനുള്ള കര്‍മ്മപരിപാടികള്‍ 
രൂപപ്പെടുത്തുകയും ചെയ്തു. സ്ത്രീകള്‍, കുട്ടികള്‍, 
വയോജനങ്ങള്‍, ഭിന്നശേഷിക്കാര്‍ പട്ടിക ജാതി പട്ടിക 
വര്‍ഗ്ഗ വിഭാഗങ്ങള്‍ രോഗാവസ്ഥയില്‍ ആയിരിക്കുന്നവര്‍ 
തുടങ്ങി സര്‍വ്വാശ്ശേഷിയായ ഒരു വികസന സമീപനം 
സ്വീകരിക്കുന്നതിനും നമുക്ക്‌ സാധ്യമായി. 


സദ്ഭരണത്തിലേക്കുള്ള മുന്നേറ്റം 


നിലവിലുള്ള ഭരണപരമായ സംവിധാനങ്ങളുടെ 
സേവനങ്ങളെ ഗുണപരമായ തലത്തില്‍ ഉയര്‍ത്തു 
ന്നതിനും സാമൂഹ്യമുന്നേറ്റത്തിന്റെ പാതകള്‍ സൃഷ്ടി 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ക്കുന്നതിനും നമുക്ക്‌ സാധ്യമായി. 
സംഘങ്ങള്‍ വിവിധ തലങ്ങളില്‍ 
സന്നദ്ധ സേവനങ്ങളും സാമൂഹ്യ സുക്ഷ്മ അവബോ 
ധവും നമ്മുടെ സ്വയം ഭരണ സ്ഥാപനങ്ങളും സംവിധാ 
നങ്ങളും കൂടുതല്‍ ആര്‍ജവത്തോടെ പ്രവര്‍ത്തിക്കു 
ന്നതിനും പരാവബോധം രൂപപ്പെടുത്തുന്നതിനും സഹാ 
യിക്കുന്ന സ്ഥാപനങ്ങള്‍ ആയി രൂപപ്പെട്ടു. 


സാമൂഹ്യ സേന 
രൂപപ്പെടുത്തുക 


പാരിസ്ഥിതികാവബോധം 

സാമൂഹ്യ ശുശ്രൂഷയുടെ ഏറ്റവും ശ്രദ്ധേയമായ 
ഒരു ഇടപെടല്‍ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെ 
ട്ടിരുന്നു. മണ്ണ്‌, ജലം, ജൈവസമ്പത്ത്‌ മുദ്രാവാക്യമായി 
പരിസ്ഥിതിയുടെ താളം സമഗ്രമായി നിലനിര്‍ത്താന്‍ 
ബഹുമുഖ ഇടപെടല്‍ നടത്തി. ജനസാക്ഷരത, നീര്‍ത്ത 
ടപരിപാലനം, ജൈവകൃഷി, മാലിന്യ സംസ്കരണം, 
ദുരന്ത ജാഗ്രത, കാലാവസ്ഥ വ്യതിയാനം, ശുചിത്വം, 
ആവാസ്ഥ വ്യവസ്ഥ തുടങ്ങി സാമൂഹ്യാധിഷ്ഠിതമായി 
നടത്തിയ ശ്രമങ്ങള്‍ പലപ്പോഴും സര്‍ക്കാരിന്റെ നയരൂ 
പീകരണവും പദ്ധതി വികസനമായി ബന്ധപ്പെട്ട്‌ മു 
ന്നറാന്‍ സഹായകമായി. 


സംഘടനകള്‍ സുസ്ഥിരത കൈവരിക്കാന്‍ 
എന്തുചെയുണം 

നിലവിലുള്ള സാമൂഹ്യ- സാമ്പത്തിക - രാഷ്ട്രീയ 
സാഹചര്യങ്ങള്‍സാമൂഹ്യ ശുശ്രൂഷക്ക്‌ വലിയ അംഗീ 
കാരം നല്‍കുകയാണ്‌. പൊതു- സ്വകാര്യ-മേഖല കഴി 
ഞ്ഞാല്‍ നമ്മുടെ സന്നദ്ധ സേവനം ഉള്‍ക്കൊളളുന്ന ഒരു 
മൂന്നാം ഘടകമുണ്ടെന്ന്‌ പൊതു സമൂഹം തിരിച്ചറി 
യുന്നു. നിലവിലെ സാമൂഹ്യ സംഘടനകളുടെ ഭാതി 
ക-വൈജ്ഞാനിക നൈതിക സംവിധാനങ്ങള്‍ ശക്ത 
മായി ഉപയോഗപ്പെടുത്തിയാല്‍ കേരളത്തിന്റെ സാമൂഹ്യ 
വികസന പ്രക്രിയയിലെ ഒരു അവിഭാജ്യ ഘടകമാകാന്‍ 
നമ്മുടെ രൂപത സാമുഹ്യ സേന സംഘടനകള്‍ക്ക്‌ 
സാധ്യമാകും. 


ആരോഗ്യമേഖല 


കേരളക്രൈസ്തവ സമൂഹം നടത്തിയ കാല്‍വയ്പ്പുകള്‍ 
ആര്‍ക്കും വിസ്മരിക്കാനാവില്ല. 


നേഴ്സിംഗ്‌ പഠനം മുതല്‍ ആരോഗ്യ മേഖലയിലെ മെഡിക്കല്‍ 
കോളജുകള്‍ അടക്കം കേരളത്തിലെ ക്രൈസ്തവസ്മുഹം നടത്തുന്ന 
ഇടപെടലുകള്‍ ശ്രദ്ധേയമാണ്‌. ഒരു മുഖ്യമന്ത്രിയടക്കം ഇവിടുത്തെ 
ഒരു വിഭാഗം ക്രൈസ്തവ സമൂഹത്തെ വഞ്ചകരെന്നും കച്ചവടക്കാ 
രെന്നും വിളിച്ചാക്ഷേപിച്ചു. ആദര്‍ശത്തിന്റെ പൊയ്മുഖങ്ങള്‍ 
അണിഞ്ഞ അവര്‍ രാഷ്ട്രീയത്തിലെ വമ്പന്‍ പരാജയങ്ങളാണെന്ന്‌ 
തെളിഞ്ഞതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. നിസ്വാര്‍ത്ഥമായി സഭ 
നത്തിയ ഈ സേവനമേഖലയെക്കുറിച്ച്‌ എഴുതുന്നത്‌ 
ദീപിക ദിനപത്രത്തിന്റെ ജനറല്‍ മനേജര്‍ 
റവ. ഫാ. ചെറിയാന്‍ താഴമണ്‍ 
എറണാകുളം ലിസി, അങ്കമാലി ലിറ്റില്‍ ഫ്ളവര്‍ എന്നീ 
ആശുപ്രതികളുടെ മുന്‍ ഡയറക്ടറും കാരിത്താസ്‌ ഇന്ത്യയുടെ 
അസി. ഡയറക്ടറുമായ റവ. ഫാ. പോള്‍ മുഞ്ഞേലി 
തിരുവനന്തപുരം സ്നേഹവീടിന്റെ ഡയറക്ടര്‍ 
റവ. ഫാ. ജോര്‍ജ്‌ ജോഷ്വാ കന്നിലേത്ത്‌ എന്നിവര്‍ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കേരള വികസനത്തിന്‌ 


ക്രൈസ്തവ 


വനിതകളുടെ സംഭാവന: 


റവ. ഫാ. ചെറിയാന്‍ താഴമണ്‍ 
ജനറല്‍ മാനേജര്‍, ദീപിക 


നഴ്സിംഗ്‌ പ്രൊഫഫഥിഥുടെ 


കക്‌ 


A 7 


p - NYP = 
= 


ee eee ഐ 
| 


Geng 


«4 


am Al 


ആമുഖം 

"ചിലരൊക്കെ ചേര്‍ന്നു പറഞ്ഞുറപ്പിച്ച കഥയ 
ല്ലാതെ മറ്റെന്താണ്‌ ചരിത്രം" (Whate is history, but a 
fable agreed upon?) എന്ന്‌ നെപ്പോളിയന്‍ ബോണപ്പാര്‍ട്ട്‌ 
പറഞ്ഞിട്ടുള്ളതായി വായിച്ചിട്ടുണ്ട്‌. കേരള സംസ്ഥാന 
രൂപീകരണത്തിന്റെ അറുപതാം വാര്‍ഷികദിനത്തിലെ 
പല പ്രതങ്ങളും പ്രസിദ്ധീകരണങ്ങളും കണ്ടപ്പോള്‍ 
നെപ്പോളിയന്‍ പറഞ്ഞത്‌ ശരിയോ എന്നു തോന്നി 
പ്പോയി. ചിലരൊക്കെകൂടി ചിലതൊക്കെ പറഞ്ഞൊപ്പിച്ച്‌ 
അതു ചരിത്രമാണെന്നു വരുത്തുന്നു, അച്ചടിക്കുന്നു, 
ചര്‍ച്ച ചെയ്യുന്നു! ഭാരതത്തില്‍ ക്രിസ്ത്യാനികള്‍ അംഗ 
സംഖ്യാപരമായി അവഗണിക്കപ്പെടാവുന്ന ഒരു നിസാര 
ന്യൂനപക്ഷം മാര്തം. കേരള സംസ്ഥാനത്തെ സ്ഥിതി 
മാത്രമെടുത്താലും പരിഗണിക്കപ്പെടേണ്ട കാര്യമായിട്ടൊ 
ന്നുമില്ലാത്ത ഒരു കൂട്ടര്‍ എന്നാണോ പലുടെയും ചിന്ത 
എന്നു തോന്നിപ്പോയി കേരളം ൫ 60ലെ പ്രതമാധ്യമങ്ങള്‍ 
കണ്ടപ്പോള്‍. കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണ 
ത്തിന്‌ മുമ്പും പിമ്പും കേരളത്തിന്റെ വികസനത്തില്‍, 
അന്ധവിശ്വാസങ്ങളും അനാചാരണങ്ങളും ദുരീകരിക്കു 
ന്നതിലും സംസ്കാരവും മൂല്യങ്ങളും ഉറപ്പിക്കുന്നതിലും 
പകരുന്നതിലും സാമൂഹ്യനീതിയും മനുഷ്യാവകാശ 
ങ്ങളും ഉറപ്പാക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും സമു 
ദായങ്ങള്‍ തമ്മില്‍ സൌഹാര്‍ദം വളര്‍ത്തുന്നതിലും ആധു 
നിക ആതുരശുശ്രൂഷ രീതികള്‍ നാട്ടില്‍ എത്തിക്കുന്ന 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


തിലും ആധുനിക വികസനത്തിന്റെയും വിദ്യാഭ്യാസത്തി 
ന്റെയും ജീവിതത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും 
ഭവനനിര്‍മാണത്തിന്റെയും ഭക്ഷണശൈലിയുടെയും 
രാഷ്ട്രീയ പ്രവര്‍ത്തനത്തിന്റെയും ഭരണ നിര്‍വഹണ 
ത്തിന്റെയും കൃഷിയുടെയും കുടിയേറ്റത്തിന്റെയും 
ഉള്‍പ്പെടെ സമൂഹത്തിന്റെയും നാടിന്റെയും സമസ്ത 
മേഖലകളിലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം 
ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരികകുന്നതുമായ 
സംഭാവനകളെയും ശുശ്രൂഷകളെയും നേതൃത്വത്തെയും 
'ചിലരുകൂടി പറഞ്ഞുവച്ച കഥയില്‍” അവഗണിക്കുകയും 
തമസ്കരിക്കുകയും ചെയ്യുന്നോ എന്നൊരു സംശയം. 
‘തൂണും ചാരിനിന്നവന്‍ പെണ്ണുംകൊണ്ടുപോയി” എന്ന 
നാടന്‍ ചൊല്ലുപോലെയോ എന്ന്‌ പലകാര്യങ്ങളും 
തോന്നിപ്പോകുന്നു. കേരളത്തിന്റെ അറുപത്‌ വര്‍ഷത്തെ 
വളര്‍ച്ചയുടെയും വികസനത്തിന്റെയും ചരിത്രം പരിശോ 
ധിച്ചാല്‍ മാണിക്യംപോലെ തിളക്കമാര്‍ന്ന ഏടുകളാണ്‌ 
കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ സംഭാവനകള്‍ 
എന്ന്‌ ഏതു നിക്ഷ്പക്ഷ നിരീക്ഷകനും ബോധ്യമാകും. 
എന്നാല്‍ ആ മാണിക്യത്തെ കുതിരച്ചാണകത്തില്‍ മൂടി 
വയ്ക്കാനാണ്‌ പലരുടെയും സംഘടിത ശ്രമം. ക്രൈസ 
തവസമൂഹം ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കു 
ന്നതുമായ സേവനങ്ങളെ തമസ്കരിച്ചിട്ട്‌ കാര്യമാ 
യൊന്നും ചെയ്തിട്ടില്ലാത്തവരെ ഉയര്‍ത്തിക്കാട്ടാനും 
നാടിന്റെ പുരോഗതിക്ക്‌ കാരണക്കാര്‍ അവരൊക്കെയാ 


ണെന്ന്‌ സ്ഥാപിക്കാനുമുള്ള ശ്രമമാണ്‌ കേരളം @ അറു 
പതിലെ പത്രമാധ്യമങ്ങളില്‍ "ചിലരൊക്കെ ചേര്‍ന്നു പറ 
ഞ്ഞുറപ്പിച്ച കഥ'യില്‍ കണ്ടത്‌. 


നാടൊട്ടുക്ക്‌ കൊട്ടിഘോഷിക്കപ്പെടുന്ന 'കേരള 
മോഡല്‍” വികസനം അനേകരുടെ, വ്യക്തികളുടെയും 
സമൂഹങ്ങളുടെയും സമുദായങ്ങളുടെയും സംഘടനക 
ളുടെയും സംഘടിത ശ്രമഫലമാണെന്നതില്‍ ആര്‍ക്കും 
സംശയമുണ്ടാകാന്‍ വഴിയില്ല. കേരളത്തിന്റെ ബഹുവി 
ധവളര്‍ച്ചയിലും ശാക്തീകരണത്തിലും മിഷനറിമാരുടെ 
കാലം മുതല്‍ ക്രൈസ്തവസമുദായം നല്‍കിയിട്ടുള്ള 
നേതൃത്വവും സംഭാവനകളും പകല്‍പോലെ വ്യക്തമാ 
യിരിക്കെ മാധ്യമങ്ങള്‍ എന്തേ അവയെ ഇരുട്ടില്‍ ഒളി 
പ്പിക്കാന്‍ ശ്രമിക്കുന്നു? ആരുടെയൊക്കെയോ രഹസ്യ 
കാര്യപരിപാടിയുടെ ഭാഗമല്ലേ അതൊക്കെയെന്ന്‌ ആരെ 
ങ്കിലും ചിന്തിച്ചാല്‍ അവരെ കുറ്റപ്പെടുത്താനാവില്ല. 


ക്രൈസ്തവദര്‍ശനം 


".... ഞാന്‍ വന്നിരിക്കുന്നത്‌ അവര്‍ക്കു ജീവനുണ്ടാ 
കുവാനും അത്‌ സമൃദ്ധമായി ഉണ്ടാകാനുമാണ്‌" 
(യോഹ. 0:10). എന്നരുളിയ യേശുക്രിസ്തിവിന്റെ പിന്തു 
ടര്‍ച്ചയായ സഭയുടെ ദൌത്യവും മറ്റൊന്നമല്ല. സകലജ 
നത്തിനും ജീവന്‍ സമൃദ്ധമായി നല്‍കുക. സഭ ഏർപ്പെ 
ട്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെയും ലക്ഷ്യം ഇതുമാ 
ത്രമാണ്‌. എന്നു മാത്രമല്ല ഇതിന്‌ ഉതകുന്ന സര്‍വമേഖ 
ലകളിലും സഭ ഇടപെട്ട്‌ പ്രവര്‍ത്തിക്കുകയും ചെയ്യും. 
കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഇത്തരത്തിലുള്ള 
പ്രേഷിതാരുപിയിലുള്ള പ്രവര്‍ത്തനങ്ങളാണ്‌ കേരള 
ത്തിന്റെ ഇതുവരെയുള്ള വികസനത്തിന്റെയും വളര്‍ച്ച 
യുടെയും അപ്രധാനമല്ലാത്ത ഒരു കാരണമെന്ന്‌ കേരള 
വികസനം നിരീക്ഷിച്ചിട്ടുള്ള ആര്‍ക്കും മനസിലാകും. 
സഭയുടെ അടിത്തറ സമുദായാംഗങ്ങളാണെന്നും അവ 
രുടെ സാമൂഹിക ശാക്തീകരണം വ്യക്തിജീവിതത്തിലെ 
വിശുദ്ധീകരണംപോലെതന്നെ സവിശേഷ ശ്രദ്ധയര്‍ഹി 
ക്കുന്നതാണ്‌ എന്നും സഭയുടെയും സമുദായത്തിന്റെയും 
നേതൃത്വം മനസിലാക്കി അതിനായി വിവിധ പദ്ധതികള്‍ 
ആവിഷ്കരിച്ച്‌ നടപ്പാക്കിയിരുന്നു. അത്‌ നാടിന്റെ വിക 
സനത്തിന്‌ വലിയ സംഭാവനയായി തീര്‍ന്നു. 

വിദ്യാഭ്യാസരംഗത്തും സാംസ്കാരിക രംഗത്തും 
കലാരംഗത്തും സാഹിത്യരംഗത്തും കാര്‍ഷികരംഗത്തും 
അച്ചടി രംഗത്തും മാധ്യമരംഗത്തും രാഷ്ട്രീയ രംഗത്തും 


ആതുരശുശ്രുഷാരംഗത്തും കുടിയേറ്റരംഗത്തും വിദേശ 
തൊഴില്‍ രംഗത്തും വികസനരംഗത്തും എല്ലാം 
ക്രൈസ്തവ സമുദായത്തിന്റെ സമാനതകളില്ലാത്ത ഇട 
പെടലും ഉണ്ടായിരുന്നു. ഇവ ഓരോന്നും വിപുലമായ 
വിശദീകരണത്തിനുതകുന്ന വിഷയമാണ്‌. ഇതില്‍ 
നിന്നും ഒരു ചെറിയ വിഷയം മാത്രം വിശകലനം ചെയ്യാ 
നാണ്‌ എന്റെ എളിയ ശ്രമം. 

വിദേശ മലയാളികള്‍ 


കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ വ്രജജു 
ബിലി ദിനത്തില്‍ (2016 നവംബര്‍ 1) ഒരു ദിനപ്രതം 
പ്രതാധിപലേഖനത്തില്‍ കുറിച്ചു. 'ലോകത്തെല്ലായിട 
ത്തുമെത്തി മലയാളികള്‍”. വേറൊരുപത്രത്തിന്റെ മുഖ 
പ്രസംഗത്തില്‍ ഇങ്ങനെ കണ്ടു: 'തിരുവോണത്തിന്‌ കേര 
ളത്തിലെ വീടുകളില്‍ സദ്യയുണ്ണാന്‍ ഇരിക്കുന്ന അതേ 
മനസോടെ ലണ്ടനിലും ന്യൂയോര്‍ക്കിലും ഇലയിടുന്ന 
മലയാളികളുടെ കാലമാണിത്‌. എണ്‍പതുകളില്‍ ശക്ത 
മായ ഗള്‍ഫ്‌ കുടിയേറ്റം ബലപ്പെടുത്തിയ സമ്പത്ത്ഘട 
നയാണ്‌ കേരളത്തിന്റേത്‌”. കേരളത്തിന്റെ വികസന 
ത്തില്‍ വിദേശ കുടിയേറ്റവും അതുവഴി നാട്ടിലെത്തുന്ന 
വിദേശനാണ്യവും ഗണ്യമായ പങ്കാണ്‌ വഹിക്കുന്നത്‌. 
2015 മാര്‍ച്ച്‌ വരെയുള്ള ഒരു കണക്കനുസരിച്ച്‌ വിദേ 
MOO) ജോലി ചെയ്യുന്ന മലയാളികള്‍ കേരളത്തിലെ 
ബാങ്കുകളില്‍ നിക്ഷേപിച്ചിരിക്കുന്ന തുക 1,50,762 
കോടി രൂപയാണ്‌. തിരുവനന്തപുരത്തെ സെന്റര്‍ ഫോര്‍ 
ഡവലപ്മെന്റ്‌ സ്റ്റഡീസിന്റെ പഠനമനുസരിച്ച്‌ വിദേശമ 
ലയാളികള്‍ 2013-14ല്‍ കേരളത്തില്‍ എത്തിച്ചത്‌ 72,680 
കോടി രൂപയാണ്‌. കേരളത്തിന്റെ മൊത്തവരുമാന 
ത്തിന്റെ മൂന്നില്‍ ഒന്നില്‍ കൂടുതല്‍ വിദേശ മലയാളിക 
ളുടെ വിഹിതമാണെന്ന്‌ ചുരുക്കം. വിദേശമലയാളികള്‍ 
23.63 ലക്ഷം. 18 ലക്ഷവും ഗള്‍ഫ്‌ രാജ്യങ്ങളില്‍. 
യു.എ.ഇയില്‍ 886968 പേര്‍, സൌദി അറേബ്യ 514976, 
ഒമാന്‍ 185996, കുവൈറ്റ്‌ 180765, ബഹ്റൈന്‍ 146472, 
ഖത്തര്‍ 104623, യു.എസ്‌ 36000, യു.കെ 27000 എന്നി 
ങ്ങനെയാണ്‌. 


വിദേശമലയാളികളില്‍ 
നല്ല പങ്ക്‌ MFA സഹോദരിമാര്‍ 


കേരളത്തിന്റെ വികസനത്തെ താങ്ങിനിര്‍ത്തുന്ന 
വിദേശനാണൃത്തിന്റെ ഒരു ഗണ്യഭാഗം വിദേശത്ത്‌ 
നഴ്സിംഗ്‌ ജോലിയില്‍ ഏര്‍പെട്ടിരിക്കുന്ന നമ്മുടെ 
സഹോദരിമാരുടെ അധ്വാനത്തിന്റെ ഫലമാണ്‌. 
അതില്‍തന്നെ പ്രത്യേകിച്ച്‌ നഴ്സിംഗ്‌ ജോലി ശുശ്രൂഷ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


യായി തെരഞ്ഞെടുത്ത മലയാളി ക്രൈസ്തവ സഹോ 
ദരിമാരുടേതാണ്‌. നഴ്സിംഗ്‌ പഠിച്ച്‌ വിദേശത്ത്‌ ജോലി 
സമ്പാദിച്ച്‌ വിദേശനാണ്യം കേരളത്തില്‍ എത്തിക്കുക 
വഴി കേരളത്തിന്റെ വികസനത്തിന്‌ ആക്കം കൂട്ടിയ 
ക്രൈസ്തവ സഹോദരിമാരുടെ പങ്ക കേരള സംസ്ഥാന 
രൂപീകരണത്തിന്റെ വ്രജജൂബിലിവേളയില്‍ പരിഗണി 
ക്കപ്പെടാതെ പോകരുത്‌ എന്ന ചിന്തയാണ്‌ ഈ കുറി 
AND പ്രേരകം. കൃത്യമായ കണക്കുകള്‍ ഉദ്ധരിക്കാന്‍ 
സാധിക്കുന്നില്ലെങ്കിലും സാമാന്യനിരീക്ഷണത്തിന്റെയും 
അറിവിന്റെയും വെളിച്ചത്തില്‍ ഇത്‌ വ്യക്തമാണ്‌. 

ആധുനിക നഴ്സിംഗ്‌ ഒരു ക്രൈസ്തവ പ്രൊഫഷന്‍ 


നഴ്സിംഗിന്റെ പ്രാകൃതരൂപങ്ങള്‍ പുരാതന ഇന്ത്യ 
യിലും ബാബിലോണിയയിലും ഗ്രീസിലും റോമിലു 
മൊക്കെ കാണാന്‍ സാധിക്കുമെങ്കിലും ആധുനിക 
നഴ്സിംഗ്‌ പ്രൊഫഷന്‍ ക്രൈസ്തവ ആധ്യാത്മികത 
യുടെ ഫലമായി വളര്‍ന്നുവന്നതാണെന്നതില്‍ സംശയ 
മില്ല. ആതുരസേവനവും രോഗീപരിചരണവും വിശ്വാ 
സിയുടെ ആധ്യാത്മികതയുടെ ബഹിര്‍സ്ഫുരണമായി 
ട്ടാണ്‌ സഭ കരുതിയിരുന്നത്‌. വിശ്വാസവും വിശ്വാസ 
ത്തില്‍ നിന്നുത്ഭവിക്കുന്ന പ്രവൃത്തികളും രക്ഷയ്ക്ക്‌ 
അടിസ്ഥാനമായി കരുതിയിരുന്നു. ആദിമസഭയുടെ 
കാലം മുതല്‍ രോഗീപരിചരണം പ്രത്യേക ദൌത്യമായി 
ക്രൈസ്തവര്‍ ഏറ്റെടുത്തിരുന്നു. രോഗീപരിചരണം 
മാന്യത കുറഞ്ഞ പ്രവൃത്തിയായി കരുതിയിരുന്ന സാമൂ 
ഹൃപശ്ചാത്തലത്തില്‍ രോഗീപരിചരണവും ആതുരശു 
ശ്രൂഷയും ദൈവികാഹ്വാനമായി കണ്ട്‌ സഭയില്‍ 
ധാരാളം സന്യാസ സമൂഹങ്ങള്‍ ഉടലെടുത്തു. ക്രീമിയന്‍ 
യുദ്ധകാലത്ത്‌ ഫ്ളോറന്‍സ്‌ നൈറ്റിംഗല്‍ നടത്തിയ 
രോഗീപരിചരണങ്ങളും തുടര്‍ന്ന്‌ അവര്‍ നടത്തിയ ഇട 
പെടലുകളുമാണ്‌ ഒരു പക്ഷേ ആധുനിക നഴ്സിംഗ്‌ 
പ്രൊഫഷന്റെ ഈടും പാവും മെനഞ്ഞത്‌. ഒരു ഉദ്യോഗ 
മായിട്ടായിരുന്നില്ല പ്രത്യുത സേവനമായിട്ടായിരുന്നു 
നഴ്സിംഗിന്റെ വളര്‍ച്ച. കത്തോലിക്കാ സന്യാസിനിക 
ളാണ്‌ പ്രധാനമായും ഈ ശുശ്രൂഷാ മേഖലയിലേക്ക്‌ 
കടന്നുവന്നിരുന്നത്‌. സന്യാസിനിമാരുടെ പാത പിന്തു 
SBA പിന്നീട്‌ കത്തോലിക്കാ പെണ്‍കുട്ടികളും ഈ 
ശുശ്രൂഷാ മേഖലയിലേക്ക്‌ കടന്നു വന്നു. നഴ്സുമാരെ 
ഇപ്പോഴും ‘MTS’ എന്ന്‌ അഭിസംബോധന ചെയ്യുന്ന 
തില്‍ നിന്നു തന്നെ നഴ്സിംഗ്‌ പ്രൊഫഷന്‍ കത്തോ 
ലിക്കാ സന്യാസിനിമാരിലൂടെ രൂപപ്പെട്ടുവന്നതാണെന്ന 
തിന്റെ പ്രത്യക്ഷ തെളിവല്ലാതെ മറ്റെന്താണ്‌? കാലക്രമ 
ത്തില്‍ നഴ്സിംഗ്‌ ഒരു ആധുനിക പ്രൊഫഷനായി 
വളര്‍ന്നുവന്ന്‌, രോഗീചികിത്സയിലെ ഒരു അവിഭാജ്യ 
ഘടകവുമായി മാറി. നിയതമായ പഠന്രകമങ്ങളും ചിട്ട 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കളും നിയമങ്ങളും നിബന്ധനകളും സംവിധാനങ്ങളും 
രൂപപ്പെട്ടു. 
ആധുനിക നഴ്സിംഗ്‌ കേരളത്തില്‍ 

പാശ്ചാത്യരുടെ വരവോടുകൂടിയാണ്‌ ഭാരത 
ത്തിലും കേരളത്തിലും ആധുനിക നഴ്സിംഗ്‌ പഠനവും 
ജോലിയും കടന്നുവന്നത്‌. ആധുനിക ചികിത്സാരീതിയും 
രോഗിപരിചരണവും പാശ്ചാത്യരുടെ സംഭാവനയാണെ 
ന്നതിന്റെ ഒരു തെളിവാണ്‌ അത്‌ ഇംഗ്ലീഷ്‌ മരുന്ന്‌' എന്നു 
ഇന്നും നമ്മുടെ നാട്ടില്‍ അറിയപ്പെടുന്നത്‌. കൊച്ചിയിലെ 
'സാന്താക്രൂസ്‌' ആശുപത്രിയായിരുന്നു കേരളത്തിലെ 
ആദ്യത്തെ 'ആധുനിക' ആശുപ്രതി. അത്‌ ആരംഭിച്ചത്‌ 
1206 ജനുവരി 11-ന്‌ അന്നത്തെ പോര്‍ട്ടുഗീസ്‌ 
വൈസ്രോയി ഫ്രാന്‍സിസ്‌കോ ദെ ആല്‍മേയ്ഡയും. 
ഇത്തരം ഒരു ആശുപ്രതി 1208-ല്‍ കണ്ണൂരിലും ആരം 
ഭിച്ചു. ഇടവകകളോടനുബന്ധിച്ച്‌ ക്ലിനിക്കുകളും 
ഡിസ്പന്‍സറികളും ആരംഭിക്കുന്ന രീതിയും തുടങ്ങി. 
1958-ലെ കൊച്ചി രൂപതയുടെ റിപ്പോര്‍ട്ടില്‍ തന്റെ രൂപ 
തയില്‍ മൂന്ന്‌ ആശുപത്രികള്‍ ഉള്ളതായി രൂപതാ 
മെത്രാന്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 


സഭയുടെ ഇടപെടല്‍ 


ലോകമഹായുദ്ധകാലത്ത്‌ പട്ടാളത്തിലും മിലിട്ടറി 
ആശുപത്രിയികളിലും നഴ്‌സുമാരുടെ സേവനം കൂടുതല്‍ 
ആവശ്യമായി വന്നു. കേരളത്തിലെ ക്രൈസ്തവ 
പെണ്‍കുട്ടികളുടെ ആധ്യാത്മികതയില്‍ നിന്ന്‌ ഉണ്ടായ 
സേവന ശുശ്രൂഷാ മനോഭാവം നഴ്സിംഗ്‌ രംഗത്തേക്ക്‌ 
കടന്നുവരുവാന്‍ അവരെ പ്രേരിപ്പിച്ചു. കത്തോലിക്കാ 
സന്യാസിനിമാരുടെ ശുശ്രൂഷാ ജീവിത മാതൃകയും 
പ്രോത്സാഹനവും പെണ്‍കുട്ടികള്‍ക്ക്‌ പ്രേരണയായി. മറ്റു 
മതങ്ങളും സമൂഹങ്ങളും നഴ്സിംഗിനെ അവജ്ഞയോടെ 
AIMS കുറഞ്ഞ ജോലിയായി കണ്ടിരുന്ന പ്പോള്‍ 
ക്രൈസ്തവസമൂഹം ഇതിനെ ദൈവിക ശുശ്രൂഷയായി 
കരുതി. ധാര്‍മ്മികമുല്യമുള്ളവരും ശുശ്രൂഷാ മനോഭാ 
വമുള്ളവരുമായ നഴ്‌സുമാരെ പരിശീലിപ്പിക്കുവാന്‍ സഭ 
യുടെ ആഭിമുഖ്യത്തില്‍ നഴ്സിംഗ്‌ സ്കൂളുകളും പിന്നീട്‌ 
കോളജുകളും ആരംഭിച്ചു. അവിടെ പഠനത്തിനെത്തിയ 
വര്‍ മുഖ്യമായും ക്രൈസ്തവ പെണ്‍കുട്ടികളുമായിരുന്നു. 
പാശ്ചാതൃരാജ്യങ്ങളിലേക്ക്‌ വഴിതുറക്കുന്നു 

കത്തോലിക്കാ സഭയുടെ സാര്‍വത്രികവും ആതുര 
ശുശ്രൂഷയ്ക്കും രോഗീപരിചരണത്തിനുമുള്ള കേരള 
ത്തിലെ കത്തോലിക്കാ പെണ്‍കുട്ടികളുടെ ആധ്യാത്മി 
കതയില്‍ ആഴപ്പെട്ട ആഭിമുഖ്യവും കേരളത്തില്‍ 
നിന്നുള്ള കത്തോലിക്കാ നഴ്സുമാര്‍ക്ക്‌ പാശ്ചാത്യ രാജ്യ 
ങ്ങളില്‍ ജോലിക്കുള്ള അവസരങ്ങള്‍ തുറന്നു. 


പാശ്ചാത്യ രാജ്യങ്ങളിലെ നഴ്‌സിംഗ്‌ ജോലിസാധ്യത മന 
സിലാക്കി കേരളത്തിലെ സഭാ അധികാരികള്‍ പാശ്ചാ 
ത്ൃരാജ്യങ്ങളിലെ സഭാധികാരികളുമായി നടത്തിയ 
ആലോചനയുടെ വെളിച്ചത്തില്‍ ആയിരക്കണക്കിന്‌ 
കത്തോലിക്കാ നഴ്സുമാര്‍ യൂറോപ്പിലെ വിവിധ രാജ്യ 
ങ്ങളില്‍ ജോലി കണ്ടെത്തി. സഭ ഇടപെട്ടുള്ള (2140 
ണമായിരുന്നു എന്നതുകൊണ്ട്‌ പെണ്‍മക്കളെ വിദേശ 
ത്തേക്ക്‌ അയക്കാന്‍ മാതാപിതാക്കള്‍ക്കോ പോകാന്‍ 
യുവതികള്‍ക്കോ സന്ദേഹമുണ്ടായിരുന്നില്ല. സഭാധികാ 
രികള്‍ സ്വന്ത ഉത്തരവാദിത്വത്തില്‍ പണം കണ്ടെത്തിയും 
ബാങ്ക്‌ വായ്പകള്‍ സംഘടിപ്പിച്ചുമാണ്‌ ഇതിനുള്ള പണം 
സ്വരൂപിച്ചത്‌. 1 960കളില്‍ തിരുവല്ലാ രൂപതാധ്യക്ഷന്‍ 
അഭിവന്ദ്യ സഖറിയാസ്‌ മാര്‍ അത്തനാസിയോസ്‌ മെത്രാ 
പ്പോലീത്ത നൂറുകണക്കിന്‌ യുവതികളെ നഴ്സിംഗ്‌ 
ജോലിക്കായി ജര്‍മ്മനയില്‍ എത്താന്‍ സഹായിച്ചത്‌ 
നഴ്സുമാരുടെ പാശ്ചാത്യ കുടിയേറ്റ ചരിത്രത്തിലെ തിള 
ക്കമാര്‍ന്ന അധ്യായമാണ്‌. മേരിഗിരി മ്രെതാസനമന്ദിരവും 
അനുബന്ധ വസ്തുക്കളും ബാങ്കില്‍ കടപ്പെടുത്തിയാണ്‌ 
അവരുടെ യാത്രക്കുള്ള ചെലവുകള്‍ അദ്ദേഹം കണ്ടെ 
ത്തിയത്‌ എന്നത്‌ ചരിത്രത്തിലെ രഹസ്യ അധ്യായം. 
അഭി. ബെനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌, അഭി. മാര്‍ 
ജോസഫ്‌ കുണ്ടുകളും, അഭി. മാര്‍ സെബാസ്റ്റ്യന്‍ വള്ളോ 
പ്പിള്ളി, അഭി. മാര്‍ സെബാസ്റ്യന്‍ വയലില്‍ തുടങ്ങിയ 
പിതാക്കന്മാര്‍ ചെയ്ത സേവനങ്ങളും നല്‍കിയ EMM 
ത്വവും എടുത്തുപറയേണ്ടതാണ്‌. സഭാധികാരികള്‍ തുറ 
ന്നുകൊടുത്ത വാതില്‍ പ്രയോജനപ്പെടുത്തി ആയിരക്ക 
ണക്കിന്‌ നഴ്‌സുമാര്‍ യൂറോപ്പിലെത്തി അവരുടെയും 
കുടുംബത്തിന്റെയും സാമ്പത്തികവും സാമൂഹികവുമായ 
ഓന്നത്യം കൈവരിക്കുകയും വിദേശനാണ്യം കേരള 
ത്തില്‍ എത്തിച്ച്‌ നാടിന്റെ വികസനത്തിന്‌ ആക്കം കൂട്ടു 
കയും ചെയ്തു. ജര്‍മ്മനി, ഇറ്റലി, ഓസ്ര്ടിയ, 
സ്വിറ്റ്‌സര്‍ലന്‍ഡ്‌, ഇംഗ്ലണ്ട്‌, അയര്‍ലന്‍ഡ്‌, (ഫാന്‍സ്‌, 
അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങ 
ളിലെല്ലാം നഴ്സുമാരുടെ കുടിയേറ്റം ക്രമേണ ശക്തി 
പ്പെട്ടു. 
ഗള്‍ഫ്‌ ബും 

എണ്ണനിക്ഷേപത്തിന്റെ കണ്ടെത്തല്‍ അറേബ്യന്‍ 
രാജ്യങ്ങളിലും പേര്‍ഷ്യന്‍ നാടുകളിലും ആധുനിക വിക 
സനത്തിന്‌ വഴിതെളിച്ചപ്പോള്‍ ആ നാടുകളില്‍ ആരോ 
ഗ്യമേഖലയിലുണ്ടായ കുതിപ്പ്‌ അവിടേക്കും നഴ്‌സുമാ 
രുടെ ഒഴുക്കിന്‌ വഴിതുറന്നു. ക്രൈസ്തവ സമൂഹത്തില്‍ 
നഴ്സിംഗ്‌ പരിശീലനം നേടിയ യുവതികള്‍ കൂടുതല്‍ 
ഉണ്ടായിരുന്നതിനാലും വിദേശത്ത്‌ പോയി ജോലി ചെയ്യു 
വാന്‍ അവര്‍ തയാറായിരുന്നതിനാലും അറേബ്യന്‍ നാടു 
കളിലെ ജോലിസാധ്യതകള്‍ പ്രയോജനപ്പെടുത്തുവാന്‍ 
തുടക്കത്തില്‍തന്നെ ക്രിസ്തൃന്‍ യുവതികള്‍ക്ക്‌ 
സാധിച്ചു. പാശ്ചാത്യരാജ്യങ്ങളിലെയും അറേബ്യന്‍ 
നാടുകളിലെയും ജോലിസാധ്യതയും അവിടേക്ക്‌ കുടി 
യേറിയ നഴ്സുമാര്‍ കൈവരിക്കുന്ന സാമ്പത്തികവും 
സാമൂഹികവുമായ നേട്ടവും നഴ്‌സിംഗ്‌ ജോലിയെ ഭ്രഷ്ഠ്‌ 
കല്പിച്ച്‌ മാറ്റി നിര്‍ത്തിയിരുന്ന മറ്റ്‌ സമൂഹങ്ങളും തങ്ങ 


ളുടെ പെണ്‍മക്കളെ ഈ മേഖലയിലേക്ക്‌ അയക്കുവാന്‍ 
ഇടയാക്കി. അങ്ങനെ വിദേശത്ത്‌ നഴ്സിംഗ്‌ ജോലി 
ചെയ്യുന്ന നമ്മുടെ സഹോദരിമാര്‍ വ്രജത്തിളക്കത്തിലെ 
ത്തിയിരിക്കുന്ന കേരളത്തിന്റെ വികസനത്തിന്റെ വിഥാ 
താക്കളില്‍ അവഗണിക്കപ്പെടാനാവാത്ത ഘടകവുമായി. 
കേരളത്തിലെ ക്രൈസ്തവ യുവതികള്‍ കാണിച്ച വഴി, 
സഭാധികാരികള്‍ തുറുന്നുകൊടുത്തവഴി, കേരള വിക 
സനത്തിന്‌ തുണയായി എന്നു പറഞ്ഞാല്‍ അതില്‍ 
അതിശയോക്തി അശേഷം ഇല്ലെന്നത്‌ സത്യം. 


സമാപ്തി 


കേരളത്തിന്റെ വളര്‍ച്ചയില്‍ വിദേശ മലയാളികള്‍ 
നാട്ടില്‍ എത്തിക്കുന്ന വിദേശനാണ്യം ഗണ്യമാണ്‌. 
അതില്‍തന്നെ വിദേശത്ത്‌ ജോലി ചെയ്യുന്ന നഴ്‌സുമാ 
രുടെ വിഹിതം വളരെ വലുതാണ്‌. ആതുര ശുശ്രൂഷയും 
രോഗീപരിചരണവും അപകര്‍ഷതയോടും അയിത്ത 
ത്തോടും കണ്ടിരുന്ന നമ്മുടെ നാട്ടില്‍ നഴ്സിംഗിനെ 
ദൈവിക ശുശ്രൂഷയായി കണ്ട്‌ ഒരു ആധുനിക പ്രൊഫ 
ഷനായി വളര്‍ത്തിക്കൊണ്ടുവന്നത്‌ കത്തോലിക്കാ സഭ 
യാണ്‌. നഴ്സിംഗ്‌ സ്കൂളുകളും കോളജുകളും ആരംഭി 
ക്കുകയും കത്തോലിക്കാ യുവതികളെ നഴ്സിംഗ്‌ പഠന 
ത്തിന്‌ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത്‌ നഴ്‌സിംഗിനോ 
ടുള്ള അയിത്തം മാറ്റുകയും രോഗീചികിത്സാരംഗത്ത്‌ 
അവിഭാജ്യഘടകമായി വളര്‍ത്തുകയും ചെയ്തു. 
തുടര്‍ന്ന്‌ പാശ്ചാത്യരാജ്യങ്ങളില്‍ നഴ്‌സുമാര്‍ക്കുള്ള 
ജോലി സാധ്യത കണ്ടെത്തി കേരളത്തില്‍ നിന്ന്‌ യുവ 
തികളെ പരിശീലിപ്പിച്ച്‌ അവിടെ എത്തിച്ച്‌ ഉയര്‍ന്ന ശമ്പ 
ളത്തോടുകൂടി ജോലി ലഭ്യമാക്കിയതോടുകൂടി നഴ്സിം 
ഗിന്‌ അയിത്തം പുലര്‍ത്തിയിരുന്ന മറ്റ്‌ മതങ്ങളിലും സമു 
ദായങ്ങളിലും പെട്ടിരുന്നവരും നഴ്സിംഗ്‌ പഠനത്തിന്‌ 
തയാറായി. 1970-8 മുതല്‍ നഴ്സുമാര്‍ക്ക്‌ അറേബ്യന്‍ 
ഗള്‍ഫ്‌ രാജ്യങ്ങളിലുണ്ടായ ജോലിസാധ്യതകളും 
പ്രയോജനപ്പെടുത്തുവാന്‍ ക്രൈസ്തവ സമുദായ 
ത്തില്‍പെട്ട യുവതികള്‍ക്ക്‌ സാധിച്ചു. തുടര്‍ന്ന മറ്റ്‌ സമു 
ദായങ്ങളില്‍പെട്ട യുവതികളും ഈ വഴി അവലംബിച്ച്‌ 
ഗള്‍ഫ്‌ രാജ്യങ്ങളിലെത്തി. അവര്‍വഴി ഗണ്യമായ വിദേ 
ശനാണ്യം കേരളത്തിലെത്തുകയും അത്‌ കേരളത്തിന്റെ 
വളര്‍ച്ചയ്ക്ക്‌ വഴിയാകുകയും ചെയ്തു. നഴ്സിംഗ്‌ 
പ്രൊഫഷണിലെ പ്രാരംഭകരായ ക്രൈസ്തവ വനിത 
കള്‍ നഴ്സിംഗ്‌ പഠനത്തിലും കുടിയേറ്റത്തിലും കാണിച്ച 
താല്പര്യവും സമര്‍പ്പണവുമാണ്‌ നഴ്സുമാരുടെ വിദേ 
ശനാണ്യ സമ്പാദനത്തിലൂടെയുള്ള കേരളത്തിന്റെ വിക 
സനത്തിന്‌ വഴിമരുന്നിട്ടതും വാതില്‍ തുറന്നതും എന്ന 
ചരിത്രസത്യത്തെ ചാരംമൂടി മറഞ്ഞുപോകാതെ രതി 
തെളിക്കുവാനൊരു എളിയ ശ്രമമായിരുന്നു മുന്‍ താളു 
കളില്‍. കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ വ്രജജു 
ബിലിയുടെ സന്ദര്‍ഭം അതിനൊരു അവസരമാക്കിയെന്നു 
മാത്രം. കൃത്യമായ കണക്കുകള്‍ അവതരിപ്പിക്കാനാവാ 
ത്തത്‌ ഒരു പരിമിതയായി അവശേഷിക്കുന്നു. ചില സത്യ 
ങ്ങള്‍ക്ക്‌ തെളിവ്‌ ആവശ്യമില്ലല്ലോ അത്‌ ഒരാശ്വാസം. 


cna 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കേരളത്തിലെ 
സഭാസമുഹം 


റവ. ഫാ. പോള്‍ മുഞ്ഞേലി 


അസി. ഡയറക്ടര്‍, കാരിത്താസ്‌ ഇന്ത്യ 


നേതൃത്വം നലകുന്ന 


ആരോഗൃരംഗം 


ശുറച്ചുനാളുകള്‍ക്കു മുമ്പ്‌ തിരുവനന്തപുരം 
സ്വദേശീ നീലകണ് ഠശര്‍മ്മയുടെ ഹൃദയം 
എറണാകുളം ലിസി ആശുപ്രതിയിലെ ഹൃദ്രോഗ 
വിഭാഗത്തില്‍ ചികിത്സയില്‍ കഴിഞ്ഞിരുന്ന മാത്യു 
അച്ചായല്‍ എന്ന സാധാരണക്കാരന്റെ ശരീരത്തില്‍ 
വച്ചുപിടിപ്പിക്കാനായി വിമാനമാര്‍ഗം എത്തിയത്‌ 
കേരളമാകെ ചര്‍ച്ചചെയ്യപ്പെട്ട വാര്‍ത്തയായിരുന്നു. 
തിരുവനന്തപുരത്തുനിന്നും കൊച്ചിവരെ ഒട്ടും 
സമയം കളയാതെ ഹൃദയം എത്തിക്കാന്‍ 
സഹകരിച്ച സര്‍ക്കാര്‍ സംവിധാനങ്ങള്‍ മുതല്‍ 
സാധാരണക്കാരനായ മാത്യുവിന്റെ ചികിത്സക്ക്‌ 
സാമ്പത്തികസഹായം നല്‍കിയവര്‍ വരെ 
ചര്‍ച്ചകളില്‍ വിഷയമായപ്പോഴും സാമൂഹിക 
പ്രതിബദ്ധതയുടെ ഭാഗമായി ചെയ്യുന്ന സാധാരണ 
നടപടികള്‍ക്കപ്പുറമുള്ള പ്രാധാന്യം നല്‍കാനോ 
മഹത്വം നേടിയെടുക്കാനോ ആശുപ്രതി 
അധികൃതരോ സഭയുടെ ആതുരസേവനരംഗമോ 
തുനിഞ്ഞില്ലെന്ന കാര്യവും ശ്രദ്ധിക്കപ്പെട്ടു. 


സകലജനത്തിനും ജീവന്‍ സമൃദ്ധമായി 
നല്‍കുക എന്ന ലക്ഷ്യത്തോടെയാണ്‌ സഭ 
സാമൂഹ്യമേഖലയില്‍ പ്രത്യേകിച്ച്‌ ആതുരസേവന 
മേഖലയില്‍ ഇടപെട്ടുവരുന്നത്‌. “ഞാന്‍ രോഗി 
യായിരുന്നു; നിങ്ങള്‍ എന്നെ പരിചരിച്ചു” എന്ന 
തിരുവചനം മാര്‍ഗദീപമാക്കി, ശരീരത്തിനും 
മനസിനും സുഖമില്ലാത്ത അവസ്ഥയോടെ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


സമീപിക്കുന്നവരില്‍ യേശുവിനെ ദര്‍ശിച്ച്‌ 
സ്നേഹവും കരുതലും പരിചരണവും നല്‍കി 
ആശ്വാസമേകുകയും ജീവിതത്തിലേക്ക്‌ തിരികെ 
കൊണ്ടുവരികയും ചെയ്യുക എന്ന ദൌത്യമാണ്‌ സഭ 
ഏറ്റെടുത്തു നടപ്പാക്കിവരുന്നത്‌. വിശ്വാസത്തിന്റെ 
ബഹിര്‍സ്ഫുരണമായി ആതുരസേവനപ്രവര്‍ത്ത 
നങ്ങളെ സഭ നോക്കിക്കാണുന്നു. യേശുവിലൂടെ 
വെളിപ്പെടുത്തപ്പെട്ട സനാതനസത്യത്തെ തിരിച്ച 
റിഞ്ഞ്‌ കണ്ടെത്തി, സ്വന്തമാക്കി മറ്റുള്ളവരിലേക്ക്‌ 
പകര്‍ന്നുകൊടുക്കാനും പങ്കുവക്കുവാനുമുള്ള 
അവസരവും ശുശ്രൂഷയുമാണ്‌ ആതുരസേവന 
മേഖലയില്‍ സഭ ഇടപെടുന്നത്‌. വിദ്യാഭയാസ, 
സാംസ്കാരിക മേഖലകളിലെന്നപോലെ ആതുര 
സേവനരംഗത്തും കാലത്തിന്റെ ആവശ്യങ്ങള്‍ക്ക 
നുസരിച്ച്‌ (കിയാത്മകവും സുസ്ഥിരവുമായ 
മാതൃകകള്‍ സൃഷ്ടിച്ചെടുക്കുന്നതിലും സഭ 
ശ്രദ്ധവച്ചു. മിഷനറിമാരുടെ കാലം മുതല്‍ 
ഇന്നോളം സമൂഹത്തിന്റെ നന്മ എന്ന ലക്ഷ്യം 
പ്രധാനമായി കരുതിയുള്ള പ്രവര്‍ത്തനങ്ങളാണ്‌ 
സഭാസ്ഥാപനങ്ങള്‍ നടത്തിവരുന്നത്‌. 


പരമ്പരാഗത ചികിത്സാരീതികളുടെ ഈറ്റില്ല 
മായിരുന്നു നമ്മുടെ നാട്‌. ചികിത്സകളുടെ പേരില്‍ 
അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുടിയേറി 
ആരോഗ്യത്തേയും ജീവനെപോലും അപകടത്തി 
ലാക്കുന്ന അവസരങ്ങളും കുറവല്ലായിരുന്നു. 


പൊതുവഴിയിലൂടെ നടക്കാനും ആരോഗ്യപരി 


പാലനത്തിനുള്ള അവസരവും നിഷേധിക്ക 
പ്പെട്ടിരുന്ന നാട്ടിലേക്കാണ്‌ സുവിശേഷസന്ദേശ 
വുമായി ക്രൈസ്തവമിഷനറിമാര്‍ കടന്നുവന്നത്‌. 
മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന ആദര്‍ശം 
മുറുകെ പിടിച്ച അവന്‍ ആരോഗ്യമുള്ള മനസും 
ശരീരവും എല്ലാവര്‍ക്കും ഉണ്ടാവണമെന്ന നിര്‍ബന്ധ 
ത്തോടെയാണ്‌ തങ്ങളുടെ പ്രവര്‍ത്തനങ്ങളെ 
ക്രമീകരിച്ചത്‌. കരുണാർദ്ര സ്നേഹപരിചരണ 
ങ്ങളിലൂടെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്നതും 
സനഖ്യദായകവും പ്രതിരോധാത്മകവുമായ 
ജീവിതശൈലി അവര്‍ പകര്‍ന്നുനലകി. ഇത്‌ 
കേവലം ഒരു പ്രവര്‍ത്തനരീതി എന്നതിനേക്കാള്‍ 
സഭയുടെ പ്രകൃത്യായുള്ള സ്വഭാവമായി തന്നെ 
സമൂഹം മനസിലാക്കി. കാലത്തിനനുസരിച്ച്‌ 
ആരോഗ്യാവസ്ഥകളില്‍ മാറ്റം വന്നുതുടങ്ങിയപ്പോള്‍ 
ആധുനിക ചികിത്സാരീതികളും ആവശ്യമായി വന്നു. 


1506 ജനുവരിയില്‍ അന്നത്തെ പോര്‍ച്ചുഗീസ്‌ 
വൈസ്രോയി ഫ്രാന്‍സിസ്‌കോ ഡി ആല്‍മെയ്ഡ 
കൊച്ചിയില്‍ ആരംഭിച്ച “ക്രൂസ്‌ ഡി കൊച്ചി” 
ആശുപ്രതിയാണ്‌ കേരളത്തിലെ ആദ്യത്തെ 
ആധുനിക ആശുപത്രിയായി കരുതപ്പെടുന്നത്‌. 1508 
-ല്‍ കണ്ണൂരിലും ഇതുപോലെ ഒരു ആശുപത്രിക്കു 
തുടക്കമിട്ടു. തികച്ചും പ്രേഷിതചൈതന്യത്തോടെ 
ശുധ്രൂഷകള്‍ ഏറ്റെടുത്തവരുടെ സ്‌നേഹമ 
സൃണമായ പരിചരണം രോഗികളെ ആരോഗ്യ 
ജീവിതത്തിലേക്ക്‌ വേഗം തിരികെയെത്തിക്കുന്ന 
അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്‌ കൊച്ചിരാജാവ്‌ 
ക്രൈസ്‌ തവസന്യാസിനികളെ എറണാകുളം 
ജനറല്‍ ആശുപ്രതികളില്‍ സേവനത്തിനായി 
നിയോഗിക്കുന്നത്‌. 1922-ല്‍ കപ്പിത്താനോയുടെ 
ഉപവിസഹോദരികളെയാണ്‌ രാജാവ്‌ ഈ ദൌത്യം 
ഏല്‍പ്പിച്ചത്‌. ആതുരസേവനരംഗത്തെ ലാഭ 
മുണ്ടാക്കുവാനുള്ള ഒരു മേഖല എന്നതിലുപരി 
സേവനത്തിനുള്ള മേഖലയായി കരുതിയ 
സഭയുടേയും ഒരു ജോലി എന്നതിലുപരി കരുതലും 


പരിചരണവും നല്‍കുവാനുമുള്ള അവസരമായി 
ഏറ്റെടുത്ത സമര്‍പ്പിതരുടേയും ഗപവര്‍ത്തന 
ത്തിനുള്ള അംഗികാരമായിട്ടാണ്‌ മഹാരാജാവിന്റെ 
ഈ തീരുമാനത്തെ നാം കാണേണ്ടത്‌. നഴ്സിംഗ്‌ 
മേഖലയില്‍ പ്രവര്‍ത്തിക്കുന്നവരെ സിസ്റ്റര്‍ എന്ന്‌ 
സംബോധന ചെയ്യുന്നതുപോലും ഇങ്ങനെ 
തുടങ്ങിയതാണെന്നു കരുതാം. ഇന്നു വിവിധ 
സര്‍ക്കാര്‍ ആശുപ്രതികളില്‍ സന്യസ്തരുടെ 
സേവനം തുടരുന്നത്‌ നമുക്കറിവുള്ള കാര്യമാണ്‌. 

ചെറുതും വലുതുമായി 360 ലേറെ 
ആശുപത്രികള്‍ സഭയുടെ നേതൃത്വത്തില്‍ ഈ 
നാട്ടില്‍ പ്രവര്‍ത്തിച്ചുവരുന്നുണ്ട്‌. സാധാരണ 
ക്കാര്‍ക്കും (പാപ്യമായ വിധത്തില്‍ ആധുനിക 
ചികിത്സാരീതികള്‍ ഒരുക്കുന്നതിനും അര്‍ഹത 
പ്പെട്ടവര്‍ക്ക്‌ സൌജന്യചികിത്സാസഹായം നല്‍കു 
ന്നതിനുമൊക്കെ ഈ സ്ഥാപനങ്ങള്‍ (VAD 
വയ്ക്കുന്നു. ആതുരസേവനരംഗത്ത്‌ സഭ പ്രദാനം 
ചെയ്തിട്ടുള്ള മനുഷ്യവിഭവം. ഡോക്ടര്‍മാര്‍, 
നഴ്സുമാര്‍, സന്നദ്ധപ്രവര്‍ത്തകര്‍ തുടങ്ങിയവ. ഏറെ 
വലുതാണ്‌ ആദ്യമേ സൂചിപ്പിച്ച ഹൃദയം 
മാറ്റിവയ്ക്കല്‍ ശസ്രത്രകിയകള്‍ ലിസി ആശു 
പ്രതിയില്‍ തന്നെ 19 എണ്ണം നടത്തിക്കഴിഞ്ഞു. 
ചെറുതും വലുതുമായ ഹൃദയശസ്രത്രകിയകള്‍ 
55,000-ലധികവും മുന്നൂറിലേറെ കിഡ്നി 
മാറ്റിവയ്ക്കല്‍ ശസ്ത്രകിയകളും ലക്ഷക്കണക്കിനു 
സാജന്യനേത്ര ശസ്ത്രകിയകളുമൊക്കെ വഴി 
അവയവദാനരംഗത്ത്‌ സാമൂഹികമായ അവബോധം 
സൃഷ്ടിച്ചെടുക്കുന്നതിനും സഭയ്ക്കു കഴിഞ്ഞിട്ടുണ്ട്‌. 
കേരളത്തില വൃക്കദാനരംഗത്ത്‌ കത്തോലിക്കാ 
വൈദികരും സന്യസ്തരും; അല്‍മായരും നല്കിയ 
മാതൃകകളും സമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ്‌. 
ശാരീരിക മാനസിക വെല്ലുവിളികള്‍ നേരിടുന്ന 
ഭിന്നശേഷിക്കാരുടെ സഖ്യത്തിനും, പുനരധി 
വാസത്തിനും, അവരെ സമൂഹത്തിന്റെ മുഖ്യ 
ധാരയിലെത്തിക്കുന്നതിനുമുള്ള പരിശ്രമങ്ങള്‍ക്കും 
സഭ എക്കാലത്തും നേതൃത്വം നല്‍കിയിട്ടുണ്ട്‌. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ആരോഗ്യപരിപാലനരംഗത്ത്‌ വളര്‍ന്നുവരുന്ന 
അനാരോഗ്യകരവും, അധാര്‍മ്മികവുമായ പ്രവണ 
തകള്‍ക്കു മുമ്പില്‍ സഭാസ്ഥാപനങ്ങള്‍. സമൂഹ 
മനഃസാക്ഷിയുടെ ശബ്ദമായും, തിരുത്തല്‍ 
ശക്തിയായും നിലകൊള്ളാന്‍ ശ്രമിച്ചിട്ടുണ്ട്‌. 
ആരോഗ്യമേഖലയെ ശുശ്രൂഷയുടെ മേഖലയില്‍ 
നിന്നും വ്യവസായത്തിന്റെ മേഖലയിലേക്ക്‌ മാറ്റി 
പ്രതിഷ്ഠിക്കാന്‍ ശ്രമിക്കുന്ന സ്വകാര്യ കുത്തക 
കളുടെ അധിനിവേശ പ്രവണതകളില്‍ നിന്നും 
സംരക്ഷിച്ചുനിറുത്താനും, കുറഞ്ഞ ചിലവില്‍ 
ഗുണപരമായ സേവനങ്ങള്‍ സാധാരണക്കാരായ 
മനുഷ്യര്‍ക്കു ലഭ്യമാക്കാനും, ലിസി പോലുള്ള 
സഭയുടെ സ്ഥാപനങ്ങള എക്കാലവും ശ്രദ്ധിച്ചിട്ടുണ്ട്‌. 
ലിസി ആശുപത്രിയുടെ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ 
നേതൃത്വം നല്‍കുമ്പോഴും ഇത്തരം കുത്തകകളില്‍ 
നിന്നും ഏറെ സമ്മര്‍ദ്ദവും ഭീഷണികളും നേരിട്ട 
സാഹചര്യങ്ങളിലും അതിനെ അതിജീവിക്കാന്‍ 
കഴിഞ്ഞത്‌ സഭയുടെ ഈ വേറിട്ട കാഴ്ചപ്പാടിന്റെ 
ഭാഗമായിട്ടാണ്‌. 


ആരോഗ്യ പരിപാലനരംഗത്ത്‌ ആവശ്യമായ 
മനുഷ്യവിഭവശേഷി വികസനത്തിന്റെ മേഖലകളില്‍ 
സഭ എന്നും വളരെ സംഭാവനകള്‍ നലികിയിട്ടുണ്ട്‌. 
ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയില്‍ സഭയുടെ 
നേതൃത്വത്തില്‍ പ്രവര്‍ത്തിക്കുന്ന നൂറുകണക്കിനു 
സ്ഥാപനങ്ങള്‍ അതിന്റെ, വേറിട്ട സാക്ഷ്യങ്ങളാണ്‌. 
ഗുണാപരമായ വിദ്യാഭ്യാസം നല്കാന്‍ സഭയുടെ 
മെഡിക്കല്‍ കോളേജുകളും നഴ്സിംഗ്‌ കോളേ 
ജുകളും മറ്റു ഇതര ആരോഗ്യ വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങളും ഈ രംഗത്ത്‌ നല്കുന്ന 
സംഭാവനകള്‍ അതുല്യങ്ങളാണ്‌. ആതുരാലയ 
ങ്ങളുടെ സുഗമവും, വിഭാഗവുമായ നടത്തിപ്പിനു 
വേണ്ടി ശേഷി വികസനത്തിന്റെ സംവിധാനങ്ങളെ 
രൂപപ്പെടുത്തുന്നതുവഴി, പുതിയൊരു തൊഴില്‍ 
മേഖലയുടെ വാതായനമാണ്‌ സഭ കേരളസമൂഹ 
ത്തിനു സമ്മാനിച്ചത്‌. പരിശീലനം പൂര്‍ത്തിയാക്കി 
കേരളത്തിനു പുറത്തും, വിദേശങ്ങളിലും 
വര്‍ഷങ്ങളായി ആരോഗ്യരംഗത്ത്‌ പ്രവര്‍ത്തിക്കുന്ന 
മലയാളമക്കളുടെ കര്‍മ്മനിരത ലോകം മുഴുവന്‍ 
ചര്‍ച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്‌. കേരളത്തിന്റെ 
സാമ്പത്തികരംഗത്ത്‌ ഈ സമൂഹം നല്കിയ 
സംഭാവന, നമ്മുടെ നാടിനെ വേറിട്ട വികസന 
വഴികളിലൂടെ നടത്താനും, മുന്നോട്ടു കൊണ്ടു 
പോകാനും ഏറെ സ്വാധിീനിച്ചിട്ടുണ്ട്‌. 


രോഗം വന്ന്‌ ചികിത്സിക്കുന്നതിനൊപ്പം 
ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ രോഗം 
വരാതെ നോക്കുന്നതിനും രോഗചികിത്സകള്‍ക്കായി 
ഇന്‍ഷുറന്‍സ്‌ പോലുള്ള മുന്‍കരുതലുകള്‍ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ഒരുക്കുന്നതിനും സഭ ജനങ്ങള്‍ക്കു പ്രചോദന 
മേകുന്നു. ആശുപ്രതികളിലൂടെയുള്ള സ്ഥാപന 
വത്കൃതമായ ആരോഗ്യ പരിപാലന രീതികള്‍ക്കു 
മപ്പുറം സാമൂഹ്യാധിഷ്ഠിതവും ജനകീയവുമായ 
രോഗ്രപതിരോധ നടപടികള്‍ക്കാണ്‌ ഇന്ന്‌ സഭ 
നേതൃത്വം നല്‍കുന്നത്‌. തങ്ങളുടെ ജീവിത, 
ഭക്ഷണശൈലികള്‍ രോഗകാരണങ്ങളാകുന്നെന്നെ 
യാഥാര്‍ത്ഥ്യം തിരിച്ചറിയാനും അതനുസരിച്ച്‌ 
ജീവിതം ശ്രമപ്പെടുത്താനും ജനങ്ങളെ (പാപ്‌ 
തരാക്കുന്ന ഇത്തരം മുന്നേറ്റങ്ങള്‍ ഈ കാല 
ഘട്ടത്തിന്റെ ആവശ്യമാണ്‌. ഇതിന്‌ ഉത്തമ 
ഉദാഹരണമാണ്‌ കത്തോലിക്കാസഭയുടെ സാമൂഹിക 
പ്രവര്‍ത്തന വിഭാഗമായ “കാരിത്താസ്‌ ഇന്ത്യ” യുടെ 
നേതൃത്വത്തില്‍ കേരളത്തിലെ രൂപതകളുടെ 
സഹകരണത്തോടെ കാന്‍സറിനെതിരെ ജനങ്ങളെ 
ഒന്നാകെ അണിനിരത്തി നടത്തുന്ന മുന്നേറ്റമായ 
“ആശാകിരണം” പദ്ധതി. 

ഇന്ന്‌ മനുഷ്യസമൂഹത്തില്‍ ഏറ്റവുമധികം 
ഭീതിവിതയ്ക്കുന്ന ഒരു രോഗമായി കാന്‍സര്‍ 
മാറിക്കഴിഞ്ഞു. നമ്മുടെ കൊച്ചുകേരളത്തില്‍ 
പ്രതിവര്‍ഷം 55,000 പേരില്‍ കാന്‍സര്‍ രോഗം 
കണ്ടുപിടിക്കപ്പെടുന്നു എന്നാണ്‌ കണക്കുകള്‍ 
സൂചിപ്പിക്കുന്നത്‌. ലോകമെമ്പാടും പ്രതിവര്‍ഷം 127 
ലക്ഷം പേര്‍ അര്‍ബുധബാധിതരാവുകയും 76 
ലക്ഷം പേര്‍ കാന്‍സര്‍ മൂലം മരണമടയുകയും 
ചെയ്യുന്നു. 1.2 ദശലക്ഷം പേര്‍ക്ക്‌ വര്‍ഷംതോറും 
ശ്വാസകോശാര്‍ബുദം പിടിപെടുന്നു. ഒരു 
ദശലക്ഷത്തോളം പേര്‍ക്ക്‌ സ്തനാര്‍ബുദവും 9 
ലക്ഷത്തിലേറെ പേര്‍ന്ന്‌ കുടലിലെ കാന്‍സറും 
ആമാശയം, കരള്‍, ഗര്‍ഭാശയം, അന്നനാളം, തല, 
കഴുത്ത്‌, ബ്ലാഡര്‍, രക്താര്‍ബുധം തുടങ്ങി 
ലക്ഷക്കണക്കിനുപേരാണ്‌ ഓരോ വര്‍ഷവും 
കാന്‍സറിന്‌ അടിമപ്പെടുന്നത്‌. 


ഇന്നത്തെ സമൂഹം തെറ്റായ ജീവിത 
ശൈലിയുടേയും ഭക്ഷണശൈലിയുടേയും 
ദുരന്തഫലമായാണ്‌ ഈ രോഗം M(MEWoO 
വ്യാപകമാകുന്നതെന്ന തിരിച്ചറിവില്‍ ഒരു 
തിരിഞ്ഞുനോട്ടത്തിനും തിരിച്ചുനടിപ്പിനും 
നേതൃത്വം നല്‍കുകയാണ്‌ സഭ ആശാകിരണം 
പദ്ധതിയിലൂടെ. രോഗികളായവര്‍ക്ക്‌ സാന്ത്വനവും 
സഹായവും പകരുന്ന പദ്ധതികള്‍, രോഗം വരാതെ 
നോക്കുന്നതിനുള്ള പരിശീലനങ്ങള്‍. രോഗത്തെ 
തിരിച്ചറിയാനും കണ്ടെത്താനുമുള്ള ശാസ്ത്രീയ 
അറിവുകള്‍ എന്നിവ ഉള്‍പ്പെടുത്തി ഒരു ജനകീയ 
യജ്ഞമായാണ്‌ ഈ പദ്ധതി രൂപപ്പെടുത്തിയിരി 
ക്കുന്നത്‌. സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള 
വ്യക്തികളും സ്ഥാപനങ്ങളും ഈ പദ്ധതിയില്‍ 


Tae y 


<< nr ന ieee 


സഹകാരികളാകുന്നു. എറണാകുളം ജില്ലയില്‍ 
പരീക്ഷണാടിസ്ഥാനത്തില്‍ 5 രൂപതകളെ ഏകോപി 
പ്പിച്ചുകൊണ്ട്‌ ആരംഭം കുറിച്ച്‌ ഈ പദ്ധതി അതിന്റെ 
കാലിക പ്രസക്തിയും രീതിശാസ്(തത്തിന്റെ 
പുതുമയും സഹകരണത്തിന്റെ തുറന്ന സാധ്യത 
കളും വഴി കുറഞ്ഞ കാലത്തിനുള്ളില്‍ 
കേരസമൂഹമാകെ ഏറ്റെടുത്തത്‌ നാം കണ്ടു. 
സര്‍ക്കാരും വിവിധ സ്ഥാപനങ്ങളുമൊക്കെ 
പിന്തുണയും നല്‍കുന്നു. കാന്‍സര്‍ രോഗത്തെ 
ക്കുറിച്ചുള്ള മിഥ്യാധാരണകള്‍ ഒഴിവാക്കി, ശരിയായ 
അറിവു പകര്‍ന്നു, തുടക്കത്തില്‍ തന്നെ രോഗ 
നിര്‍ണ്ണയം നടത്തി, ശരിയായ ചികിത്സയിലൂടെ 
പൂര്‍ണ്ണസനഖ്യം നേടാമെന്ന സണ്ടേക്സലാസുകളി 
ലൂടെയും, മറ്റു പ്രവര്‍ത്തനങ്ങളിലൂടെയും സന്നദ്ധ 
പ്രവര്‍ത്തകരുടെ നേതൃത്വത്തില്‍ നടന്നുവരുന്നത്‌. 
രോഗം വരാന്‍ സാധ്യതയുള്ള ജീവിത, ഭക്ഷണ 
ശൈലികളില്‍ നിന്നും വിട്ടുമാറി ആരോഗ്യകരമായ 
ജിവിതം നയിക്കാനുള്ള പരിശീലനങ്ങള്‍ നല്‍കുന്ന 
തിനും, വിഷരഹിതഭക്ഷണം ശീലിക്കാനും, 
കാര്‍ഷികവൃത്തി ജീവിതത്തിന്റെ ഭാഗമാക്കാനുമുള്ള 
കുടുംബകൃഷിരീതികള്‍ പ്രോത്സാഹിപ്പിക്കുന്ന 
തിനും ശ്രദ്ധവയ്ക്കുന്നതിനൊപ്പം തന്നെ ഭവനതല 
സന്ദര്‍ശനങ്ങളിലൂടെ കണ്ടെത്തിയ രോഗബാധി 
തര്‍ക്കു ചികിത്സാസഹായവും, സാന്ത്വന പരിചരണ 
സൌകര്യങ്ങളും ഏര്‍പ്പെടുത്തുന്നതിനും ആശാ 
കിരണം പദ്ധതി ശ്രദ്ധവയ്ക്കുന്നു. കാന്‍സര്‍ 
ബാധിച്ച്‌, കര്‍മ്മശേഷി നഷ്ടപ്പെട്ട, വേദനയനു 
ഭവിക്കുന്ന സഹോദരങ്ങള്‍ക്ക്‌ സാന്ത്വന പരിചരണം 
നല്‍കാന്‍ ആയിരക്കണക്കിനും സന്നദ്ധ്രപവര്‍ത്ത 
കരെ കേരളത്തിലുടനീളം അണിയിച്ചൊരുക്കു 
മ്പോള്‍ അതു സ്നേഹ സാന്ത്വനത്തിന്റെ വേറിട്ടൊരു 
ജനകീയമായ ഇടപെടലും, സഭയുടെ കരുതലിന്റെ, 
അനുഭവവുമാകുന്നു. കേരളത്തില്‍ ജൈവകൃഷി 
വ്യാപിപ്പിക്കുന്നതില്‍ ഈ പദ്ധതിയുടെ പങ്ക്‌ 
ചെറുതല്ല; സഭയുടെ നേതൃത്വത്തില്‍ പ്രവര്‍ത്തി 
ക്കുന്നു. സാമൂഹ്യസേവന പ്രസ്ഥാനങ്ങളിലൂടെ, 


TTY അ “a 


ld om ടിം Ll ത്ത്‌ 


: are നത തി 


ww 


തട 


ച്ച 


ഇടവകകളിലും, നനാ കുടുംബങ്ങള്‍ 
വരെ എത്തിനില്‍ക്കുന്ന ജൈവകാര്‍ഷിക സംസ്കാ 
രത്തിന്റെ പുതിയ പാഠങ്ങളും ശൈലികളും ഈ 
ആശാകിരണം പദ്ധതിയുടെ വലിയൊരു മുതല്‍ 
ക്കൂട്ടാണ്‌. 


പ്രാദേശികമായ വിഭവസമാഹരണമാണ്‌ ഈ 
പദ്ധതിയുടെ പിന്‍ബലവും പുതുമയും. പൊതു 
സമൂഹം നല്‍കുന്ന വലിയ പിന്‍ബലവും ആവേ 
ഗവും ഈ സംരംഭത്തെ ജനകീയമാക്കുന്നു. ഇത്തരം 
ജനകീയമായ ഇടപെടലുകളും, രോഗാതുരമായ ഒരു 
സമൂഹത്തിനു വലിയ താങ്ങാകുന്നു. ആര്‍.സി.സി. 
യില്‍ വരുന്ന രോഗികളുടെ പരിചാരകര്‍ക്ക്‌ തങ്ങാന്‍ 
ഒരിടം, ഒരിടത്താവളം അനിവാര്യമായിരിക്കെ, 
തിരുവനന്തപുരം മലങ്കര അതിരൂപതയുടെ സംരംഭം 
വലിയൊരു തണലാകുന്നു. 


പുതിയൊരു ആരോഗ്യ സംസ്കാരത്തിന്റെ 
രൂപീകരണമാണ്‌ സഭ ഇതിലൂടെ ലക്ഷ്യം 
വയ്ക്കുന്നത്‌. ഓരോ വൃക്തിക്കും, സ്വന്തം 
ആരോഗ്യത്തെക്കുറിച്ചും, അപരന്റെ ആരോഗ്യ 
ത്തെക്കുറിച്ചും അപരന്റെ ആരോഗ്യം എന്നത്‌ 
ജീവിതത്തിന്റെ ലക്ഷ്യമല്ല, മറിച്ച്‌ അനുദിന 
ജീവിതത്തിന്റെ വിഭവവും മൂലധനവുമാണെന്ന 
ലോകാരോഗ്യ സംഘടനയുടെ വ്യാഖ്യാനത്തിനു 
മപ്പുറം, മനുഷ്യന്റെ വൈയക്തികവും സാമൂഹിക 
വുമായ കഴിവുകളെ ഉണര്‍ത്തി സാമൂഹിക 
്രതിബദ്ധതയിലൂന്നിയ, ര്പവര്‍ത്തനങ്ങളോടെ, 
കാലികവും, അതിനൂതനവുമായ സാങ്കേതിക 
രീതിശാസ്ര്തങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട്‌, 
ആരോഗ്യമെന്ന വിഭവവും മൂലധനവും വിപുല 
മാക്കുന്ന സ്വാംശീകരിക്കുന്ന ഒരു സമൂഹമായി 
കേരള ജനതയുടെ മാറ്റിയെടുക്കുക എന്ന 
ലക്ഷ്യത്തോടെയാണ്‌ സഭയുടെ ആതുരസേവന 
രംഗം മുന്നോട്ടുപോകുന്നത്‌. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കരുണയുടെ 
ഭവനങ്ങള്‍ 
എന്ത്‌? എന്തിന്‌ 


\ 


‘Gp 
= 2 


കേരള സംസ്ഥാനത്ത്‌ സാമൂഹ്യനീതി വകുപ്പില്‍ 
ബോര്‍ഡ്‌ ഓഫ്‌ കണ്‍ട്രോള്‍ ഫോര്‍ ഓര്‍ഫനേജസ്‌ 
ആന്റ്‌ അദര്‍ ചാരിറ്റബിള്‍ ഹോംസ്‌ - കേരളയുടെ കീഴില്‍ 
2387 ധര്‍മ്മ സ്ഥാപനങ്ങള്‍ രജിസ്റ്റര്‍ ചെയ്തിട്ടുണ്ട്‌. ഇവ 
യില്‍ ബഹുഭൂരിപക്ഷവും കത്തോലിക്കാ സഭയുടെ 
സ്ഥാപനങ്ങളോ സഭയുമായി ബന്ധപ്പെട്ട സ്ഥാപന 
ങ്ങളോ ആണ്‌. ശിശു സംരക്ഷണ ഭവനങ്ങള്‍ കുട്ടിക 
ളുടെ ഭവനങ്ങള്‍ , അനാഥാലയങ്ങള്‍, ക്ലേശമനുഭവി 
ക്കുന്ന സ്ത്രീകളുടെ ഭവനങ്ങള്‍, വൃദ്ധ ഭവനങ്ങള്‍, അംഗ 
പരിമിതരുടെ ഭവനങ്ങള്‍, യാചക ഭവനങ്ങള്‍, പലവിധ 
രോഗികളുടെ അഭയകേന്ദ്രങ്ങള്‍, മാനസിക സാമൂഹിക 
പുനരധിവാസ കേന്ദ്രങ്ങള്‍, ലഹരി വിമുക്ത കേന്ദ്രങ്ങള്‍ 
എന്നിങ്ങനെ വിവിധ ഇനം സ്ഥാപനങ്ങളാണ്‌ ധര്‍മ്മ 
സ്ഥാപനങ്ങള്‍ എന്നറിയപ്പെടുന്നത്‌. ഈ മേഖലയില്‍ 
സഭയുടെ സംഭാവനകള്‍ തമസ്കരിക്കപ്പെടാവുന്നതല്ല. 
സമര്‍പ്പിതരുടെ മാതൃകാ പൂര്‍വ്വമായ പ്രവര്‍ത്തനങ്ങള്‍ 
ഏറെ ശ്ലാഘനീയമാണ്‌. 


ശുശ്രൂഷയുടെ മാര്‍ഗ്ഗവും ലക്ഷ്യവും 
കരുണയുടെ ശുശ്രൂഷയുടെ ഈ മേഖലയില്‍ 
ക്രെസ്തവ സമൂഹം മുന്നോട്ടുവന്നത്‌ സ്ഥാപനങ്ങള്‍ നട 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ഫാ. ജോര്‍ജ്ജ്‌ ജോഷ്വാ കന്നീലേത്ത്‌ 
(ഡയറക്ടര്‍ - സ്നേഹവീട്‌ 
മെമ്പര്‍ - സംസ്ഥാന ഓര്‍ഫനേജ്‌ കണ്‍ട്രോള്‍ ബോര്‍ഡ്‌) 


ഴ്‌ |] 
ന 


ത്തുക എന്ന ലക്ഷ്യത്തോടെയല്ല. ധര്‍മ്മ സ്ഥാപനങ്ങള്‍ 
നടത്തുക എന്നത്‌ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വ്യവസ്ഥാ 
പിത മാര്‍ഗ്ഗം മാത്രമാണ്‌. എന്നാല്‍ സെക്യുലര്‍ ലോക 
ത്തിന്റെ കാഴ്ചപാടുകളുടെ അതിപ്രസരണവും 
ഇഴുകിച്ചേരലുംകാരണം സഭയുടെ ഈ ശുശ്രൂഷ മേഖ 
ലയിലും സ്ഥാപനം നടത്തുക എന്നത്‌ മാര്‍ഗ്ഗമെന്നതില്‍ 
നിന്ന്‌ ലക്ഷ്യമായി മാറുന്നുവോ എന്ന്‌ സംശയിക്കാവുന്ന 
പ്രവര്‍ത്തന രീതികള്‍ കണ്ടുവരുന്നുണ്ട്‌. അനാഥരായ 
കുഞ്ഞുങ്ങള്‍, സാമ്പത്തിക പ്രശ്നങ്ങളുടെ മദ്ധ്യത്തില്‍ 
കൈത്താങ്ങാകുവാന്‍ ആരുമില്ലാത്ത ഭവനങ്ങളിലെ 
അംഗങ്ങള്‍, ശിഥിലമാക്കപ്പെടുന്ന കുടുംബങ്ങളുടെ 
പശ്ചാത്തലത്തിലുള്ളവര്‍, പൊതുസമൂഹത്തിന്റെ മുഖ്യ 
ധാരയില്‍ നിന്നും കുടുംബങ്ങളില്‍ നിന്നും പാര്‍ശ്വ 
വല്‍ക്കരിക്കപ്പെടുന്നവര്‍, അംഗവൈകല്യത്താല്‍ പരിമി 
തരായവര്‍, മാനസിക വൈകല്യമോ മാനസിക രോഗമോ 
ഉള്ളവര്‍, രോഗാവസ്ഥയില്‍ ആരും നോക്കാനില്ലാത്തവര്‍, 
വാര്‍ദ്ധകൃത്താല്‍ തിരസ്കരിക്കപ്പെടുന്നവര്‍, ഇങ്ങനെ 
സമൂഹത്തില്‍ പാര്‍ശ്വവല്‍ക്കരിക്കപ്പെടുന്നവരുടെമേല്‍ 
ദൈവസ്നേഹം പങ്കുവയ്ക്കലാണ്‌ കരുണയുടെ ശുശ്രൂ 
AUDIOS ലക്ഷ്യം. ഇത്‌ സ്ഥാപനങ്ങളില്‍ കൂടി മാത്രമേ 


സാദ്ധ്യമാകൂവെന്ന്‌ സഭ കരുതുന്നില്ല. കരുണയുടെ ഈ 
ശുശ്രൂഷയ്ക്ക്‌ സ്ഥാപനങ്ങള്‍ ഒരു നല്ല മാര്‍ഗ്ഗമായി 
മാറുന്നു എന്ന്‌ മാത്രം. 

ശുശ്രുഷാഭവനങ്ങളുടെ രൂപീകരണം 


ധര്‍മ്മ സ്ഥാപനങ്ങള്‍ ആരംഭിക്കുന്നത്‌ വേദനി 
ക്കുന്ന മനുഷ്യരുടെ വേദന അപരന്റെ ഹൃദയത്തില്‍ 
സ്വന്ത വേദനയാകുമ്പോഴാണ്‌. ഉദാഹരണത്തിന്‌ തിരു 
വനന്തപുരം മേജര്‍ അതിരൂപതയുടെ ഒരു ശുശ്രൂഷാകേ 
ന്ദ്രമായ ആര്‍ച്ച്‌ ബിഷപ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേ 
നിയുടെ സ്വര്‍ഗ്ഗീയ മദ്ധ്യസ്ഥതയിലുള്ള സ്നേഹവീട്‌ 
എന്ന ശുശ്രൂഷാ മേഖല തന്നെ എടുക്കാം. ഇത്‌ ആരംഭി 
ച്ചത്‌ നാലാഞ്ചിറ ബഥനികുന്നില്‍ ആണെന്നാണ്‌ പല 
പ്പോഴും നാം കരുതുന്നത്‌. നാലാഞ്ചിറയില്‍ അല്ല 
സ്നേഹവീട്‌ രൂപം കൊണ്ടതും, ആരംഭിച്ച്‌ (പ്രവര്‍ത്തനം 
തുടങ്ങിയതും. പിന്നെ എവിടെയാണ്‌? സ്നേഹനവീടിന്റെ 
ശുശ്രൂഷ എന്നത്‌ ഇപ്പോള്‍ അവിടെയുള്ള കെട്ടിടങ്ങളും 
അവിടെയുള്ളവരുമാണോ? അല്ലാ എന്നാണ്‌ എന്റെ ഉത്ത 
രം. കാരണം, സ്നേഹവീട്‌ തുടങ്ങുന്നതും പ്രവര്‍ത്തിക്കു 
ന്നതും അതൃഭിവന്ദ്യ കാതോലിക്കാ ബാവാ തിരുമേനി 
യുടെ മുറിവേറ്റ ഹൃദയത്തിലാണ്‌. ഇതൊരു ആലങ്കാരി 
കമായ പ്രസ്ഥാവനയാണെന്ന്‌ ഒരുപക്ഷേ തോന്നിയേ 
ക്കാം. ഒരു നാളില്‍ കത്തീഡ്രല്‍ ദേവാലയത്തില്‍ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയുടെ കബറിടത്തില്‍ രാത്രി 
പ്രാര്‍ത്ഥന കഴിഞ്ഞ്‌ പട്ടം അരമനയിലേക്ക്‌ പോകുന്ന 
ക്ലിമീസ്‌ ബാവാ തിരുമേനി വഴിയരികില്‍ കിടക്കുന്ന മാന 
സിക രോഗിയായ വൃദ്ധനെ കണ്ടു. ആരോരുമില്ലാതെ 
വേദനിക്കുന്ന മനുഷ്യന്റെ വേദന ആ രാത്രിയില്‍ തിരു 
മേനിയുടെ ഹൃദയ വേദനയായി മാറി. തിരുമേനിയുടെ 
ഹൃദയം മുറിക്കപ്പെട്ട ആ രാത്രിയുടെ അനുഭവത്തില്‍ 
നിന്നാണ്‌ ദൈവസ്നേഹത്തിന്റെ ഈറ്റില്ലമായ സ്നേഹ 
വീട്‌ രൂപപ്പെടുന്നത്‌. ഇതേ കാലയളവില്‍ സമാന നൊമ്പ 
രവും ഹൃദയത്തില്‍ പേറി ദൈവത്തോടും ബഥനി ആശ്ര 
മത്തിലെ ആത്മാന൯ അച്ചനോടും മാത്രം ഈ വേദന 
പങ്കുവച്ച്‌ നടന്നിരുന്ന എന്നോട്‌ തിരുമേനിയുടെ മുറിവേറ്റ 
ഹൃദയത്തിന്റെ ജീവിതാനുഭവം പങ്കുവച്ചു. അത്‌ സ്നേഹ 
വീടിന്റെ പ്രവര്‍ത്തനത്തിന്‌ ജീവന്‍ നല്കുന്ന നീരൊഴു 
ക്കായി മാറി. പാര്‍ശ്വ വല്‍ക്കരിക്കപ്പെട്ട വേദനിക്കുന്നവന്റെ 
വേദനയിലുള്ള പങ്കുചേരല്‍ ദൈവസ്നേഹവാനുഭവമാ 
ണെന്ന തിരിച്ചറിവ്‌ സ്നേഹവീടിന്‌ രൂപവും ഭാവവും 
ജീവനും ഏകി. അത്‌ എവിടെയാണെന്ന്‌ ചോദിച്ചാല്‍ മുറി 
ക്കപ്പെട്ട ഹൃദയത്തിലാണ്‌. ഇതുപോലെ കേരള സഭയില്‍ 
എത്രയോ പേര്‍ ഹൃയത്തില്‍ മുറിവേറ്റു. മ്രെതാന്‍മാരുടെ, 
വൈദികരുടെ, സന്ന്യസ്ഥരുടെ, സമര്‍പ്പിതരുടെ, അല്‍മാ 
യരുടെ എത്രയത്ര ഹൃദയങ്ങള്‍ മുറിക്കപ്പെട്ടുവോ അത 
നുസരിച്ച്‌ കരുണയുടെ ശുശ്രൂഷയും ശുശ്രൂഷാ ഭവന 
ങ്ങളും രൂപപ്പെട്ടു. ഹൃദയത്തിലെ ഈ മുറിവില്ലാത്തവര്‍ 
കരുണയുടെ ഭവനങ്ങളില്‍ ശുശ്രുഷകരാകുമ്പോള്‍ ആ 
ഭവനങ്ങള്‍ സ്ഥാപനവല്‍ക്കരിക്കപ്പെടും. 

ഈ വേദന കരുണയായി മാറുന്നതിന്റെ മറ്റൊരു 
പ്രത്യേകത വേദനിക്കുന്നവന്റെ അഥവാ തിരസ്കരിക്ക 
പ്പെട്ടവന്റെ വേദനകണ്ട്‌ “കഷ്ടം തോന്നി കടന്നുപോ 


കുന്ന്‌” ലൂക്കാ സുവിശേഷത്തിലെ യഹൂദ പുരോഹി 
തനും ലേവിയാക്കാരനുമുണ്ടായ അനുഭവം അല്ല. വേദ 
നിക്കുന്നവനെ കണ്ട്‌ അവനോട്‌ “ഇഷ്ടം” തോന്നി അവ 
നിലേക്ക്‌ ഇറങ്ങി ചെല്ലുന്ന സമരിയാക്കാരന്റെ അനുഭ 
വമാണ്‌. ഒരുവനോട്‌ കഷ്ടം തോന്നി നടത്തപ്പെടുന്ന 
സ്ഥാപനങ്ങള്‍ സ്ഥാപനവല്‍ക്കരിക്കപ്പെട്ട്‌ എന്നും അവ 
നോട്‌ കഷ്ടം തോന്നി പ്രവര്‍ത്തിക്കും. അവിടെ 
ദയാലുവും ദയ അര്‍ഹിക്കുന്നവനും ഉണ്ട്‌, നല്കുന്ന 
വനും സ്വീകരിക്കുന്നവനും ഉണ്ട്‌, സര്‍വ്വീസ്‌ ഗിവറും 
സര്‍വ്വീസ്‌ യൂസറുമുണ്ട്‌. ഇത്‌ ലോകത്തിന്റെ കാഴ്ചപാ 
ടാണ്‌. നാം ലോകത്തിലാണെങ്കിലും ദൈവത്തിന്റേതാ 
കയാല്‍ ധര്‍മ്മസ്ഥാപനത്തില്‍ ഉണ്ടാവേണ്ടത്‌ അടി 
സ്ഥാനപരമായി ദൈവസ്‌നേഹത്തിൽ ജീവിക്കുന്നവര്‍ 
മാത്രമാണ്‌ . ഇവിടെ ഒരേ വേദനയുടെ പങ്കാളികളുടെ 
പരസ്പരമുള്ള “ഇഷ്ടം” തോന്നലാണ്‌ സംഭവിക്കുന്ന 
ത്‌. ഇത്‌ നഷ്ടമാകുമ്പോള്‍ സഭയുടെ ധര്‍മ്മ സ്ഥാപന 
ങ്ങളും ലോക ദൃഷ്ടിയായുള്ള ലാഭ നഷ്ടങ്ങളുടെ 
കണക്കു കൂട്ടുന്ന സ്ഥാപന വല്‍ക്കരണത്തിലേക്ക്‌ 
വഴുതി വീഴുകതന്നെ ചെയ്യും. കരുണാ വര്‍ഷത്തില്‍ കരു 


ണയുടെ വിശുദ്ധ വാതിലുകള്‍ ലോകമെങ്ങും വിവിധ 
ദേവാലയങ്ങളില്‍ തുറക്കപ്പെട്ടു. ദൈവ കരുണയുടെ അട 
യാളമായി അത്‌ മാറുകയും ചെയ്തു. എന്നാല്‍ കഴിഞ്ഞ 
നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തോടതന്നെ കേരള 
ത്തിലെ ധാരാളം ഭവനങ്ങളുടെ വാതിലുകള്‍ കരുണാ 
വാതിലായി തുറക്കപ്പെട്ടിരുന്നുവെന്ന സത്യം നാം മറ 
ക്കരുത്‌. ലാറ്റിന്‍ അമേരിക്കയില്‍ ആരംഭിച്ച കരിസ്മാ 
റ്റിക്‌ പ്രസ്ഥാനം കേരളത്തില്‍ വേരോടുകയും വളരു 
കയും ചെയ്തതിന്റെ പശ്ചാത്തലത്തില്‍ ധാരാളം വചന 
പ്രഘോഷണ ശുശ്രൂഷകള്‍ നടത്തപ്പെട്ടു. വചനം ഹൃദയ 
ഭിത്തികളെ മുറിച്ചപ്പോള്‍ വചനം ജീവിക്കാനായി ശ്രമി 
ച്ചതിന്റെ ഭാഗമായി അവരുടെ വീടുകളുടെ വാതിലുകള്‍ 
തെരുവിലെ മക്കള്‍ക്കും സമൂഹത്തില്‍ പുറംതള്ളപ്പെട്ട 
വര്‍ക്കുമായി തുറന്നുകൊടുത്തു. സ്വന്തം മേശക്കരികിലും 
അടുക്കളയിലും ഒന്നിച്ചിരുന്ന്‌ ഭക്ഷണം കഴിച്ചു. വാതില്‍ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കടന്നു വന്നവര്‍ക്കും, പാതയോരങ്ങളില്‍നിന്ന്‌ ഒപ്പം കൂടി 
യവര്‍ക്കും സ്വന്തം വസ്ത്രം നല്‍കിയും, വീടിനുള്ളില്‍ 
കിടക്കാന്‍ ഇടം ഒരുക്കിയും സ്വന്തം മക്കളോടൊപ്പം 
പ്രായഭേദമന്യേ മക്കളായി സ്വീകരിച്ചു. സാധാരണക്കാ 
രായ ഈ ഭവനാംഗങ്ങളോട്‌ ബൌദ്ധികമായ ഒരു ചോദ്യം 
പലരും ചോദിച്ചു. ശാരീരിക രോഗികളും മാനസികരോ 
ഗികളും വൃദ്ധരും ആലംബഹീനരുമായ ഇവരുടെ ചില 
വുകള്‍ എങ്ങനെ നടക്കും. ഈ വാതിലുകളുടെ ഉടമ 
കള്‍ പറഞ്ഞു. “എന്റെ അപ്പന്‌ ഇഷ്ടം പോലെ സമ്പ 
ത്തുണ്ട്‌.” സ്വര്‍ഗ്ഗീയ പിതാവില്‍ മാത്രം ദൃഷ്ടി പതിപ്പിച്ച്‌ 
അവര്‍ കരുണയുടെ വാതിലുകള്‍ തുറന്നു. ആകാശത്ത്‌ 
നിന്നും മന്നാ പൊഴിച്ചുവന്‍, മരുഭുമിയില്‍ ശുദ്ധ ജലം 
നല്‍കിയവന്‍ ഏവരെയും പോറ്റി പുലര്‍ത്തുന്ന അത്ഭു 
തമാണ്‌ ഇവിടെ നാം ദര്‍ശിച്ചത്‌. ഇവിടെ സ്ഥാപനം എന്ന 
ചിന്തയോ സ്ഥാപനത്തിന്റെ നിയമങ്ങളെക്കുറിച്ചോ ചട്ട 
ങ്ങളെ കുറിച്ചോ ഉള്ള അവബോധമോ ഒന്നുംതന്നെ 
അവര്‍ക്ക്‌ ഉണ്ടായിരുന്നില്ല. തനിക്ക്‌ വേദനിക്കുന്നവനോട്‌ 
തോന്നിയ ദൈവീക സ്നേഹം ഒന്നിനും ഒരു തടസ്സവു 
മായില്ല. എന്നാല്‍ ആഴമായ ആത്മീയ ബോദ്ധ്യങ്ങളില്‍ 
നിലനില്‍ക്കാന്‍ സാധിക്കാതിരുന്നതും പ്രായോഗിക 
ജ്ഞാനത്തിന്റെ കുറവുംമറ്റും കാരണം ലക്ഷ്യത്തില്‍ 
നിന്ന്‌ പതിക്കുവാനുള്ള സാദ്ധ്യതകള്‍ ഉണ്ടായതിനാല്‍ 
കരുണയുടെ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തില്‍ ഇപ്ര 
കാരം ഉള്ളവര്‍ക്കായി 2012 ല്‍ കേരള സര്‍ക്കാര്‍ തന്നെ 
പ്രവര്‍ത്തനത്തിനുള്ള ചട്ടങ്ങള്‍ രൂപീകരിച്ച്‌ നല്‍കി. ഒരു 
സിവില്‍ സൊസൈറ്റി എന്ന നിലയില്‍ തെരുവിലെ യാച 
കരെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതികള്‍ അംഗീകരിക്ക 
പ്പെടുന്നതിനും ക്രമീകരിക്കപ്പെടുന്നതിനും സര്‍ക്കാര്‍ തല 
ത്തില്‍ ഇനിയും നിയമങ്ങള്‍ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 
വൃദ്ധരെ സംരക്ഷിക്കുന്ന ഇടങ്ങള്‍ക്കും ബുദ്ധിമാന്ദ്യം 
സംഭവിച്ചവരുടെ പുനരധിവാസ പ്രകിയകള്‍ക്കും ചില 
മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങള്‍ ഉണ്ടാകേണ്ടതുമാണ്‌. ഇപ്പോഴത്തെ 
സംസ്ഥാന സര്‍ക്കാര്‍ ഇതിനുവേണ്ടുന്ന തീര്വ ശ്രദ്ധ 
നല്‍കുന്നതിനുവേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്‌. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ദൈവിക സ്നേഹം പങ്കു വെയ്ക്കുന്നതില്‍ മാനു 
ഷിക വീഴ്ചകളും അപജയങ്ങളും സംഭവിക്കുമ്പോള്‍ 
ഈ ശുശ്രുഷാമേഖല ഉപവിയുടെ പശ്ചാത്തലത്തില്‍ 
നിന്ന്‌ നിയമ വ്യവസ്ഥിതികളുടെ പശ്ചാത്തലത്തിലേക്ക്‌ 
നീങ്ങിയത്‌ ചരിത്രത്തില്‍ നാം കാണുന്നു. ഇന്ന്‌ നിയമ 
വ്യവസ്ഥിതികളുടെ പശ്ചാത്തലത്തില്‍നിന്ന്‌ സ്ഥാപന 
ത്തില്‍ ശുശ്രൂഷസ്വീകരിക്കുന്നവരുടെ (Care users) അവ 
കാശങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക്‌ ശുശ്രൂഷയുടെ മാന 
ദണ്ഡങ്ങള്‍ മാറികൊണ്ടിരിക്കുകയാണ്‌. നാം ശുശ്രൂഷ 
ചെയ്യുന്നത്‌ വ്യത്യസ്തമായ ദര്‍ശനങ്ങളും ചിന്താധാര 
കളുമുള്ള ഒരു സെക്യുലര്‍ സമൂഹത്തിലാകയാല്‍ 
പൊതുവായ ചില നിയന്ത്രണങ്ങളും രീതികളും ആവ 
ശ്യമായിവരുന്നതിനാല്‍ ഇങ്ങനെ ഒരു പരിവര്‍ത്തനം 
സംഭവിക്കുന്നു. എന്നാല്‍ ഏത്‌ പരിവര്‍ത്തനത്തിനു 
വിധേയമായാലും സഭയുടെ അടിസ്ഥാനകാഴ്ചപ്പാടായ 
ദൈവസ്നേഹത്തിന്റെ സംവേദനം നഷ്ടമാകാന്‍ ഇട 
വരരുത്‌. 

കേരള സംസ്ഥാനത്ത്‌ അംഗീകാരമുളള 2387 
സ്ഥാപനങ്ങളിലായി വിവിധ പ്രായത്തിലുള്ള ഒരു ലക്ഷ 
ത്തോളം ആളുകള്‍ സംരക്ഷിക്കപ്പെടുന്നുണ്ട്‌. ഈ കാല 
യളവില്‍ ഭാരതത്തില്‍ പ്രത്യേകിച്ച്‌ കേരളത്തില്‍ 
പ്രത്യേക ശ്രദ്ധ നല്കി പുനരധിവാസം വേണ്ടുന്ന വിഭാ 
ഗങ്ങള്‍ പ്രധാനമായും വൃദ്ധജനങ്ങള്‍, മാനസിക വൈക 
ല്യമുള്ളവര്‍, മാനസിക രോഗികള്‍, യാചകര്‍, കിടപ്പുരോ 
ഗികള്‍ എന്നിവരാണ്‌. 


വയോജനഭവനങ്ങളുടെ ആവശ്യകത 


ഇന്ത്യയിലെ മറ്റ്‌ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്‌ 
കേരളത്തിലെ മുതിര്‍ന്ന പൌരന്മാരുടെ സംഖ്യ അതി 
വേഗം വര്‍ദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്‌. സംസ്ഥാനത്ത്‌ 
മുതിര്‍ന്ന പൌരന്മാര്‍ 1961 ല്‍ ആകെ ജനസംകഖ്യയുടെ 
5.83 ശതമാനവും 1991 ല്‍ 8.82 ശതമാനവും 2001 ല്‍ 12.83 
ശതമാനവുമായിരിക്കുന്നു. ഇത്‌ 2021 ല്‍ 15.63 ശതമാ 
നവും 2026 ല്‍ 20 ശതമാനവുമായിയിരിക്കുമെന്നാണ്‌ 
സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ കണക്ക്‌. അതായത്‌ 25 
വര്‍ഷം കൊണ്ട്‌ വര്‍ദ്ധനയുടെ നിരക്ക്‌ ഏതാണ്ട്‌ ഇരട്ടി 
യാകും. കേരളത്തിലെ മുതിര്‍ന്നവരുടെ സംഖ്യയുടെ ഒരു 
പ്രധാന സവിശേഷത അതില്‍ നല്ലൊരുഭാഗവും വിധ 
വകളാണ്‌ എന്നതാണ്‌. മറ്റെവിടെയുമെന്നതുപോലെ 
കേരളത്തിലും വാര്‍ദ്ധക്യത്തിലെ വൈവിധ്യം മൂന്ന്‌ തരം 
ദുരിതങ്ങളെ സൂചിപ്പിക്കുന്നു. അവ സ്ത്രീത്വത്തില്‍ 
നിന്നുള്ള പരാധീനതകള്‍, ദാരിദ്ര്യം, പരിരക്ഷയുടെ 
അഭാവം എന്നിവയാണ്‌. 


മുതിര്‍ന്നവരെ പരിത്യജിക്കുന്ന രീതി വ്യാപകമാ 
വുകയും അതേ സമയം ചെറുപ്പക്കാര്‍ വന്‍തോതില്‍ 
ദുരെ നാടുകളില്‍ കുടിയേറുന്നത്‌ വര്‍ദ്ധിച്ചുവരികയും 
ചെയ്യുന്നതിനാല്‍ പണമുള്ളവര്‍ക്കും പണമില്ലാത്ത 
വര്‍ക്കും വേണ്ടിയും വൃദ്ധ സദനങ്ങള്‍ കൂടുതല്‍ ഉണ്ടാ 
കേണ്ടതായി ഉണ്ട്‌. ദീര്‍ഘകാല രോഗങ്ങളും മറ്റുരോഗ 
ങ്ങളും പിടിക്കപ്പെട്ട വൃദ്ധരെ ശുശ്രൂഷിക്കുന്നതിന്‌ 
പ്രത്യേകം ആതുരാലയങ്ങളും അഭയ കേന്ദ്രങ്ങളും 
ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത്തരം ചില രോഗങ്ങള്‍ 


ബാധിക്കുന്നവരെ സാധാരണ ഗതിയിലുള്ള വൃദ്ധ സദ 
നങ്ങളില്‍ ശുശ്രൂഷിക്കുക ആയാസകരമാണ്‌. ഹെല്‍പേജ്‌ 
ഇന്ത്യയുടെ പഠനമനുസരിച്ച്‌ ഇന്ത്യയില്‍ ഏറ്റവുമധികം 
വൃദ്ധജനങ്ങളുളളത്‌ കേരളത്തിലാണ്‌. കേരളത്തില്‍ പാവ 
ങ്ങള്‍ക്ക്‌ വേണ്ടിയുള്ള ബഹുഭൂരിപക്ഷം വൃദ്ധ സദന 
ങ്ങളും ക്രിസ്തീയ സമൂഹത്തിന്റെ മേല്‍നോട്ടത്തിലു 
ള്ളതാണ്‌. എന്നാല്‍ ഈ വിഭാഗത്തില്‍ കൂടുതല്‍ ഗുണ 
മേന്മയുള്ള കേന്ദ്രങ്ങള്‍ സഭ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. 
വൃദ്ധരെ സംരക്ഷിക്കുന്ന ഇപ്പോഴത്തെ വൃദ്ധ സദന 
ങ്ങള്‍ക്കു പുറമെ വാര്‍ദ്ധക്യത്താല്‍ ഒറ്റപ്പെട്ടുപോയ പുരു 
ഷന്മാര്‍ക്കും, സ്ത്രീകള്‍ക്കും, ദമ്പതികള്‍ക്കും, പ്രത്യേക 
സംരക്ഷണമാവശ്യമുള്ള വാര്‍ദ്ധക്യത്തിലായവര്‍ക്കുമായി 
മുതിര്‍ന്നവരുടെ ഗ്രാമങ്ങള്‍ (Gerento Villages) ഉണ്ടാ 
കുന്നതിന്‌ സഭയുടെ ശുശ്രുഷാ മേഖല ഇനിയും ശ്രദ്ധ 
നല്‍കേണ്ടിയിരിക്കുന്നു. 


മാനസിക വൈകല്യമുള്ളവര്‍ക്കായുള്ള ഭവനങ്ങള്‍ 


മാനസിക വൈകല്യമുള്ളവര്‍ എന്നാല്‍ ബുദ്ധിമാ 
ന്ദ്യം, മസ്തിഷ്കതളര്‍വാതം, ഓട്ടി 
സം, മാനസിക വൈകല്യത്തോട 
പ്പമുളള ബഹു വൈകല്യം എന്നീ 
വിഭാഗത്തില്‍പ്പെട്ട ആളുകളെ 
യാണ്‌ സൂചിപ്പിക്കുന്നത്‌. ഈ 
വൈകല്യമുള്ള വര്‍ക്ക്‌ പരസ 
ഹായം കൂടാതെ കഴിയുക സാധ്യ 
മല്ല.കേരളത്തിലെ കത്തോലിക്കാ 
സഭയിലെ വിവിധ സന്ന്യാസിനി 
സമൂഹങ്ങള്‍ ഈ വിഭാഗ 
ത്തിലുള്ളവര്‍ക്കായി സംരക്ഷണ 
ഭവനങ്ങള്‍ നടത്തിവരുന്നുണ്ട്‌. 
കേരളത്തിലെ ഇപ്പോഴത്തെ കണ 
ക്കനുസരിച്ച്‌ പതിനായിരം പേരില്‍ 
ഒരാള്‍ക്ക്‌ ഓട്ടിസവും രണ്ടു 
പേര്‍ക്ക്‌ സെറിബ്രല്‍ പാള്‍സിയും 
(മസ്തിഷ്ക തളര്‍വാതം) ഇരുപ yy 
തുപേര്‍ക്ക്‌ ബുദ്ധിപരമായ വെല്ലുവിളിയും നാല്‍പതു 
പേര്‍ക്ക്‌ ബഹു വൈകല്യവും ബാധിച്ചവരാണ്‌. ഈ കൂട്ട 
രുടെ പ്രത്യേക സംരക്ഷണവും അവകാശവും ലഭിക്കു 
ന്നതിന്‌ നാഷണല്‍ ട്രസ്റ്റ്‌ ആക്ടും മറ്റ്‌ പദ്ധതികളും ഉണ്ടെ 
ങ്കിലും സ്വന്തമായി അവരുടെ അവകാശങ്ങള്‍ നേടുന്ന 
തിന്‌ അവര്‍ക്ക്‌ സാധിക്കാത്തിതിനാല്‍ ഈ കൂട്ടരുടെ 
സ്ഥിതി വളരെ പരിതാപകരമാണ്‌. ബുദ്ധിമാന്ദ്യം, ഓട്ടി 
സം, സെറിബ്രല്‍ പാഴ്‌സി എന്നീ വിഭാത്തില്‍പ്പെട്ടവര്‍ 
കേരളത്തില്‍ 78454 പേരുണ്ടെന്നാണ്‌ ഇപ്പോഴത്തെ കണ 
ക്ക്‌. ബഹുവൈകല്യം ഉള്ളവര്‍ 137446 പേരുണ്ട്‌. സഭയുടെ 
കരുണയുടെ ശുശ്രൂഷ ഏറെ അര്‍ഹിക്കുന്ന വിഭാഗമാണ്‌ 
ഇത്‌. സംസ്ഥാനത്ത്‌ 722 സ്ഥാപനങ്ങളിലായി 18114 അംഗ 
പരിമിതര്‍ ഉണ്ട്‌. ഈ വിഭാഗത്തിലുള്ളവര്‍ക്കായി ഭാഗ്യ 
സ്മരണാര്‍ഹയായ മദര്‍ ലിറ്റിയുടെ നേതൃത്വത്തിലുള്ള 
ശുശ്രൂഷ ഇവിടെ പ്രത്യേകം സ്മരിക്കുന്നു. മാനസിക 
വൈകല്യമുള്ളവരുടെ പുനരധിവാസവും സംരക്ഷണവും 
എന്ന മേഖലയില്‍ സഭയുടെ തീര്രമായ ശ്രദ്ധ ഇനിയും 


ഉണ്ടാകേണ്ടതാണ്‌.്രത്യേകിച്ച്‌ ഈ വിഭാഗത്തില്‍പ്പെട്ട 
പുരുഷന്മാര്‍ക്കായുള്ള സംരക്ഷണ ഭവനങ്ങള്‍ കേരള 
ത്തില്‍ വിരളമാണ്‌. ഈ വിഭാഗത്തിലെ പുരുഷ 
ന്മാര്‍ക്കായി സന്യാസിനികള്‍ നടത്തിവന്നിരുന്ന ഭവന 
ങ്ങള്‍ പലതും പ്രത്യേക സാഹചര്യത്താല്‍ നിര്‍ത്തലാ 
ക്കപ്പെട്ടു. ഇവിടെ ശുശ്രൂഷകരായി സമര്‍പ്പിതരായ പുരു 
ഷന്മാര്‍ കൂടിയേ തീരു. ഇത്‌ സഭയുടെ മുമ്പില്‍ ഒരു വെല്ലു 
വിളിയായി നിലകൊളളുന്നു. ഈ വിഭാഗത്തിന്റെ വേദ 
നയാല്‍ ഹൃദയം മുറിക്കപ്പെട്ടവര്‍ ഉണ്ടാകേണ്ടതാണ്‌. 
വൈദികരും സന്യാസികളും പുരുഷ ശുശ്രൂഷകരും 
ഇതിന്‌ മുന്നോട്ട്‌ വന്നേ മതിയാകൂ. 

മാനസിക രോഗികളുടെ പുനരധിവാസം 


കേരള സംസ്ഥാനത്ത്‌ സര്‍ക്കാരിന്റെ ലൈസന്‍സ്‌ 
ഉള്ള 110 മാനസിക സാമൂഹ്യ പുനരധിവാസ കേന്ദ്രങ്ങ 
ളുണ്ട്‌. 9395 ആളുകള്‍ വിവിധ സംരക്ഷണ പുനരധി 
വാസ ഭവനങ്ങളില്‍ താമസിക്കുന്നു. 722 സ്ഥാപനങ്ങളി 
ലായി വസിക്കുന്ന അംഗപരിമിതരില്‍ 51.86% പേരും മാന 
സിക രോഗികളായവരാണ്‌.സം 
സ്ഥാനത്ത്‌ മാനസിക രോഗിക 
ളുടെ പുനരധിവാസ പദ്ധതി 
(പകാരം സര്‍ക്കാര്‍ 
ലൈസന്‍സുള്ള 101 സ്ഥാപന 
ങ്ങള്‍ കത്തോലിക്കാ സഭയുടെ 
നേരിട്ടോ സഭാംഗങ്ങളിലുടെയോ 
നടത്തപ്പെടുന്നവയാണ്‌. ഈ 
സ്ഥാപനങ്ങള്‍ ലോക സാമൂ 
ഹിക മാനസിക പുനരധിവാസ 
രംഗത്ത്‌ “കേരള മോഡല്‍” 
എന്നാണ്‌ അറിയപ്പെടുന്നത്‌. ഈ 
വിഭാഗത്തില്‍ കേരളത്തിലെ 
സ്ഥാപനങ്ങളുടെ ശുശ്രൂഷ ഏറെ 
പ്രശംസനീയമാണ്‌. സ്ഥാപനത 
ല ര്പവര്‍ത്തനത്തില്‍ നിന്ന്‌ 
ചെറിയ സമൂഹങ്ങളുടെയും 
കുടുംബങ്ങളുടെയും തലത്തിലേക്ക്‌ ഈ ശുശ്രൂഷ 
ഇനിയും മാറേണ്ടതുണ്ട്‌. പ്രധാന സ്ഥാപനത്തോട്‌ 
ചേര്‍ന്ന്‌ സാറ്റലൈറ്റ്‌ കേന്ദ്രങ്ങള്‍ അഥവാ ചെറിയ 
കുടുംബ യൂണിറ്റുകള്‍ രൂപപ്പെട്ട്‌ അവിടെ മാനസിക 
രോഗികളുടെ പുനരധിവാസം നടത്തപ്പെടേണ്ടുന്ന 
രീതിയിലേക്ക്‌ ഈ ശുശ്രുഷാമേഖലക്ക്‌ പരിവര്‍ത്തനം 
സംഭവിക്കേണ്ടതായി ഉണ്ട്‌. കൂടുതല്‍ അംഗങ്ങളുള്ള 
വലിയ സ്ഥാപനത്തേക്കാള്‍ ഒരു വീട്ടിലെ ഏതാനും 
അംഗങ്ങള്‍ എന്ന ചെറു സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ കൂടു 
തല്‍ ഫലപ്രദമാകും. 


കിടപ്പ്‌ രോഗികളുടെ സംരക്ഷണം 

കിടപ്പ്‌ രോഗികളെ പുനരധിവസിപ്പിക്കുന്ന ഭവന 
ങ്ങള്‍ ഇന്ന്‌ ഹോസ്പീസ്ഹാസ്‌, പാലിയേറ്റീവ്‌ കെയര്‍ 
സെന്റര്‍ എന്നീ പേരുകളിലാണ്‌ സാമൂഹ്യ നീതി വകുപ്പ്‌ 
അംഗീകാരം നല്കി വരുന്നത്‌. ഈ വിഭാഗത്തില്‍ 
കത്തോലിക്കാ സഭയിലെ സന്ന്യാസികള്‍ വിവിധ സ്ഥല 
ങ്ങളില്‍ സംരക്ഷണ ഭവനങ്ങള്‍ നടത്തുന്നുണ്ട്‌. എന്നാല്‍ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


വളരെ കുറച്ചു മാത്രം ശ്രദ്ധ നല്കപ്പെട്ട ശുശ്രൂഷ വിഭാ 
ഗമാണ്‌ ഇത്‌. 
യാചക പുനരധിവാസം 


തെരുവില്‍ അലയുന്നവരില്‍ കൂടുതലും മാനസിക 
രോഗികളായതിനാല്‍ അവരെ മാനസിക പുനരധിവാസ 
കേന്ദ്രങ്ങളിലേക്ക്‌ ആണ്‌ നാം എത്തിക്കുന്നത്‌. കേരള 
സംസ്ഥാനത്ത്‌ മൊത്തമായ ഒരു യാചകനിയന്ത്രണ 
നിയമം നിലവിലില്ല. ഭിക്ഷാടനക്കാരെയും അവരുടെ 
ആശ്രിതരെയും മാറ്റി പാര്‍പ്പിക്കുക എന്നു മാത്രമല്ല പുന 
രധിവസിപ്പിച്ച്‌ സമൂഹത്തിന്റെ മുഖ്യധാരയില്‍ എത്തി 
ക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ യാചക നിയമം 
ഉണ്ടാകേണ്ടതാണ്‌. ഇവര്‍ക്കുവേണ്ടി റിലീഫ്സെന്റ്റു 
കളും വര്‍ക്ക്‌ ഹാസുകളും ഉണ്ടാകേണ്ടതാണ്‌. ബഹു 
മാനപ്പെട്ട ജോര്‍ജ്ജ്‌ കുറ്റിക്കലച്ചന്റെ നേതൃത്വത്തിലുള്ള 
മുന്നേറ്റം ഈ വിഭാഗത്തില്‍പ്പെട്ടവരുടെ പുനരധിവാസ 
പദ്ധതികള്‍ക്ക്‌ പ്രധാനമായും കാരണമായിട്ടുണ്ട്‌. 
യഥാര്‍ത്ഥ ഭിക്ഷാടനക്കാരെ പുനരധിവസിപ്പിക്കുമ്പോള്‍ 
ഭിക്ഷാടന മാഫിയ സംസ്ഥാനത്തു നിന്ന്‌ സ്വഭാവിക 
മായും തുടച്ചു നീക്കപ്പെടും. 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനത്തില്‍ 


കാലാകാലങ്ങളില്‍ പ്രത്യേക ശ്രദ്ധ ലഭ്യമാകേണ്ട 
വര്‍ക്കും പാര്‍ശ്വവല്‍ക്കരിക്കപ്പെട്ടവര്‍ക്കും വേണ്ടി 
പ്രത്യേക ഭവനങ്ങളും ശുശ്രൂഷകളും നടത്തിപ്പോരുന്ന 
ചരിത്രമാണ്‌ തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസന 
ത്തില്‍ നമുക്ക്‌ കാണുവാന്‍ സാധിക്കുന്നത്‌. ഒരു 
കാലത്ത്‌ ക്ഷയരോഗ ബാധിതര്‍ സമൂഹത്തില്‍ പാര്‍ശ്വ 
വല്‍ക്കരിക്കപ്പെട്ടപ്പോള്‍ അവരെ ചേര്‍ത്ത്‌ പിടിച്ച്‌ സംര 
ക്ഷിക്കുവാന്‍ പുലയന്നാര്‍ കോട്ടയില്‍ സംരക്ഷണ 
ഭവനം ആരംഭിച്ചു. ബഥനി സന്യാസ സമൂഹവും മേരി 
മക്കള്‍ സന്യാസിനി സമൂഹവും മാര്‍ഗ്രിഗോറിയോസ്‌ 
തിരുമേനിയോടൊപ്പം ഈ ശുശ്രൂഷയില്‍ പങ്കുചേര്‍ന്നു. 
കുഷ്ഠരോഗ ബാധിതര്‍ സമൂഹത്തില്‍ ഒറ്റപ്പെടല്‍ അനു 
ഭവിച്ചപ്പോള്‍ പിരപ്പന്‍ കോട്‌ കേന്ദ്രമാക്കി പുനരധിവാസ 
കേന്ദ്രം ആരംഭിച്ച്‌ വിവധ സ്ഥലങ്ങളില്‍ അതിന്റെ 
ശുശ്രൂഷാ മേഖല വ്യാപിപ്പിച്ചു. വൈദികരും ബഥനി 
സന്യാസിനികളും ലിറ്റില്‍ സിസ്റ്റേഴ്സ്‌ ഓഫ്‌ ജീസസ്‌ 
സന്യാസിനി സമൂഹവും ദീനസേവന സഭാ സന്യാസിനി 
സമൂഹവും ശുശ്രൂഷയ്ക്ക്‌ നേതൃത്വം നല്കി. പാവപ്പെട്ട 
പ്രമേഹ രോഗികള്‍ക്കായി ഡയബറ്റിക്‌ സെന്ററുകളും 
MODAN) ചികിത്സയും ഈഷധ വിധരണവും ആരംഭി 
ച്ചു. വിവിധതരത്തില്‍ പാര്‍ശ്വവല്‍ക്കരിക്കപ്പെട്ടവരുടെ 
സംരക്ഷണത്തിനായി പിരപ്പന്‍കോട്‌ സെന്റ്‌ ജോണ്‍സ്‌ 
മെഡിക്കല്‍ വില്ലേജ്‌ രൂപപ്പെട്ടു. അവിടെ എച്ച്‌.ഐ.വി 
ബാധിതരുടെ പുനരധിവാസവും അവരുടെ മക്കളുടെ 
സംരക്ഷണ ഭവനവും ആരംഭിച്ചു. മാനസിക പ്രശ്നങ്ങള്‍ 
ഉള്ളവര്‍ക്കും മദ്യാസക്തര്‍ക്കും പുനരധിവാസത്തിനായി 
ലഹരി വിമുക്ത കേന്ദ്രം അവിടെ തുടങ്ങി. വൃക്ക സംബ 
ന്ധമായ രോഗം ബാധിച്ച പാവപ്പെട്ടവരെ സഹായിക്കു 
വാന്‍ ഡയാലിസിസ്‌ സെന്ററില്‍ പ്രത്യേക സംവിധാന 
ങ്ങള്‍ രൂപപ്പെട്ടു. കിടപ്പു രോഗികള്‍ക്കായി പാലിയേറ്റീവ്‌ 
കെയര്‍ സെന്റര്‍ രൂപപ്പെട്ടു. ഇവിടെ ബഥനി സന്യാസിനി 
സമൂഹവും ലിറ്റില്‍ സിസ്റ്റേസും, എസ്‌. എച്ച്‌ സന്യാ 
സിനി സമൂഹവും വൈദികരോടൊപ്പം സമര്‍പ്പണ 
ബോധത്തോടെ ശുശ്രൂഷ ചെയ്തു വരുന്നു. ക്യാന്‍സര്‍ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


രോഗികളുടെ സംരക്ഷണത്തിനും അവരുടെ കൂട്ടിരിപ്പു 
കാര്‍ക്കുമായി പട്ടത്ത്‌ സാന്ത്വനം എന്ന കേന്ദ്രം രൂപപ്പെട്ടു. 
സ്നേഹ ഗിരി സന്യാസിനി സമൂഹം ഈ ശുശ്രൂഷയ്ക്ക്‌ 
നേതൃത്വം നല്‍കിവരുന്നു. ക്ലേശമനുഭവിക്കുന്ന 
സ്ത്രീകള്‍ക്കും മാനസിക പ്രശ്നം ഉള്ള സ്ത്രീകള്‍ക്കും 
സംരക്ഷണവും പുനരധിവാസവും സാദ്ധ്യമാക്കുവാന്‍ 
മേരിമക്കള്‍ സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തില്‍ 
പോത്തന്‍കോട്‌ കരുണാലയം പ്രവര്‍ത്തിച്ചുവരുന്നു. 
മാനസിക പ്രശ്നമുള്ള സ്ത്രീകള്‍ക്കും പുരുഷന്മാര്‍ക്കു 
മായി ബഥനി സന്യാസ വൈദികരുടെ നേതൃത്വത്തില്‍ 
ഫര്‍വന്റ്‌ ഡോട്ടേഴസ്‌ ഓഫ്‌ ദ സ്രേകഡ്‌ ഹാര്‍ട്ട്‌ ഓഫ്‌ 
ജീസസ്‌ സന്യാസിനികള്‍ നെടുമങ്ങാട്‌ തൃപ്പാദത്ത്‌ 
ശുശ്രൂഷ നടത്തിവരുന്നു. അംഗപരിമിതര്‍ക്കായി ബഥനി 
സന്യാസിനികളുടെ നേതൃത്വത്തില്‍ കൂമാരപുരത്തും, 
കൂരിയോട്ടും പുനരധിവാസ കേന്ദ്രങ്ങള്‍ രൂപപ്പെട്ടു. 
ബുദ്ധിമാന്ദ്യം സംഭവിച്ചവര്‍ക്കായുള്ള സംരക്ഷണ 
കേന്ദ്രം ആയൂരില്‍ മേരിമക്കള്‍ സമൂഹം നടത്തിവരുന്നു. 
മാനസികരോഗികളുടെ പുനരധിവാസത്തിനായി ആര്‍ച്ച്‌ 
ബിഷപ്പ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ സ്‌നേഹവീട്ടില്‍ ഹോളി 
സ്പിരിറ്റ്‌ സന്യാസിനികള്‍ ശുശ്രൂഷ ചെയ്യുന്നു. കുട്ടിക 
ളുടെ സംരക്ഷണവും പഠനവും ലഭ്യമാക്കാന്‍ വിവിധ 
ബാലബാലികാ ഭവനങ്ങള്‍ വിവിധ കാലഘട്ടത്തില്‍ രൂപ 
പ്പെട്ടു. പ്രത്യേകമായി ദളിത്‌ കുടുംബങ്ങളിലെ കുട്ടി 
കള്‍ക്കായി കാരമൂട്ടിലും, നാടാര്‍വിഭാഗങ്ങളിലെ കുഞ്ഞു 
ങ്ങള്‍ക്കായി കാട്ടാക്കടയില്‍ ബേദ്ലെഹേം ബോയ്സ്‌ 
ഹോം ആരംഭിച്ചു. ഇങ്ങനെ കാലകാലങ്ങളില്‍ തിരുവ 
നന്തപുരം അതിരൂപത വേദനിക്കുന്ന സമൂഹത്തിന്റെ 
വേദന മാറോടു ചേര്‍ത്തു പിടിച്ച ചരിത്രമാണ്‌ നമുക്ക്‌ 
ഉള്ളത്‌. ഈ സ്ഥാപനങ്ങളൊന്നുംതന്നെ ലാഭ നഷ്ടങ്ങ 
ളുടെ കണക്കു നോക്കിയല്ല നടത്തപ്പെടുന്നത്‌ . ഇവ 
ദൈവസ്നേഹത്തിന്റെ സംവേദനവേദികളാണ്‌. അതു 
കൊണ്ടുതന്നെ ആവശ്യമായ രീതിയില്‍ ഇവിടെയെല്ലാം 
സമര്‍പ്പണബോധമുള്ള ഡോക്ടര്‍മാരെ നമുക്ക്‌ ലഭിച്ചു. 
അവരോടൊപ്പം സമര്‍പ്പണ ബോധമുള്ള അനേകം ശുശ്രൂ 
ഷകരെയും നമുക്ക്‌ ലഭിച്ചു. കരുണയുടെ ഈ കേന്ദ്രങ്ങ 
ളെല്ലാം ദൈവകരുണയുടെ അടയാളങ്ങളായി ഇന്ന്‌ നില 
കൊള്ളുകയാണ്‌. 

വേദനിക്കുന്നവരുടെയും ഏറ്റം എളിയവരുടെയും, 
പാര്‍ശ്വവത്ക്കരിക്കപ്പെട്ടവരുടെയും സംരക്ഷണ 
- പുനരധിവാസ ഭവനങ്ങളിലും, കേന്ദ്രങ്ങളിലും, നമുക്ക്‌ 
കാണുവാന്‍ സാധിക്കുന്നത്‌ കേരള കത്തോലിക്കാ സഭ 
യുടെ ജീവനുള്ള മുഖമാണ്‌. പരിത്യക്തനായ യേശു 
വിനെ മാറോട്‌ ചേര്‍ക്കുന്ന ബലിവേദിയാണ്‌ ഈ ശുശ്രൂ 
ഷയുടെ തലങ്ങള്‍. പലപ്പോഴും സഭയുടെ സജീവമായ 
ഈ മുഖത്ത്‌ കരിവാരിത്തേച്ച്‌ അവഹേളിക്കാനും, 
ഇകഴ്ത്തിക്കാണിക്കാനും തിന്മയുടെ അരൂപി വിവിധ രൂപ 
ങ്ങള്‍ സ്വീകരിച്ചുവെന്നുവരാം. എന്നാല്‍ നമ്മുടെ ശുശ്രൂ 
ഷയുടെ അടിസ്ഥാന ലക്ഷ്യമായ ദൈവസ്നേഹത്തിന്റെ 
സംവേദനത്തിനുമുമ്പില്‍ മറ്റൊരു ശക്തിക്കും ജയിക്കാന്‍ 
സാധ്യമല്ലായെന്നാണല്ലോ സഭയുടെ ചരിത്രം നമ്മെ പഠി 
പ്പിക്കുന്നത്‌ . ദൈവസ്നേഹ സംവേദനം അതിശക്ത 
മായി തുടരുകതന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഈ 
കാലഘട്ടത്തില്‍ ഈ സഭയെ നയിക്കുവാന്‍ ഫ്രാന്‍സിസ്‌ 
മാര്‍പ്പാപ്പയെ ദൈവം നിയോഗിച്ചത്‌. 


കുടുംബങ്ങള്‍ 


ആചാരാനുഷ്ഠാനങ്ങള്‍ 


സംസ്കാരം, അച്ചടി 


ദൈവവിളിയുടെ വിളനിലങ്ങള്‍ 


കേരള സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിനും മൂല്യവ്യ 


വസ്ഥിതിയില്‍ ഒരു പൊതുസമൂഹത്തെ രൂപീകരിക്കുന്നതിലും 
വലിയ പങ്ക്‌ വഹിച്ചിട്ടുണ്ട്‌. നാം അധികം ചര്‍ച്ച ചെയ്തിട്ടില്ലാത്ത 
ഈ മേഖലകള്‍ വായനക്കാരുടെ മുന്നിലെത്തിക്കുന്നത്‌ 


പ്രമുഖ ദൈവശാസ്ത്ര പണ്ഡിതരും വിവിധ 
സെമിനാരികളിലെ പ്രൊഫസര്‍മാരുമായ 


റവ. 


റവ. 


റവ. 


കെ. 
റവ. 


ഡോ. ജോണ്‍ പടപ്പുരക്കല്‍ 
ഡോ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 
ഡോ. ജയിംസ്‌ ചവറപ്പുഴ 


സി. ബി. സി. മീഡിയ കമ്മീഷന്‍ സെക്രട്ടറി 
ഡോ. ജോളി വടക്കന്‍ എന്നിവര്‍ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


== 


കേരളനിര്‍മ്മിതിയില്‍ 


ക്രൈസ്തവ 


കുടുംബങ്ങളുടെ പങ്ക 


ആമുഖം 

ആദ്യമായി കേരളത്തിനു പുറത്ത്‌ വൈദികനായി 
ഞാന്‍ ജീവിച്ചത്‌ ബാംഗ്ലൂരിലാണ്‌, ധര്‍മാരാം കോളേജില്‍ 
ദൈവശാസ്ത്രത്തില്‍ ബിരുദാനന്തരബിരുദത്തിനു 
പഠിക്കാനും വൈദികശുശ്രൂഷയ്ക്കുമായി. 1984-86 
കാലഘട്ടത്തിലെ ബാംഗ്ലൂരിലെ ജീവിതവും 
വൈദികശുശ്രൂഷയും എനിക്കു വിസ്മരിക്കാനാവില്ല. 
പിന്നീട്‌ 1988 മുതല്‍ 1993 വരെ ഇറ്റലിയില്‍ (റോം) 
പഠനവും, ജര്‍മനി, സ്വിറ്റ്സര്‍ലണ്ട്‌, ഫ്രാന്‍സ്‌, ബല്‍ജിയം, 
നെതര്‍ലണ്ട്‌സ്‌, ആസ്ട്രിയ, യു.എസ്‌.എ., ഇംഗ്ലണ്ട്‌, 
കാനഡാ, ജോര്‍ദ്ദാന്‍, ഇസ്രായേല്‍ എന്നീ രാജ്യങ്ങളില്‍ 
വൈദികശുശ്രൂഷയോ സന്ദര്‍ശനമോ നടത്തുന്നതിനുള്ള 
അവസരങ്ങളും ലഭ്യമായി. നാട്ടില്‍ മടങ്ങിയെത്തി 
ഏതാണ്ടു രണ്ടു ദശാബ്ദക്കാലം ഇന്ത്യയിലെ വിവിധ 
വൈദികസെമിനാരികളിലും ദൈവശാസ്ത്രകേന്ദ്ര 
ങ്ങളിലും അദ്ധ്യാപനത്തിലും അനേകം ദൈവാലയ 
ങ്ങളില്‍ വൈദികശുശ്രൂഷയിലും മുഴുകി. അതിനു 
ശേഷം ബാല്യകാലത്തെ ആഗ്രഹപൂര്‍ത്തീകരണമെന്ന 
പോലെ കുവൈറ്റിലേക്ക്‌ വൈദികശുശ്രൂഷയ്ക്കായി 
2010-ല്‍, അമ്പത്തിയഞ്ചാം വയസ്സില്‍ ഞാന്‍ പോകു 
കയുണ്ടായി. 2010-15 കാലത്ത്‌ യു.എ.ഇ., ബഹറിന്‍, 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ഖത്തര്‍, സൌദി 
സന്ദര്‍ശിക്കാനും വ്യക്തികളുമായും കുടുംബങ്ങളുമായും 
അടുത്ത്‌ ഇടപെടാനും ഇടയായിട്ടുണ്ട്‌. അതില്‍ 
ക്രൈസ്തവരും, ഇസ്ലാം വിശ്വാസികളും ഹൈന്ദവ 


അറേബ്യ എന്നീ രാജ്യങ്ങള്‍ 


മതാനുയായികളും ഉണ്ടായിരുന്നു. വിവിധ 
സാംസ്കാരിക പരിപാടികളില്‍ ക്ഷണിതാവായും, 
വിദ്യാര്‍ത്ഥികള്‍ക്കും യുവജനങ്ങള്‍ക്കും വേണ്ടിയുള്ള 
പരിശീലന-പഠന ശിബിരങ്ങളില്‍ പങ്കാളിയാകാനും 
നേതൃത്വം നല്‍കാനുമായും അവസരം ലഭിച്ചിട്ടുണ്ട്‌. 
കുവൈറ്റിലെ നേഴ്സുമാരുടെ കൂട്ടായ്മക്ക്‌ (Nurses 
Ministry) ആരംഭമിടാനും രണ്ടു വര്‍ഷക്കാലം അതിന്‌ 
ആത്മീയ നേതൃത്വം നല്കാനും സാധിച്ചത്‌ വലിയ 
അനുഭവമായിരുന്നു. മദ്ധ്യപൂര്‍വൃരപദേശത്തെ വിവിധ 
രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ജോലിക്കാരുടെ 
സംഘമാണല്ലോ സ്ത്രീകളുടെ പുരുഷന്മാരുമായ 
നേഴ്സുമാര്‍. മദ്ധ്യപൂര്‍വ്ൃരഥപദേശത്തെ വിവിധ 
രാജ്യങ്ങളിലെ നേഴ്സസ്‌ കൂട്ടായ്മയുമായി ഇടപെടാന്‍ 
സാധിച്ചതുകൊണ്ട്‌ നേഴ്സുമാരുടെ കുടുംബങ്ങളുടെ 
ജീവിതലക്ഷ്യങ്ങളും ആഭിമുഖ്യങ്ങളും ഏറെക്കുറെ 
മനസ്സിലാക്കുവാനായി. താമസിച്ചതും സന്ദര്‍ശിച്ചതുമായ 
എല്ലാ ദേശങ്ങളിലും സഹപാഠികളെയും, ഭാരതീയരായ 


അനേകരെയും അവരുടെ കുടുംബങ്ങളെയും കണ്ടുമുട്ടി. 
എന്നിരിക്കിലും ഏറ്റവും കൂടുതല്‍ അടുത്തറിഞ്ഞത്‌ 
ക്രിസ്തീയ കുടുംബങ്ങളായിരുന്നു എന്നത്‌ സ്വാഭാവി 
കമാണല്ലോ. അവരില്‍ തന്നെ പരശ്ശതം കുടുംബങ്ങളും 
മലയാളികളുടേതായിരുന്നു. കേരളത്തിനകത്തും 
ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും ഇന്ത്യയ്ക്കു 
പുറമേയുള്ള അനേകം രാജ്യങ്ങളിലുമുള്ള കുടുംബ 
ങ്ങളുടെ ജീവിതത്തിനും നിലനില്പിനും ആധാരമായ 
വസ്തുക്കള്‍ അനുഭവങ്ങളില്‍ നിന്നു ഇവിടെ 
കുറിക്കുകയാണ്‌. വിപരീത സാഹചര്യങ്ങളിലും 
അതിജീവനത്തിനുള്ള പ്രചോദനം കുടുംബങ്ങളില്‍ 
ദൃശ്യാമയിരുന്നു. 

ക്രൈസ്തവകുടുംബങ്ങളുടെ നിലനില്പിനും 
സമീപനങ്ങള്‍ക്കും ആധാരമായ മൂല്യഗ്രേശണി 
യെന്താണ്‌? കേരളത്തിനകത്തും പുറത്തുമുള്ള 
കുടുംബങ്ങള്‍ നാടിനോടു പുലര്‍ത്തുന്ന സമീപന 
മെന്താണ്‌? കേരളനിര്‍മ്മിതിയില്‍ ക്രൈസ്തവ 
കുടുംബങ്ങളുടെ പങ്കാളിത്വമെന്താണ്‌? കേരള ക്രൈസ്തവ 
കുടുംബങ്ങള്‍ നല്കുന്ന പാഠങ്ങളെന്താണ്‌? 
കുടുംബങ്ങളുടെ ഘടനയും കുടുംബബന്ധങ്ങളും 

കൂട്ടുകുടുംബ രീതി കേരളക്രൈസ്തവരുടെ 
ഇടയിലും പ്രത്യേകമായ രീതിയില്‍ നിലനിന്നിരുന്നു. 
രണ്ടും മൂന്നും തലമുറക്കാര്‍ ഒരു ഭവനത്തില്‍ ഒന്നിച്ചു 
വസിക്കുകയും ഒരൊറ്റ പാചകശാലയും ഭക്ഷണമേശയും 
ആശ്രയിച്ച്‌ ജീവിക്കുകയും ചെയ്തിരുന്നു. ഒരു 
നൂറ്റാണ്ടിനപ്പുറമുള്ള കാലഘട്ടങ്ങള്‍ മാറ്റങ്ങള്‍ വന്ന്‌ 
കുടുംബങ്ങള്‍ പിരിഞ്ഞപ്പോഴും ഒരേ വസ്തുവിലോ 
കുടുംബവീട്ടില്‍ നിന്ന്‌ അധികം ദൂരെയല്ലാതെയോ 
ഭവനം നിര്‍മ്മിക്കാനും മൂലകുടുംബവുമായി ബന്ധം 
നിലനിര്‍ത്താനും കുടുംബശാലകള്‍ സവിശേഷമായ 
ശ്രദ്ധ ചെലുത്തിയിരുന്നു. വിശേഷാവസരങ്ങളില്‍, 
ഉദാഹരണമായി, ക്രിസ്തുമസ്‌, ഈസ്റ്റര്‍, ഇടവക 
പള്ളിയിലെ പെരുന്നാള്‍, പരേതരുടെ അനു 
സ്‌ മരണ-കുടുംബാംഗങ്ങള്‍ ഒന്നിച്ചു കൂടുകയും 
കുടുംബബന്ധങ്ങള്‍ പുതുക്കുകയും ചെയ്യുന്നത്‌ 
പതിവായിരുന്നു. കേരളത്തിനകത്തു തന്നെയും, 
കര്‍ണാടകം, തമിഴ്നാട്‌ എന്നീ സംസ്ഥാനങ്ങളിലേക്കും 
കുടിയേറ്റം വഴിയായി കുടുംബങ്ങള്‍ പോയപ്പോഴും 
കുടുംബപ്പേരുകളും കുടുംബബന്ധങ്ങളും നില 
നിര്‍ത്താന്‍ കേരളക്രൈസ്തവര്‍ ശ്രദ്ധ ചെലു 
ത്തിയിരുന്നു. 

ഇരുപതാം നൂറ്റാണ്ടായപ്പോഴേക്കും കുടിയേറ്റ 
ത്തിന്റെ രൂപഭാവങ്ങള്‍ മാറി. ഭാരതത്തിലെ അനേക 
സംസ്ഥാനങ്ങളിലേക്കും വിദേശരാജ്യങ്ങളിലേക്കു 
തന്നെയും ജോലിക്കോ സ്ഥിരവാസത്തിനോ ആയി 
ക്രൈസ്തവര്‍ കുടിയേറുകയുണ്ടായി. ചെന്നെത്തിയ 
ദേശങ്ങളിലെല്ലാം കേരളത്തിന്റെ, ഭാരതത്തിന്റെ 
അംബാസിഡിറന്മാരായി അവര്‍ പരിണമിച്ചു എന്ന്‌ 
നിസ്സംശയം പറയാനാവും. വിദേശങ്ങളിലേക്കു പോയവര്‍ 
- യു.എസ്‌.എ. ഇംഗ്ലണ്ട്‌, മദ്ധ്യപൂര്‍വ്ൃഗ്രദേശം, തങ്ങളുടെ 
കുടുംബാംഗങ്ങളെയും കൊണ്ടുപോയി ജോലിക്കുള്ള 


വഴിയൊരുക്കി. 2004-ല്‍ ഷിക്കോഗോയില്‍ എന്റെ 
സഹോദരീ ഭര്‍ത്താവിന്റെ കുടുംബകൂട്ടായ്മയില്‍ ഞാന്‍ 
പങ്കെടുത്തു. ഒരു കുടുംബത്തിലെ ശാഖോപശാഖ 
കളില്‍ നിന്നായി 100-ല്‍ പരം പേരാണ്‌ നാട്ടില്‍ നിന്ന്‌ 
എത്തിയവരും അവരുടെ മക്കളുമായി അവിടെ 
ജീവിക്കുന്നത്‌. ചെന്നെത്തിയ ദേശങ്ങളിലെല്ലാം കേരള 
ത്തനിമയോടെ ജീവിക്കുക മാര്തമല്ല നാടുമായി 
നിരന്തരമായ ബന്ധം നിലനിര്‍ത്തുകയും പുലര്‍ത്തു 
കയും ചെയ്യുന്നവരാണു മലയാളികള്‍. അവധിക്കു 
വരാനുള്ള ഒരു നാടു മാത്രമായി കേരളത്തെ അവരില്‍ 
ഭൂരിഭാഗവും കണ്ടില്ല. നാട്ടിലെ സാമൂഹിക-സാമ്പത്തിക 
-സാംസ്കാരിക മേഖലകളിലെ ചെറിയ നീക്കം പോലും 
അവരുടെ സത്വരമായ ശ്രദ്ധാവിഷയമായിരുന്നു. വീടും 
നാടും മെച്ചപ്പെടുക അവരുടെ വലിയ താല്പര്യ 
മായിരുന്നു. അതുകൊണ്ടു തന്നെ കേരളത്തിന്റെ 
കെട്ടിപ്പടുക്കല്‍ അവരുടെ സജീവമായ പരിഗണനയുടെ 
വിഷയമായിരുന്നു. ജീവിക്കുന്ന നാട്ടില്‍ അന്തസ്സോടെ 
ജീവിക്കുക മാ്രമലല, തങ്ങളുടെ ജന്മനാടിന്റെ 
ഭാഗധേയങ്ങളിലും സര്‍വതോമുഖമായ പുരോഗ 
തിയിലും അവര്‍ ആവുംവിധം പങ്കാളികളായി. അതെ, 
കേരളനിര്‍മ്മിതി അവരുടെ കുടുംബവിഷയം തന്നെ 
ആയിരുന്നു. 
കുടുംബങ്ങളും മുലൃശ്രേണിയും 

കൂട്ടുകുടുംബ രീതിയില്‍ വിശ്വാസ-മൂല്യ 
സംവേദനത്തിന്‌ മുതിര്‍ന്നവരായ ബന്ധുക്കളുടെ വലിയ 
ഒരു നിരയുണ്ടായിരുന്നു. സമ്രപായക്കാരായ ബാലികാ- 
ബാലന്മാരുടെയും യുവതീയുവാക്കളുടെയും സാന്നിദ്ധ്യം 
വളരുന്ന തലമുറയ്ക്ക്‌ വലിയ മുതല്‍ക്കൂട്ടായിരുന്നു. ഇത്‌ 
കുടുംബാംഗങ്ങളുടെ ബൌദ്ധികവും മാനസികവും 
വൈകാരികവുമായ പക്വതയ്ക്ക്‌ ആവശ്യമായ 
പശ്ചാത്തലവും അവസരങ്ങളും നല്കിയിരുന്നു. 
കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങള്‍ അവഗണിക്കപ്പെടാ 
തിരിക്കാനുള്ള രീതികളുണ്ടായിരുന്നു. എല്ലാവരും 
പരസ്പരം കരുതണമെന്ന വിശ്വാസബോധ്യം കൂടിയായ 
പ്പോള്‍ വ്യക്തികളും കുടുംബങ്ങളും സമൂഹത്തിന്റെ 
നിര്‍മ്മിതിക്ക്‌ സഹായകമായ നിലപാടുകള്‍ 
എടുക്കുവാന്‍ പ്രേരിതരായി. 

പൂര്‍വ്വികരില്‍ നിന്ന്‌ ഏറ്റുവാങ്ങിയ മൂല്യങ്ങള്‍ 
സജീവമായി നിലനിര്‍ത്തുന്നതിനും രപസ്തുത 
പൈതൃകം അടുത്ത തലമുറയ്ക്കു കൈമാറുന്നതിനും 
കേരളീയ ക്രൈസ്തവ കുടുംബങ്ങള്‍ എക്കാലവും 
ശ്രദ്ധിച്ചിരുന്നു. ലഭ്യമായതും കൈമാറിയതുമായവയില്‍ 
ഏറ്റവും ശ്രേഷ്ഠമായത്‌ വിശ്വാസവും ധാര്‍മിക 
മൂല്യങ്ങളുമാണെന്ന്‌ അവര്‍ കണക്കാക്കായിരുന്നു. 
തങ്ങള്‍ക്കു ലഭ്യമായ വിശ്വാസവും മുല്യശ്രേണിയും അവ 
നിദര്‍ശനം ചെയ്യുന്ന പാരമ്പര്യങ്ങളും ആചാരങ്ങളും 
നിഷ്ഠകളും ഭാവിതലമുറയ്ക്കു കൈമാറാന്‍ പള്ളികളും, 
ഭാരതീയ പാരമ്പര്യത്തിലെ ഗുരുകുല സ്രമ്പദായത്തില്‍ 
അധിഷ്ഠിതമായ വിദ്യാഭ്യാസ രീതികളും അവര്‍ 
അവലംബിച്ചു. കേരള ക്രൈസ്തവരുടെ പുരാതന 
ദൈവാലയങ്ങള്‍ക്ക്‌ ഭാരതീയ ശൈലീസ്വാധീനവും 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ക്രൈസ്തവമായ തനിമയും ഉണ്ടായിരുന്നു. അവരുടെ 
ആചാരങ്ങള്‍ക്കും പാരമ്പര്യങ്ങള്‍ക്കും ക്രൈസ്തവമെന്ന 
പോലെ ഭാരതീയ സ്പര്‍ശമുണ്ടായിരുന്നു. ക്രിസ്തീയ 
പദാവലികളില്‍ ഭാരതീയത ഉള്‍ച്ചേര്‍ന്നിരുന്നു: 
സംസ്‌ക്കാരം, താലി, മന്ത്രകോടി തുടങ്ങിയ പദങ്ങള്‍ 
ഇതിന്‌ ഉദാഹരണങ്ങളാണ്‌. പിറന്നുവീണ മണ്ണില്‍ നിന്ന്‌ 
DO) കൃഷ്‌ ഠമായവയെ സ്വീകരിക്കാന്‍ ക്രൈസ്തവ 
വിശ്വാസം വിഘാതമായില്ല എന്നു മാര്രമല്ല, ഭാവാ 
ത്മകമായ പ്രേരണ തന്നെ നല്‍കിയിരുന്നു. 


പാശ്ചാത്യരുടെ ആഗമനത്തോടെ പള്ളികളോടു 
ചേര്‍ന്ന്‌ പള്ളിക്കൂടങ്ങളും ക്രൈസ്തവര്‍ പണിതുയര്‍ത്തി. 
ഇന്ന്‌ സാധാരണമായിത്തീര്‍ന്ന ആധുനിക വിദ്യാഭ്യാസ 
രീതികള്‍ക്കു കേരളത്തില്‍ തുടക്കം കുറിച്ചത്‌ 
പള്ളിക്കുടങ്ങളായിരുന്നു. ബഹുസ്വരതയില്‍ ശ്രദ്ധാലു 
ക്കളായി, മതത്തിന്റെയും ജാതിയുടെയും പരിഗണന 
കളില്ലാതെ തല്പരരായ ഏവരെയും പള്ളിക്കൂടങ്ങളില്‍ 
പ്രവേശിപ്പിക്കുവാനും ക്രൈസ്തവര്‍ തുറവി കാണിച്ചു. 
പിന്നോക്കവിഭാഗങ്ങളിലെ കൂട്ടികള്‍ക്ക്‌ ക്രൈസ്തവ 
പള്ളിക്കൂടങ്ങളില്‍ പ്രവേശനം നല്കുന്നതിന്‌ 
തടസ്സമുണ്ടായിരുന്നില്ല. അത്‌ പ്രത്യക്ഷമോ പരോക്ഷമോ 
ആയ ഗുണഫലങ്ങളും പാര്‍ശ്വവല്‍ക്കരിക്കപ്പെട്ടവരുടെ 
സാമൂഹികോന്നമനവും സാദ്ധ്യമാക്കി. വിദ്യാലയ 
ങ്ങളിലൂടെ മാനുഷിക മൂല്യങ്ങളുടെ സംവേദനത്തിന്‌ 
തക്കതായ വേദിയാണ്‌ ലഭ്യമായത്‌. 

ഇംഗ്ലീഷ്‌ വിദ്യാഭ്യാസമെന്നു നാം ഇന്ന്‌ നല്ല 
അര്‍ത്ഥത്തിലോ കുറവായോ വിവക്ഷിക്കുന്നതിന്‌ 
ക്രിസ്തീയ കുടുംബങ്ങളിലും തദ്വാരാ സമൂഹത്തിലും 
ഉളവാക്കിയ പരിവര്‍ത്തനം അവിശ്വസനീയമായിരുന്നു. 
പരമ്പരാഗത മൂല്യങ്ങളെ സ്വാശീകരിച്ചു കൊണ്ടുതന്നെ 
ആധുനികതയോടും പരിവര്‍ത്തന വിധേയരാകുന്ന 
ജീവിതസാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ടു 
ജീവിക്കാന്‍ കുടുംബങ്ങളില്‍ ആരംഭിച്ച്‌, വിദ്യാല 
യങ്ങളിലും കലാശാലകളിലും തുടര്‍ന്ന വിദ്യാഭ്യാസം 
യുവതീയുവാക്കളെ പര്യാപ്തരാക്കി. വീടിന്റെയും 
നാടിന്റെയും പരിധികള്‍ക്കപ്പുറത്തേക്കു വിദ്യാഭ്യാസവും 
തൊഴിലും ജീവിതോന്നമനവും തേടിപ്പോകാന്‍ അവര്‍ 
സന്നദ്ധരായി. കേരളസമൂഹത്തിന്റെ കുടുംബ, സാമൂ 
ഹികജീവിതത്തില്‍ പരിവര്‍ത്തനമുളവാക്കിയ ഒരു 
കാലഘട്ടത്തിലേക്കു കേരളീയ സമൂഹം പ്രവേശിക്കു 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കയായിരുന്നു. മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുമ്പോള്‍ തന്നെ 
മൂല്യങ്ങള്‍ നിരാകരിക്കാതെ കുടുംബത്തിന്‍റെയും 
സമൂഹത്തിന്റെയും പുരോഗതി സുഗമമാക്കാന്‍ ക്രൈ 
സ്തവകുടുംബങ്ങള്‍ നലകിയ സംഭാവനകള്‍ നിസ്തുല 
ങ്ങളായിരുന്നു. 

കൂട്ടുകുടുംബ വ്യവസ്ഥിതിയില്‍ നിന്ന്‌ അണു 
കുടുംബ രീതികളിലേക്കു കേരളം നീങ്ങിത്തുടങ്ങിയ 
പ്പോഴും മൂലൃശ്രേണിക്ക്‌ ഹാനി ഭവിക്കാതെ നില 
നിര്‍ത്തുവാന്‍ ക്രൈസ്തവകുടുംബങ്ങള്‍ ശ്രദ്ധിച്ചിരുന്നു. 
ഈ മൂല്യശ്രേണിയിലെ അടിസ്ഥാനപരമായ ഘടകങ്ങള്‍ 
ഏവയായിരുന്നു? 

കുടുംബബന്ധങ്ങളുടെ പവി്രത വളരെയേറെ 
സവിശേഷമൂല്യമായി കണക്കാക്കിയിരുന്നു. മാതാ 
പിതാക്കളോടും മുതിര്‍ന്നവരോടുമുള്ള ആദരവും 
അവരുടെ മാര്‍ഗനിര്‍ദേശങ്ങള്‍ക്ക്‌ വിധേയപ്പെടാനുള്ള 
മനസ്സും ഒരു കുട്ടിയുടെ വളര്‍ച്ചയിലും പരിശീലനത്തിലും 
പ്രാധാന്യമര്‍ഹിക്കുന്നതായിരുന്നു. അതിന്‌ ബൈബിള്‍ 
തന്നെ ആവശ്യമായ ഉപദേശവും പ്രചോദനവും 
നല്കിയിരുന്നു (പുറ. 20:12: നിയ. 5:16; ലേവ്യ. 32). 
സഹോദരീസഹോദരന്മാര്‍ തമ്മിലുള്ള കരുതല്‍ 
ചെറുപ്രായം മുതലേ ഒരു വ്യക്തിയുടെ ബോധ്യങ്ങളില്‍ 
രൂഡഃമൂലമായിരുന്നു. കുട്ടികളില്‍ മുതിര്‍ന്നവര്‍ 
ഇളയസഹോദരങ്ങളെ ശ്രദ്ധിക്കുന്ന രീതി കൊണ്ട്‌ 
കുടുംബത്തില്‍ അംഗസംഖ്യ സാധാരണഗതിയില്‍ 
കൂടുതലായിരുന്നു. കുടുംബത്തിലെ ദുര്‍ബലരായ 
അംഗങ്ങളുടെ സംരക്ഷണം ഇതരവ്യക്തികളുടെ 
കടമയായിത്തന്നെ കരുതിയിരുന്നു (1 തിമോ. 5:8). 
കുടുംബങ്ങളെ ഒന്നിച്ചു നിര്‍ത്തിയിരുന്ന ആത്മിക 
ചര്യകള്‍ - കുടുംബ്രപാര്‍ത്ഥനയും ഞായറാഴ്ച 
കുര്‍ബ്രാനയുമൊക്കെ, സമൂഹത്തോടു ചേര്‍ന്നു 
വളരാനും സാമൂഹിക തുറവിയുണ്ടാകാനും ക്രൈസ്തവ 
കുടുംബങ്ങള്‍ക്ക്‌ അനുകൂലമായ പരിസ്ഥിതിയൊരുക്കി. 


അനാദ്യോഗികവും ഒദ്യോഗികവുമായ 
വിദ്യാഭ്യാസ രീതികള്‍ നിലവിലിരുന്ന കാലഘട്ടങ്ങളിലും 
വ്യക്തികളുടെ പരിശീലനം കുടുംബങ്ങളുടെ കടമ 
യായിരുന്നു. വ്യക്തിജീവിതത്തിലുണ്ടായിരിക്കേണ്ട 
മൂല്യങ്ങളുടെ ബോധവല്ക്കരണം കുടുംബത്തിലെ 
ജീവിതസാഹചര്യങ്ങളില്‍ നിന്നാണ്‌ ഒരാള്‍ സ്വന്തമാക്കി 
യിരുന്നത്‌. പ്രായോഗികജീവിതത്തില്‍ നിന്നാണ്‌ മൂല്യ 
ങ്ങള്‍ ഒരാള്‍ സ്വായത്തമാക്കേണ്ടിയിരുന്നത്‌. അപര 
നോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയില്‍ 
ജീവിതത്തിന്‌ ആഭിമുഖ്യം നല്കാന്‍ ക്രിസ്തീയ 
ഭവനങ്ങളിലെ അനുദിന ജീവിതം സഹായകമായിരുന്നു. 


“സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിന്‍; 
ഭൂമിയില്‍ നിറഞ്ഞ്‌ അതിനെ കീഴടക്കുവിന്‍” (ഉത്പത്തി 
1:28) എന്ന ദൈവികാഹ്വാനത്തില്‍ നിന്ന്‌ ജീവിക്കുവാനും 
തേടിപ്പിടിക്കുവാനും നേട്ടങ്ങള്‍ സ്വന്തമാക്കാനുമുള്ള 
ജീവിതശൈലി ക്രൈസ്തവര്‍ മെനഞ്ഞെടുത്തു. 
അദ്ധ്വാനത്തിന്റെ മൂല്യം ക്രൈസ്തവ വിശ്വാസ 
ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു; അലസത വലിയ 
തിന്മയായി MAM പരിഗണിക്കപ്പെട്ടിരുന്നു (2 തെസ. 
3:6-12; സുഭാ. 12:11; 24; 14:23). 


സമൂഹത്തോടുള്ള പ്രതിബദ്ധത സാമൂഹികപുണ്യ 
മായി കണക്കാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു 
പള്ളിക്കും അവയോടു ചേര്‍ന്ന്‌ സ്ഥാപനങ്ങള്‍ക്കും 
പ്രാരംഭമിടാനും നടത്തിക്കാനും ക്രൈസ്തവര്‍ കാണിച്ച 
പ്രത്യേകമായ ശ്രദ്ധ. എന്റെ പള്ളി, എന്റെ പള്ളിക്കൂടം 
എന്ന മനോഹരമായ സങ്കല്പം ക്രൈസ്തവര്‍ക്ക്‌ 
സ്വന്തമായിരുന്നു. 


സമൂഹത്തില്‍ അവശതയനുഭവിക്കുന്നവര്‍ക്ക്‌ 
സാന്ത്വനമേകാന്‍ വിവിധ തരത്തിലുള്ള മാര്‍ഗങ്ങള്‍ 
വ്യക്തികളായോ കുടുംബമോ സമൂഹമോ ആയി 
ക്രൈസ്തവരുടെ ഇടയില്‍ നിലനിന്നിരുന്നു. സാന്ത്വന 
ശുധ്രൂഷയുടെ വിവിധഭാവങ്ങള്‍ ക്രൈസ്തവ 
കുടുംബങ്ങള്‍ ആവിഷ്കരിച്ചിരുന്നു. 

വിവിധ മതങ്ങളോടുള്ള ആദരവും സൌഹാര്‍ദവും 
പുലര്‍ത്തി ജീവിക്കാനുള്ള മനസ്സ്‌ കുടുംബത്തില്‍ നിന്ന്‌ 
ഒരു വ്യക്തി സ്വായത്തമാക്കിയിരുന്നു. അടുത്തടുത്ത്‌ 
താമസിക്കുന്നവര്‍ ഏതു മതത്തില്‍ വിശ്വസിക്കുന്നവ 
രായാലും അവരുമായി സഹകരണത്തിന്റെ, ഒരുമയുടെ 
സാദ്ധ്യതകള്‍ ഉണ്ടായിരുന്നു. അയല്‍ക്കാരുടെ 
അനുഷ്ഠാനങ്ങളെയും മതാചാരങ്ങളെയും ആദരവോടെ 
നോക്കിക്കാണാനുള്ള മനസ്സ്‌ ക്രൈസ്തവന്‍ സ്വന്ത 
മായിരുന്നു. അയല്‍പക്കത്തെ സുഖദു:ഖാനുഭവ 
ങ്ങളില്‍ പങ്കുചേരാനുള്ള ഹൃദയവിശാലത കേരളീയര്‍ 
എന്നും സൂക്ഷിച്ചിരുന്നു. സ്വന്തം വിശ്വാസാചാരങ്ങളില്‍ 
നിന്നു വ്യതിചലിക്കാതെ തന്നെ ഇതരമതസ്ഥരുമായി 
സനഹാര്‍ദ്ദത്തിലും ഐക്യത്തിലും കഴിയാമെന്നു 
സമൂഹനിര്‍മ്മിതിക്ക്‌ വൈവിധ്യം തടസ്സമാകില്ലെന്നും 
കേരളക്രൈസ്തവരുടെ ജീവിതം സാക്ഷ്യം നല്‍കുന്നു. 


ജീവിക്കുന്ന നാടിനോടും ന്യായമായ അധികാര 
ത്തോടും വിശ്വസ്തത കാണിക്കുവാന്‍ ക്രൈസ്തവര്‍ 
ശ്രദ്ധാലുക്കളായിരുന്നു. ക്രൈസ്തവവിശ്വാസം തന്നെ 
അതിനുള്ള പ്രചോദനം അവര്‍ക്കു നല്കിയിരുന്നു. 
“സീസറിനുള്ളത്‌ സീസറിനും ദൈവത്തിനുള്ളത്‌ 
ദൈവത്തിനും കൊടുക്കുക” (മത്താ. 22:21) എന്ന 
യേശുവിന്റെ ആഹ്വാനവും “ഓരോരുത്തനും 
മേലധികാരികള്‍ക്കു വിധേയനായിരിക്കട്ടെ. എന്തെ 
ന്നാല്‍ ദൈവത്തില്‍ നിന്നല്ലാതെ അധികാരമില്ല. 
നിലവിലിരിക്കുന്ന അധികാരങ്ങള്‍ ദൈവത്താല്‍ 
സ്ഥാപിതമാണ്‌. തന്നിമിത്തം, അധികാരത്തെ ധിക്ക 
രിക്കുന്നവന്‍ ദൈവിക സംവിധാനത്തെയാണ്‌ 
ധിക്കരിക്കുന്നത്‌. ധിക്കരിക്കുന്നവന്‍ തങ്ങള്‍ക്കുതന്നെ 
ശിക്ഷാവിധി വരുത്തിവയ്ക്കും. അവന്റെ നിന്റെ 
നന്മയ്ക്കുവേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്‌. തിന്മ 
ചെയ്യുന്നവനെതിരായി ദൈവത്തിന്റെ ക്രോധം 
നടപ്പാക്കുന്ന ദൈവശുശ്രൂഷകനാണവന്‍. മനഃസാക്ഷി 
യെ മാനിച്ചും നിങ്ങള്‍ വിധേയത്വം പാലിക്കുവിന്‍. 
നിങ്ങള്‍ നികുതികൊടുക്കുന്നതും ഇതേ കാരണ 
ത്താല്‍ത്തന്നെ. എന്തെന്നാല്‍, അധികാരികള്‍ ഇക്കാര്യ 
ങ്ങളില്‍ നിരന്തരം ശ്രദ്ധവയ്ക്കുന്ന ദൈവശു 
ശ്രൂഷകരാണ്‌. ഓരോരുത്തര്‍ക്കും അവകാശപ്പെട്ടിരി 
ക്കുന്നതു കൊടുക്കുവിന്‍. നികുതി അവകാശപ്പെട്ടവനും 


നികുതി; ചുങ്കം അവകാശപ്പെട്ടവനു ചുങ്കം; ആദരം 
അര്‍ഹിക്കുന്നവന്‍ ആദരം; ബഹുമാനം നല്‍കേണ്ടവനു 
ബഹുമാനം” (റോമാ. 13: 1-7) എന്ന വി. പഠലോസിന്റെ 
ഉപദേശവും രാഷ്ട്രീയ സമീപനങ്ങള്‍ക്കും അധികാരി 
കളോടും നിയമങ്ങളോടുമുള്ള വിധേയത്വത്തിനും 
ക്രൈസ്തവര്‍ക്ക്‌ മാര്‍ഗദര്‍ശകമായിരുന്നു. കേരളത്തില്‍ 
വിവിധ കാലഘട്ടങ്ങളില്‍ നിലനിന്നിരുന്ന എല്ലാ 
ഭരണസംവിധാനങ്ങളിലും ക്രൈസ്തവര്‍ ക്രിയാത്മക 
മായ പങ്കാളിത്വം വഹിച്ചിരുന്നതായി ചരിര്രം 
സാക്ഷിക്കുന്നുണ്ട്‌. രാജ്യപുരോഗതിയില്‍ നിഷ്ര്രി 
യതയോ നിര്‍മമത്വമോ പാലിക്കാനല്ല. ക്രിയാത്മകവും 
സജീവവുമായ പങ്കു വഹിക്കാനാണ്‌ ക്രിസ്തീയ 
വിശ്വാസം ഒരുവനെ ആഹ്വാനം ചെയ്തിരുന്നത്‌. 


സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മാനങ്ങള്‍ 


കേരളം വിവിധയിനം നാണ്യവിളകള്‍ക്ക്‌ 
പ്രാചീനകാലം മുതല്‍ തന്നെ പ്രസിദ്ധമായിരുന്നല്ലോ. 
കുരുമുളക്‌, ഏലം, ഗ്രാമ്പ്‌, ചുക്ക്‌ തുടങ്ങിയവയ്ക്ക്‌ 
ലോകമെങ്ങും അറിയപ്പെട്ട പേരായിരുന്നു കേരള 
ത്തിന്റേത്‌. മദ്ധ്യപൂര്‍വ്രപദേശവുമായും പടിഞ്ഞാറന്‍ 
രാജ്യങ്ങളുമായുള്ള വാണിജ്യത്തിന്‌ കൃതമായ 


തെളിവുകള്‍ തന്നെ ലഭ്യമാണല്ലോ. സെന്റ്‌ തോമസിന്റെ 


ഭാരതീയ ദര്‍ശനം സാദ്ധ്യമാക്കിയതു തന്നെ 
വാണിജ്യത്തിനു വേണ്ടി ഇന്ത്യയിലുണ്ടായിരുന്ന 
യഹൂദന്മാരുടെ സാന്നിദ്ധ്യമായിരുന്നു എന്ന്‌ അനു 
മാനിക്കപ്പെടുന്നുണ്ട്‌. പതിനാറാം നൂറ്റാണ്ടില്‍ 
പടിഞ്ഞാറന്‍ രാജ്യങ്ങളില്‍ നിന്ന്‌ ആളുകള്‍ വാണി 
ജൃത്തിനെത്തിയതാകട്ടെ,ഇന്ത്യയിലെ നാണ്യവിള 
കള്‍ക്കു വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി 
ട്ടായിരുന്നു. ക്രൈസ്തവരുടെ സാന്നിദ്ധ്യം പോര്‍ട്ടുഗീസ്‌, 
ഡച്ച്‌, ഫ്രഞ്ച്‌ ശക്തികളുടെ കേരളത്തിലേക്കുള്ള 
കൂടുതലായ വരവിന്‌ ഒരു പക്ഷേ കാരണമായിരുന്നി 
രിക്കണം. 


കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ എന്നും 
കൃഷിയായിരുന്നു. ക്രൈസ്തവര്‍ അനേക തല 
മുറകളായി കാര്‍ഷികരംഗത്തെ ശക്തിയേറിയ സാന്നി 
ദ്ധ്ൃമായിരുന്നു. കര്‍ഷകരെന്നു തന്നെയായിരുന്നു 
കുടുംബങ്ങളായി അവര്‍ അറിയപ്പെട്ടിരുന്നതും. 
കേരളത്തില്‍ തന്നെ മലബാറിലേക്കും, തെൻ 
ഗ്രദേശങ്ങളിലേക്കും, സമാന കാലാവസ്ഥയുള്ള 
തമിഴ്നാട്ടിലേക്കും കര്‍ണാടകത്തിലേക്കും ക്രൈസ്തവര്‍ 
കുടിയേറിയത്‌ കൃഷിക്കുള്ള മെച്ചപ്പെട്ട സാഹചര്യം 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


തേടിയായിരുന്നു. കാര്‍ഷികവിളകളിലെല്ലാം തന്നെ 
ക്രൈസ്തവരായ കര്‍ഷകര്‍ ശ്രദ്ധവച്ചിരുന്നു. റബറിന്റെ 
്രവേശനത്തോടെ തോട്ടവിളമേഖലയിലേക്കുള്ള 
(പരവേശം വളരെ രധുതഗതിയില്‍ നടന്നു. മുമ്പ്‌ 
പറഞ്ഞവയ്ക്ക്‌ ഒപ്പം കശുവണ്ടി, ഏലം, കാപ്പി, തേയില, 
കൊക്കോ തുടങ്ങിയ തോട്ടവിളകളും, നെല്ല്‌, നാളികേരം, 
മരച്ചീനി, വാഴ ഇവയുടെ എല്ലാം കൃഷിയില്‍ പുതിയ 
പരീക്ഷണങ്ങള്‍ക്ക്‌ ക്രൈസ്തവര്‍ തുനിഞ്ഞിരുന്നു. 
ഭക്ഷ്യവിളകള്‍ക്കു ക്ഷാമം വന്നപ്പോഴും കേരളത്തിന്റെ 
സാമ്പത്തികഭ്രദത കാത്തുസൂക്ഷിച്ചത്‌ ഇതരമേഖല 
കളിലെ നേട്ടങ്ങളിലൂടെയാണ്‌. ചോരയും നീരും 
വിയര്‍പ്പു ചീന്തി കേരളത്തിന്റെ മണ്ണില്‍ പൊന്നു 
വിളയിക്കാന്‍ ക്രൈസ്തവര്‍ നടത്തിയ ശ്രമങ്ങള്‍ 
അര്‍ഹിക്കുന്ന പ്രാധാന്യത്തോടെകാണേണ്ടിയിരിക്കുന്നു. 
വിദ്യാഭ്യാസരംഗത്തെ OO(HMOA സാന്നി 
ദ്ധൃത്തിന്‌ ഒന്നാമതായി നന്ദിപറയേണ്ടത്‌ കുടുംബ 
ങ്ങളോടു തന്നെയാണ്‌. കുടുംബങ്ങള്‍ സമാഹരിച്ച 
നേര്‍ച്ചക്കാശുകളിലും, പിടിയരിയിലും അവരുടെ 
കായികാദ്ധ്വാനത്തിലുമാണ്‌ ആദ്യകാല പളളിക്കൂടങ്ങള്‍ 
എല്ലാം പടുത്തുയര്‍ത്തിയത്‌. എല്ലാ പള്ളികളോടും 
ചേര്‍ന്ന്‌ വിദ്യാലയങ്ങള്‍ ഉണ്ടാകുക എന്ന സ്വപ്നം 
ക്രൈസ്തവര്‍ പുലര്‍ത്തിയിരുന്നു. ഇരുപതാം നൂറ്റാ 
ണ്ടിന്റെ സവിശേഷത സ്കൂളുകളുടെ എണ്ണത്തിലെ 
വളര്‍ച്ചയും ഉന്നതവിദ്യാഭ്യാസ രംഗത്തെ കലാശാല 
കളുടെ ആവിര്‍ഭാവവും അവയിലെ സമര്‍പ്പിതരുടെ 
സാന്നിദ്ധ്യവുമായിരുന്നു. കേരളത്തിലെ ഏറ്റവും 
(പശസ്‌ തങ്ങളായ വിദ്യാഭ്യാസസ്ഥാപനങ്ങളായി 
ക്രിസ്തീയസ്ഥാപനങ്ങള്‍ തീര്‍ന്നത്‌ അവയുടെ പേരില്‍ 
ക്രൈസ്തവവിശ്വാസികള്‍ പുലര്‍ത്തിയ താല്പര്യവും 
അവയിലെ മൂല്യബോധനവുമായിരുന്നു. ഇന്ന്‌ 
വിദ്യാഭ്യാസരംഗം ഏറെ സങ്കീര്‍ണമായിരിക്കുന്നു, 
വിശേഷിച്ചും ഉന്നതവിദ്യാഭ്യാസരംഗം. ആരോഗ്യ, 
എഞ്ചിനീയറിംഗ്‌, സാങ്കേതികമേഖലകളിലെയും ഇതര 
പ്രൊഫഷനല്‍ -തൊഴിലധിഷ്ഠിത രംഗങ്ങളിലെയും 
സ്ഥാപനങ്ങളുടെ വളര്‍ച്ച അവിശ്വസനീയമാണ്‌. കേരളം 
വളരെയേറെ സ്ഥാപനങ്ങളുടെ നാമങ്ങള്‍ കൊണ്ട്‌ 
ഭാരതത്തിലും പുറമേയും പ്രശസ്‌ തമായിരിക്കുന്നു. 
ഉന്നതവിദ്യാഭ്യാസരംഗത്തെക്കുറിച്ച്‌ വൃത്യസ്തമായ 
അഭിര്പായങ്ങള്‍ ഉയരുമ്പോഴും ഏറെപ്പേരും 
താല്പര്യപ്പെടുന്നത്‌, (കിസ്‌ തീയസ്ഥാപനങ്ങളില്‍ 
കൂട്ടികള്‍ക്ക്‌ വിദ്യാഭ്യാസവും പരിശീലനവും 
നല്കാനാണ്‌. അതിനു കാരണം അവ പുലര്‍ത്തുന്ന 
ഉന്നതനിലവാരവും മൂല്യാധിഷ്ഠിത പരിശീലനവുമാണ്‌. 
കേരളത്തിലങ്ങോളമിങ്ങോളം ഉയര്‍ന്ന തൊഴില്‍ 
പരിശീലന, തൊഴില്‍ദായക കേന്ദ്രങ്ങളും ഇത്തരുണ 
ത്തില്‍ വിസ്മരിക്കാനാവില്ല. അനേകായിരം യുവ 
ജനങ്ങളെ സാങ്കേതിക പരിശീലനം തേടാനും 
വിദേശരാജ്യങ്ങളിലേക്ക്‌ പോകാനും പ്രാപ്തരാക്കിയത്‌ 
ഈ കേന്ദ്രങ്ങളാണ്‌. ലോകത്തിന്റെ ഏതു കോണില്‍ 
ചെന്നാലും കണ്ടുമുട്ടുന്ന അനേകായിരം സാധാരണ 
തൊഴിലാളികളുടെയും നേഴ്സുമാരുടെയും ആരോഗ്യ 
രംഗത്തെ ഇതര ജോലിക്കാരുടെയും ഉന്നതസ്ഥാനങ്ങള്‍ 
വഹിക്കുന്നവരുടെയും സാന്നിദ്ധൃത്തിന്‌ നന്ദി പറയേ 
ണ്ടത്‌ ഈ സ്ഥാപനങ്ങളോടാണ്‌. 
ജീവകാരുണ്ൃപ്രവര്‍ത്തനത്തിന്‌ വ്യക്തികളായും 
കുടുംബങ്ങളായും ക്രൈസ്തവര്‍ ചെലുത്തിയിരുന്ന 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


താല്പര്യം ശ്രദ്ധേയമായിരുന്നു. അവയൊക്കെ പുതിയ 
സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും രൂപം 
കൈക്കൊണ്ടപ്പോഴും അവയുടെ പിന്നില്‍ അനേക 
മനേകം വ്യക്തികളുടെ സാന്നിദ്ധ്യവും അദ്ധ്വാനത്തിന്റെ 
പങ്കുമുണ്ടായിരുന്നു. ക്രിസ്തീയവിഭാഗങ്ങള്‍ നേതൃത്വം 
നല്‍കിയവയ്ക്കു പുറമേ, വ്യക്തികളും കുടുംബങ്ങളും 
ആരംഭം കുറിച്ച ജീവകാരുണ്യര്പവര്‍ത്തനങ്ങളും 
സ്ഥാപനങ്ങളും കേരളത്തിലുണ്ടായിരുന്നു. ആശുപത്രികള്‍, 
ക്ലിനിക്കുകള്‍, അനാഥര്‍ക്കും, ബാലികാബാലന്മാര്‍ക്കും, 
ശാരീരിക-മാനസികവൈകല്യമുള്ളവര്‍ക്കും 
വേണ്ടിയുള്ള സ്ഥാപനങ്ങള്‍, വൃദ്ധസദനങ്ങള്‍, 
പുനരധിവാസ കേന്ദ്രങ്ങള്‍ തുടങ്ങിയവയുടെയൊക്കെ 
നടത്തിപ്പ്‌ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും 
സജീവമായ ശ്രദ്ധാവിഷയമായിരുന്നു. ദൈവാലയങ്ങളും 
സന്യസ്തഭവനങ്ങളും കരുതലിന്റെ കേന്ദ്രങ്ങളും 
ഇടങ്ങളുമായി പരിഗണിക്കണമെന്ന മൂല്യാവബോധം 
നിലനിന്നിരുന്നു, എന്നു മഠ്രതമല്ല, വളര്‍ന്നു 
കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളരുന്ന കേരളമൊരു 
കരുതുന്ന സമൂഹമായി പരിണമിക്കുന്നതില്‍ ക്രൈസ്തവ 
വിശ്വാസത്തിനും മൂല്യങ്ങള്‍ക്കുമുള്ള പങ്ക അവിതര്‍ക്കി 
തമായ വസ്തുതയാണ്‌. 


സ്ത്രീകളോടുള്ള മെച്ചപ്പെട്ട സമീപനം കേരള 
ക്രൈസ്തവരുടെ ഗ്രത്യേകതയായിരുന്നു. പെണ്‍ 
കുട്ടികള്‍ ഉന്നത വിദ്യാഭ്യാസവും തൊഴിലും നേടുന്നതിന്‌ 
കേരളക്രൈസ്തവര്‍ പ്രോത്സാഹനം നല്‍കിയിരുന്നു. 
ഭാരതത്തിലെ വിവിധ സ്ഥലങ്ങളില്‍ മാത്രമല്ല, വളരെ 
അന്യമായ ജീവിതശൈലിയും സാംസ്കാരിക സ്ഥിതി 
വിശേഷവുമുള്ള പാശ്ചാത്യരാജ്യങ്ങളിലേക്കും, കിഴക്കന്‍ 
യൂറോപ്പിലേക്കും. ചൈനയിലേക്കും ആസ്‌ട്രേലിയ 
യിലേക്കുമൊക്കെ പെണ്‍കുട്ടികളെ അയച്ചു പഠിപ്പി 
ക്കുവാന്‍ ക്രൈസ്തവര്‍ വിമുഖത കാട്ടിയില്ല. 
പെണ്‍കുട്ടികളായതിന്റെ പേരില്‍ ഖേദിക്കുകയോ 
അവരെ മുഖ്യധാരയില്‍ നിന്ന്‌ അകറ്റി നിര്‍ത്തുകയോ 
ചെയ്യുന്ന രീതി പ്രായേണ കുറവായിരുന്നു. അതു 
കൊണ്ട്‌ കുടുംബത്തിലും സമൂഹത്തിലും ഉയര്‍ന്നു 
നില്ക്കുവാന്‍ അവര്‍ക്കു സാധിച്ചിട്ടുണ്ട്‌. രാഷ്ട്രീയ, 
സാമൂഹിക, സാംസ്കാരിക മേഖലകള്‍ക്കു പുറമേ 
കേരളത്തിന്റെ യശസ്സ്‌ ദിഗന്തങ്ങളോളം എത്തിച്ച 
സേവനനിരതരായ സന്യസ്തരുടെ വലിയ ഒരു നിരയെ 
ലഭ്യമാക്കിയ ക്രൈസ്തവകുടുംബങ്ങള്‍ സ്ത്രീത്വത്തിന്റെ 
മാഹാത്മ്യം പ്രായോഗികമായി പ്രഖ്യാപിക്കുക 
യായിരുന്നു. സംസ്കാരം മൂല്യങ്ങളുടെ ആവിഷ്കാര 
മാണ്‌ ലക്ഷ്യമാക്കുക. ഏതു സംസ്കാരത്തിലെയും 
ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ്‌ വിദ്യാഭ്യാസ 
ത്തിലും, സ്ത്രീകളോടുള്ള സമീപനത്തിലും കാണി 
ക്കുന്ന അനുകൂലമായ മനോഭാവം. മാറി വന്ന 
സാഹചര്യങ്ങളില്‍ ഇവയോടൊപ്പം പുതിയ തൊഴില്‍ 
മേഖലകളെ സ്വാഗതം ചെയ്യാനും ക്രൈസ്തവര്‍ 
സന്നദ്ധരായത്‌ കേരളത്തിന്റെ തന്നെ പുരോഗതിക്കു 
കാരണമായിത്തീര്‍ന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടായി 
നേഴ്സിങ്ങ്‌ മേഖലയോടും കഴിഞ്ഞ രണ്ടു 
ദശാബ്ദക്കാലമായി ഐ.ടി. രംഗത്തോടും കാണിച്ച 


തുറവി കേരളത്തിനുണ്ടാക്കിയ മാറ്റം ശ്രദ്ധേയമാണ്‌. 
കേരളത്തെ മാനുഷിക വിഭവശേഷിയുടെ കാര്യത്തില്‍ 
മുന്‍നിരയിലെത്തിക്കുന്നതില്‍ ഈ സമീപനം 
അനുകൂലമായ ഘടകമായി പരിണമിച്ചു. 


പങ്കാളിത്വവും സഹകരണവും 


കേരളത്തിലെ കുടുംബങ്ങളുടെ അദ്ധാനം 
കേരളത്തിന്റെ സാമ്പത്തികപുരോഗതിയില്‍ പ്രധാന 
മര്‍ഹിക്കുന്ന വസ്തുത തന്നെ. എന്നാല്‍ തുലോം 
വലുതാണ്‌ കേരളത്തിനു പുറമേ നിന്ന്‌, പ്രത്യേകിച്ച്‌ 
വിദേശരാജ്യങ്ങളില്‍ നിന്ന്‌ കേരളത്തിലേക്ക്‌ എത്തുന്ന 
സമ്പത്തിന്റെ തോത്‌. 2015 ജൂണിലെ കണക്കനുസരിച്ച്‌, 
കേരളത്തിലെ എന്‍.ആര്‍.ഐ. നിക്ഷേപം 1.1 ലക്ഷം 
കോടി രൂപയായിരുന്നു. ഇന്ത്യയിലെ ആകെ എന്‍. ആര്‍. 
ഐ. നിക്ഷേപം ഇക്കാലഘട്ടത്തില്‍ ഏഴു ലക്ഷം 
കോടിയായിരുന്നു എന്ന്‌ മനസ്സിലാക്കുമ്പോഴാണ്‌, 
്രവാസിമലയാളി കേരള നിര്‍മിതിക്ക്‌ പ്രത്യക്ഷമോ 
പരോക്ഷമോ ആയി നല്‍കുന്ന പങ്ക നാം തിരിച്ചറിയുക. 
ഗള്‍ഫ്‌, യു.എസ്‌.എ., കാനഡാ തുടങ്ങി, ലോകത്തിന്റെ 
എല്ലാ ഭാഗത്തു നിന്നുമുള്ള മലയാളികളില്‍ 
നിന്നുമായാണ്‌ ഈ സമ്പത്ത്‌ കേരളത്തിലേക്ക്‌ 
എത്തുന്നത്‌. ആമുഖത്തില്‍ ഞാന്‍ സൂചിപ്പിച്ച 
കുടുംബങ്ങളില്‍ ഭൂരിഭാഗത്തിനും നാട്ടില്‍ വീടും, ബാങ്ക്‌ 
നിക്ഷേപവും ഇതര നിക്ഷേപങ്ങളും ഉള്ളവരാണ്‌. 
ഇവയ്ക്കൊക്കെ പിന്നില്‍ സ്വാര്‍ത്ഥമായൊരു 
ചിന്തയുണ്ടെന്ന്‌ ആരോപിക്കുന്നവരുണ്ടാവാം. അങ്ങനെ 
യാണെങ്കില്‍ പോലും അതിന്റെ പരോക്ഷമായ ഗുണം 
കേരളത്തിനു തന്നെയാണെന്ന വസ്തുത നിഷേധി 
ക്കാനാവില്ല. അതിനേക്കാള്‍ ഉപരിയായി പിറന്നു വീണ 
മണ്ണിനോടുള്ള പ്രതിബദ്ധതയും അതിന്റെ നിര്‍മ്മിതിയില്‍ 
തങ്ങള്‍ക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ബോധ്യവു 
മാണ്‌ ഏറെപ്പേരുടെയും കേരളത്തിലേക്ക്‌ എത്തുന്ന 
നിക്ഷേപത്തിനു പിന്നിലെ പ്രചോദനം. കുടുംബബന്ധ 
ങ്ങളുടെ പ്രേരണയും ഈ നിക്ഷേപത്തിനു പിന്നിലുണ്ട്‌ 
എന്നതു നിഷേധിക്കാനാവില്ല. നാട്ടിലുള്ള മാതാപിതാ 
ക്കളെയും, ഇതര കുടുംബാംഗങ്ങളെയും, ബന്ധുക്ക 
ളെയും കുറിച്ചുള്ള ഓര്‍മ്മയും ഇവരൊടെല്ലാമുള്ള 
കരുതലും പ്രവാസിയുടെ കേരളത്തിലേക്ക്‌ എത്തുന്ന 
സമ്പത്തിനു പറയാനുണ്ട്‌. കേരളത്തിലുയര്‍ന്നതും 
ഉയരുന്നതുമായ മത, സാംസ്കാരിക, സാമൂഹിക, 
രാഷ്ട്രീയ സംരംഭങ്ങളിലും സ്ഥാപനങ്ങളിലുമെല്ലാം 
്രവാസിമലയാളിയുടെ കൈത്താങ്ങ്‌ ഉണ്ട്‌. ഇരുപതാം 
നൂറ്റാണ്ടിന്റെ ഉത്തരാര്‍ദ്ധം മുതല്‍ കേരളം 
അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതിയില്‍ 
പ്രവാസിമലയാളികളുടെ പങ്കാ നിര്‍ണയാതീതമാണ്‌. 
മാറ്റങ്ങളുടെ സൂചന 

ക്രൈസ്തവ കുടുംബഘടനയിലും ബന്ധങ്ങളിലും 
വന്നു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നിസ്സാരമായി 
കാണാനാവില്ല. കുടുംബങ്ങളുടെ തകര്‍ച്ച സമൂഹ 
ത്തിന്റെ തന്നെ തകര്‍ച്ചക്കു കാരണമാകുമെന്നത്‌ ചരിത്രം 
നല്‍കുന്ന പാഠമാണ്‌. പാശ്ചാത്യരാജ്യങ്ങള്‍ നല്കുന്ന 
കാഴ്ചയതാണ്‌. നാളിതുവരെ പവിത്രമെന്നു കരുതി 


യിരുന്ന കുടുംബത്തിന്റെ ഭ്രദതയും ശ്രേഷ്ഠതയും 
തുടര്‍ന്നും ഉയര്‍ത്തിപ്പിടിക്കേണ്ടത്‌ സമൂഹനിര്‍മ്മിതിയില്‍ 
തുടര്‍ന്നും പങ്കാളികളാകുന്നതിന്‌ അനിവാര്യമായ 
വസ്തുതയാണ്‌. വിവാഹം, കുടുംഭം, ബന്ധങ്ങള്‍ ഇവയെ 
സംബന്ധിച്ച്‌ ക്രൈസ്തവ വിശ്വാസം നല്കുന്ന 
മൂല്യങ്ങളെ തുടര്‍ന്നും ഉയര്‍ത്തിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. 
എന്നാല്‍ ആധുനിക സാഹചര്യവുമായി സംവാദത്തില്‍ 
ഏര്‍പ്പെടേണ്ടിയിരിക്കുന്നു. ഇക്കാലഘട്ടം കാമ്യമായി 
കരുതുന്ന വ്യക്ത്ൃധിഷ്ടിത ചിന്തയില്‍ നിന്നും 
വ്യക്തിപരതയില്‍ (Individualisam and Personalism) 
ഭാവാത്മകമായ കാര്യങ്ങള്‍ സ്വീകരിച്ച്‌, പരമ്പരാഗത 
മൂല്യങ്ങളെയും ആധുനികതയെയും പൊരുത്ത 
പ്പെടേണ്ടത്‌ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്‌. 
കനമാര്രപായത്തില്‍ തന്നെ വിദ്യാഭ്യാസത്തിനും 
തുടര്‍ന്ന്‌ ജോലിക്കുമായി വീട്ടില്‍ നിന്ന്‌ അകലേക്കു 
പോകുന്ന പുതിയ തലമുറയാണ്‌ ഇന്നുള്ളത്‌. അവരുടെ 
ചക്രവാളം വിശാലമാണ്‌, സാധ്യതകള്‍ അനന്തവും. 
പക്ഷേ അവയുടെ മദ്ധ്യേ ജീവിതപാത വെട്ടി 
ത്തുറക്കാനുള്ള വിശ്വാസ, ധാര്‍മികമൂല്യങ്ങള്‍ സ്വന്ത 
മാക്കി അവരെ ലോകത്തിലേക്ക്‌ അയയ്ക്കുക 
കുടുംബത്തിന്റെ ര്രതേയകിച്ച്‌ മാതാപിതാക്കളുടെ 
ഉത്തരവാദിത്വമാണ്‌. മാധ്യമങ്ങളുടെ നന്മയോടൊപ്പം 
ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ഘടകങ്ങളും അവരുടെ 
മുമ്പിലുണ്ട്‌. എല്ലാവിധമായ പ്രതിഭകളെയും ഇല്ലാതാ 
ക്കുന്ന മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും അവ 
ഒരുവനെ എത്തിക്കുന്ന തീര്രനിലപാടുകളെയും മാര്‍ഗം 
അവരുടെ മുമ്പില്‍ പതിയിരിക്കുന്നുണ്ട്‌. ഭവനത്തി 
ലായിരിക്കുമ്പോള്‍ കുട്ടികള്‍ക്കു വിശ്വാസ-ധാര്‍മിക 
ബോധനം നല്കുക, അകലെയായിരിക്കുമ്പോഴും 
അവരെ അനുധാവനം ചെയ്യുക. കുടുംബത്തോടുള്ള 
ബന്ധത്തില്‍ അവര്‍ ഉറച്ചു നില്ക്കുന്നു എന്ന്‌ 
ഉറപ്പാക്കുക; അത്‌ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയിലും 
അവരെ നിലനിര്‍ത്തും.സാമൂഹിക്രപതിബദ്ധതയുള്ള 
വരായി അവര്‍ വളരുകയും ജീവിക്കുകയും ചെയ്യേണ്ടത്‌ 
സമൂഹനിര്‍മ്മിതിക്ക്‌ അനിവാര്യമായ വസ്തുതയാണ്‌. 


ഉപസംഹാരം 

വ്യക്തികളെയും കുടുംബങ്ങളെയും സംബന്ധിച്ച്‌ 
കുറിച്ച കാര്യങ്ങള്‍ വിവിധ അളവുകളില്‍ കേരളത്തിലെ 
എല്ലാ കുടുംബങ്ങള്‍ക്കും പാരമ്പര്യങ്ങള്‍ക്കും 
അവകാശപ്പെടാവുന്നതാണ്‌. ആര്‍ക്കും ഒന്നും നിഷേധി 
ക്കാനോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള്‍ സ്വന്തം 
മാ്രമാണെന്നു പറയുവാനോ അല്ല, ര്രിസ്‌ തീയ 
പാരമ്പര്യം നല്‍കിയതെന്നു ഉത്തമബോധ്യമുള്ളതിനെ 
പരാമര്‍ശിക്കുക മാര്രമായിരുന്നു വിശകലനത്തിന്റെ 
ഉദ്ദേശം. അതേ സമയം ഭാവിയിലേക്കു ദൃഷ്ടികള്‍ 
അയച്ച്‌ വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്‌ ശ്രദ്ധ 
വേണമെന്നു സൂചിപ്പിക്കുകയും ചെയ്യുകയാണ്‌ ലക്ഷ്യം. 
ഓരോ വിശ്വാസ-മത പാരമ്പര്യങ്ങളും, വ്യക്തികളുടെ 
ശ്രേഷ്ഠതയും വളര്‍ച്ചയും ഒപ്പം സാമൂഹിക്രപതിബദ്ധ 
തയും വളര്‍ത്താനുള്ള ധ്രമങ്ങളില്‍ ഏര്‍പ്പെടട്ടെ. 
അതിനുള്ള സ്രോതസ്സുകള്‍ നമുക്കുണ്ട്‌. അപ്പോള്‍ 
കേരളം ഭാരതത്തിനു മാത്രമല്ല, ലോകത്തിനു തന്നെയും 
ദീപ്തിയാകുന്ന നാടായി തീരും. 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


റവ. ഡോ. മാത്യു 21960189) 910103 


കേരളസമൂഹത്തിന്റെ 


സമഗ്ര വളര്‍ച്ചയ്ക്ക്‌ 


കത്തോലിക്കാസഭയിലെ 
സമര്‍പ്പിതരുടെ സംഭാവനകള്‍ 


ആമുഖം 


സമര്‍പ്പിത ജീവിതത്തിലേക്കുള്ള വിളിയാല്‍ 
സമ്പന്നമാണ്‌ “ദൈവവിളിയുടെ വിളനില” മെന്ന്‌ 
അറിയപ്പെടുന്ന നമ്മുടെ കേരളം. ഇവിടെ നിന്നും 
വീശുന്ന കാറ്റിന്‌ വിജ്ഞാനത്തോടൊപ്പം വിശുദ്ധി 
യുടെയും ഗന്ധമുണ്ട്‌. അനേകം വൈദികരും 
സന്യസ്തരും തങ്ങളുടെ സമര്‍പ്പിതജീവിതത്തോടുള്ള 
വിശ്വസ്തതയിലൂടെ കേരളത്തിന്റെ സമ്രഗമായ 
വളര്‍ച്ചയ്ക്ക്‌ വലുതായ സംഭാവനകള്‍ നല്കിയിട്ടുണ്ട്‌. 
നമ്മുടെ സംസ്ഥാനത്തു കാണുന്ന പല ഗുണപരമായ 
മാറ്റങ്ങളുടെയും പിന്നില്‍ അറിയപ്പെടാത്ത അനേകം മദര്‍ 
തെരേസമാരുടെ ത്യാഗനിര്‍ഭരമായ സേവനത്തിന്റെ 
കരങ്ങളുണ്ട്‌. ഇതു കൂടാതെ ഭാരതത്തിലും, ലോകത്തെ 
ല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ആഗോള 
കത്തോലിക്കാ സഭയുടെ അജപാലന - ആതുരസേവന 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


മേഖലകളില്‍ അഭിമാനിക്കത്തക്ക പ്രവര്‍ത്തനങ്ങള്‍ 
നമ്മുടെ വൈദികരും, സന്യസ്തരും നടത്തുന്നു. 
ഇവിടുത്തെ ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു വിശ 
കലനവും, സമര്‍പ്പിതരുടെ സംഭാവനകളെക്കുറിച്ചുള്ള 
വിവരണവും, അതിനെ ലോകം അംഗീകരിച്ച 
തിന്റെ ചില സാക്ഷ്യങ്ങളുമാണ്‌ ഈ ലേഖന 
ത്തിന്റെ ഉള്ളടക്കം. ഇതൊരു ശാസ്‌ [MIM AI}, 
സമഗ്രവുമായ പഠനമല്ലാത്തതിനാല്‍ ചില കണക്കുകളും, 
വിമര്‍ശനാത്മകമായ വിശകലനങ്ങളും ഒഴിവാക്കി 
യിട്ടുണ്ട്‌. 

സമര്‍പ്പിതരുടെ സംഭാവനകള്‍ 


ഒരു വൈദികന്‍ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാ 
ണെന്നാണ്‌ സഭ പഠിപ്പിക്കുന്നത്‌. പഠിപ്പിക്കുക, 
വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നത്‌ വൈദികന്റെ 
ത്രിവിധ ദൌത്യങ്ങളാണ്‌. ഈ ദത്യങ്ങളെ അടിസ്ഥാന 
പ്പെടുത്തിയാണ്‌ അവന്‍ തന്റെ ഗ്രവര്‍ത്തനമണ്ഡലത്തെ 
നിര്‍വചിക്കുന്നത്‌. എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടം 
ലക്ഷ്യം വച്ചുള്ള പ്രവര്‍ത്തനമല്ലിത്‌. ക്രിസ്തുവിനെപ്രതി 
വിശ്വാസത്തിലൂന്നി സ്നേഹത്തോടെ ചെയ്യുന്ന 
പ്രവര്‍ത്തനങ്ങള്‍ മാത്രമാണ്‌ സമര്‍പ്പിതരെ സംബന്ധിച്ച്‌ 
ഫലദായകമാവുന്നത്‌. അതുകൊണ്ടുതന്നെ തന്റെ 
വിളിയുടെയും ശുശ്രൂഷയുടെയും ഭാഗമാണ്‌ 
സാംസ്ക്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസമേഖല 
കളിലുള്ള സമര്‍പ്പിതരുടെ പ്രവര്‍ത്തനങ്ങള്‍. 


ക്രൈസ്തവമതത്തിന്റെ അടിസ്ഥാന പ്രമാണം 
ദൈവസ്നേഹവും, മനുഷ്യസ്നേഹവുമാണ്‌. മനുഷ്യ 
സ്നേഹം പ്രായോഗികമാക്കി കാണിക്കുന്നതിന്റെ 
ഭാഗമാണ്‌ സഹജീവികളുടെ സമഗ്ര വളര്‍ച്ചയ്ക്കായുള്ള 
പരിശ്രമങ്ങള്‍. അത്‌ ഒരേ സമയം ആത്മീയവും, ഭനതീ 
കവുമായ പ്രവര്‍ത്തനങ്ങളിലധിഷ്ഠിതമാണ്‌. ആരാധന 
യിലൂടെ നടത്തുന്ന വിശ്വാസത്തിന്റെ പ്രകടനവും, 
കാരുണ്യ പ്രവര്‍ത്തനങ്ങളിലൂടെയുള്ള വിശ്വാസത്തിന്റെ 


്രകടനവും (രിസ്‌ തീയ ജീവിതത്തില്‍ പരസ്പര 
പൂരകങ്ങളാണ്‌. കേരള സമൂഹത്തില്‍ വളരെ പ്രകടനവും, 
്രശംസനീയവുമായ രീതിയില്‍ സമര്‍പ്പിതര്‍ സഭയിലൂടെ 
അതു നിര്‍വഹിക്കുന്നു. 


വിദ്യാഭ്യാസ - ആതുര സേവന പ്രവര്‍ത്തനങ്ങള്‍ 


പള്ളിയോടു ചേര്‍ന്നുള്ള പള്ളിക്കൂടങ്ങളും, ആശ്രമ 
ങ്ങളോടു ചേര്‍ന്നുളള ആതുരസേവന പ്രവര്‍ത്തനങ്ങളും 
കേരളത്തിന്റെ വലിയ പ്രത്യേകതയാണ്‌. നല്ല 
വിദ്യാഭ്യാസമാണ്‌ എല്ലാ പുരോഗതിയുടെയും 
അടിസ്ഥാനം. അറിവിന്റെ ച്രകവാളങ്ങളെ വിദ്യാഭ്യാസം 
വിശാലമാക്കുമ്പോള്‍ തിന്മയുടെയും ചൂഷണത്തി 
ന്റെയും, വിവേചനത്തിന്റെയും അന്ധകാരം ഇല്ലാ 
താകുന്നു. കേരളത്തിലെ താഴേത്തട്ടിലുള്ളവര്‍ മുഖ്യ 
ധാരയിലേയ്ക്കു നടന്നു കയറിയതിന്റെ മൂലകാരണം 
അവര്‍ക്കു ലഭിച്ച വിദ്യാഭ്യാസമാണ്‌. അതിന്റെ 
മുന്‍പന്തിയിലുണ്ടായത്‌ സഭയും, സഭയിലെ സമര്‍പ്പിതരു 
മാണ്‌. കേവലം കുറെ സ്കൂളുകളിലും, കോളേജുകളിലും 
ഒതുങ്ങി നില്ക്കുന്നതുമല്ലിത്‌. ഭിന്നശേഷിയുള്ള പ്രത്യേക 
വിദ്യാഭ്യാസം അവകാശപ്പെട്ടവരും, സമൂഹത്തിലെ 


പാര്‍ശ്വവത്ക്കരിക്കപ്പെട്ടവരും, മദ്യപാനത്തിനും, 
മയക്കുമരുന്നിനും അടിപ്പെട്ടവരുമെല്ലാം ക്രിസ്തുവിന്റെ 
സ്നേഹത്തിന്റെ സൌഖ്യം സമര്‍പ്പിതരിലൂടെ അനുഭവി 
ക്കുന്നു. ഇതു വെറും അവകാശവാദമല്ലെന്നു കണക്കു 
കള്‍ സാക്ഷിക്കുന്നു. 


കേരളത്തിലെ കത്തോലിക്കാസഭ 2,600 വിദ്യാ 
ഭ്യാസ സ്ഥാപനങ്ങളും, 465 സാങ്കേതിക വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങളും നടത്തുന്നു. അതുപോലെ തന്നെ 20 
ശതമാനം എന്‍ജിനീയറിംഗ്‌ കോളേജുകളും, 23 
ശതമാനം സ്കൂളുകളും സഭയുടെ വിദ്യാഭ്യാസ 
പ്രവര്‍ത്തനങ്ങളുടെ സാക്ഷ്യങ്ങളാണ്‌. കേരളത്തിലെ 8 
സ്വകാര്യ മെഡിക്കല്‍ കോളേജുകളില്‍ മൂന്നും അന്‍പതു 
ശതമാനം (27) സ്വകാര്യ ബി.എസ്സ്‌.സി. നേഴ്‌സിംഗ്‌ 
കോളേജുകളും, കുടാതെ 530 ആശുപ്രതികളിലും, 
ഡിസ്‌ പെന്‍സറികളിലുമായി ആയിരക്കണക്കിന്‌ 
രോഗികളെയും ശുശ്രൂഷിക്കുന്നു. ഭാരത കത്തോലിക്കാ 
സഭയുടെ നേതൃത്വത്തില്‍ നടത്തുന്ന സ്കൂളുകളില്‍ 


പഠിക്കുന്ന 73 ശതമാനം കുട്ടികളും പാവപ്പെട്ട 
കുടുംബങ്ങളില്‍ നിന്നും വരുന്നവരാണ്‌. സഭയുടെ 
സ്‌കൂളുകളില്‍ 54 ശതമാനം പെണ്‍കുട്ടികളും, 25 
ശതമാനം ദളിത്‌ - ട്രൈബല്‍ വിഭാഗത്തിലുള്ളവരും, 31 
ശതമാനം പിന്നോക്ക വിഭാഗക്കാരുമാണ്‌ 
(മുകളിലുദ്ധരിച്ച കണക്കുകള്‍ ഫാ. ജോസ്‌ കുരിയേടത്ത്‌ 
എഴുതിയ Christianity and Indian Society എന്ന 
പുസ്തകത്തില്‍ നിന്നാണ്‌). 


ദൈവത്തോടും, സഭയോടും, സമൂഹത്തോടും, 
സഹജീവികളോടുമുള്ള കേരളത്തിലെ സമര്‍പ്പിത 
സമൂഹത്തിന്റെ വിശ്വസ്തതയുടെയും, സ്നേഹത്തി 
ന്റെയും അടയാളമാണ്‌ ഇത്തരത്തിലുള്ള പ്രവര്‍ത്ത 
നങ്ങള്‍. അതുകൊണ്ടുതന്നെയാണ്‌ ജനസംഖ്യാനു 
പാതികത്തിലു പരിയായി സമ്രഗ സംഭാവനകള്‍ 
നല്കാന്‍ സമര്‍പ്പിതര്‍ക്കു സാധിക്കുന്നത്‌. ഇന്നും 
എല്ലായിടത്തും ഗ്രശംസിച്ചു പറയപ്പെടുന്ന “കേരള 
മോഡല്‍” വികസനത്തിനു കത്തോലിക്കാസഭയിലെ 
സമര്‍പ്പിതരുടെ പങ്ക്‌ എടുത്തുപറയേണ്ടതാണ്‌. പല 
വികസിത രാജ്യങ്ങളോടും കിടപിടിക്കത്തക്ക 
ഭനതീകവളര്‍ച്ച കേരളത്തിനു 
കൈവരിക്കാന്‍ സാധിച്ചിട്ടുണ്ട്‌. 
ഇവിടുത്തെ ഉയര്‍ന്ന സാക്ഷരതാ 
നിരക്കും, കുറഞ്ഞ ശിശുമരണ 
നിരക്കും, ഉയര്‍ന്ന ആയുര്‍ദൈര്‍ഘ്യ 
വുമാണ്‌ ഇങ്ങനെയൊരു സ്ഥാന 
ത്തിന്‌ കേരളത്തെ അര്‍ഹമാക്കിയത്‌. 


സഭയുടെ ചില 
സാമുഹികക്ഷേമപ്രവര്‍ത്തനങ്ങള്‍ 


സുവിശേഷത്തിലെ യേശു 
വേദനിക്കുന്നവരുടെ ആശ്വാസവും, 
കരയുന്നവരുടെ കണ്ണീരൊപ്പു 
ന്നവനുമാണ്‌. യേശുവിന്റെ ഉദാത്ത 
മാതൃക പിന്‍തുടര്‍ന്ന്‌ അനാഥ 
B രെയും, അശരണരെയും കരുതു 
കയും, പരിപാലിക്കുകയും ചെയ്യുന്ന അനേകം 
സമര്‍പ്പിതരാല്‍ സമ്പന്നമാണ്‌ കേരളത്തിലെ 
കത്തോലിക്കാ സഭ. ഏകദേശം 300 അഗതി മന്ദിരങ്ങളും 
200 വൃദ്ധസദനങ്ങളും സഭയുടെ നേതൃത്വത്തില്‍ 
നടത്തപ്പെടുന്നു. മറ്റെന്തിനേക്കാളും മനുഷ്യജീവിത 
ത്തിന്റെ മഹത്വം ഇത്തരം (പവര്‍ത്തനങ്ങളിലൂടെ 
ഉയര്‍ത്തപ്പെടുന്നു.ഇന്നത്തെ്‌“മരണസംസ്ക്കാര്‌” 
ത്തിനെതിരെയുള്ള നമുടെ “ജീവന്റെസംസ്‌ കാര” 
ത്തിനായുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണിതെല്ലാം. 


സഭയുടെ സാമൂഹികനീതിക്കായുള്ള പ്രവര്‍ത്തന 
ങ്ങളെല്ലാം സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള 
പ്രവര്‍ത്തനങ്ങളുടെ ഭാഗം തന്നെയാണ്‌. യേശുവിന്റെ 
സ്‌നേഹത്തിന്റെ സന്ദേശം സമൂഹത്തിലെ താഴേ 
ത്തട്ടിലുള്ളവരില്‍ എത്തിയിട്ട്‌ നൂറ്റാണ്ടുകളായെങ്കിലും 
കേരളത്തില്‍ നിലനിന്നിരുന്ന ജാതിവൃത്യാസങ്ങള്‍ക്കും 
വിവേചനങ്ങള്‍ക്കും എതിരെ DIM ശക്തമായ 
ശബ്ദമുയര്‍ത്താന്‍ സഭ മുന്നിട്ടിറങ്ങിയത്‌ അടുത്ത 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


കാലത്താണ്‌. സഭയ്ക്കുള്ളില്‍ത്തന്നെ ഇത്തരം 
പ്രവണതകള്‍ നിലനില്ക്കുന്നുവെന്നും, അതവസാനിപ്പി 
ക്കണമെന്നുമുള്ള ചിന്തയുടെ ഫലമായിട്ടുണ്ടായ ഒരു 
ധീരമായ നടപടിയാണ്‌ ഭാരത കത്തോലിക്കാ മെത്രാന്‍ 
സംഘത്തിന്റെ നേതൃത്വത്തില്‍ 44 പേജുള്ള ഒരു രേഖ 
ഇക്കഴിഞ്ഞ ഡിസംബര്‍ 14-00 തീയതി പ്രസിദ്ധീകരിച്ചത്‌. 
സി.ബി.സി.ഐ. യുടെ പ്രസിഡന്റ്‌ എന്ന നിലയില്‍ 
നമ്മുടെ പിതാവ്‌ ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ 
ബാവ ആ മഹനീയ കര്‍മ്മത്തിന്‌ നേതൃത്വം 
നല്‍കിയെന്നത്‌ നമുക്കു അഭിമാനത്തിനു വക നല്കുന്നു. 


കേരളത്തിലെ സമര്‍പ്പിതര്‍ മാര്‍പാപ്പമാരുടെ 
ഹൃദയത്തില്‍ സ്ഥാനം പിടിച്ചവര്‍ 


അടുത്ത കാലത്തു ജീവിച്ച മാര്‍പാപ്പമാരെല്ലാം 
തന്നെ കേരളത്തിലെ കത്തോലിക്കാ സഭയെ ആഴത്തില്‍ 
അറിഞ്ഞവരും, സ്നേഹിച്ചവരുമാണ്‌. വി. ജോണ്‍പോള്‍ 
രണ്ടാമന്‍ കേരളം സന്ദര്‍ശിച്ച ആദ്യത്തെ മാര്‍പാപ്പ എന്ന 
നിലയില്‍ ഈ സഭയെ വളരെ അടുത്തറിഞ്ഞ ആളാണ്‌. 
1986 ഫ്രെബുവരി 8-00 തീയതി വി. ചാവറയച്ചനെയും, 
വി. അല്‍ഫോന്‍സാമ്മയെയും വാഴ്ത്തപ്പെട്ടവരായി 
പ്രഖ്യാപിക്കുന്ന കോട്ടയം നെഹ്‌റു സ്റ്റേഡിയത്തിലെ 
ചടങ്ങില്‍ വച്ചു കേരളത്തിലെ സമര്‍പ്പിതരുടെ 
സംഭാവനകളെ പ്രശംസിച്ചുകൊണ്ടു മാര്‍പാപ്പ പറഞ്ഞു: 
“നിങ്ങള്‍ സഭയുടെ സമര്‍പ്പിതര്‍, ദൈവസ്നേഹത്തിനും, 
സുവിശേഷത്തിനും ലോകത്തില്‍ സാക്ഷ്യം വഹി 
ക്കുന്നു. നിങ്ങളുടെ നിതൃസമര്‍പ്പണവും, ജീവിതാന്ത്യം 
വരെയുള്ള വിശ്വസ്തതയും, (കിസ്തുവുമായുള്ള 
ഐക്യവും വഴി സഭയുടെ വിവിധങ്ങളായ മിഷന്‍ 
പ്രവര്‍ത്തനങ്ങള്‍ പരിപോഷിപ്പിക്കപ്പെടുന്നു. എന്തൊരു 
മഹത്വപൂര്‍ണ്ണമായ സംഭാവനയാണ്‌ നിങ്ങളുടേത്‌!” 


ബനഡിക്ട്‌ മാര്‍പാപ്പ വ്യക്തിപരമായിത്തന്നെ 
കേരളസഭയെ അറിയുകയും സ്നേഹിക്കുകയും 
ചെയ്തിരുന്നു. അദ്ദേഹം മ്യൂണിക്‌ ആര്‍ച്ചുബിഷപ്പാ 
യിരുന്ന കാലത്ത്‌ കേരളത്തിലെ ചുങ്കത്തുള്ള മലങ്കര 
കത്തോലിക്കാ പള്ളിയുടെ നിര്‍മ്മിതിക്കായി സാമ്പ 
ത്തീകസഹായം ചെയ്തിരുന്നു. കേരളത്തിന്‌ ആദ്യത്തെ 
വിശുദ്ധയെ ലഭിക്കുന്നതും അദ്ദേഹത്തിലൂടെയാണ്‌. 2008 
ഒക്ടോബര്‍ 12-00 തീയതി വത്തിക്കാനില്‍ വച്ച്‌ 
അല്‍ഫോന്‍സാമ്മയെ വിശുദ്ധയായി ബനഡിക്ട്‌ 
മാര്‍പാപ്പ (പഖ്യാപിച്ചു. അതുപോലെതന്നെ അദ്ദേഹം 
രാജിവയ്ക്കുന്നതിനു മുന്‍പു എടുത്ത നിര്‍ണായക 
തീരുമാനങ്ങളിലൊന്നായിരുന്നു. പുതുതായി അഞ്ചു 
കര്‍ദ്ദിനാളന്മാരെ വാഴിക്കുകയെന്നത്‌. അങ്ങനെയാണ്‌ 
മലങ്കര കത്തോലിക്കാസഭയ്ക്ക്‌ ആദ്യത്തെ കര്‍ദ്ദി 
നാളിനെ 2012 നവംബര്‍ 24-ന്‌ ബനഡിക്ട്‌ പതിനാറാമാന്‍ 
മാര്‍പാപ്പയുടെ പ്രഖ്യാപനത്തോടെ ലഭിക്കുന്നത്‌. 


ര്ഫാന്‍സിസ്‌ മാര്‍പാപ്പ കേരള സഭയെ 
പലതരത്തിലും അടുത്തറിഞ്ഞിട്ടളള്ള ആളാണ്‌. വി. 
ചാവറയച്ചനെയും വി. എവുപ്രസ്യാമ്മയെയും വിശുദ്ധ 
പദവിയിലേയ്ക്കുയര്‍ത്തിയ സന്ദര്‍ഭത്തില്‍ അദ്ദേഹം 
കേരളത്തിലെ സമര്‍പ്പിതരുടെ സേവനങ്ങളെ 
്രകീര്‍ത്തിച്ചുകൊണ്ടു പറഞ്ഞു: “കേരളത്തില്‍ നിന്നുള്ള 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


രണ്ടു വിശുദ്ധരെ ലഭിച്ച ഈ അവസരത്തില്‍ ഞാന്‍ 
നിങ്ങളോടൊത്തു ദൈവത്തിനു നന്ദി പറയുന്നു. 
കേരളസഭയുടെ വിശ്വാസസാക്ഷ്യത്തിനും, അപ്പസ്‌ 
തോലിക ചൈതന്യത്തിനും ഞാന്‍ സഭയുടെ 
നാമത്തിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. പരോ 
ഹിത്യ-സന്യാസ ജീവിതങ്ങളിലേക്കുള്ള വിളിയാല്‍ 
കേരളം സമ്പന്നമാണ്‌. ഈ വഴിയിലൂടെ, തുടര്‍ന്നും 
സാക്ഷ്യം നല്കിക്കൊണ്ട്‌ നിങ്ങള്‍ സഞ്ചരിക്കുക”. 


ഡോ. അബ്ദുള്‍ കലാമിന്റെ സാക്ഷ്യം 


ഭാരതത്തിന്റെ എക്കാലത്തെയും ഏറ്റവും ആദരി 
ക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിലൊന്നാണ്‌ നമ്മുടെ 
പതിനൊന്നാമത്തെ പ്രസിഡന്റായിരുന്ന ഡോ. എ. പി. 
ജെ. അബ്ദുള്‍ കലാം “മിസൈൽല്‍മാന്‍” എന്നറിയ 
പ്പെട്ടിരുന്ന അദ്ദേഹം 2002 മുതല്‍ 2007 വരെ നമ്മുടെ 
രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായ പദവി 
അലങ്കരിച്ചു. വി. തോമാശ്ലീഹാ ഭാരതത്തില്‍ വന്നതിന്റെ 
1950-0൦ വാര്‍ഷികവും വി. ഫ്രാന്‍സിസ്‌ സേവ്യറിന്റെ 
മരണത്തിന്റെ 450-90 വാര്‍ഷികവും പ്രത്യേക 
ജൂബിലിവര്‍ഷമായി 2002-ല്‍ ഭാരത കത്തോലിക്കാ സഭ 
ആഘോഷിച്ചു. കൊച്ചിയില്‍ നടന്ന ഏകദേശം ഒരു 
ലക്ഷത്തിലധികം ആളുകള്‍ സംബന്ധിച്ച പ്രത്യുത 
സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്‌ 
അതിമനോഹരമായി അദ്ദേഹം തന്റെ ക്രൈസ്തവ 
ബന്ധത്തെയും കാഴ്ചപ്പാടിനെയും എടുത്തുപറഞ്ഞു. 
തന്റെ പഠനമെല്ലാം ക്രിസ്തൃന്‍ സ്കൂളുകളി 
ലായിരുന്നുവെന്നും, തന്റെ ശാസ്ത്രീയചിന്തകളെ 
വളര്‍ത്തിയത്‌ ഈശോസഭ വൈദികരായിരുന്നുവെന്നും 
അദ്ദേഹം പറഞ്ഞു. 


ഭാരതത്തിന്റെ ശാസ്ത്രപുരോഗതിയിലെ നാഴിക 
ക്കല്ലായ വിക്രം സാരാഭായി സ്പേസ്‌ ഇന്‍സ്റ്റിറ്റൂട്ട്‌ 
തിരുവനന്തപുരത്തായിരിക്കുന്നതിന്റെ പ്രധാന കാരണം 
തിരുവനന്തപുരം ലത്തീന്‍ രൂപതയുടെ അന്നത്തെ 
ബിഷപ്പായിരുന്ന ബര്‍ണാര്‍ഡ്‌ പെരേരയുടെ വിശാല 
മനസ്‌ കതയാണ്‌. അദ്ദേഹത്തിന്റെ അരമനയും, 
അവിടുണ്ടായിരുന്ന പള്ളിയും, അവിടുത്തെ മീന്‍പിടുത്ത 
ക്കാരായ ജനങ്ങളുടെ വീടും സ്ഥലവും അദ്ദേഹത്തിന്റെ 
നേതൃത്വത്തില്‍ വിട്ടുകൊടുക്കാന്‍ തയ്യാറായതുകൊണ്ട്‌ 
മാധ്രമാണ്‌ ആ സ്ഥലത്ത്‌ ഇങ്ങനെയൊരു സ്ഥാപനം 
വന്നത്‌. 

തന്റെ തിരുവനന്തപുരം വാസകാലത്ത്‌ കേരളത്തി 
ലുടനീളം സഞ്ചരിക്കുന്നതിനും, ഇവിടുത്തെ ഗ്രാമ 
ങ്ങളെപ്പോലും അടുത്തറിയുന്നതിനും തനിക്കു സാധിച്ചു 
എന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. കേരളത്തിന്റെ 
എല്ലാ മേഖലയിലുമുള്ള പുരോഗതി അസൂയാവഹ 
മാണെന്നും ഇവിടുത്തെ ഹിന്ദുക്കളും, മുസ്ലീങ്ങളും, 
ക്രിസ്ത്യാനികളും സമഭാവനയോടും സ്നേഹത്തോടും 
വര്‍ത്തിക്കുന്നത്‌ മറ്റെല്ലാവര്‍ക്കും മാതൃകയാണെന്നും 
അദ്ദേഹം പറഞ്ഞു. 


കുറയുന്ന ദൈവവിളികള്‍, കുടുന്ന വെല്ലുവിളികള്‍ 


കേരളത്തിലെ ദൈവവിളികളില്‍ വലിയ കുറവു 
ണ്ടാകുന്നുവെന്നു കണക്കുകള്‍ സാക്ഷിക്കുന്നു. 


ദൈവവിളി ആത്യന്തികമായി ദൈവത്തിന്റെ ര്രവര്‍ത്തന 
മാണെങ്കിലും അതിനുതകുന്ന സാഹചര്യം സൃഷ്ടി 
ക്കുന്നത്‌ മനുഷ്യന്റെ ജോലിയാണ്‌. പനരോഹിത്യ 
ത്തിലേക്കുള്ള വിളിയേക്കാള്‍ സന്യാസിനീ 
സമൂഹങ്ങളിലാണ്‌ ഈ വിളിയുടെ കുറവ്‌ ഏറ്റം 
പ്രകടമായി കാണപ്പെടുന്നത്‌. ക്രൈസ്തവ കുടുംബ 
ങ്ങളിലുള്ള കുട്ടികളുടെ എണ്ണത്തിലുണ്ടായ കുറവും, 
സാമൂഹിക ചുറ്റുപാടിലുണ്ടായ മാറ്റവും, സമൂഹത്തിന്റെ 
വൈദികരോടും, സന്യസ്തരോടുമുള്ള സമീപനത്തി 
ലുണ്ടായ വ്യത്യാസവും, സമര്‍പ്പിതരുടെ തന്നെ 
പ്രവര്‍ത്തനശൈലിയിലുണ്ടായ മാറ്റവും, സാക്ഷ്യജീവിത 
ങ്ങള്‍ കുറഞ്ഞു വരുന്നതും - അങ്ങനെ പറയാന്‍ 
ഒരുപാടു കാരണങ്ങള്‍ ഇതിനു പിന്നിലുണ്ട്‌. അത്തരം 
കാരണങ്ങള്‍ ഇവിടെ വിശകലന വിധേയമാക്കാന്‍ 
പരിമിതികളുണ്ട്‌. 

ദൈവവിളിയിലുള്ള കുറവുകള്‍ സന്യസ്തര്‍ ഇന്നു 
സഭയ്ക്കും, സമൂഹത്തിനും ചെയ്യുന്ന പ്രേഷിത 
പ്രവര്‍ത്തനങ്ങളില്‍ വലിയ പ്രയാസങ്ങള്‍ ഉണ്ടാക്കും. 
സഭാനേതൃത്വവും, സന്യാസസമൂഹങ്ങളും, വിശ്വാസി 
കളും തങ്ങളുടെ കൂട്ടായ പരിശ്രമം വഴി ഈ 
പ്രതിസന്ധിക്ക്‌ പരിഹാരം കാണാന്‍ ശ്രമിക്കണം. 
അതുപോലെ തന്നെ ദൈവീക ഇടപെടലിനായി 
നിരന്തരം പ്രാര്‍ത്ഥിക്കുകയും വേണം. 


ഉപസംഹാരം 


ദൈവത്തിന്റെ വഴികള്‍ മാനുഷികബുദ്ധിക്ക്‌ 
അതീതമാണ്‌. എങ്കിലും ഈ ലോകത്തിലെ ദൈവീക 
പ്രവര്‍ത്തനങ്ങളുടെ ഉപകരണങ്ങളായി മനുഷ്യനെ 
ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതില്‍ തന്നെ 
പ്രത്യേകമായ വിളി ലഭിച്ചിരിക്കുന്നവരാണ്‌ സമര്‍പ്പിതര്‍. 
മനുഷ്യന്റെ രക്ഷ അവന്റെ സമഗ്ര വിമോചനത്തിലാ 
ണടങ്ങിയിരിക്കുന്നത്‌. ഇത്‌ ആത്മീയമായ തലത്തില്‍ 
മാതമല്ല സാമൂഹിക, സാമ്പത്തിക തലത്തില്‍ 
നിന്നുകൊണ്ടും കൈവരിക്കേണ്ടതാണ്‌. 


കേരളമെന്ന കൊച്ചുസംസ്ഥാനം മറ്റു പല 
കാര്യങ്ങളിലെന്നതുപോലെ സമര്‍പ്പിതരുടെ സേവന 
ങ്ങളിലും ലോകത്തിനു മാതൃകയാണ്‌. പ്രയാസ 
ങ്ങളില്‍ നിരാശരാകാതെ, പ്രാര്‍ത്ഥനയില്‍ അഭയം 


പ്രാപിച്ച്‌, പരിപൂര്‍ണ്ണ സമര്‍പ്പണത്തോടെ സാക്ഷ്യ 
ജീവിതം നയിച്ച്‌, ഇന്നത്തെ ലോകത്തിന്റെ 
വെല്ലുവിളികളെ നേരിടുന്നതിന്‌ നമ്മുടെ സമര്‍പ്പിതര്‍ക്ക്‌ 
സാധിക്കട്ടെയെന്ന്‌ നമുക്കു പ്രാര്‍ത്ഥിക്കാം. 


mm 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


മാര്‍ത്തോമ്മാ 
നസ്രാണികളുടെ 


റവ. ഡോ. ജയിംസ്‌ ചവറപ്പുഴ 
ന്രസാണി റിസേര്‍ച്ച്‌ സെന്റര്‍ 
നലതണ്ി 

ബ ണ 


തനതു പാരമ്പര്യങ്ങള്‍ 


ആമുഖം 

“വിശ്വാസത്തില്‍ ക്രൈസ്ത 
വരും ആരാധനയില്‍ പഈരസ്ത്യരും 
സംസ്കാരത്തില്‍ ഭാരതീയരും.” 
മാര്‍ത്തോമ്മാ ന്രസാണികളെക്കുറിച്ച്‌ 
പുണ്യശ്ലോകനായ പ്ലാസിഡ്‌ ജെ. 
പൊടിപാറയുടെ വാക്കുകളാണിവ. 
ഭാരതന്രസാണികളുടെ തനിമയും 
വ്യക്തിത്വവും വിശേഷിപ്പിക്കാന്‍ ഇതിനെക്കാള്‍ ശ്രേഷ്ഠ 
മായ ഒരു വിശേഷണം ഉണ്ട്‌ എന്ന്‌ തോന്നുന്നില്ല. മിശി 
ഹായുടെ പ്രന്തണ്ടു ശ്ലീഹന്മാരിലൊരുവനായ 
മാര്‍ത്തോമ്മാ കൈമാറിയ വിശ്വാസം പരസ്ത്യപാര 
മ്പര്യത്തില്‍ അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും 
ചെയ്ത്‌, ഇന്ത്യന്‍ സംസ്കാരത്തില്‍ ഇന്ത്യക്കാരായി 
ജീവിക്കുന്നവരാണ്‌ മാര്‍ത്തോമ്മാ ന്രസാണികള്‍. ഭാര 
തീയ സംസ്കാരത്തില്‍ ഇഴുകിച്ചേര്‍ന്ന്‌ ജീവിക്കുന്ന 
മാര്‍ത്തോമ്മാനര്രാണികളുടെ തനതായ ചില പാര 
മ്പര്യങ്ങളെക്കുറിച്ചാണ്‌ തുടര്‍ന്ന്‌ പ്രതിപാദിക്കുന്നത്‌. 
1. മാര്‍ഗ്ഗം 


മാര്‍ത്തോമ്മാശ്ലീഹായുടെ വിശ്വാസപാരമ്പര്യം 
പേറുന്നവരുടെ ജീവിതശൈലിയാണ്‌ മാര്‍ഗ്ഗം. ഞാനാണ്‌ 
മാര്‍ഗ്ഗം (യോഹ. 14:6) എന്നു പറഞ്ഞവനെ ഭാരതത്തിന്‌ 
നല്‍കിയ മാര്‍ത്തോമ്മായുടെ മാര്‍ഗ്ഗമാണ്‌ (യോഹ. 20:28) 
ന്രസാണിവിശ്വാസത്തിന്റെ ആണിക്കല്ല്‌. കാലങ്ങളും 
നൂറ്റാണ്ടുകളും ഈ മാര്‍ഗ്ഗത്തില്‍ ചരിച്ച ന്രസാണികള്‍ 
മാര്‍ഗ്ഗവാസികള്‍ എന്നറിയപ്പെട്ടു. തോമ്മാശ്ലീഹായുടെ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ലിലിത്ത്‌ 


മിശിഹാനുഭവമാണ്‌ മാര്‍ഗ്ഗത്തിന്റെ 
കാതല്‍. ഒരു ശ്ലീഹായുടെ പേരില്‍ 
അറിയപ്പെടുന്ന ഏക ക്രൈസ്തവ 
സമൂഹവും മാര്‍ത്തോമ്മാന്രസാണി 
eae കളാണ്‌. “ഞങ്ങള്‍ മാര്‍ത്തോമ്മാ 
റ _ 8] യുടെ മക്കള്‍ ആകുന്നു” എന്ന ഉറച്ച 
Ret ബോധ്യവും ജീവിതശൈലിയും 

oe മാര്‍ത്തോമ്മാന്രസാണികളുടെ 
മാത്രം പ്രത്യേകതയാണ്‌. ന്രസായനായ ഈശോയെ 
അനുഗമിക്കുന്നവന്‍ എന്നാണ്‌ ന്രസാണി എന്ന വാക്കു 
കൊണ്ട്‌ അര്‍ത്ഥമാക്കുന്നത്‌. 6-90 നൂറ്റാണ്ടിനുമുമ്പുള്ള 
സുറിയാനി ഗ്രന്ഥങ്ങളില്‍ പൊതുവായി കാണുന്ന ഈ 
പദം മാര്‍ അപ്രേം (306-373) കൂടെക്കൂടെ ഉപയോഗിച്ചു 
കാണുന്നു. യഹൂദ-സുറിയാനി പാരമ്പര്യത്തിലുള്ള 
ക്രിസ്ത്യാനികള്‍ക്കാണ്‌ ഈ പദം ഉപയോഗിച്ചുകാണു 
ക. മാര്‍ത്തോമ്മാന്റരസാണികളുടെ യഹൂദ-സുറിയാനി 
പാരമ്പര്യം അവിതര്‍ക്കമാണല്ല്ലോ. 


2, പള്ളി 

മാര്‍ത്തോമ്മാനര്സാണികള്‍ ആരാധിക്കാന്‍ ഒരുമി 
ച്ചുകൂടുന്ന സ്ഥലം “പള്ളി” എന്നറിയപ്പെടുന്നു. 
പാഹ്ലവി അഥവാ പല്ലവി ഭാഷയിലെ പള്ളി എന്ന 
വാക്കിനര്‍ത്ഥം ഒരുമിച്ചുകൂടാനുള്ള സ്ഥലം എന്നാണ്‌. 
പള്ളി എന്നാല്‍ ന്രസാണികള്‍ക്ക്‌ ഒരു സാധാരണ കെട്ടി 
SEA, നാല്‌ ചുമരോ അല്ല. പ്രത്യുത, വിശ്വാസികളുടെ 
സമൂഹം ഒരുമിച്ചുകൂടുന്ന സ്ഥലമാണ്‌. സഭയുടെ ദൈവ 
ശാസ്ത്രവും ചൈതന്യവുമാണ്‌ പൊതുവേ ക്ഷേത്രമാ 


തൃകയില്‍ പണിയപ്പെട്ടിരുന്ന പള്ളികളില്‍ ദര്‍ശിക്കുക. 
പരിശുദ്ധിയെ പ്രകടിപ്പിക്കുന്ന രഹസ്യാത്മകതയാണ്‌ 
ന്രസാണി പള്ളി നിര്‍മ്മാണത്തില്‍ തെളിഞ്ഞുകാണുക. 
സ്വര്‍ഗ്ഗത്തിന്റെ പ്രതീകമായ മദ്ബഹായും ഭൂമിയുടെ 
പ്രതീകമായ ഹൈക്കലയുമാണ്‌ പള്ളിയിലുള്ളത്‌. അതാ 
യത്‌ ഓരോ പള്ളിയും സ്വര്‍ഗ്ഗവും ഭൂമിയുമാണ്‌. മദ്ബ 
ഹായുടെ തറനിരപ്പ്‌ ഉയര്‍ത്തി പണിയുന്നതിന്‌ ആനു 
പാതികമായി മേല്‍ക്കൂരയും ഉയര്‍ത്തി പണിയുന്ന പുരാ 
തന രീതി മാര്‍ത്തോമ്മാ ന്രസാണികളുടെ തനതായ 
പാരമ്പര്യമാണ്‌. അതിവിശുദ്ധ സ്ഥലമായി പരിഗണിക്ക 
പ്പെടുന്ന പള്ളി സംവിധാനം ന്രസാണികള്‍ക്ക്‌ ആരോ 
ഹണ്രക്മത്തിലാണ്‌. അതായത്‌ ദൈനംദിന ജീവിത 
മണ്ഡലത്തില്‍നിന്നും ആരാധനയ്ക്കായി എത്തുന്ന 
വിശ്വാസികള്‍ മോണ്ഡളത്തിലുടെ ഹൈക്കലയിലേക്കും 
അവിടെനിന്ന്‌ കെസ്ത്രോമ വഴി മദ്ബഹയിലേക്കും (ക 
CH) മദ്ബഹയില്‍നിന്ന്‌ ത്രോണോസിലേക്കും 
ത്രോണോസില്‍നിന്നും പിതാവായ ദൈവത്തിന്റെ സന്നി 
ധിയില്‍ മിശിഹാതമ്പുരാന്‍ പരമയാഗം തുടരുന്ന സ്വര്‍ഗ്ഗ 
ത്തിലേക്കും ഉയര്‍ത്തപ്പെടുന്നു. 

3. പള്ളിയോഗം 


സഭ അഥവാ പള്ളി ഭരിച്ചിരുന്നത്‌ പള്ളിയോഗമാ 
യിരുന്നു. ഇടവകയിലെ മുതിര്‍ന്ന ആളുകളായിരുന്നു 
ഇപ്രകാരം പള്ളിയോഗം കൂടിയിരുന്നത്‌. തീരുമാനങ്ങള്‍ 
എടുക്കാനുള്ള ഈ ആലോചനാസമിതിയില്‍ 
ആധ്യക്ഷ്യം വഹിച്ചിരുന്നത്‌ ഇടവകയിലെ മുതിര്‍ന്ന 
പുരോഹിതനായിരുന്നു. ദേശീയ തലത്തില്‍ മലങ്കര 
യോഗം എന്ന്‌ ഇതറിയപ്പെട്ടു. ഇതിന്റെ അധ്യക്ഷന്‍ 
അര്‍ക്കദയാക്കോന്‍ ആയിരുന്നു. സഭയുടെ നേതൃത്വം 
വഹിച്ചിരുന്നത്‌ ഇന്ത്യ മുഴുവന്റെയും അര്‍ക്കദയാക്കോന്‍ 
ആയിരുന്നു. “ജാതിക്കു കര്‍ത്തവ്യന്‍” എന്ന പേരിലും 
അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം ഒരുതരത്തില്‍ മാര്‍ത്തോമ്മാ 
നസ്രാണികളുടെ രാജാവും ഭരണാധികാരിയുമായിരുന്നു. 
മെത്രാന്‍ ആധ്യാത്മിക കാര്യങ്ങളില്‍മാത്രം ശ്രദ്ധ കേന്ദ്ര 
കരിക്കുകയും ആരാധനക്രമശുശ്രൂഷകള്‍ക്ക്‌ നേതൃത്വം 
വഹിക്കുകയും ചെയ്തു. സഭയെ സംബന്ധിക്കുന്ന 
എല്ലാ കാര്യങ്ങളും ചര്‍ച്ച ചെയ്യു 
കയും തീരുമാനമെടുക്കുകയും 
ചെയ്തിരുന്നത്‌ അര്‍ക്കദയാ 
ക്കോന്റെ നേതൃത്വത്തില്‍ കൂടിയി 
രുന്ന പള്ളിയോഗങ്ങളില്‍ ആയി 
രുന്നു. യൂറോപ്യന്‍ മിഷനറിമാര്‍ 
ഇതിനെ “ക്രിസ്ത്യന്‍ റിപ്പബ്ലിക്‌” 
എന്നു വിളിച്ചു. പള്ളിയോഗങ്ങ 
ളിലെ അത്മായ പങ്കാളിത്തവും 
സഹകരണവും എടുത്തുപറയേ 
ണ്ടവതന്നെയാണ്‌. 
4. നേര്‍ച്ച 

പ്രാദേശിക സംസ്കാരം 
ന്രസാണിവിശ്വാസവുമായി 
ശ്രദ്ധാപൂര്‍വ്വം കൂട്ടിച്ചേര്‍ത്ത 
തിന്റെ മകുടോദാഹരണമാണ്‌ 


നേര്‍ച്ച. ശ്ലൈഹിക കാലഘട്ടത്തിലുണ്ടായിരുന്ന 
“അഗാപ്പേ”യുടെ മറ്റൊരു രൂപമാണ്‌ നേര്‍ച്ച. വിവിധ 
നേര്‍ച്ചഭക്ഷണങ്ങള്‍; ഉദാഹരണത്തിന്‌ റാസക്കഞ്ഞി, 
തമുക്ക്‌, കൊഴുക്കട്ട, കള്ളപ്പം, നെയ്യപ്പം, ഉണ്ണിയപ്പം, 
അവല്‍, കഞ്ഞി, ചോറ്‌, പാച്ചോര്‍, പുഴുക്ക്‌ മുതലായവ 
പള്ളിയില്‍ സമര്‍പ്പിക്കുകയും പങ്കുവയ്ക്കുകയും 
ചെയ്തിരുന്നു. ആരാധനാശുശ്രൂഷയോടൊപ്പം നേര്‍ച്ച 
യിലും ജനങ്ങള്‍ താത്പര്യപൂര്‍വ്വം പങ്കെടുത്തിരുന്നു. 
എല്ലാവരും - വലിയവരും ചെറിയവരും, മുതിര്‍ന്നവരും 
ഇളയവരും - ഇതില്‍ ഒരുപോലെ പങ്കെടുത്തിരുന്നു. 
സമ്പത്തിന്റെ പത്തിലൊന്ന്‌ (പസാരം) പള്ളിയുടെ 
പൊതുആവശ്യങ്ങള്‍ക്കായി കുടുംബങ്ങള്‍ നീക്കിവച്ചി 
രുന്നു. അതോടൊപ്പം മുത്തിയൂട്ടും കാല്‍കഴുകിയൂട്ടും 
വീടുകളില്‍ നടത്തിയിരുന്നു. മുത്തിയൂട്ട്‌ : ഒരു ചെറിയ 
കുട്ടിയേയും മുതിര്‍ന്ന പുരുഷനേയും സ്ത്രീയേയും 
വീട്ടില്‍ ക്ഷണിച്ച്‌ വിഭവസമൃദ്ധമായ സദ്യ കൊടു 
ക്കുന്നതാണിത്‌. ഈ മൂന്നുപേര്‍ തിരുക്കുടുംബത്തിന്റെ 
സൂചനയാണ്‌. കാല്‍്കഴുകിയുടു : 12 കുട്ടികളെയും ഒരു 
പുരോഹിതനെയും വീട്ടില്‍ ക്ഷണിച്ച്‌ സദ്യ കൊടുക്കു 
ന്ന കര്‍മ്മമാണിത്‌. ഇവരെ 12 ശ്ലീഹന്മാരുടെയും ഈശോ 
യുടെയും പ്രതിനിധികളായി ന്രസാണികള്‍ കണ്ടിരുന്നു. 


5. നോമ്പും ഉപവാസവും 


“നോമ്പിന്റെ സ്നേഹിതര്‍” എന്നായിരുന്നു ന്രസാ 
ണികള്‍ അറിയപ്പെട്ടിരുന്നത്‌. നോമ്പുകാലത്ത്‌ ദിവസം 
ഒരുനേരംമാത്രം ഭക്ഷിക്കുകയും പള്ളിയില്‍ രാവിലെയും 
വൈകിട്ടും പ്രാര്‍ത്ഥനയില്‍ മുഴുകുകയും ചെയ്തിരുന്ന 
പാരമ്പര്യം അവര്‍ക്കുണ്ടായിരുന്നു. പീഡാനുഭവ ആഴ്ച 
യില്‍ കഠിനനോമ്പും നിശബ്ദതയും അനുഷ്ഠിക്കാന്‍ 
ശ്രദ്ധാലുക്കളായിരുന്നു ഇവര്‍. വെള്ളിയാഴ്ചയും ബുധ 
നാഴ്ചയും ഉപവാസദിനങ്ങളായി അനുഷ്ഠിച്ചിരുന്നത്‌ 
ശ്ലൈഹികകാലം മുതല്‍ തുടരുന്ന പാരമ്പര്യമാണ്‌. 
അമ്പത്‌ നോമ്പ്‌, ഇരുപത്തി അഞ്ച്‌ നോമ്പ്‌, ശ്ലീഹാക്കാല 
നോമ്പ്‌, പതിനഞ്ച്‌ നോമ്പ്‌, മൂന്നുനോമ്പ്‌, എട്ടുനോമ്പ്‌ 
അങ്ങനെ വര്‍ഷത്തില്‍ കൂടുതല്‍ ദിവസങ്ങളും 
നോമ്പിന്റെ ചൈതന്യത്തിലായിരുന്നു. മാര്‍ത്തോമ്മാന 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


രസാണികള്‍ നോമ്പിന്റെ ചൈതന്യം എന്നതുകൊ 
ണ്ടര്‍ത്ഥമാക്കുന്നത്‌ മുഴുവന്‍ വർജ്ജനമാണ്‌. മത്സ്യം, 
മാംസം, മുട്ട, പാല്‍, പാലുല്‍പ്പന്നങ്ങള്‍, മദ്യം, ലൈംഗി 
കബന്ധം തുടങ്ങി എല്ലാത്തില്‍നിന്നുമുള്ള ഒരു മാറി 
നില്‍ക്കല്‍. 


6. തീര്‍ത്ഥാടനം 


തോമാശ്ലീഹായുമായി ബന്ധപ്പെട്ട പള്ളികളോട്‌ 
ന്രസാണികള്‍ക്ക്‌ പ്രത്യേക മമത ഉണ്ടായിരുന്നു. ശ്ലീഹാ 
യുടെ രക്തസാക്ഷിത്വസ്ഥലമായ മൈലാപ്പൂര്‍ ആയിരുന്നു 
ഏറ്റവും ഗപധാനപ്പെട്ട തീര്‍ത്ഥാടന കേന്ദ്രം. ശ്ലീഹാ 
സ്ഥാപിച്ച ഏഴുപള്ളികളും തീര്‍ത്ഥാടന സ്ഥലങ്ങളായി 
രുന്നു. പരി. അമ്മയുടെ നാമത്തിലുള്ള പള്ളികള്‍ (ഉദാ: 
കുറവിലങ്ങാട്‌, മണര്‍കാട്‌, കാഞ്ഞിരപ്പള്ളി) പുരാതന 
തീര്‍ത്ഥാടനകേന്ദ്രങ്ങളാണ്‌. നോമ്പനുഷ്ഠിച്ചും ഉപവസി 
ച്ചുമായിരുന്നു ന്രസാണികള്‍ തീര്‍ത്ഥാടനം നടത്തിയി 
രുന്നത്‌. 
7. രാക്കുളി - പിണ്ടികുത്തിപ്പെരുന്നാള്‍ 


ദനഹായുടെ രാത്രി മാര്‍ത്തോമ്മാ ന്രസാണികള്‍ 
സമീപത്തുള്ള തോട്ടിലോ ആറ്റിലോ പോയി ആഘോ 
ഷമായി മുങ്ങിക്കുളിച്ചിരുന്നു. ദനഹാത്തിരുനാളിന്റെ 
രാത്രിയില്‍ കര്‍ത്താവിന്റെ മാമ്മോദീസായെ അനുസ്മ 
രിപ്പിച്ച്‌ നടത്തിയിരുന്ന ആചാരപൂര്‍വ്വമായ ഈ കുളി 
യാണ്‌ “രാക്കുളിപ്പെരുന്നാള്‍”. അന്നേദിവസംതന്നെ രാത്രി 
യില്‍ വീടുകളിലും പള്ളികളിലും വാഴപ്പിണ്ടികളില്‍ 
എണ്ണവിളക്കുകള്‍ തെളിച്ച്‌ അതിനു ചുറ്റും “ഏല്‍പയ്യാ” 
(ദൈവം പ്രകാശമാകുന്നു) എന്നു പാടി നടത്തിയിരുന്ന 
്രദക്ഷിണശുശ്രൂഷയാണ്‌ “പിണ്ടികുത്തിപ്പെരുന്നാള്‍” 
എന്നറിയപ്പെടുന്നത്‌. 
8. പെസഹാ അപ്പം 


തനതായ രീതിയില്‍ പെസഹാ ആചരിക്കുന്നവ 
രാണ്‌ മാര്‍ത്തോമ്മാ ന്രസാണികള്‍. പെസഹാവ്യാഴം 
വൈകുന്നേരം ഭവനങ്ങളില്‍ നടത്തിയിരുന്ന “അപ്പം മുറി 
ക്കലും”, “പാലു കുടി”യുമാണ്‌ ന്രസാണിത്തനിമയിലുളള 
പെസഹാ ആചരണം. പുളിപ്പില്ലാത്ത ഈ അപ്പം കുരി 
ശപ്പം എന്നറിയപ്പെടുന്നു. കുടുംബത്തിലെ ഏറ്റവും 
പ്രായം ചെന്ന പുരുഷന്‍ ആണ്‌ ഇത്‌ മുറിക്കുകയും പങ്കു 
വയ്ക്കുകയും ചെയ്യുന്നത്‌. തേങ്ങാപ്പാല്‍ ശര്‍ക്കരയുമായി 
ചേര്‍ത്ത മിശ്രിതം “പാല്‍” എന്ന്‌ അറിയപ്പെടുന്നു. ഈ 
അപ്പവും പാലും പെസഹായ്ക്ക്‌ മാത്രമേ വീടുകളില്‍ 
ഉണ്ടാക്കാറുള്ളൂ. ഗ്രസ്തുതവര്‍ഷം കുടുംബത്തില്‍ ആരെ 
ങ്കിലും മരിച്ചാല്‍ ആ കുടുംബത്തില്‍ കുരിശപ്പം പുഴു 
ങ്ങാറില്ല. പക്ഷേ, അയല്‍പക്കഭവനങ്ങളില്‍നിന്ന്‌ കുരി 
ശപ്പം കൊണ്ടുവരികയും മരണം നടന്ന കുടുംബത്തില്‍ 
അപ്പം മുറിക്കല്‍ നടത്തുകയും ചെയ്യുന്നു. 
9. പേരിടില്‍ 


വിശുദ്ധ ഗ്രന്ഥത്തില്‍ നിന്നുമുളള പേരുകളിലാണ്‌ 
ന്രസാണികള്‍ പൊതുവേ അറിയപ്പെട്ടിരുന്നത്‌. ആദ്യ 
കാല വിശുദ്ധരുടെയും സഭാപിതാക്കന്മാരുടെയും പേരു 
കളും അവര്‍ക്ക്‌ സുപരിചിതമായിരുന്നു. ഈ സുറിയാനി 
നാമങ്ങള്‍ മലയാളീകരിച്ച്‌ ഉപയോഗിക്കുന്ന രീതിയുമു 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


ണ്ടായിരുന്നു. (ഉദാ: മത്തായി - മത്തായിച്ചന്‍, മത്തച്ചന്‍, 
മാത്തു; യാക്കോബ്‌ - ചാക്കോ, ചാക്കോച്ചന്‍, ഇക്കാ 
ച്ച, ഇക്കാക്കോ) മൂത്തപുത്രന്‌ അപ്പന്റെ അപ്പന്റെ 
പേരും മൂത്തപുത്രിക്ക്‌ അപ്പന്റെ അമ്മയുടെ പേരും രണ്ടാ 
മത്തെ പുത്രന്‍ അമ്മയുടെ അപ്പന്റെ പേരും രണ്ടാമത്തെ 
പുത്രിക്ക്‌ അമ്മയുടെ അമ്മയുടെ പേരും തുടര്‍ന്നുപോ 
ന്നു. പിന്നീടുണ്ടാകുന്ന മക്കള്‍ക്ക്‌ അടുത്ത ചാര്‍ച്ചക്കാ 
രുടെയും ബന്ധുക്കളുടെയും പേരുകള്‍. ഒരേ പേരുകള്‍ 
തലമുറകളായി തുടര്‍ന്നിരുന്നു എന്നര്‍ത്ഥം. കുടുംബ 
പ്പേരുകളും ന്രസാണികള്‍ക്ക്‌ പ്രധാനമായിരുന്നു. കുടും 
ബമഹിമയും പാരമ്പര്യവും പ്രത്യേകതകളും കുടുംബ 
പ്പേരില്‍ അഥവാ വീട്ടുപേരില്‍ വിളങ്ങിനിന്നിരുന്നു. 


10. പട്ടക്കാരോടും മുതിര്‍ന്നവരോടുമുള്ള ആദരവ്‌ 


നസ്രാണികളുടെ വലിയൊരു പ്രത്യേകതയാണ്‌ 
പട്ടക്കാരോടും മുതിര്‍ന്നവരോടും ഗുരുക്കന്മാരോടുമുള്ള 
ആദരവ്‌. ജനിച്ചയുടനെ കുഞ്ഞുങ്ങളുടെ ചെവിയില്‍ 
“ഈശോമിശിഹാ” എന്ന്‌ ഉച്ചരിച്ച്‌ കൊടുക്കുന്നു. 
കുഞ്ഞിന്റെ വിശ്വാസപരിശീലനം ഇവിടെ തുടങ്ങുന്നു. 
അവന്‍ അല്ലെങ്കില്‍ അവള്‍ക്ക്‌ സംസാരിക്കാറാകുമ്പോള്‍ 
“ഈശോമിശിഹായ്ക്ക്‌ സ്തുതിയായിരിക്കട്ടെ” എന്ന്‌ 
ചൊല്ലി പഠിക്കുന്നു. പട്ടക്കാരെയും മുതിര്‍ന്നവരെയും 
കാണുമ്പോള്‍ ആദരവോടെ അര്‍പ്പിക്കുന്ന ആശംസ 
യാണ്‌ ഇത്‌. പ്രസ്തുത ആശംസ കേള്‍ക്കുന്നവര്‍ 
“ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ” എന്ന്‌ 
പ്രത്യുത്തരിക്കുകയും ചെയ്യുന്നു. സന്ധ്യാപ്രാർത്ഥന 
യ്ക്കുശേഷം കുടുംബങ്ങളില്‍ ഇളയവര്‍ തുടങ്ങി ഓരോ 
രുത്തരായി മുതിര്‍ന്നവര്‍ക്ക്‌ “സ്തുതി” നല്‍കുന്നു. വിവാ 
ഹം, മനഃസമ്മതം, പട്ടം പോലെയുള്ള പ്രധാനകര്‍മ്മ 
ങ്ങള്‍ നടക്കുന്നതിനുമുമ്പ്‌ കാരണവന്മാര്‍ക്ക്‌ സ്തുതി 
അര്‍പ്പിക്കുന്ന പതിവ്‌ ഇപ്പോഴും തുടരുന്നുണ്ട്‌. 
11. വിവാഹം 


വ്യക്തികള്‍ തമ്മിലുള്ള ബന്ധത്തോടൊപ്പം രണ്ടു 
കുടുംബങ്ങള്‍ തമ്മിലുള്ള ബന്ധം ഈട്ടി ഉറപ്പിച്ചിരുന്ന 
തായിരുന്നു ന്രസാണിവിവാഹം. മനസ്സമ്മതം വീടുക 
ളിലായിരുന്നു നടത്തിയിരുന്നത്‌. മതസൌഹാര്‍ദ്ദം 
വിളിച്ചോതുന്ന സാമൂഹികമായ ഒരു ഉത്സവം കൂടിയാ 
യിരുന്നു വിവാഹം. വിവാഹത്തിന്റെ പധാന 
കര്‍മ്മങ്ങളായിരുന്നു താലികെട്ട്‌, കിരീടം വാഴ്ത്തല്‍, 
മന്ത്രകോടി അണിയിക്കല്‍ എന്നിവ. ആലില ആകൃതി 
യില്‍ 21 മുത്തുകള്‍ ചേര്‍ത്ത്‌ എടുക്കുന്ന സ്ലീവാ ആയി 
രുന്നു താലി. താലി ബന്ധിപ്പിക്കാന്‍ മന്ത്രകോടിയിലെ 
മൂന്ന്‌ നൂലിഴകള്‍ ഉപയോഗിച്ചിരുന്നു. വധുവായ തിരു 
സ്റഭയെ വരനായ മിശിഹാ കിരീടമണിയിക്കുന്നത്‌ 
ന്രസാണിവിശ്വാസത്തിന്റെ ഭാഗമാണ്‌. കല്യാണത്തില്‍ 
വരന്റെയും വധുവിന്റെയും ശിരസില്‍ പുരോഹിതന്‍ 
കിരീടങ്ങള്‍ അണിയിക്കുന്നു. നിത്യജീവിതത്തില്‍ അണി 
യിക്കപ്പെടാനിരിക്കുന്ന സ്വര്‍ഗ്ഗീയകിരീടത്തിന്റെ മുന്നാ 
സ്വാദനമാണിത്‌. വരന്‍ വധുവിനെ അണിയിക്കുന്ന മന്ത്ര 
കോടി വധുവിനുള്ള സംരക്ഷണകവചമാണ്‌. താലിയും 
മന്ത്രകോടിയും സാംസ്കാരികാനുരൂപണത്തിന്റെ ഭാഗ 
മാണ്‌. മരണംവരെ വധു താലി കഴുത്തില്‍നിന്ന്‌ മാറ്റി 


യിരുന്നില്ല. മരണശേഷം താലി പള്ളിയിലെ നേര്‍ച്ചപ്പെ 
ട്ടിയില്‍ നിക്ഷേപിച്ചിരുന്നു. മരണശേഷം ഭാര്യയെ അണി 
യിച്ചിരുന്നത്‌ മ്രന്തകോടിയാണ്‌. 
12. മൃതസംസ്കാരം 

പങ്കെടുക്കുന്നവര്‍ എല്ലാവരും വെള്ളവസ്ത്രം ധരി 
ക്കുകയും മൃതശരീരം വെള്ളവസ്ത്രംകൊണ്ട്‌ മൂടുകയും 
ചെയ്തിരുന്നു; ശിരസ്സില്‍ അണിയിച്ചിരുന്ന പൂക്കളും (മു 
ടി) വെള്ളയായിരുന്നു. അത്മായരെ അടക്കുമ്പോള്‍ തല 
കിഴക്കിന്‌ അഭിമുഖമായി അടക്കുന്നു. കര്‍ത്താവിന്റെ 
രണ്ടാമത്തെ വരവില്‍ അവന്റെ അടയാളമായ സ്പലീവാ 
കിഴക്ക്‌ പ്രത്യക്ഷപ്പെടുമ്പോള്‍ അത്‌ ദര്‍ശിക്കാന്‍ ഉതകും 
വിധമുള്ളതാണ്‌ ഇത്തരത്തിലുള്ള അടക്കശുശ്രൂഷ. പട്ട 
ക്കാരെ പടിഞ്ഞാറോട്ട്‌ അഭിമുഖമായാണ്‌ അടക്കുക. 
കര്‍ത്താവിന്റെ രണ്ടാമത്തെ വരവില്‍ അവനോടൊപ്പം 
തന്റെ ആടുകളെ വേര്‍തിരിക്കാന്‍ പട്ടക്കാരും എഴുന്ന 
ള്ളുന്നു എന്നാണ്‌ വിശ്വാസം. മൃതശരീരം അടക്കം ചെയ്യു 
ന്നതുവരെ വീട്ടില്‍ ഭക്ഷണം പാകം ചെയ്തിരുന്നില്ല. അട 
ക്കിനുശേഷം “പട്ടിണിക്കഞ്ഞി” എന്നറിയപ്പെടുന്ന 
സസ്യാഹാരം എല്ലാവര്‍ക്കും വിളമ്പിയിരുന്നു. ഏഴ്‌, പതി 
നൊന്ന്‌, നാല്പത്തി ഒന്ന്‌, ചരമവാര്‍ഷികം എന്നിവ ആച 
രിച്ചിരുന്നു. പള്ളിയിലെ പ്രാര്‍ത്ഥനകള്‍ക്കുശേഷം വീട്‌ 
വെഞ്ചരിക്കുകയും എല്ലാവരും ഒരുമിച്ച്‌ ഭക്ഷണം കഴി 
ക്കുകയും ചെയ്തിരുന്നു. ഓര്‍മ്മദിനങ്ങളിലെ ഭക്ഷണ 
ത്തിനുമുണ്ട്‌ പ്രത്യേക ക്രമം. ആദ്യം പഴം ഭക്ഷിക്കുന്നു. 
തുടര്‍ന്ന്‌ മൂന്ന്‌ ഉണ്ണിയപ്പം അല്ലെങ്കില്‍ ചെറിയ മൂന്ന്‌ 
നെയ്യപ്പം. ആദം പഴം കഴിച്ച്‌ പാപത്തില്‍ വീണതിനെയും 
മിശിഹാ അപ്പംവഴി ആ വീഴ്ചയില്‍നിന്ന്‌ മനുജനെ 
കരേറ്റിയതിനെയും ഈ കര്‍മ്മം അനുസ്മരിപ്പിക്കുന്നു. 
“പഴത്താലെ വന്നത്‌ അപ്പത്താലെ പോയി” എന്ന ഒരു 
ചൊല്ലുതന്നെ ഇതോടൊത്ത്‌ ഉണ്ട്‌. വിവാഹിതയായ 
പെണ്‍മക്കള്‍ക്കാണ്‌ അപ്പം ഉണ്ടാക്കാനുള്ള പ്രത്യേക 
അവകാശം കൊടുത്തിരുന്നത്‌. 


13. ന്രസാണിസംഗീതം 


സുറിയാനിസംഗീതമാണ്‌ മാര്‍ത്തോമ്മാന 
രസാണിസംഗീതത്തിന്റെ അടിസ്ഥാനം. ആരാധന്ക്ര 
മത്തെ മുഴുവനും സംഗീതാത്മകമായാണ്‌ ന്രസാണികള്‍ 
കാണുന്നത്‌. തന്മൂലം പ്രാര്‍ത്ഥനകളെല്ലാം ഈണത്തില്‍ 
ചൊല്ലുന്നു. വിശുദ്ധധ്രന്ഥവായനകളും സംഗീതാത്മക 
മായി നിര്‍വ്വഹിക്കുന്നു. പള്ളിയില്‍ ഗായകസംഘത്തിന്‌ 
നില്‍ക്കാന്‍ പ്രത്യേകസ്ഥലമുണ്ട്‌. “കെസ്ത്രോമ്‌ എന്ന 
സ്ഥലത്ത്‌ നില്‍ക്കുന്ന ഗായകസംഘം മാലാഖമാരുടെ 
ഗണത്തിലാണ്‌. സംഗീതത്തെ സ്വര്‍ഗ്ഗീയാരാധനയുടെ 
ഭാഗമായി കാണുകയും ഗായകസംഘത്തെ സ്വര്‍ഗ്ഗത്തില്‍ 
സ്തുതിപാടുന്ന മാലാഖമാരുടെ ഗണത്തില്‍ ചേര്‍ക്കു 
കയും ചെയ്യുന്നത്‌ മാര്‍ത്തോമ്മാ ന്രസാണി പാരമ്പര്യ 
ത്തനിമയാണ്‌. 
14. ന്രാണി കലകള്‍ 

മാര്‍ഗ്ഗംകളി, റമ്പാന്‍ പാട്ട്‌, പരിചമുട്ടുകളി തുടങ്ങിയ 
തനത്‌ ന്രസാണികലകളിലൂടെ മാര്‍ത്തോമ്മായുടെ 
മാര്‍ഗ്ഗം അവര്‍ തലമുറകളായി കൈമാറുന്നു. മാര്‍ഗ്ഗംക 
ളിയില്‍ മാര്‍ത്തോമ്മാഗീതങ്ങള്‍ പാടി കളിക്കാര്‍ 


സ്ലീവായെ വണങ്ങുന്നു. റമ്പാന്‍പാട്ടില്‍ മാര്‍ത്തോമ്മാ 
യുടെ പ്രേഷിത്പ്രവര്‍ത്തനങ്ങളെ പാടി വിശദീകരിക്കു 
ന്നു. പരിചമുട്ടുകളി പുരുഷന്മാരുടെ കലയാണ്‌. വാളും 
പരിചയുമായി മാര്‍ത്തോമ്മാചരിതങ്ങള്‍ പാടി അവതരി 
പ്പിക്കുന്ന കലാരൂപമാണ്‌ പരിചമുട്ടുകളി. 


ഉപസംഹാരം 


പാരമ്പര്യങ്ങളോട്‌ എന്നും വിശ്വസ്തരായിരുന്ന ഒരു 
സമൂഹമായിരുന്നു മാര്‍ത്തോമ്മാന്രസാണികള്‍. പിതാ 
വായ മാര്‍ത്തോമ്മായില്‍നിന്ന്‌ കിട്ടിയ വിശ്വാസപാര 
മ്പര്യം അഭംഗുരം ന്രസാണികള്‍ ഇവിടെ കാത്തുസൂക്ഷി 
ച്ചു. 16-0 നൂറ്റാണ്ടുവരെ വീഴ്ചയോ താഴ്ചയോ ഇല്ലാതെ 
പ്രസ്തുത വിശ്വാസപാരമ്പര്യം ഭാരതമണ്ണില്‍ അവര്‍ 
വളര്‍ത്തി. എന്നാല്‍, കാലത്തിന്റെ ഗതിവിഗതികളില്‍പെട്ട്‌ 
ഈ സമൂഹം പലതായി വിഭജിക്കപ്പെട്ടു. മാര്‍ത്തോമ്മാ 
യുടെ സഭാഗാത്രത്തിനേറ്റ ഈ മുറിവ്‌ ആഴത്തിലുള്ളതാ 
യിരുന്നു. ഇത്തരം വിഭജനങ്ങളും ലത്തിനീകരണംമൂല 
മുണ്ടായ തളര്‍ച്ചയും ന്രസാണികളുടെ സ്വത്വബോധ 
ത്തില്‍ ഇടിവ്‌ തട്ടിച്ചു. അതില്‍നിന്ന്‌ ഒരു തിരിച്ചുപോക്ക്‌ 
ആവശ്യമാണ്‌. മുകളില്‍ പ്രതിപാദിച്ച പല പാരമ്പര്യ 
ങ്ങളും ഇന്ന്‌ ന്രസാണികള്‍ക്ക്‌ അന്യംനിന്നു തുടങ്ങി. 
അന്യം നിന്ന ന്രസാണി പാരമ്പര്യങ്ങള്‍ തിരിച്ചെടു 
ക്കാനും കാത്തുസൂക്ഷിക്കാനും സാധ്യമാകുന്ന ഒരു നല്ല 
നാളേക്കായി ഒരുമിച്ച്‌ അധ്വാനിക്കാം. 


ഭു്‌ 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


അച്ചടിമേഖലയിലെ 
ക്രൈസ്തവസാന്നിധ്യം 


രണ്ടാം വത്തിക്കാന്‍ സൂനഹദോസിന്റെ മാധ്യമങ്ങ 
ളെക്കുറിച്ചുള്ള ഡിക്രിയില്‍ ഇപ്രകാരം പ്രതിപാദിക്കുന്നു: 
മാന്യമായ മുദ്രണാലയ്രവര്‍ത്തനം പ്രോത്സാഹിപ്പിക്ക 
ണം. വായനക്കാരെ ക്രിസ്തീയ ചൈതന്യംകൊണ്ട്‌ 
പൂര്‍ണമായി പൂരിതരാക്കുന്നതിന്‌ ഇത്തരം പ്രസ്ഥാന 
ങ്ങളെ ഉത്തേജിപ്പിക്കണം. (ഇന്റര്‍മീറിഫിക്ക 14). 50 വര്‍ഷ 
ങ്ങള്‍ക്കുമുമ്പ്‌ ആശയവിനിമയത്തിനുള്ള ഏറ്റവും ശക്ത 
മായ മാധ്യമം അച്ചടിമാധ്യമമായിരുന്ന ഒരു കാലഘട്ട 
ത്തില്‍ സഭ ഈ മേഖലയെ മനസ്സിലാക്കുകയും ശരിയായ 
ദിശയിലേക്ക്‌ നയിക്കാനാഗ്രഹിക്കുകയും ചെയ്തിരുന്നു 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


റവ. ഡോ. ജോളി വടക്കന്‍ 


സെക്രട്ടറി, കെ.സി.ബി.സി. മാധ്യമക്കമ്മീഷന്‍ 


വെന്നതിന്റെ തെളിവാണിത്‌. 
എന്നാല്‍ മനുഷ്യന്റെ നിയ്രന്തണ 
ത്തില്‍ വരേണ്ട മാധ്യമങ്ങള്‍ ഇന്ന്‌ 
മനുഷ്യനെ നിയന്ത്രിക്കുകയും ഭരി 
ക്കുകയും ചെയ്യുന്ന ഒരു സാഹച 
ര്യത്തിലാണ്‌ നാം ഇപ്പോള്‍ എത്തി 
നില്ക്കുന്നത്‌. “എന്റെ കണ്‍മു 
മ്പില്‍നിന്ന്‌ ഇന്നത്തെ വര്‍ത്തമാന 
പ്രതമൊന്നു മാറ്റൂ സത്യമെന്തെന്ന്‌ 
ഞാന്‍ അറിയട്ടെ. ഈ ലോകത്തെ 
ഞാന്‍ കണ്‍കുളിര്‍ക്കെ കാണട്ടെ” 
- പ്രൊഫ. എം.എന്‍ വിജയന്റെ 
വാക്കുകള്‍ അക്ഷരംപ്രതി ശരി 
യെന്നു സമ്മതിക്കേണ്ട അവസ്ഥ 
യിലെത്തിയിരിക്കുകയാണ്‌ നാമി 
പ്പോള്‍. നവോത്ഥാനത്തിന്റെ ദീപ 
ശിഖകളായി ജ്വലിക്കേണ്ട മാധ്യമ 
ങ്ങള്‍ ഇന്ന്‌ സെന്‍സേഷന്‍ 
വാര്‍ത്തകള്‍ക്കുവേണ്ടിയും ഭരണ 
വര്‍ഗ്രപീണനത്തിനായും മത്സരി 
ക്കുമ്പോള്‍ ചോര്‍ന്നുപോകുന്നത്‌ 
യഥാര്‍ത്ഥ മാധ്യമധര്‍മ്മംതന്നെയാ 
ണ്‌. 


അച്ചടിമേഖലയിലെ ആദ്യക്രൈ 
സ്തവസാന്നിധ്യം 


മലയാളത്തില്‍ ആദ്യമായി 
ഒരു വാര്‍ത്താപ്രതിക അവതരിപ്പി 
ച്ചത്‌ ജര്‍മ്മനിയില്‍നിന്നെത്തിയ 
പ്രൊട്ടസ്റ്റന്റ്‌ മിഷണറിയായ 
ഹെര്‍മന്‍ ഗുണ്ടര്‍ട്ട്‌ ആണ്‌. 1847-ല്‍ ഗുണ്ടര്‍ട്ട്‌ അംഗമായ 
ബാസല്‍മിഷന്റെ പ്രവര്‍ത്തനങ്ങള്‍ സംബന്ധിച്ച വാര്‍ത്ത 
കളും വിശേഷങ്ങളുമായി ജൂണ്‍ മാസത്തില്‍ പുറത്തിറ 
ങ്ങിയ രാജ്യസമാചാരം ആയിരുന്നു ഈ നിരയില്‍ പ്രഥ 
മസ്ഥാനത്ത്‌. ദൈവരാജ്യ പ്രഘോഷണത്തിന്‌ ഇറങ്ങി 
ത്തിരിച്ച ഒരു മിഷണറിയുടെ ജീവസ്പന്ദങ്ങളായിരുന്നു 
ഇതില്‍ നിറഞ്ഞുനിന്നത്‌. ഇതിനെ തുടര്‍ന്ന്‌ മതേതരത്വ 
സ്വഭാവത്തോടെ അദ്ദേഹംതന്നെ നേതൃത്വംകൊടുത്ത്‌ 
പുറത്തിറക്കിയ മറ്റൊരു സെക്കുലര്‍ മാസികയായിരുന്നു 
പശ്ചിമോദയം. രാഷ്ട്രീയ വാര്‍ത്തകളും ശാസ്ത്രനേട്ട 


ങ്ങളും വിവരിച്ചുകൊണ്ട്‌ മലയാളിസമൂഹത്തെ പ്രബുദ്ധ 
രാക്കാന്‍ ഉദ്ദേശിച്ച്‌ ഇറങ്ങിയ ആദ്യത്തെ പൊതുവാര്‍ത്താ 
പ്രതികയായിരുന്നു പശ്ചിമോദയം. എന്നാല്‍ ഈ രണ്ടു 
പ്രസ്ഥാനങ്ങളും അധികകാലം നീണ്ടുനിന്നില്ല. ഇതിനെ 
തുടര്‍ന്ന്‌ 1864 പശ്ചിമതാരകം, 1870-ല്‍ കേരളപതാക, 1881 
-ല്‍ കേരളമിത്രം എന്നീ പ്രസിദ്ധീകരണങ്ങളും നില 
വില്‍വന്നു. എന്നാല്‍ ഈ പ്രസിദ്ധീകരണങ്ങളുടെ 
യെല്ലാം പിന്നാമ്പുറങ്ങളില്‍ പ്രൊട്ടസ്റ്റന്റ്‌ മിഷണറിമാരാ 
യിരുന്നെന്ന കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്‌. ഈ 
മേഖലയിലെ ആദ്യത്തെ കത്തോലിക്കാ പ്രസിദ്ധീകരണം 
വരുന്നത്‌ 1876-ല്‍ കുനമ്മാവില്‍നിന്ന്‌ പ്രസിദ്ധീകരിച്ച 
സത്യനാദകാഹളത്തിലൂടെയാണ്‌. എറണാകുളത്തു 
നിന്നും അക്കാലത്ത്‌ പ്രസിദ്ധീകരിച്ചിരുന്ന പശ്ചിമ താര 
കയില്‍ കൂടെക്കൂടെ വന്ന കത്തോലിക്കാവിരുദ്ധ ലേഖ 
നങ്ങളാണ്‌ ഇത്തരത്തിലൊരു കത്തോലിക്കാ ശ്രമത്തിന്‌ 
ആക്കം വര്‍ദ്ധിപ്പിച്ചത്‌. 1970 മുതല്‍ സത്യനാദ കാഹളം, 
സത്യനാദം എന്ന പേരില്‍ കേരള ടൈംസിന്റെ ഞായ 
റാഴ്ചപ്പതിപ്പായി മാറുകയാണുണ്ടായത്‌. 


ന്രസാണിദീപികയുടെ ആവിര്‍ഭാവം 


1887-ല്‍ ന്രസാണി ദീപികയെന്ന പേരില്‍ ആരംഭം 
കുറിച്ച ദീപിക പ്രതം പ്രത പ്രവര്‍ത്തനമേഖലയില്‍ 
കത്തോലിക്കാ മിഷണറിമാരുടെ സംഭാവനയായിരുന്നു. 
ക്രിസ്ത്യന്‍ മിഷണറിമാരാണ്‌ അച്ചുകൂടവും പ്രസ്സും പ്രത 
വുമെല്ലാം ഈ രാജ്യത്തിന്‌ സംഭാവനചെയ്ത്‌ പ്രതലോ 
കത്തേക്ക്‌ നമ്മെ നയിച്ചത്‌ ഇവര്‍ തന്നെയായിരുന്നു. ഈ 
രാജ്യത്തെ ജനങ്ങളോട്‌ സര്‍ഗാത്മകമായി സംവേദി 
ക്കാനും സമൂഹത്തിന്റെ നേരെ പിടിച്ച കണ്ണാടിയായി 
വര്‍ത്തിക്കാനും ഈ മാധ്യമം ഒരു പരിധിവരെ പരിശ്രമി 
ച്ചിട്ടുണ്ട്‌. ന്രസാണി ദീപിക എന്ന ശീര്‍ഷകത്തില്‍തന്നെ 
ഈ പ്രതം ആരുടേതാണ്‌ എന്ന്‌ വിളിച്ചറിയിച്ചിരുന്നെ 
ങ്കിലും ദീര്‍ഘകാലം ഈ പ്രതം ഏതൊരു മലയാളിയു 
ടെയും മനസ്സുകളില്‍ ഇടംപറ്റിയിരുന്നു. ക്രൈസ്തവമൂല്യ 
ങ്ങളില്‍ നിന്നും വഴുതിപോകാതെ കേരളസമൂഹത്തിന്‌ 
മൂല്യാധിഷ്ഠിത പത്രപവര്‍ത്തനത്തിന്റെ മികച്ച മാതൃ 
കയാകാന്‍ ദീപികയ്ക്ക്‌ കഴിഞ്ഞിരുന്നു. (പില്‍ക്കാലത്ത്‌ 
മലയാളി ഭവനങ്ങളില്‍നിന്നും എന്തിന്‌ കത്തോലിക്ക 
രുടെ ഭവനങ്ങളില്‍നിന്നും ഈ പ്രതം അപ്രത്യക്ഷമാ 
കാന്‍ തുടങ്ങി). 


നല്ലൊരു പ്രതമെന്നാല്‍ ഒരു ദേശം ഉറക്കെ ആത്മ 
വിമര്‍ശനം നടത്തുന്നതായിരിക്കണം എന്നഭിപ്രായപ്പെ 
SO) അമേരിക്കന്‍ പത്രപവര്‍ത്തകനായ ആര്‍തര്‍ മില്ലറാ 
ണ്‌. സത്യം പറയാനുള്ള ധൈര്യം, സത്യം കണ്ടുപിടി 
ക്കാനുള്ള പരിശ്രമം, സത്യം നിരന്തരം അന്വേഷിക്കാ 
നുള്ള ദാഹം ഇതാണ്‌ ഒരു പ്രതത്തിനുണ്ടായിരിക്കേണ്ട 
ത്രിതല ദര്‍ശനചാതുരി. ഞാന്‍ വസിക്കുന്ന ഈ ലോക 
ത്തിന്റെ ഹൃദയത്തുടിപ്പുകളോടടുത്തു നില്ക്കാന്‍ ഞാന്‍ 
ഒരു മാധ്യമ്രപവര്‍ത്തകനായി മാറി എന്ന ഹെന്റി 
ലൂസിന്റെ അഭിമതവും ഇതോട്‌ ചേര്‍ത്ത്‌ വായിക്കേണ്ട 
തുതന്നെയാണ്‌. ഇത്തരത്തിലൊരു പ്രതധര്‍മ്മം നിര്‍വ 
ഹിക്കുന്നതില്‍ നാം വിജയിച്ചിട്ടില്ല എന്നു സമ്മതിക്കേ 
ണ്ടിവരും. 


മറ്റു കത്തോലിക്കാ 
പ്രസിദ്ധീകരണങ്ങ 
ളുടെ ആവിര്‍ഭാവം 


ദീപിക തുടങ്ങിവച്ച 
ഒരു വായനാ സംസ്കാ 
രത്തിന്റെ തുടര്‍ച്ചയി 
ലാണ്‌ മറ്റു കത്തോ 
ലിക്കാ പ്രസിദ്ധീകരണങ്ങളും ഇവിടെ ചുവടുറപ്പിച്ചത്‌. 
കര്‍മ്മലകുസുമം (1903), സതൃദീപം വാരിക (1927), വേദ 
പ്രചാരമധ്യസ്ഥന്‍ (1927) കുടുംബദീപം (1929), കേരള 
കത്തോലിക്കന്‍ (1921), അപ്നാദേശ്‌ (1950), ദീപനാളം 
(1968), അസ്സീസി (1953), പ്രേഷിതകേരളം, മേരിവിജയം, 
കേരളസഭ തുടങ്ങിയ മാസികകളും വാരികകളും കത്തോ 
ലിക്കാ വായനക്കാര്‍ക്ക്‌ ഏറെ സ്വീകാര്യമായവയായിരു 
ന്നു. സണ്‍ഡേ ശാലോം പ്രസിദ്ധീകരണങ്ങളും ജീവജ്വാ 
Al, കെയ്റോസ്‌, ഡിവൈന്‍വോയ്സ്‌, വചനോത്സവം, 
സ്നേഹധാര തുടങ്ങിയ കരിസ്മാറ്റ്ക്ക്‌ പ്രസിദ്ധീകരണ 
ങ്ങള്‍ക്കും ഇവിടെ വായനക്കാര്‍ ഏറെയുണ്ട്‌. കേരള 
ടൈംസിന്‌ ബദലായി ആരംഭിച്ച ജീവനാദം വാരികയും 
ഇന്ന്‌ നല്ലനിലയില്‍ പ്രചാരം നേടിയിട്ടുണ്ട്‌. ജീവദീപ്തി, 
വിശ്വധര്‍മ്മം, ജീവനും വെളിച്ചവും തുടങ്ങിയ രൂപതാ 
മാസികകളും ഇതോടൊപ്പംതന്നെയുണ്ട്‌. 


ദൈവശാസ്ത്ര-വിശുദ്ധലിഖിതമേഖലയില്‍ കൂടു 
തല്‍ ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള മതവും ചിന്തയും, 
ബൈബിള്‍ഭാഷ്യം, സത്യദര്‍ശനം, താലന്ത്‌ എന്നിവയും 
ഈ അവസരത്തില്‍ സ്മരണീയംതന്നെ. ഇനിയും പരാ 
മര്‍ശിക്കപ്പെടേണ്ടതായ നൂറില്‍പരം പ്രസിദ്ധീകരണങ്ങള്‍ 
വേറെയുമുണ്ടെങ്കിലും സ്ഥലപരിമിതിമൂലം അതിന്‌ 
ഞാന്‍ മുതിരുന്നില്ല. 


സമുഹ-സംസ്കാരനിര്‍മ്മിതിയില്‍ കത്തോലിക്കാ 
പ്രസിദ്ധീകരണങ്ങള്‍ 


1998-ലെ മാധ്യമദിനസന്ദേശത്തില്‍ വിശുദ്ധ ജോണ്‍ 
പോള്‍ രണ്ടാമന്‍ പാപ്പാ ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുക 
യുണ്ടായി. സത്യസന്ധമായ ആശയവിനിമയത്തിന്റെയും 
ക്രിയാത്മകമായ ആശയങ്ങളുടെയും സുഭദ്രമായ മൂല്യ 
ങ്ങളുടെയും സംവേദനത്തിലൂടെയും സമൂഹത്തെ 
വാര്‍ത്തെടുക്കുന്ന മഹാവേദിയായി മാധ്യമലോകം മാറേ 
ണ്ടതുണ്ട്‌. ഇത്തരത്തില്‍ സമൂഹത്തെ മുഴുവന്‍ വാര്‍ത്തെ 
ടുക്കാന്‍ സഹായിക്കാനോ സ്വാധീനിക്കാനോ ഇന്നത്തെ 
നമ്മുടെ ക്ൈസ്തവവപ്രസിദ്ധീകരണങ്ങള്‍ക്ക്‌ സാധിക്കു 
ന്നുണ്ടോ എന്നത്‌ പഠനവിഷയമാക്കേണ്ടതുതന്നെയാണ്‌. 
നമ്മുടെ പത്രങ്ങളും, 
വാരികകളും മാസിക 
കളും കൂടുതല്‍ ശ്രദ്ധ 
കേന്ദ്രീകരിക്കുന്നത്‌ 
ക്രൈസ്തവസമു 
ഹത്തെ തന്നെയാണ്‌. 
ഈ സമുഹത്തില്‍ ഭൂരി 
ഭാഗംവരുന്ന ഇതരമത 
സ്ഥരുടെ ഇടയില്‍ 
ഗ്രചാരംനേടിയ ഒരു 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


THE FIRST MALAYALAM DAILY ESTD 1887 
കോട്ടയം, തൃശൂര്‍, കണ്ണൂര്‍, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്‌ 


കരത്തിനറെ എദ്യലീസം 
ക്രൈസ്തവരെ ഒനീദീക്കുനു 


| _ www.deepika.com പേജ്‌ 14 വില ₹$.00 


പ്രസിദ്ധീകരണംപോലും ഇല്ല എന്നത്‌ സങ്കടകരംതന്നെ. 
ഈ അടുത്തകാലത്ത്‌ ജസ്യൂട്ട്‌ സഭാസമൂഹം ആരംഭം 
കുറിച്ച “എഴുത്ത്‌” ഇതിനൊരപവാദമായിരിക്കാം. 


2011-ലെ ജനസംഖ്യാ കണക്കനുസരിച്ച്‌ ഇന്ത്യയില്‍ 
80.5% ഹിന്ദുതമവിശ്വാസികളും 13.4% മുസ്ലീം മത വിശ്വാ 
സികളും കേവലം 2.3% മാത്രം ക്രൈസ്തവരും ആണ്‌ 
വസിക്കുന്നത്‌. ക്രൈസ്തവരുടെ ഇടയില്‍ത്തന്നെ 
കത്തോലിക്കരും അകത്തോലിക്കരും എന്നുള്ള വിഭജ 
നവും ശക്തംതന്നെ. 


ഇത്തരം ഒരു സാഹചര്യത്തില്‍ നമ്മുടെ പ്രസിദ്ധീ 
കരണങ്ങള്‍ ആരെയാണ്‌ ലക്ഷ്യംവയ്ക്കുന്നത്‌ എന്നത്‌ 
ഗരവമായിതന്നെ കാണേണ്ടതുണ്ട്‌. വ്യത്യസ്ത മതവി 
ശ്വാസങ്ങള്‍ ജീവിക്കുന്നവരുടെ ഇടയില്‍, കക്ഷിരാ 
ഷ്ട്രീയ വിഭജനങ്ങള്‍ക്കുമപ്പുറം സമൂഹത്തെ ഒന്നായി 
കണ്ട്‌ പുരോഗതിയിലേക്ക്‌ നയിക്കാനുള്ള ദൌത്യം ധൈര്യ 
പൂര്‍വം ഏറ്റെടുക്കാന്‍ സഭ മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു. 
ലാഭേച്ഛയോടെയുള്ള പ്രതധര്‍മ്മം അല്ല ഇന്ന്‌ സഭയ്ക്കാ 
വശ്യം. മറ്റേതൊരു ശുശ്രൂഷാ മേഖലയുമെന്നപോലെ 
തന്നെ സമര്‍പ്പിത തേജസ്സോടെ സമൂഹനിര്‍മ്മിതിക്കായി 
മുന്നിട്ടിറങ്ങുന്ന മാധ്യമങ്ങള്‍ നമുക്കാവശ്യ 
മാണ്‌. 

വായനാശീലം കുറയുന്ന ഒരു തലമുറയാണ്‌ ഇന്ന്‌ 
നമുക്കുള്ളത്‌; അതില്‍ വളരെ പ്രത്യേകമായി ക്രൈസ്തവ 


ക്രൈസ്തവ കാഹളം: ജനുവരി 2017 


സമൂഹത്തില്‍ ഇത്‌ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാ 
ണ്‌. അതുകൊണ്ടുതന്നെ പല പ്രസിദ്ധീകരണങ്ങളു 
ടെയും സര്‍ക്കുലേഷന്‍ വളരെ കുറവാണ്‌. തന്നെയുമല്ല 
പ്രിന്റ്‌ പ്രസിദ്ധീകരണങ്ങളുടെ തലത്തില്‍നിന്നും ഇന്ന്‌ 
സമൂഹം ഏറെ വിഷ്വല്‍ മീഡിയയെയും സോഷ്യല്‍ 
നെറ്റ്‌ വര്‍ക്കുകളെയും ആശ്രയിക്കുന്ന ഒരവസ്ഥയി 
ലേക്കും എത്തി. നെറ്റിലൂടെ അറിവും വിനോദവും 
നേടാനും ആശയവിനിമയം നടത്താനും കഴിയുന്ന ഇക്കാ 
ലത്ത്‌ വായന തീര്‍ത്തും ഇല്ലാതാകുകയാണ്‌. എന്തിനും 
ഏതിനും ഗുഗിളിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു തലമു 
റയില്‍ വായന അന്യമാകുമ്പോള്‍ ഇവിടെ തകരുന്നത്‌ 
ഒരു സംസ്കാരംതന്നെയാണ്‌. വായനയെന്ന സംസ്കാരം 
ശക്തിപ്പെട്ടാലേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല മൂല്യ 
ങ്ങളും നമുക്ക്‌ തിരിച്ചുപിടിക്കാനാവൂ. നിസ്സംഗത പകര്‍ച്ച 
വ്യാധിപോലെ പടരുന്ന വര്‍ത്തമാനകാലത്ത്‌ ക്രൈസ്ത 
വമൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന സാമൂഹിക പ്രതിബ 
ദ്ധതയുള്ള സഭാംഗങ്ങള്‍ ഈ പ്രവര്‍ത്തനമേഖലയി 
ലേക്ക്‌ കടന്നുവരണം. കച്ചവട താത്പര്യങ്ങള്‍ ഭരിക്കുന്ന 
മാധ്യമരംഗത്തെ ശുദ്ധീകരിക്കാന്‍ പ്രതിജഞാബദ്ധരായി 
മുന്നിട്ടിറങ്ങുന്ന ഒരു തലമുറയെ നമുക്ക്‌ സ്വപ്നം 
കാണാം. 


സഭയുടെ കെട്ടുപണിയില്‍ 
പങ്കാളികളാകാം 


ഏറെ പുതുമകളോടെ, 
പുതിയ പംക്തികളോടെ 
കെട്ടിലും മട്ടിലും ആകര്‍ഷകമായി 
എല്ലാ കുടുംബങ്ങളിലേക്കും. 


¥ ജനുവരി 2017 
ie 


കഞ്‌ a 


RNI Licence No. 5675/1960 Christavakahalam Monthly JANUARY 2017 
Registered-Postal Reg. No. KL/TV(N)/284/2015-2017 Annual Subscription Rs. 150/- 
Date of Publication 5-1-2017 Posting Date 5-1-2017 Single Copy Rs. 15/- 


Oe 
METI 
¥ 


Published by The Director, Communication Media, Major Archdiocese of Trivandrum 
Printed at St. Mary’s Press, Pattom, Trivandrum-4, 


Ph: 0091 471 2446116, 2443374, e-mail: stmaryspresspattom@ gmail.com 


